Mules nee 


www.malankaralibrary.com 


കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥമാ 
ക്കാതെ, ദുഃഖിതരെപ്പോലെയായിരുന്നെങ്കിലും നീ സദാ ആനന്ദിച്ചുകൊണ്ടി 
രുന്നു; ദരിദ്രയായിരുന്നെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു; ഒന്നുമില്ലാത്ത 
വരെപ്പോലെയായിരുന്നെങ്കിലും നീ എല്ലാം ഉള്ളവളാകുന്നു. എല്ലാ സമയത്തും 
എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ ദാസിയും സഹ്രപവര്‍ത്തകയുമാണെന്നു 
നീ കാണിച്ചുകൊണ്ടിരുന്നു. പുനരൈക്ൃത്തിന്‍ മാതാവേ, ഞങ്ങള്‍ സ്വീകരിച്ച 
ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥമാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും 
കര്‍ത്താവിന്റെ ദാസരും സഹവപ്രവര്‍ത്തകരുമായിരിക്കാന്‍ ഞങ്ങള്‍ക്കുവേണ്ടി 
അപേക്ഷിക്കണമെ. ആമ്മേന്‍. 


ഒക്ടോബര്‍ 2020 L a ഒഖ(കകസ്തവ 


ആര്‍ച്ച്ബിഷപ്‌ 
MINWIAS മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനിയുടെ 
26—)o ഓ൪o2പ്പരുന്നള്‍ 
ഒക്ടോബര്‍ 10 


www.malankaralibrary.com 


ല്രസ്തവ— ഒക്ടോബര്‍ 2020 


888൮ പരിപാ റ] 


വിഷങ്ങള്‍ 


ഒക്ടോബര്‍ 2020 വാല്യം 818 ലക്കം 108 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 

റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള കോര്‍ എപ്പിസ്‌കോപ്പാ 
എഡിറ്റര്‍ 

റവ. ഫാ. ഷീന്‍ പാലക്കുഴി 

ചീഫ്‌ എഡിറ്റര്‍ 

റവ. ഫാ. ബോവസ്‌ മാത്യു 

ഫോണ്‍: 9447661943 bovasmathew@gmail.com 


പ്രതാധിപ സമിതി 

റവ. ഡോ. ജോണ്‍ പടിപ്പുരക്കല്‍ 

റവ. ഫാ. ജോസഫ്‌ വള്ളിയാട്ട്‌ 

റവ. ഫാ. ജോസഫ്‌ പുവത്തുംതറയില്‍ 
റവ. ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 
റവ. ഫാ. വര്‍ഗീസ്‌ വിനയാനന്ദ്‌ ഒ.ഐ.സി 
ഡോ. കെ. വി. തോമസ്‌കുട്ടി 

റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 

റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 
ഡോ. ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌ 

ശ്രീ. രാജു മാത്യു 


ഉപദേശക സമിതി 

ശ്രീ. ജേക്കബ്‌ പുന്നൂസ്‌ 

റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
റവ, ഫാ. തോമസ്‌ കയ്യാലക്കല്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
ശ്രീ. ബോബി എബ്രഹാം 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ - 9446703056 


കവര്‍ & CAIBDS 
Fingraph - 9387811920 


ഫോട്ടോഗ്രാഫ്‌സ്‌ 
തോമസ്‌ മാത്യു നെല്ലുവേലില്‍ 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം, തിരുവനന്തപുരം-4 


വിലാസം 
ക്രൈസ്തവ കാഹളം , സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, പട്ടം, തിരുവനന്തപുരം-4 


പിന്മൊഴി 


പിത്യമൊഴി 


പുനരൈക്യ നവതി സഭാ ജീവിതത്തിന്റെ 
അപ്പസ്തോലിക അടിത്തറ ബലപ്പെടുത്തും 
ഫ്രാന്‍സിസ്സറ്‌ മാര്‍പാപ്പ 


ഉാണാട്ടുക്രമില്‍ 


സംഗമിക്കുന്ന 


ഉലങ്കര സുറിയാനി 
കത്തോലിക സഭ 


ഓണാട്ടുകരയില്‍ സംഗമിക്കുന്ന 
മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 —— DALON 


പുനരൈക്യ ചേതന 
നവതി ആഘോഷ മാവേലിക്കര രൂപതയുടെ 
സന്ദേശങ്ങള്‍ 


സാമൂഹ്യസേവനത്തിന്റെ കണ്ണാടി 


കൊറോണാക്കാലത്തെ 
പുനരൈക്യ നവതിയാഘോഷ 


പുനരൈക്യ നവതി ആഘോഷ സ്മൃതികള്‍ 


സമാപന സന്ദേശം 


സന്ന്യാസിയും മനുഷ്യസ്നേഹിയുമായ 


മാര്‍ ഗ്രീഗോറിയോസ്‌ 
പുനരൈക്യം 
രക്ഷയുടെ കവാടം 


അതുല്യനായ മിഷണറി 
വന്ദ്യ ഫിലിപ്പ്‌ ഉഴുന്നല്ലൂര്‍ 
കോര്‍ എപ്പിസ്‌ക്കോപ്പാ (1936-2020) 


പുനരൈക്യം 
മലങ്കരയിലെ ഉത്കൃഷ്ഠ 
ആത്മീയ അനുഭവം 


കണ്ണിനു കണ്ണ, പല്ലിനു പല്ല 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
പുനരൈക്യ നവതി ആഘോഷം 2020 


i. സുഭാഷിതങ്ങളിലെ 
സെപ്റ്റംബര്‍ 18-21 നീതിമാന്മാര്‍ 
മാവേലിക്കര രൂപതയില്‍ 
മാവേലിക്കര ഭദ്രാസനത്തിലെ കുരിശുമരത്തില്‍ പൂത്തുലഞ്ഞ 
വിദ്യാഭ്യാസ ശുശ്രൂഷകള്‍ സുകൃതസൂനങ്ങള്‍ 


www.malankaralibrary.com 


ഒക്രസ്തവ— ഒക്ടോബര്‍ 2020 


ദെവം തന്നതല്ലാതൊന്നും DAI.. 


(മീലങ്കര പുനരൈക്യ പ്രസ്ഥാനം 90 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാക്കുന്നു, സംഭവബഹുലമായ 90 
വര്‍ഷങ്ങള്‍. ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തില്‍ നടന്ന 
ഈ സംഭവം പുത്തന്‍കൂര്‍ സഭാചരിത്രത്തിലെ നീണ്ട കാത്തിരിപ്പിന്റെയും പ്രാര്‍ത്ഥനയുടെയും 
ഫലമാണ്‌. എഡി 52-ല്‍ നമ്മുടെ കര്‍ത്താവിന്റെ 12 ശിഷ്യന്മാരില്‍ ഒരുവനായ മാര്‍ത്തോമ 
ശ്ലീഹായാല്‍ സ്ഥാപിതമായ സഭ, 16-90 നൂറ്റാണ്ടുവരെ അവിഭക്തമായിരുന്നു. പേര്‍ഷ്യന്‍ 
സ്വാധീനത്തില്‍ പൌരസ്ത്യ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ആരാധനയും ആരംഭം 
മുതല്‍ ഈ സഭയില്‍ സജീവമായിരുന്നു. മലങ്കരയിലെ ഈ ക്രൈസ്തവ സമൂഹം ഒരു ഒറ്റപ്പെട്ട 
സഭയായിരുന്നില്ല. കര്‍ത്താവിന്റെ കല്പനയാല്‍ ലോകാതിര്‍ത്തികള്‍ വരെയും സുവിശേഷം 
പ്രസംഗിക്കുക എന്ന സ്വര്‍ഗീയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ സഭ. എന്നാല്‍ 15-00 നൂറ്റാണ്ടിന്റെ 
അവസാനത്തോടെ കച്ചവടത്തിനായി യൂറോപ്യന്‍ കപ്പല്‍ യാത്രികരോടൊപ്പം ഇവിടെയെത്തിയ 
പോര്‍ച്ചുഗീസ്‌ മിഷനറിമാര്‍ ഇവിടെ കണ്ടത്‌ തങ്ങളുടേതില്‍നിന്നും തികച്ചും വ്യത്യസ്തമായ 
ആരാധനയും പാരമ്പര്യങ്ങളുമായിരുന്നു. അത്‌ മനസ്സിലാക്കുവാനുള്ള അനുഭവമോ, വിശാലതയോ 
അവര്‍ക്കില്ലായിരുന്നു. ശരിയായ വിശ്വാസവും അനുഷ്ഠാനങ്ങളും തങ്ങളുടേത്‌ മാത്രമാണെന്ന 
അമിതമായ ആത്മവിശ്വാസത്തില്‍ മലങ്കരയിലെ വിശ്വാസത്തിന്റെ ആധികാരികതയെ അവര്‍ 
അവിശ്വസിച്ചു. പേര്‍ഷ്യന്‍ സഭയില്‍ ആ കാലഘട്ടത്തില്‍ ഉണ്ടായിരുന്ന നെപ്പോളിയന്‍ പാഷണ്ഡത 
മലങ്കരസഭയില്‍ ഉണ്ടാകുവാന്‍ ഇടയുണ്ടെന്ന നിഗമനത്തില്‍ അവര്‍ എത്തിച്ചേര്‍ന്നു. പിന്നീടങ്ങോട്ട്‌ 
അതിനെ തിരുത്തുവാന്‍ ആയിരുന്നു അവരുടെ പരിശ്രമം. തുടര്‍ന്നു നടന്ന സംഭവബഹുലമായ 
ഉദയംപേരൂര്‍ സുന്നഹദോസും കൂനന്‍കുരിശു സത്യവും പ്രത്യേകം വിശദീകരിക്കുന്നില്ല. കൂനന്‍ 
കുരിശു സത്യത്തോടെ ഒന്നായിരുന്ന മലങ്കരസഭ രണ്ടായി പിളര്‍ന്നു. വിഭജനം സഭയില്‍ ഉണ്ടാക്കിയ 
മുറിവ്‌ വളരെ വലുതായിരുന്നു. അന്നുമുതല്‍ ഒരു വിഭാഗം മറു വിഭാഗവുമായി ഒന്നാകുവാന്‍ 
നടത്തിയ പരിശ്രമങ്ങള്‍ ഫലം കാണാതെ നാല്‌ നൂറ്റാണ്ടുകള്‍ തുടര്‍ന്നു. ഇതിനിടയില്‍ അതില്‍ 
ഒരു വിഭാഗമായ പുത്തന്‍ കൂര്‍ സമുദായത്തില്‍ ധാരാളം പിളര്‍പ്പുകളും, കോടതി വ്യവഹാരങ്ങളും, 
മുടക്കുകളും, അസമാധാനവും പതിവായി. 


{= 
= 
Ee 
= 
E 


ദുരിതപൂര്‍ണ്ണമായിരുന്ന സഭാജീവിതം ആത്മീയമായ നവോത്ഥാനത്തിലൂടെ 
സമാധാനത്തിലേക്കും കെട്ടുറപ്പിലേക്കും കൊണ്ടുവരിക എന്ന സദുദ്ദേശത്തില്‍ മാര്‍ 
ഇവാനിയോസ്‌ മെത്രാപ്പോലീത്ത നടത്തിയ പുനരൈക്യ പരിശ്രമങ്ങള്‍ 1930 സെപ്റ്റംബര്‍ 20-ന്‌ 
യാഥാര്‍ഥ്യമായി. പിന്നീടങ്ങോട്ട്‌ അപൂര്‍വങ്ങളില്‍ അപൂര്‍വങ്ങളായ ദൈവിക ഇടപെടലുകളാണ്‌ 
ഈ സഭാ ചരിത്രത്തില്‍ നാം കാണുന്നത്‌. തിരുവനന്തപുരം കേന്ദ്രമായി മലങ്കര കത്തോലിക്കാ 
ഹൈരാര്‍ക്കിയും, മെത്രാപ്പോലീത്തന്‍ അതിരുപതയും, തിരുവല്ല കേന്ദ്രമാക്കി സാമന്ത രൂപതയും 
സ്ഥാപിക്കപ്പെട്ടു. പിന്നീട്‌ ഭാരതപ്പുഴയ്ക്ക്‌ വടക്കോട്ട്‌ ഈ സഭയുടെ അജപാലന അധികാര മേഖല 
വിപുലീകരിക്കുപെട്ടു. തുടര്‍ന്ന്‌ വയനാടന്‍ മേഖലകളില്‍ ബത്തേരി കേന്ദ്രമായി പുതിയ ഭദ്രാസനം 
വന്നു. തിരുവനന്തപുരം അതിരൂപത വിഭജിക്കപ്പെട്ട്‌ അതിന്റെ പ്രേക്ഷിത ഭൂമിയായ മാര്‍ത്താണ്ഡത്ത്‌ 
പുതിയ ഭ്രദാസനം നിലവില്‍വന്നു. മേജര്‍ ആര്‍ക്കി എപ്പിസ്‌കോപ്പല്‍ സിംഹാസനം സ്ഥാപനം, 
കേരളത്തിനു പുറത്തും ഭാരതത്തിനു പുറത്തും സഭയുടെ നൈയാമികമായ സംവിധാനങ്ങള്‍, 
പുതിയ ഭദ്രാസനങ്ങളുടെ രൂപീകരണം മാര്‍പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കര്‍ദിനാള്‍ 
സംഘത്തില്‍ മലങ്കരസഭയുടെ പ്രവേശനം, ഭാരതം മുഴുവനും സുവിശേഷ നിര്‍വഹണത്തിനുള്ള 
അധികാരം, കേരളത്തിന്‌ പുറത്തുള്ള ഭദ്രാസനങ്ങളുടെ അതിര്‍ത്തികളുടെ പുനര്‍നിര്‍ണയം, മാര്‍ 
ഇവാനിയോസ്‌ മെത്രാപ്പോലീത്തായുടെ നാമകരണ പ്രവര്‍ത്തനങ്ങളുടെ പുരോഗതി ഇങ്ങനെ 
ഒട്ടനവധി കാര്യങ്ങള്‍ സഭയായി നാം ദൈവത്തിന്റെ അനന്തമായ കരുണയില്‍ നിന്നും 
സ്വീകരിച്ചിട്ടുണ്ട്‌. 


തിരിഞ്ഞുനോക്കുമ്പോള്‍ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ഒരു ജനതതി 
കര്‍ത്താവിന്റെ സഭയില്‍ വിശുദ്ധ പത്രോസിന്റെ പിന്‍ഗാമിയോട്‌ 
ചേര്‍ന്നു നിന്നു ദൈവാരാധന നടത്തിയതിന്റെ 90 വര്‍ഷങ്ങളാണ്‌ നമ്മെ 
പിന്നിടുന്നത്‌. ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ ദൈവത്തെ 
മഹത്വപ്പെടുത്താന്‍ നമുക്ക്‌ കഴിഞ്ഞതാണ്‌ നവതിയുടെ സന്തോഷം. 
ആ സന്തോഷം നമ്മില്‍നിന്ന്‌ എടുത്തുകളയാന്‍ ദൈവത്തിനല്ലാതെ 
മറ്റാര്‍ക്കും സാധിക്കുകയില്ല. കാരണം 


ദൈവം തന്നതു MOLOGA നമുക്ക്‌ Jat 2A 
സ്വന്തമായിട്ടുള്ളൂ!!! 


ഫാ. ബോവസ്‌ മാത 
ചീഫ്‌ എഡിറ്റര്‍, 
bovasmathew@gmail.com 9447861943 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 —— 


വിന്ത്യളോഴി 


മലങ്കര 


പുനരൈക്യ നവതി: 
ദൈവാനുഭവത്തിന്റെ 
ഒന്‍പത്‌ പതിറ്റാണ്ട 


ദൈവം മുന്‍പിലും 
ദൈവം പിന്‍പിലും 
ദൈവം വലത്തും 
ദൈവം ഇടത്തും 
ദൈവം താഴെയും 
ദൈവം മീതെയും 
ദൈവം ഉള്ളിലും 
ദൈവം എല്ലാവശത്തും 


കൂടെയിരുന്ന്‌ സഹായിച്ച 90 വര്‍ഷം! “ഇത്രത്തോളം യഹോവ സഹായിച്ചു. 
ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയില്‍ നിന്നെന്നെ ഉയര്‍ത്തി, 
ഇര്രത്തോളം യഹോവ സഹായിച്ചു”. ഈ പ്രാര്‍ത്ഥന ഹൃദയത്തില്‍ നിന്ന്‌ 
ഉയര്‍ത്തുവാന്‍ കഴിയുന്നതും അതിന്‌ കടപ്പെട്ടിരിക്കുന്നതുമായ സഭയാണ്‌ മലങ്കര 
സുറിയാനി കത്തോലിക്കാസഭ. 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ നേതൃത്വത്തില്‍ നടന്ന മലങ്കര 
പുനരൈക്യ പ്രസ്ഥാനം 90 വര്‍ഷം പൂര്‍ത്തിയാക്കുന്നു. നവതിയുടെ നന്മയില്‍ മലങ്കര 
പുനരൈക്യ (്പസ്ഥാനവും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയും 
നിറഞ്ഞുനില്‍ക്കുമ്പോള്‍ കഴിഞ്ഞ 90 വര്‍ഷത്തെ എങ്ങനെ വിശേഷിപ്പിക്കണം.. 
നിസ്സംശയം പറയാം സമാധാനത്തിന്റെയും ദൈവപരിപാലനയുടെയും 90 വര്‍ഷങ്ങള്‍. 
സത്യാന്വേഷിയായ ഒരു സന്യാസി ദൈവസ്വരം അനുസരിച്ചതിന്റെ അനുഗ്രഹമാണ്‌ 
ഇന്ന്‌ നാം കാണുന്ന മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ. ദൈവസ്വരം ശ്രവിക്കാതെ 
ലോകത്തിന്റെ വിധിന്യായങ്ങളിലും, ആള്‍ക്കൂട്ട ബഹളങ്ങളിലും ആ സന്യാസി 
ശ്രദ്ധിച്ചിരുന്നുവെങ്കില്‍ അസമാധാനത്തിന്റെ കരിനിഴലില്‍ പാര്‍ക്കുന്ന ജനത്തോടൊപ്പം 
കുറച്ചുപേര്‍ കൂടി തുടരുമായിരുന്നു. മാര്‍ ഈവാനിയോസ്‌ എന്ന ധൈര്യശാലി ഒരു 
ജനതയുടെ നൂറ്റാണ്ടുകളായുള്ള കണ്ണുനീരിന്റെയും പ്രാര്‍ത്ഥനയുടെയും നിരന്തരമായ 
പരിശ്രമങ്ങളുടെയും കൃത്യമായ ഉത്തരമാണ്‌ പുനരൈക്യമഹാസംഭവത്തിലൂടെ 
നല്‍കുന്നത്‌. കാലം കഴിയുംതോറും ചുരുളഴിയുന്ന ദൈവിക വെളിപാടായിട്ടാണ്‌ 
മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തെ നാം മനസ്സിലാക്കുന്നത്‌. പുനരൈക്യത്തിന്റെ 
രജതജൂബിലിയും, സുവര്‍ണ്ണ ജൂബിലിയും, വ്രജജുബിലിയും, പ്ലാറ്റിനം ജൂബിലിയും, 
നവതിയും ഏറെ ആഹ്ലാദത്തോടെയാണ്‌ നമ്മുടെ സഭ ആചരിച്ചത്‌. എല്ലാ 


ഒഒക്രസ്തവ 


www.malankaralibrary.com 


ഒഖര്‍്രസ്തവ— ഒക്ടോബര്‍ 2020 


ആഘോഷങ്ങളുടെയും മുന്നില്‍ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മുട്ടുകള്‍ മടക്കുവാന്‍ 
നമുക്ക്‌ അനേകം കാരണങ്ങള്‍ ഉണ്ടായിരുന്നു. “ഇത്രത്തോളം യഹോവ സഹായിച്ചു, 
ഇത്രത്തോളം ദൈവം എന്നെ നടത്തി” എല്ലാദിവസവും കൂപ്പുകരങ്ങളോടെ പാടുവാന്‍ 
മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ മക്കള്‍ക്ക്‌ ഒരു കാരണം ഉണ്ട്‌. 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവും മലങ്കര പുനരൈക്യ പ്രസ്ഥാനവും 
സ്വര്‍ഗ്ഗത്തിന്റെ പദ്ധതിയില്‍ സര്‍വ്വശക്തനായ ദൈവത്തിന്റെ അനന്തമായ കരുണയില്‍ 
ഒരു തെരഞ്ഞെടുപ്പാണ്‌. ആളും അര്‍ത്ഥവും ഇല്ലാത്ത ഒരു ചെറിയ സമൂഹത്തെ 
ദൈവം കൈവെള്ളയില്‍ കരുതി കൈപിടിച്ചു നടത്തുന്നതിന്റെ നേര്‍ക്കാഴ്ചയാണ്‌ 
കഴിഞ്ഞുപോയ 90 വര്‍ഷം. പൊതുമധ്യത്തില്‍ ഒറ്റപ്പെട്ടും അവഹേളിതനായും, 
പരിഹസിക്കപ്പെട്ടും പുനരൈക്യമെന്ന മഹാ്രസ്ഥാനത്തിന്റെ വളര്‍ച്ചയ്ക്കുവേണ്ടി മാര്‍ 
ഈവാനിയോസ്‌ എന്ന യുഗപുരുഷന്‍ നല്‍കിയ കണ്ണുനീരും, കൊടുത്ത വിലയും, 
ആത്മസമര്‍പ്പണവും ആര്‍ക്കും നിഷേധിക്കാനാവില്ല. ആദ്യകാലങ്ങളില്‍ ഈ സഭയുടെ 
ഭാഗമായവര്‍ക്ക്‌ ഈ സഭാ കൂട്ടായ്മയോട്‌ ചേര്‍ന്ന്‌ നില്‍ക്കുവാന്‍ ഒത്തിരി കാരണങ്ങള്‍ 
ഇല്ലായിരുന്നു. സാര്‍വത്രിക സഭാബന്ധത്തിന്റെ നന്മയും ആഴമായ സഭാ വിശ്വാസവും 
അല്ലാതെ അവര്‍ക്ക്‌ മറ്റൊന്നും കൈമുതലായി ഉണ്ടായിരുന്നില്ല. ഇന്ന്‌ 90 വര്‍ഷം പിന്നിട്ട്‌ 
നാം നില്‍ക്കുമ്പോള്‍ പൊതുസമൂഹത്തില്‍ നമുക്കുള്ള ഇടവും, സാര്‍വൃത്രിക സഭാ 
ബന്ധത്തിന്റെ കരവലയവും എത്രയോ വലുതാണ്‌. ദൈവം അവിടുത്തെ അനന്തമായ 
കരുണയില്‍ കാത്തു പരിപാലിച്ചത്‌ എത്രയോ വിസ്മയനീയമാണ്‌. പത്രോസിന്റെ 
പിന്‍ഗാമിയെ തെരഞ്ഞെടുക്കുവാനായി റോമില്‍ സിസ്‌റ്റൈന്‍ ചാപ്പലിനുള്ളിലേക്ക്‌ 
പ്രവേശിക്കുമ്പോള്‍ എന്റെ മനസ്സ്‌ ഒരു നിമിഷം വിങ്ങിപ്പോയി. 90 വര്‍ഷം മുന്‍പ്‌ മാര്‍ 
ഈവാനിയോസ്‌ മ്മെതാപ്പോലിത്താ ഒരു അപരിചിതനായി വിശുദ്ധ 11-00 പീയൂസ്‌ 
മാര്‍പാപ്പയെ കാണുവാന്‍ വന്ന നിമിഷമാണ്‌ ഞാന്‍ ഓര്‍ത്തത്‌. നാളിതുവരെ നമ്മുടെ 
സഭയും സഭാമക്കളും ദൈവത്തില്‍ നിന്ന്‌ സ്വീകരിച്ച എണ്ണിയാലൊടുങ്ങാത്ത നന്മകളെ 
പ്രതി അവിടുത്തേക്ക്‌ നന്ദി പറയാം. 


ദൈവസമ്പാദനം, ആത്മീയ വളര്‍ച്ച, സഭാത്മക ജീവിതമുന്നേറ്റം, സാര്‍വൃത്രിക 
സഭയുമായി വി. കുര്‍ബ്ബാനക്കും കുദാശകള്‍ക്കും പങ്കാളിത്തം, കത്തോലിക്കാ പ്രേഷിത 
ചൈതന്യം മലങ്കരക്കും സ്വന്തമാക്കാം എന്നതിന്‌ സജീവ സാക്ഷ്യം, ജീവകാരുണ്യ 
പ്രവര്‍ത്തനങ്ങളിലെ ഇടപെടലും വര്‍ത്തമാനമായ പ്രതിബദ്ധതയും, ദൈവവിളികളില്‍ 
വര്‍ദ്ധനവും ആഭിമുഖ്യ വളര്‍ച്ചയും, മിഷണറി മുന്നേറ്റം, വ്യക്തികള്‍, കുടുംബങ്ങള്‍, 
സ്ഥാപനങ്ങള്‍ ഇവയുടെ സമ്രഗവളര്‍ച്ച, പൊതുസമൂഹത്തില്‍ സഭാമക്കള്‍ക്കും 
സഭാശുധ്രൂഷകര്‍ക്കുമുള്ള ബന്ധവും, സ്വീകാര്യതയിലെ വര്‍ദ്ധനവും, സാമൂഹ്യ 
പ്രതിബദ്ധതാ കേന്ദ്രങ്ങള്‍, ഐക്യരാഷ്ട്ര സമിതിയുടെ അംഗീകാരമുള്ള സാമൂഹിക 
കേന്ദ്രം ഉള്‍പ്പെടെയുള്ള വികസന സമിതികള്‍, ദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍, ദേശീയവും സാര്‍വ്ൃരതികവുമായ സഭാസമിതികളില്‍ ഗുണപരമായ 
സാന്നിദ്ധ്യവും ഇടപെടലും നേതൃത്വവും, സഹോദരീ സഭകളുമായും സമുദായ 
ങ്ങളുമായും ആഴപ്പെട്ട ബന്ധം, രാഷ്ട്രനിര്‍മ്മാണ ്രകിയയില്‍ സജീവ പങ്കാളിത്തം, 
ഭാരതത്തില്‍ മുഴുവന്‍ പ്രദേശത്തും സഭാപ്രവര്‍ത്തനം, ലോകനഗരങ്ങളില്‍ ആരാധനാ 
കൂട്ടായ്മകള്‍, വി. പത്രോസിന്റെ പിന്‍ഗാമിയെ തെരഞ്ഞെടുക്കുവാനും ആലോചന 
ക്കാരനാവാനും അനുഗ്രഹം... ഇങ്ങനെ എത്രയ്യരെത അനുഗ്രഹങ്ങള്‍ പറയുവാന്‍ 
കഴിയുന്ന ഒരു അപ്പസ്തോലിക സഭയാണ്‌ നമ്മുടേത്‌. ദൈവമേ ഒരായിരം നന്ദി! 


സാര്‍വത്രിക സഭാ കൂട്ടായ്മയില്‍ നാം പ്രവേശിച്ചതിനു പിന്നില്‍ വലിയ ദൈവ 
നടത്തിപ്പുണ്ട്‌. അവിടുത്തെ അനന്തമായ പദ്ധതിയിലാണ്‌ നാം കൂട്ടിച്ചേര്‍ക്കപ്പെട്ടതും 
(പവേശിച്ചതും. ദൈവം നമുക്കായി കരുതിയിരുന്ന നിയോഗത്തിന്റെ 
പൂര്‍ത്തീകരണമാണ്‌ ഘട്ടം ഘട്ടമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്‌. പുനരൈക്യ നവതി 
ആഘോഷങ്ങള്‍ കേവലം ആഘോഷം എന്നതിനപ്പുറം സഭ ഒരു പുതിയ 
നൂറ്റാണ്ടിലേക്ക്‌ ര്രവേശിക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങളുടെ ആരംഭം കൂടിയാണ്‌. 
ഇത്രത്തോളം വഴി നടത്തിയ ദൈവം ഇനിയും നമ്മെ മുന്നോട്ട്‌ നയിക്കട്ടെ!!! 


നിന്റ Devon, ) 


% കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 


J J 1; ഴ്‌. loon v 
Se Haned = 


മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ -കാതോലിക്കേ സ്‌ 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 ഒക്രസ്തവ 


v 9 We | H 
പുനരൈക്യ നവതി സഭാ ജീവിതത്തിന്റെ 
അല്ധസ്ത്രോലിക അടിത്തറ ബലപ്പെടുത്തും 


ഫ്രാന്‍സിസ്‌ മാര്‍പാല 


മലങ്കര പുനരൈക്യപ്രസ്ഥാനത്തിന്റെ നവതി ആഘോഷങ്ങള്‍ വിശ്വാസികളുടെ സഭാ 
ജീവിതത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും അപ്പസ്തോലിക അടിത്തറയെ കൂടുതല്‍ 
ബലപ്പെടുത്തുമെന്ന്‌ പരി.,്രാന്‍സിസ്സ്‌ മാര്‍പാപ്പ തന്റെ ആശംസാ സന്ദേശത്തില്‍ പറ 
ഞ്ഞു. ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തില്‍ 
1930-ല്‍ നടന്ന മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ നവതി ആഘോഷങ്ങളോടനു 
ബന്ധിച്ച്‌ മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ കര്‍ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോ 
ലിക്കാ ബാവായ്ക്ക്‌ അയച്ച സന്ദേശത്തിലാണ്‌ മാര്‍പാപ്പ ഇപ്രകാരം പറഞ്ഞത്‌. സഭ 
യുടെ യുവതലമുറയ്ക്ക്‌ തങ്ങളുടെ സഭാ ജീവിതത്തിനും വിശുദ്ധ ജീവിതത്തിനും 
ഈ ആഘോഷങ്ങള്‍ പ്രചോദനമാകും. മലങ്കര കത്തോലിക്കാ സഭാ സമൂഹത്തിന്‌ 
കൈമാറ്റം ചെയ്യപ്പെട്ടുകിട്ടിയ ആത്മീയ പാരമ്പര്യം, യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത 
രക്ഷയ്ക്ക്‌ ആനന്ദകരമായ സാക്ഷ്യം നല്‍കുന്നതിനും, യേശുവിന്റെ കരുണാദ്രമായ 
സ്നേഹം ദരിദ്രര്‍ക്കും അഥസ്ഥിതര്‍ക്കും പ്രത്യേകിച്ച്‌ ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന 
മഹാമാരിയുടെ പിടിയില്‍ അകപ്പെട്ടവര്‍ക്കും നല്‍കുന്നതിന്‌ സഹായകരമാകുമെന്ന്‌ താന്‍ 
വിശ്വസിക്കുന്നതായി മാര്‍പാപ്പാ തന്റെ സന്ദേശത്തില്‍ പറഞ്ഞു. അതുപോലെ ഇതര 
ക്രൈസ്തവ സമൂഹങ്ങളോടും വിവിധ മതസംസ്കാരങ്ങളോടും തുടര്‍ന്നു വരുന്ന 
ആശയ സംവാദങ്ങളിലൂടെ മനുഷ്യസമൂഹത്തിന്റെ നന്മയ്ക്കായി ആഴമുള്ള സഹ 
വര്‍ത്തിത്വവും സാഹോദര്യത്തില്‍ ഈന്നിയ സഹകരണവും നല്‍കുന്ന ഒരു ശാശ്വത 
മായ സംസ്‌കാരം കെട്ടിപ്പടുക്കുവാന്‍ കഴിയുമെന്ന്‌ മാര്‍പ്പാപ്പ പറഞ്ഞു. മലങ്കര കത്തോ 
ലിക്കാ സഭാ സമൂഹത്തെ അപ്പസ്തോലനായ വി.തോമ്മാശ്ലീഹായുടെ സംരക്ഷണ 
ത്തിനായി സമര്‍പ്പിക്കുന്നു എന്ന്‌ പ്രാര്‍ത്ഥിച്ചുകൊണ്ടാണ്‌ മാര്‍പ്പാപ്പ സന്ദേശം അവസാ 
നിപ്പിച്ചത്‌. 

വത്തിക്കാന്‍ സ്റ്റേറ്റ്‌ OMAS കര്‍ദിനാള്‍ പിയത്രോ പരോളിന്‍ ആണ്‌ മാര്‍പ്പാപ്പ 
യുടെ സന്ദേശം കര്‍ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലിമിസ്‌ കാതോലിക്കാ ബാവായ്ക്ക്‌ 
അയച്ചു കൊടുത്തത്‌. 


9 


www.malankaralibrary.com 


൫൫ക്രെസ്ത൨__ ഒക്ടോബര്‍ 2020 


JACOBITE SYRIAN CHRISTIAN CHURCH 


(Under the Holy Apostolic See of Antioch & all the East) 


JOSEPH MOR GREGORIOS 
METROPOLITAN TRUSTEE 


04-09-2020 


To, 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്ക ബാവ 
മേജര്‍ ആര്‍ച്ച്‌ ബിഷപ്പ്‌ - കാതോലിക്കോസ്‌ 
മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 


അഭിവന്ദ്യ പിതാവെ; 


യാക്കോബായ സഭയുടെ വലിയ പ്രതിസന്ധിയില്‍ ഞങ്ങളെ ആശ്വസിച്ച്‌? 
ക്കുകയും ശക്തവും, നീതിപൂര്‍വ്യവുമായ ശബ്ദത്തില്‍ ഞങ്ങളോട്‌ ഐകൃദാര്‍ഡ്യം 
പ്രഖ്യാപിക്കുകയും, &കിസ്തീയ മാര്‍ഗ്ഗത്തില്‍ പ്രശ്നങ്ങള്‍ പരിഹരിക്കുവാന്‍ 
ആഹ്വാനം ചെയ്യുകയും, യാക്കോബായ സഭയ്ക്ക്‌ ആരാധനാലയങ്ങള്‍ നഷ്പ്പെട്ട്‌ 
സ്ഥലങ്ങളില്‍ മറ്റു സംവിധാനങ്ങള്‍ ഉണ്ടാകുന്നതുവരെ അങ്ങയുടെ കീഴിലുള്ള 
ദൈവാലയങ്ങള്‍ പങ്കു വയ്ക്കുവാന്‍ പോലും കാണിച്ച സന്മനസ്തിനും, മനുഷ്യത്വ 
ത്തിനും ക്രിസ്തീയ സ്ധാകഷ്യത്തിനും ശ്രേഷ്ഠ കാതോലിക്കാ ബ്വാവായ്ക്കും, 
യാക്കോബായ സഭയ്ക്കും വേണ്ടി അങ്ങയോട്‌ ഹൃദയംഗമമായ നന്ദ? രേഖച്ചെടു 
ത്തട്ടെ. സത്യത്തിനും നീതി യ്ക്കും വേണ്ടി നിലകൊണ്ടതിന്റെ പേരില്‍ വസ്തുതകള്‍ 
മനത്ത്രിലാക്കാതെ മറുവിജാഗത്തില്‍ നിന്നും തെറ്റായ രീതിയില്‍ വിമര്‍ശനങ്ങള്‍ 
ഞങ്ങളെ (പ്രത? ഏല്‍ക്കേണ്ടി വരുന്നതില്‍ ഞങ്ങള്‍ക്ക്‌ വേദനയും ദുഃഖവും ഉണ്ട്‌. 
ജീവിക്കുന്ന ദൈവം (പതിഫലം MEROS എന്ന്‌ (്രാര്‍ത്ഥിക്കുന്നു. ശകിസ്തീയ സഭക 
ളുടെ ഐക്യവും, കൂട്ടായ പ്രവര്‍ത്തനങ്ങളും, പരസ്പര ശക്തികരണവും അതൃന്താ 
പേക്ഷിതമായിരിക്കുകയും കൂട്ടായ (്രവരത്തനങ്ങളിലൂടെ (കിസ്തുവിനെ സാക്ഷ്യ 
പ്പെടുത്തുകയും ചെയ്യേണ്ടത്‌ ഇന്നിന്റെ ആവശ്യമാണല്ലോ. ഒരു സഭയ്ക്കും ഒറ്റപ്പെട്ട 
ദീപുകളായി നിലനില്‍ക്കുവാന്‍ കഴിയില്ലല്ലോ. തുടര്‍ന്നും നമുക്ക്‌ ക്രിസ്തിയ 
സ്നേഹത്തില്‍ അധിഷ്ഠിതമായ? സ്ഹകരണത്തിന്റ്യും ഐകൃത്തിന്റേയും പുതിയ 
മേഖലകള്‍ കണ്ടെത്ത? ഒത്തൊരുമിച്ച്‌ മുമന്നാട്ടു പോകാം. അങ്ങയേയും പ്രതിനി 
ധാനം ചെയ്യുന്ന സഭയേയും BIT) (പഠാരത്ഥിക്കുന്നു. ഈ പ്രതിസന്ധികള്‍ 
അതിജീവിച്ച്‌ സമാധാനത്തിന്റെ കാലങ്ങള്‍ അനുഭവിക്കുവാന്‍ തുടര്‍ന്നും ഞങ്ങള്‍ക്കു 
വേണ്ടി പ്രാരീത്ഥിക്കുകയും ആവശ്യമായ കൈത്താങ്ങലുകള്‍ നല്‍കുകയും 
ചെയ്യണമെ 


പ്രാര്‍ത്ഥനയോടും സ്നേഹാദരവുകളോടും 
കര്‍ത്ത്ൃയശുശ്രുഷയില്‍ എളിയ സഹോദരന്‍ 


കിന്‌ 


ജോസഫ്‌ ഗ്രീഗോറിയോസ്‌ മെത്രാപ്പോലീത്ത 


Patriarchal Centre, Puthencruz, Emakulam, Kerala - 682 308, South india Ph : 2732804, 7306700600 E-mail : jscmetropolitantrustee@gmail.com 
Riehnn'e Hea Kunmiha Caminar Thinnaminiam Karala RR? ANS Dh GRATNI7RAA Email - rinmthacominanvfinmall ram hacinincenhnfamail nm 


10 


www.malankaralibrary.com 


കവര്‍ സ്റ്റോറി 


ദാണാട്ടുകരയില്‍ 


monne 
meimo സുറിയാനി 
കത്തോലികാ സഭ 


ബിഷപ്പ്‌ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 


൭൭ദപദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ ഗീവര്‍ഗീസ്‌ 
മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തായുടെ 
നേതൃത്വത്തില്‍ മലങ്കര സഭയുടെ ചരിത്രത്തില്‍ 
നടന്ന ഏറ്റവും മഹത്തായ സഭൈക്യ സാക്ഷ്യ 
മാണ്‌ പുനരൈക്യം എന്ന ചരിശ്രസംഭവം. അവ 
രെല്ലാവരും ഒന്നായിരിക്കാന്‍ വേണ്ടി പിതാവേ, 
അങ്ങ്‌ എന്നിലും ഞാന്‍ അങ്ങയിലും ആയിരിക്കു 
ന്നതുപോലെ, അവരും നമ്മില്‍ ആയിരിക്കുന്നതിനും 
അങ്ങനെ അവിടുന്ന്‌ എന്നെ അയച്ചുവെന്ന്‌ ലോകം 
അറിയുന്നതിനും വേണ്ടി ഞാന്‍ പ്രാര്‍ത്മഥിക്കുന്നു 
എന്ന യേശുവിന്റെ പൌരോഹിത്യ പ്രാര്‍ത്ഥനയുടെ 
വലിയ സാക്ഷ്യമാണ്‌ മലങ്കര സഭയില്‍ പുനരൈ 
കൃത്തിലൂടെ നിവര്‍ത്തിയായത്‌. മഹത്തായ ഈ 
സംഭവത്തിന്റെ നവതിയാഘോഷങ്ങള്‍ പുന 
രൈകൃശില്‍പി ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീ 
ത്തായുടെ ജന്മനാടായ മാവേലിക്കരയില്‍ വച്ചു മല 
HO സുറിയാനി കത്തോലിക്കാ സഭ, സെപ്റ്റംബര്‍ 
18 മുതല്‍ 21 വരെ ആഘോഷിക്കുകയാണ്‌. 


കോവിഡ്‌ 19 മഹാമാരിയും പുനരൈക്യ 
നവതി ആഘോഷവും 


കോവിഡ്‌ 19 സമൂഹത്തിന്റെ നാനാവശങ്ങളെ 
ബാധിച്ചിട്ടുണ്ട്‌ എന്ന്‌ നമുക്കറിയാം. മനുഷ്യന്റെ 
ആത്മീയ മേഖലയെയും ആഴത്തില്‍ അത്‌ ബാധി 
ച്ചിട്ടുണ്ട്‌. മനുഷ്യന്‍ സാമൂഹ്യജീവിയായിരിക്കു 


മാവേലിക്കര ഭദ്രാസന അദ്ധക്ഷന്‍ m 


മ്പോളും മതാത്മക ജീവിതത്തിലൂടെ നാം 
പുലര്‍ത്തുന്ന സാമൂഹികൌന്നദ്ധ്യം വളരെ വലുതാ 
ണ്‌. കോവിഡ്‌ 19 മൂലം സഭാത്മക ജീവിതത്തിന്റെ 
ചില നല്ല മാനങ്ങള്‍ നമുക്ക്‌ ഒരു പരിധിവരെ നഷ്ട 
പെട്ടിട്ടുണ്ട്‌. ലോകം മുഴുവനും അടച്ചുപൂട്ടപ്പെട്ട 
അവസ്ഥകളില്‍ നിന്ന്‌ പ്രത്യാശ നിറഞ്ഞ പ്രഭാത 
ങ്ങളിലേക്ക്‌ കാല്‍ വച്ചു നടക്കുവാന്‍ തുടങ്ങിക്കഴി 
ഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളുടെയും മഹാമാരിയു 
ടെയും പശ്ചാത്തലത്തില്‍ പുനരൈക്യ നവതി 
ആഘോഷങ്ങളെ മാറ്റിവച്ചിട്ട്‌ യാതൊന്നും 
ചെയ്യാതെ വേണമെങ്കില്‍ നമുക്ക്‌ വെറുതെയിരി 
ക്കാം. നിരാശയുടെ കാര്‍മേഘങ്ങള്‍ക്കുള്ളില്‍ അക 
പ്പെട്ട്‌ ജീവിതത്തിന്റെ നന്മകളെ പാടേ അവഗണി 
ക്കുക എന്നതിനേക്കാള്‍ ദൈവം ദാനമായി 
നല്‍കിയ ജീവിതത്തിനും അനുഗ്രഹങ്ങള്‍ക്കും 
നന്ദി പറയുക എന്ന വലിയ ഉത്തരവാദിത്വം നമു 
ക്കുണ്ട്‌. അതിനാല്‍, വര്‍ത്തമാനകാല സാമൂഹിക 
സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഡിജി 
റ്റല്‍ പ്ലാറ്റ്‌ഫോമിലൂടെ മലങ്കര സുറിയാനി സഭയുടെ 
മക്കളിലേക്കും പൊതുസമൂഹത്തിലേക്കും പുനരൈ 
കൃ നവതിയുടെ സന്ദേശം എത്തിക്കുവാനാണ്‌ നാം 
പരിശ്രമിക്കുന്നത്‌. മുഖാവരണം ധരിച്ചും കൈകള്‍ 
വൃത്തിയാക്കിയും സാമൂഹ്യ അകലം പാലിച്ചും 
കോവിഡ്‌ പ്രോട്ടോക്കോള്‍ പാലിച്ചും തങ്ങളെ 
ത്തന്നെ സുരക്ഷിതരാക്കിയുമാണ്‌ ഈ ആഘോഷ 
ത്തില്‍ നാം പങ്കുചേരുന്നത്‌. എല്ലാവരും ഒന്നാകുക 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 


എന്ന ദൈവിക പദ്ധതിയ്ക്ക്‌ അങ്ങനെ നമ്മെ 
ത്തന്നെ സമര്‍പ്പിക്കുകയാണ്‌ കോവിഡ്‌ 19 ന്റെ 
പശ്ചാത്തലത്തില്‍ പുനരൈക്യാഘോഷത്തിലുടെ 
നാം ചെയ്യുന്നത്‌. 


പുനരൈക്യം ദൈവിക പദ്ധതിയുടെ 
ആവിഷ്കാരം 


ദൈവിക പദ്ധതിയുടെ ആഴമാര്‍ന്ന ആവിഷ്കാ 
രമാണ്‌ സഭാചരിത്രത്തില്‍ 1930 സെപ്റ്റംബര്‍ 20 ന്‌ 
സംഭവിച്ചത്‌. മാര്‍ തോമാശ്ലീഹായാല്‍ സ്ഥാപിത 
മായ മലങ്കര സഭയില്‍, ആചാര വഴികളിലെ അവ്യ 
ക്തതകളും പതിനാറാം നൂറ്റാണ്ടില്‍ ഉടലെടുത്ത 
അധികാര തര്‍ക്കങ്ങളും വിഭാഗീയതയും വിശ്വാസ 
പ്രതിസന്ധികളും സതൃസഭയുമായുള്ള ബന്ധ 
ത്തില്‍ വിള്ളല്‍ തീര്‍ത്തു എന്ന ചരിത്രപരമായ 
വസ്തുത നമുക്ക്‌ വിസ്മരിക്കാനാവില്ല. ഉദയംപേരൂര്‍ 
സൂനഹദോസും (1599) കൂനന്‍ കുരിശു സത്യവും 
(1653) മാര്‍ത്തോമാ ക്രിസ്ത്യനികള്‍ക്കിടയില്‍ 
സൃഷ്ടിച്ച ഭിന്നത സഭാഗാത്രത്തിന്നേറ്റ ആഴമായ 
മുറിവുകളായിരുന്നു എന്നതും മറക്കാനാകില്ല. 
കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധ 
വുമായ സഭയില്‍, ഭിന്നത ഉടലെടുത്തതുമുലം, ഒന്നാ 


ft 
i. | 


യിരുന്ന മാര്‍ത്തോമാ ക്രിസ്ത്യാനികള്‍ പല പേരു 
കളില്‍ വി ഭജിക്കപ്പെടുന്നതിനു കാലം സാക്ഷിയാ 
യി എന്നതും ചരിത്ര സത്യമാണ്‌. 


വിഭജനം മൂലം സത്യസഭയില്‍ നിന്നും അക 
ന്നുപോയവരെ തിരികെ കൊണ്ടുവരുന്നതിനും സഭ 
കള്‍ക്കിടയിലെ മുറിവുകള്‍ ഉണക്കുന്നതിനും സത്യ 
സഭയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും 
കാലാകാലങ്ങളില്‍ അനേകം പിതാക്കന്മാരും 
വൈദികരും അല്മായ സഹോദരങ്ങളും ശ്രമിച്ചുവെ 
ങ്കിലും ഈ നിയോഗ പൂർത്തീകരണത്തിനു 
ദൈവം തെരഞ്ഞെടുത്തത്‌, മാവേലിക്കരയില്‍ മേട 
യില്‍ പണിക്കരുവീട്ടില്‍ ജനിച്ച പി. ടി. ഗീവര്‍ഗീസ്‌ 
എന്ന ആര്‍ച്ചുബിഷപ്പ്‌ ഗീവര്‍ഗിസ്‌ മാര്‍ ഈവാനി 
യോസിനെയായിരുന്നു. ആഴമാര്‍ന്ന പഠനത്തിനും 
പ്രാര്‍ത്ഥനയ്ക്കും കൂട്ടായ ആലോചനയ്ക്കും മന 
നത്തിനുമൊടുവില്‍, ക്രിസ്തു സ്ഥാപിച്ച സഭയാണ്‌ 
സത്യ സഭ എന്നു തിരിച്ചറിഞ്ഞ്‌, കത്തോലിക്കാസഭ 
യുമായി ഐക്യത്തിനായുള്ള ദീര്‍ഘനാളായുള്ള 
അദ്ദേഹത്തിന്റെ പരിശ്രമം ഫലമണിയുന്നതു 1930 
സെപ്തംബര്‍ 20 നാണ്‌. പതിനൊന്നാം പീയൂസ്‌ 
മാര്‍പാപ്പായുടെ നിയോഗം ഏറ്റുവാങ്ങി കൊല്ലം 


www .malankaralibrary.com 


മെത്രാനായിരുന്ന അലോഷ്യസ്‌ മരിയ ബന്‍സിഗര്‍ 
തിരുമേനിയുടെ മുമ്പില്‍, കാളാശ്ശേരി തിരുമേനിയു 
ടെയും തറയില്‍ തിരുമേനിയുടെയും സാന്നിദ്ധ്യ 
ത്തില്‍, കൊല്ലം തങ്കശ്ശേരി അരമന ചാപ്പലിലാണു 
പുനരൈക്യ ചരിത്ര സംഭവം നടന്നത്‌. 


ദൈവാനുഗ്രഹത്തിന്റെ തൊണ്ണൂറു വര്‍ഷങ്ങളില്‍ 
നിന്നും ശതാബ്ദിയിലേക്കുള്ള പ്രയാണം 


ആര്‍ച്ചുബിഷപ്പ്‌ ഗീവര്‍ഗിസ്‌ മാര്‍ ഈവാനിയോസ്‌, 
യാക്കോബ്‌ മാര്‍ തെയോഫിലോസ്‌ തിരുമേനി, ഫാ. 
ജോണ്‍ കുഴിനാപ്പുറത്ത്‌ ഓ.ഐ.സി., അലക്സാണ്ടര്‍ 
ശെമ്മാശന്‍, കിളീലേത്ത്‌ ചാക്കോ എന്നീ അഞ്ചു 
പേരിലൂടെ ആരംഭിച്ച പുനരൈക്ൃപ്രസ്ഥാനം നവ 
തിയില്‍ ആയിരിക്കുന്നത്‌ തികച്ചും ദൈവാനുഗ്രഹ 
മാണ്‌. കഴിഞ്ഞ 90 വര്‍ഷങ്ങളിലായി ദൈവം 
നമ്മുടെ സഭയില്‍ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന 
നാനാവിധത്തിലുള്ള നന്മകളെയും അനുഗ്രഹങ്ങ 
ളെയും സ്മരിക്കുന്നതിനുള്ള അവസരമാണ്‌ നവ 
തി. ഒന്നുമില്ലായ്മയില്‍ നിന്നും നാം ഇപ്പോള്‍ ആയി 
രിക്കുന്ന അവസ്ഥയിലേക്ക്‌ നമ്മെ ഉയര്‍ത്തിയത്‌, 
ദൈവത്തിന്റെ കാരുണ്യവും പൂര്‍വ്വസൂരികളായ 
നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാരുടെയും വന്ദ്യ 
വൈദികരുടെയും സന്യസ്തരുടെയും അല്മായ 
സഹോദരങ്ങളുടെയും നിദാന്ത പരിശ്രമ ഫലമായി 
ട്ടാണ്‌ എന്ന സത്യം നാം വിസ്മരിച്ചുകൂടാ. കത്തോ 
elsa സഭയിലെ വിവിധ ഭഗ്രാസനങ്ങള്‍, സഹോ 
ദരീ സഭകള്‍, വിവിധ സമുദായങ്ങള്‍ എന്നിവര്‍ 
നല്‍കിയ നിര്‍ലോഭമായ സഹകരണം പ്രത്യേകം 
സ്മരിക്കുന്നു. പ്രാര്‍ത്ഥനയോടും നന്ദിയോടും കൂടെ 
ഇവരെ അനുസ്മരിക്കുന്നതിനുള്ള അവസരമാണ്‌ 
നമ്മെ സംബന്ധച്ച്‌ പുനരൈക്യ നവതി. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ 
കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക, സാംസ്‌കാ 


ഒക്ടോബര്‍ 2020 


രിക, രാഷ്ട്രീയ മതപരമായ മേഖലയില്‍ ഗണ്യ 
മായ സ്ഥാനമുണ്ട്‌. നമ്മുടെ സ്കൂളുകള്‍, കോളേ 
ജുകള്‍, ആശുപത്രികള്‍, ആതുര ശുശ്രൂഷാ മേഖ 
ലകള്‍, ജീവകാരുണ്യ പ്രവര്‍ത്തനങ്ങള്‍ തുടങ്ങിയ 
വയിലൂടെ ഈ നാടിന്റെയും രാജ്യത്തിന്റെയും 
പൊതുസമൂഹത്തിന്റെയും സമൂഹ നിര്‍മ്മിതിയില്‍ 
നാം പങ്കുചേര്‍ന്നുകൊണ്ടിരിക്കുന്നു. ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ വിദ്യാഭ്യാസ 
ദര്‍ശനത്തിന്റെയും സാമൂഹൃദര്‍ശനത്തിന്റെയും 
എക്യുമെനിക്കല്‍ ദര്‍നത്തിന്റെയും പിന്‍ബലത്തി 
ലാണ്‌ നാം ഇത്‌ സാധ്യമാക്കിയിരിക്കുന്നത്‌. കാലാ 
കാലങ്ങളില്‍ അനുയോജ്യരായ ഇടയന്മാരെ ഞാന്‍ 
നിങ്ങള്‍ക്കു നല്‍കും എന്ന ദൈവവചനം സാധുക 
രിക്കുന്ന തരത്തില്‍ മഹാന്മാരായ പിതാക്കന്മാര്‍ 
നല്‍കിയ ധീരമായ നേതൃത്വം നന്ദിയോടെ നമുക്ക്‌ 
ഓര്‍ക്കാം. കഴിഞ്ഞ 90 വര്‍ഷമായി ഒരു സഭയെന്ന 
നിലയില്‍ നാം നല്‍കിക്കൊണ്ടിരിക്കുന്ന സംഭാവ 
നകളെ കൂടുതല്‍ ആഴത്തില്‍ മനസ്സിലാക്കുന്ന 
തിനും ഇന്നത്തെ തലമുറയ്ക്ക്‌ അവ കൈമാറുന്നതി 
നുമുള്ള ഉത്തരവാദിത്തം നമ്മില്‍ നിക്ഷിപ്തമാണ്‌. 
നവതി അതിനുള്ള സുവര്‍ണ്ണാവസരമാണ്‌. 


അഞ്ചുപേരില്‍ സമാരംഭിച്ച ഒരു സഭ ഭാരതത്തി 
നുള്ളിലും ഭാരതത്തിനു പുറത്തുമായി അനേകം 
രൂപതകളിലായി വളര്‍ന്നു പന്തലിച്ചു നില്‍ക്കുന്ന 
കാഴ്ച നമുക്കഭിമാനമാണ്‌. എന്നാല്‍, യേശുവിന്റെ 
സുവിശേഷ സന്ദേശം ഭാരതത്തിലുടനീളവും എല്ലാ 
ഭൂഖണ്ഡങ്ങളിലും പകര്‍ന്നു നല്‍കാന്‍ 
സാധിക്കുംവിധം മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയെ പരുവപ്പെടുത്തുക എന്നത്‌ ഇന്നിന്റെ അവ 
ശ്യമാണ്‌. ശതാബ്ദിയിലേക്ക്‌ പ്രയാണം ചെയ്യുന്ന 
മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ഈ 
ലോകത്തിലെ നിയോഗം എന്താണ്‌ എന്ന്‌ തിരിച്ച 
റിയുക എന്നതും പ്രധാനമാണ്‌. ശതാബ്ദിയിലേക്ക്‌ 
നമ്മുടെ സഭയെ ഒരുക്കുക എന്ന ഉദ്ധയേശ്യത്തോ 
ടെയാണ്‌ വിവിധ സംഗമങ്ങള്‍ നവതി ആഘോഷ 
ങ്ങളില്‍ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്‌. 


നവതി ആഘോഷങ്ങള്‍ ഓണാട്ടുകരയില്‍ 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
നവതി ആഘോഷങ്ങള്‍ ഓണാട്ടുകരയില്‍ 
ആണല്ലോ നാം ആഘോഷിക്കുന്നത്‌. മതസന 
ഹാര്‍ദ്ദത്തിനു പേരു കേട്ട മണ്ണാണ്‌ മാവേലിക്കര. 
ബുദ്ധം ശരണം ഗച്ഛാമി എന്ന ബുദ്ധമന്ത്രം മുഴ 
ങ്ങുന്ന, ബുദ്ധവിഹാരങ്ങളാല്‍ അനുഗ്രഹീതമായ 
മണ്ണാണിത്‌. ഓണാട്ടുകരയ്ക്കു യുനസ്കോ 
പ്രത്യേക പരാമര്‍ശത്തിലൂടെ ആഗോളതലത്തില്‍ 
പ്രശ സ്തിചാര്‍ത്തിക്കൊടുത്ത കുത്തിയോട്ടത്തി 
ന്റെയും കെട്ടുകാഴ്ചകളുടെയും ഭൂമികയായ ചെട്ടി 
കളങ്ങര അമ്പലവും കുംഭഭരണിയും ദക്ഷിണ 
കാശിയെന്നറിയപ്പെടുന്ന കണ്ടിയൂര്‍ ക്ഷേത്രവും 
്രശസ്തമായ വെട്ടിയാര്‍ വിഷ്ണു ഉത്സവവും ഈ 
മണ്ണിലാണ്‌. ഈ മണ്ണിലാണ്‌. മതസനഹാര്‍ദ്ദത്തിനു 
പേരുകേട്ട കുറ്റിത്തെരുവ്‌ ജുമാ അത്തും ഓണാട്ടു 
കരയുടെ ഈ മണ്ണിലാണ്‌. മാവേലിക്കര സുന്നഹ 


www.malankaralibrary.com 


666കെസ്തവ 


ഉക്ടോബര്‍ 2020 


ദോസും മാവേലിക്കര പടിയോലയും സഭയുടെ ചരി 
ര്രത്താളുകളില്‍ രേഖപ്പെടുത്തുന്ന പുതിയകാവു 
പള്ളിയും, ആംഗ്ലിക്കന്‍ മിഷണറിമാരുടെ 
പ്രവര്‍ത്തന കേന്ദ്രമായിരുന്ന സി. എസ്‌. ഐ. 
ക്രൈസ്റ്റ്‌ ചര്‍ച്ചും സഭാ സംവിധാനങ്ങളും ഓണാ 
ട്ടുകരയുടെ പവിത്രമായ ഈ മണ്ണിലാണ്‌. രാജാ 
രവിവര്‍മ്മയും കേരള പാണിനിയും ടി. കെ. മാധ 
വനും എം. എസ്‌. വല്യത്താനും കാര്‍ട്ടൂണിസ്റ്റുക 
ളായ അബു ഏബ്രഹാമും യേശുദാസും മാവേലി 
ക്കര വേലുക്കുട്ടി നായറും മാവേലിക്കര 
കൃഷ്ണന്‍കുട്ടി നായരും വെന്നിയില്‍ ഗോവിന്ദപ്പ 
ണിക്കരും ഈ നാടിന്റെ (DUI സന്തതികളാണ്‌. 
മാവേലിക്കര രാജകുടുംബവും കൃഷ്ണപുരം 
കൊട്ടാരവും ഓണാട്ടുകരയുടെ സാംസ്കാരിക 
ചിഹ്നങ്ങളാണ്‌. മാത്രമല്ല, ഓണാട്ടുകരയുടെ പ്രനഡഃ 
സന്തതികളാണ്‌ പുനരൈക്യ ശില്പിയായ ദൈവ 
ദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാ 
നിയോസും സി എം. സ്റ്റീഫനും പി. സി. അലക്സാ 
ണ്ടറും. ഓണാട്ടുകരയുടെ ചരിത്രത്തില്‍ എഴുതി 
വയ്ക്കാവുന്ന ഒരു അധ്യായമായിരിക്കും മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭയുടെ തൊണ്ണൂറാം 
പുനരൈക്യ വാര്‍ഷിക ആഘോഷത്തിനു ഓണാ 
ട്ടുകര വേദികയാകുന്നു എന്നത്‌. 


പൂര്‍വ്വസൂരികളുടെ കബറിടം സന്ദര്‍ശിക്കല്‍ 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
പുനരൈക്യ നവതി ആഘോഷങ്ങള്‍ മാവേലിക്ക 
രയിൽ നടക്കുമ്പോള്‍, മാവേലിക്കര (BIMM 
അദ്ധ്യക്ഷന്റെ നേതൃത്വത്തില്‍, പുനരൈക്യ 
്രസ്ഥാനത്തിനുവേണ്ടി ജീവിതം സമര്‍പ്പിച്ച അഭി 
വന്ദ്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യ 
സ്തരുടെയും അല്മായ സഹോദരങ്ങളുടെയും 
കബറുകള്‍ സന്ദര്‍ശിച്ച്‌ വി. കുര്‍ബാനയും ധൂപവും 
അര്‍പ്പിച്ച്‌ പ്രാര്‍ത്ഥിക്കുന്നതിനു സാധിച്ചു എന്നത്‌ 
ദൈവാനുഗ്രഹമാണ്‌. പട്ടം സെന്റ്‌ മേരിസ്‌ കത്തീ 
Le, തിരുവല്ല സെന്റ്‌ ജോണ്‍സ്‌ കത്തീഡ്രല്‍, 
കൊല്ലം തങ്കശ്ശേരി അരമന ചാപ്പല്‍, പെരുനാട്‌ 
മുണ്ടന്‍മല, നാലാഞ്ചിറ ബഥനി ആശ്രമം, കല്ലുമ 
ല. പുതിയകാവ്‌, ചേപ്പാട്‌, കായംകുളം, വെണ്‍മണി 
തുടങ്ങിയ ദൈവാലയങ്ങളും അവിടെ കബറടങ്ങിയ 
പൂര്‍വ്വസൂരികളുടെ കബറിടവുമാണ്‌ സന്ദര്‍ശിച്ച്‌ 
അനുഗ്രഹം പ്രാപിച്ചത്‌... 


ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോമിലുടെയുള്ള നവതി 
ആഘോഷങ്ങള്‍ 


കോവിഡ്‌ 19 ന്റെ പ്രോട്ടോക്കോള്‍ കാരണം ഇത്ത 
വണത്തെ പുനരൈക്യ ആഘോഷ പരിപാടികളില്‍ 
വിശ്വാസികള്‍ക്കു പങ്കെടുക്കുവാന്‍ സാധിക്കില്ലാ 
യെന്നു നമുക്കറിയാം. അതിനാല്‍, എല്ലാ വര്‍ഷങ്ങ 
ളില്‍ നിന്നും വൃതൃസ്തമായി ഡിജിറ്റല്‍ 
പ്ലാറ്റ്ഫോമിലാണ്‌ ആഘോഷപരിപാടികള്‍ ക്രമീക 
രിച്ചത്‌. നവതി ആഘോഷങ്ങളുടെ സമാപനത്തിനു 
മുന്നോടിയായുള്ള വിവിധ സെമിനാറുകളിലും സംഗ 
മങ്ങളിലും ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോമിലൂടെ അഭിവന്ദ്യ 
പിതാക്കന്മാരും വൈദികരും സന്യസ്തരും 


അല്മായ സഹോദരങ്ങളും യുവതീ യുവാക്കളും 
കുഞ്ഞുങ്ങളും പങ്കെടുത്തു എന്നതു ഏറെ സന്തോ 
ഷകരമായ വസ്തുതയാണ്‌. 


മാവേലിക്കര ദ്രാസന യുവജസ സംഘടന 
(എം സി വൈ എം) ന്റെ ആഭിമുഖ്യത്തില്‍ മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭയുടെ വിവിധ ദ്രാ 
സനങ്ങളിലെ യുവജനങ്ങള്‍, രാജ്യത്തിനുവേണ്ടി 
ജീവന്‍ ഹോമിച്ച ധീര ജവാന്മാരുടെ സ്മാരകം 
സന്ദര്‍ശിച്ചും പുഷ്പാഞ്ജലി അര്‍പ്പിച്ചുംകൊണ്ടും 
2020 ആഗസ്റ്റ്‌ 15 നു സംഘടിപ്പിച്ച വി സല്യൂട്ട്‌ എന്ന 
പ്രോഗ്രാമും മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭ യിലെ കൃഷിക്കാര്‍ക്കും ഓണാട്ടുകരയിലെ 
കര്‍ഷകര്‍ക്കും ഉപകാരപ്രദമായ രീതിയില്‍ 2020 
ആഗസ്റ്റ്‌ 15 ന്‌ ക്രമീകരിച്ച കാര്‍ഷിക വെബിനാറും 
മലങ്കര കാത്തലിക്‌ ചില്‍ഡ്രന്‍സ്‌ ലീഗിന്റെ (എം 
സി സി എല്‍) നേതൃത്വത്തില്‍ 2020 ആഗസ്റ്റ്‌ 29 നു 
ക്രമീകരിച്ച കുട്ടികളുടെ സംഗമവും മലങ്കര കാത്ത 
ലിക്‌ യൂത്ത്മൂവ്മെന്റിന്റെ (എം സി വൈ എം) ആഭി 
മുഖ്യത്തില്‍ 2020 ആഗസ്റ്റ്‌ 30 നു ക്രമീകരിച്ച യുവ 
ജന സമ്മേളനവും കുടുംബങ്ങള്‍ക്കായുള്ള സുന 
ഹദോസ്‌ കമ്മീഷന്റെ ആഭിമുഖ്യത്തില്‍ 2020 
സെപ്റ്റംബര്‍ 5 നു ക്രമീകരിച്ച മാതൃസംഗമവും 
സന്യസ്തര്‍ക്കായുള്ള സുനഹദോസ്‌ കമ്മീഷന്റെ 
ആഭിമുഖ്യത്തില്‍ 2020 സെപ്റ്റംബര്‍ 12 നു ക്രമീക 
രിച്ച സന്യാസിനീ സംഗമവും മലങ്കര കാത്തലിക്ക്‌ 
അസോസിയേഷന്റെ (എം സി എ) ആഭിമുഖ്യ 
ത്തില്‍ 2020 സെപ്റ്റംബര്‍ 12 നു ക്രമീകരിച്ച 
അല്മായ സമ്മേളനവും വൈദികര്‍ക്കായുള്ള സുന 
ഹദോസ്‌ കമ്മീഷന്റെ ആഭിമുഖ്യത്തില്‍ 2020 
സെപ്റ്റംബര്‍ 15 നു ക്രമീകരിച്ച വൈദിക സംഗ 
മവും മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ വിദ്യാ 


www.malankaralibrary.com 


ഭ്യാസ സാമൂഹിക ദര്‍ശനങ്ങളെ അധിഷ്ഠതമാക്കി 
2020 സെപ്റ്റംബര്‍ 13 നു ക്രമീകരിച്ച മാര്‍ ഈവാ 
നിയോസ്‌ വ്യക്തിയും ദര്‍ശനവും എന്ന വെബി 
നാറും കമ്മീഷന്‍ ഫോര്‍ ഡയലോഗ്‌ ആന്‍ഡ്‌ എക്യൂ 
മെനിസത്തിന്റെ ആഭിമുഖ്യത്തില്‍ 2020 സെപ്റ്റംബര്‍ 
19, 20 തീയതികളില്‍ ക്രമീകരിച്ച മതസൌഹാര്‍ദ 
സമ്മേളനവും എക്യുമെനിക്കല്‍ സമ്മേളനവും മല 
HO സുറിയാനി കത്തോലിക്കാ സഭയുടെ സുവി 
ശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തില്‍ 2020 
സെപ്റ്റംബര്‍ 20 നു ക്രമീകരിച്ച സുവി 
ശേഷസന്ധ്യയും ഇതില്‍ എടുത്തു പറയേണ്ടതാണ്‌. 

നമ്മുടെ സമ്മേളനങ്ങളുടെയെല്ലാം പ്രാധാന 
ചിന്ത എങ്ങനെയായിരിക്കണം ശതാബ്ദിയിലെ മല 
HO സുറിയാനി കത്തോലിക്കാ സഭ എന്നതായിരു 
ന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ്‌ ഓരോ വിഭാ 
ഗങ്ങളും ക്ലാസുകള്‍ ക്രമീകരിച്ചത്‌. മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ വളര്‍ച്ചയില്‍ നമ്മോ 
ടൊപ്പം സന്തോഷിക്കുന്ന പൊതുസമൂഹത്തിന്റെ 
പരിച്ഛേദനമാണ്‌ ക്ലാസുകള്‍ നയിക്കുവാനായി കട 
ന്നുവന്നത്‌. ശ്രീ പി. സി. സിറിയക്ക്‌ ഐ. എ. എസ്‌ 
(റിട്ട), ശ്രീ മുരളീധരന്‍ തഴക്കര, ശ്രീമതി മിനി 
ടോം, ഫാ. റോയി കണ്ണന്‍ചിറ സി. എം. ഐ., 
ഡോ. സ്റ്റീഫന്‍ ആലത്തറ, ഡോ. തോമസ്‌കുട്ടി പന 
ച്ചിക്കല്‍, ഡോ. ജിബി ഗീവര്‍ഗീസ്‌, ഡോ. ജോര്‍ജ്ജ്‌ 
ആന്റണി ആശാരിച്ചേരില്‍ ഓ. എഫ്‌. എം. (കാപ്‌, 
ഡോ. സി. വിജയ പുതുശ്ശേരി എം. എം. എസ്‌., 
ജസ്റ്റിസ്‌ ശ്രീ കുര്യന്‍ ജോസഫ്‌ (റിട്ട.), ടി. പി. ശ്രീനി 
വാസന്‍ ഐ. എഫ്‌. എസ്‌. (റിട്ട, ശ്രീ. ജയകു 
മാര്‍ ഐ. എ. എസ്‌. (റിട്ട.), ശ്രീ. അലക്സാണ്ടര്‍ 
ജേക്കബ്‌ ഐ. പി. എസ്‌. (റിട്ട.), ഡോ. മരിയദാസ്‌ 
പടിപ്പുരയ്ക്കൽ ഓ. ഐ. സി. ഡോ. ജോസഫ്‌ 
കടുപ്പില്‍, ശ്രീ വീര ദ്രാനന്ദ സ്വാമിജി, ഡോ. വി. 
പി. സൂഹൈബ്‌ മൌലവി, അഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ ലിയ 
നാര്‍ഡോ സാന്ദ്രി പിതാവ്‌, മാര്‍പാപ്പായുടെ ഇന്ത്യ 
യിലെ പ്രതിനിധി അഭിവന്ദ്യ ജിയാന്‍ബാറ്റിസ്റ്റാ ഡി 
ക്വാര്‍ത്രോ പിതാവ്‌, ഭാരത കത്തോലിക്കാ സഭ 
യുടെ അദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ കര്‍ദ്ദാനാള്‍ 
ഓസ്വാള്‍ഡ്‌ ഗ്രേഷ്യസ്‌ പിതാവ്‌, അഭിവന്ദ്യ കര്‍ദ്ദി 
നാള്‍ മാര്‍ ജോര്‍ജ്ജ്‌ ആലഞ്ചേരി പിതാവ്‌, അഭി 
വന്ദ്യ ജോസഫ്‌ മാര്‍ തോമാ മെത്രാപ്പോലീത്ത, അഭി 
വന്ദ്യ അലക്സിയോസ്‌ മാര്‍ യസേബിയോസ്‌ 
മെത്രാപ്പോലീത്ത, അഭിവന്ദ്യ ഗീവര്‍ഗീസ്‌ മാര്‍ 
കൂറിലോസ്‌ മെത്രാപ്പോലീത്ത, അഭിവന്ദ്യ 
ധര്‍മ്മരാജ്‌ റസാലം തിരുമേനി, അഭിവന്ദ്യ സെല്‍വി 
സ്റ്റര്‍ പോന്നുമുത്തന്‍ പിതാവ്‌, അഭിവന്ദ്യ പോള്‍ മുല്ല 
ശ്ശേരി പിതാവ്‌, അഭിവന്ദ്യ മാര്‍ ജോസഫ്‌ പെരു 
ന്തോട്ടം പിതാവ്‌, അഭിവന്ദ്യ മാര്‍ മാത്യു മൂലക്കാട്ടു 
പിതാവ്‌, അഭിവന്ദ്യ ഡോ. മാര്‍ ജോസഫ്‌ കല്ലറങ്ങാട്ട്‌ 
പിതാവ്‌ എന്നിവര്‍ ഇവരില്‍ ചിലരാണ്‌ എന്നത്‌ 
നന്ദിയോടെ സ്മരിക്കുന്നു. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
തലവനും പിതാവുമായ മോറാന്‍ മോര്‍ ബസ്സേലി 
യോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാ ബാവ, 
അഭിവന്ദ്യ യൂഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റം മെത്രാ 
പ്പോലീത്ത, അഭിവന്ദ്യ തോമസ്‌ മാര്‍ യസേബി 
യൂസ്‌ മെത്രാപ്പോലീത്ത, അഭിവന്ദ്യ വിന്‍സെന്റ്‌ മാര്‍ 


ഒക്ടോബര്‍ 2020 —— 


പൌലോസ്‌ മ്മെതാപ്പോലീത്ത, അഭിവന്ദ്യ 
ഗീവര്‍ഗീസ്‌ മാര്‍ മഖാറിയോസ്‌ മെത്രാപ്പോലീത്ത 
തുടങ്ങിയവരും വിവിധ സമ്മേളനങ്ങളില്‍ അനു 
ഗ്രഹ വചസ്സുകള്‍ നല്‍കി നവതി ആഘോഷങ്ങള്‍ 
അനുഗ്രഹമാക്കി. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
തലവനും പിതാവുമായ മോറാന്‍ മോര്‍ ബസേലി 
യോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാ 
വയുടെ നിരന്തരമായ സഹകരണവും പ്രാത്സാഹ 
നവും എടുത്തുപറയേണ്ട ഒരു വസ്തുതയാണ്‌. 
കോവിഡ്‌ 19 നെ പേടിച്ചു അരമനകള്‍ക്കുള്ളിലും 
വൈദിക മന്ദിരങ്ങള്‍ക്കുള്ളിലും സന്യാസ ഭവന 
ങ്ങള്‍ക്കുള്ളിലും ഒതുങ്ങിക്കൂടിക്കൊണ്ട്‌, പുന 
രൈക്യ നവതി ആഘോഷങ്ങള്‍ മാറ്റിവയ്ക്കുകയോ 
വേണ്ടാ എന്നുവയ്ക്കുകയോ ചെയ്യുക എന്ന ഒരു 
നിലപാട്‌ സ്വീകരിക്കാതെ, ദൈവം നല്‍കിയ 
അറിവും അനുഭവവും ഉപയോഗിച്ച്‌ സാമൂഹ്യ 
സമ്പര്‍ക്ക മാധ്യമങ്ങളിലൂടെ പുനരൈക്യ നവതി 
ആഘോഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനാ 
യുള്ള അഭിവന്ദ്യ ബാവാ തിരുമേനിയുടെ കാഴ്ച 
പ്പാട്‌ അഭിനന്ദനീയമാണ്‌. അതുപോലെതന്നെ, സഭാ 
തല ആഘോഷ കമ്മീഷന്‍ അദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ 
യൂഹാനോന്‍ മാര്‍ തെയഡോഷ്യസ്‌ മ്രെതാപ്പോ 
ലീത്തയും എല്ലാ ആഘോഷ പരിപാടികളുടെയും 
വിജയത്തിനു വേണ്ടി അനസ്യൂതം അധ്വാനിച്ചു 
കൊണ്ടു നവതി ആഘോഷങ്ങളില്‍ പങ്കുചേരുന്നു 
ണ്ടായിരുന്നു. 
ഉപസംഹാരം 

മനുഷ്യന്റെ കാഴ്ച്ചപ്പാടുകളെ വളര്‍ത്തുവാനും 
സ്വാധീനിക്കുവാനും സഹായകരമാണ്‌ ചരിത്രത്തി 
ലേക്കുള്ള മനുഷ്യന്റെ തിരിഞ്ഞുനോട്ടം. പുതിയ 
കാലത്ത്‌ സൂക്ഷ്മതയോടെ നടക്കുവാനും വളരു 
വാനും ചരിര്രാവബോധം നമ്മെ സഹായിക്കും. 
സഭയുടെ ചരിത്രത്തിന്റെ നാള്‍വഴികള്‍ സഭാമക്കളെ 
സംബന്ധിച്ച്‌ അവരുടെ വിശ്വസവഴികളുടെ ചരിത്രം 
കൂടിയാണ്‌. തലമുറകളിലൂടെ അത്‌ കൈമാറ്റം ചെയ്യ 
പ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ട യാഥാര്‍ 
ത്ഥ്യമാണ്‌. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
യുടെ പുനരൈക്യ നവതി ആഘോഷങ്ങളുടെ അവ 
സരം നമ്മുടെ സഭയുടെ ചരിത്രവും നമ്മുടെ വിശ്വാ 
സവഴികളുടെ ചരിത്രവും വര്‍ത്തമാനകാല തലമു 
റയ്ക്ക്‌ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസരമാണ്‌. 
കഴിഞ്ഞ 90 വര്‍ഷങ്ങളില്‍ ദൈവം നമ്മുടെ സഭയ്ക്ക്‌ 
നല്‍കിയ നന്മകള്‍ക്ക്‌ നന്ദി പറയാം. അടുത്ത പത്തു 
വര്‍ഷത്തെ നമ്മുടെ പ്രവര്‍ത്തനങ്ങളിലൂടെ നൂറു 
വര്‍ഷങ്ങള്‍ക്കു ശേഷമുള്ള മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭ എങ്ങനെ ആയിരിക്കണം എന്ന്‌ 
നമുക്ക്‌ ഒരുമിച്ച്‌ പ്രാര്‍ത്ഥിച്ചും പഠിച്ചും പ്രവര്‍ത്തിച്ചും 
തീരുമാനിക്കാം. ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
മാദ്ധ്യസ്ഥം അതിനു നമുക്ക്‌ കോട്ടയായിരിക്കട്ടെ. 
ശതാബ്ദിയില്‍ ആഗോളകത്തോലിക്കാ സഭയുടെ 
വിശുദ്ധരുടെ നിരയിലേക്കു ദൈവദാസന്‍ ആര്‍ച്ചുബി 
ഷപ്പ്‌ ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിനെയും ദൈവം ചേര്‍ക്കുമാറാകട്ടെ എന്നു നമുക്കു 
പ്രാര്‍ത്ഥിക്കാം. 


ഉ൫6്രെസ്തവ 


www.malankaralibrary.com 


DATU ക്ടോബര്‍ 2020 


പുനരൈക്യ നവതി ആഘോഷം fas 


പുനരൈക്യ നവതി ആഘോഷ 
ങ്ങളോടനുബന്ധിച്ച്‌ നടന്ന വിവിധ 
സമ്മേളനങ്ങളില്‍ മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ തല 
വനും പിതാവുമായ മേജര്‍ ആര്‍ച്ചു 
ബിഷപ്പ്‌ അത്യഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
ക്ലീമിസ്‌ കാതോലിക്കാ ബാവാ 
നല്‍കിയ സന്ദേശങ്ങള്‍ 


യുവജന സംഗമം 
ആഗസ്റ്റ്‌ 30, 2020 


പ്രിയമുള്ള യുവജനങ്ങളെ, 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ 
സഭാസംഗമം പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ 90-90 
വാര്‍ഷികം സംയുക്തമായി ഭാഗ്യസ്മരണാര്‍ഹനും 
പുണ്യപിതാവും മാവേലിക്കരയുടെ മണ്ണില്‍ ജനിച്ചു 
വളര്‍ന്നവനുമായ ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
മാര്‍ ഈവാനിയോസ്‌ തിരുമേനി യുടെ 
ജന്മസ്ഥലത്ത്‌, സഭയൊന്നായി ആഘോഷി ക്കുന്ന 
ഈ വേളയില്‍ ഈ വലിയ ജന്മം നമുക്ക്‌ നല്‍കിയ 
പരമകാരുണ്യവാനായ ദൈവത്തോടു നന്ദി പറഞ്ഞ്‌ 
ആരംഭിക്കട്ടെ. മലങ്കരയിലെ പുനരൈക്യ പ്രസ്ഥാ 
നം അതിന്റെ നവോത്ഥാനം, അതിന്റെ നവീകര 
ണവും അതിന്റെ സുവിശേഷീകരണത്തിന്റെ 
ഭാവരൂപങ്ങളും അപ്പസ്തോലിക മായ സഭ വി. 
പത്രോസിന്റെ പിന്‍ഗാമിയായ സാര്‍വത്രിക 
സഭാദ്ധ്യക്ഷനോട്‌ ചേര്‍ന്ന്‌ നില്‍ക്കേണ്ട തിന്റെ 
അനിവാര്യതയും ഹൃദിസ്ഥമാക്കി മലങ്കര സഭയെ, 
അതിന്റെ ഒരു ചെറുരൂപത്തിലാണെങ്കിലും, 
സാര്‍വ്വ്രതികതയില്‍ ഉറപ്പിച്ച മലങ്കര സ്നേഹി 
പുണ്യപിതാവ്‌ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി നമുക്ക്‌ തുടര്‍ന്നും മാദ്ധ്യസ്ഥം 
വഹിക്കട്ടെ. പിതാവിന്റെ ഒരു വാഗ്ദാനം 
ഇപ്രകാരമാണ്‌ “ഞാന്‍ മരിച്ച്‌ സ്വര്‍ഗ്ഗത്തി 
ലെത്തിയ ശേഷവും ഈ ഐക്യര്പസ്ഥാന 


ആ 
Sl aad 


E 


9 


ത്തിനുവേണ്ടി പ്രാര്‍ത്ഥിച്ചു കൊണ്ടിരിക്കും.” വന്ദ്യ 


പിതാവ്‌ നല്‍കിയ വാഗ്ദാനം സത്യമാണെന്ന്‌ നാം 
ജീവിതത്തില്‍ അനുഭവിച്ചറി യുന്ന നാളുകളാണിവ. 
മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ 
പ്രേഷിത മേഖലകളും സംവിധാനങ്ങളും 
കുടുംബങ്ങളും ഈ സ്വര്‍ഗ്ഗീയ പ്രഭയിലും 
മധ്യസ്ഥതയിലും മുന്നേറുന്നത്‌ നാം കണ്ടുകൊണ്ടി 
രിക്കുകയാണ്‌. ഇപ്പോള്‍ നാം മലങ്കര കാത്തലിക്‌ 
യൂത്ത്‌ മൂവ്മെന്റിന്റെ സഭാസംഗമത്തില്‍ 
സംബന്ധിക്കുകയാണ്‌. മേല്‍പറഞ്ഞ ചരിധ്രത 
ത്തിന്റെ സൂചനകളില്‍ നിന്ന്‌ മാറി സഞ്ചരിക്കുവാന്‍ 
സഭയിലെ ഒരു ശുശ്രൂഷാ വേദിക്കും സാധിക്കു 
കയില്ല എന്നു മാത്രമല്ല ആ വഴിയേ മുന്‍പോട്ടു 
പോകുക അവരുടെ നിയോഗങ്ങള്‍ക്കനുസരിച്ചാണ്‌ 
എന്നതാണ്‌ ഈ ദിശാബോധം നമുക്ക്‌ നല്‍കുന്ന 
പാഠം. എം.സി.വൈ.എം. മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭ യുടെ ശബ്ദമാണ്‌. യുവജന 
സാക്ഷ്യമാണ്‌. ഇതൊരു സംഘടനയുടെ പരിവേഷ 
ത്തില്‍ കാണപ്പെടുന്നുണ്ടെങ്കിലും സംഘാതാ 
ത്മകമായ സുവിശേഷത്തിന്റെ മുന്നേറ്റമാണ്‌. 
സുവിശേഷീകരണത്തെക്കുറിച്ച്‌ നമ്മുടെതന്നെ 
്രമുഖനായ ഒരു സാഹിത്യകാരന്‍ ഒരിക്കല്‍ 
എന്നോടുപറഞ്ഞു, പിതാവേ സുവിശേഷവല്‍ 
ക്കരണം എന്നതിനേക്കാള്‍ ലളിതവും ഹൃദയത്തെ 


www.malankaralibrary.com 


തൊടുന്നതുമാണ്‌ സുവിശേഷീകരണം എന്ന 
വാക്ക്‌. അതുകൊ ണ്ടാണ്‌ ഞാന്‍ ഈ 
സുവിശേഷീകരണമെന്ന വാക്ക്‌ ഉപയോഗിക്കുക. 
സുവിശേഷീകരണമെന്നത്‌ സുവിശേഷം കൊണ്ട്‌ 
ആരെയെങ്കിലും അധീന പ്പെടുത്തുക എന്നതിനേ 
ക്കാള്‍ സുവിശേഷത്തെ സ്പര്‍ശിക്കുന്നതിനുള്ള, 
സുവിശേഷം ഈ വ്യക്തികളെ സ്പര്‍ശിക്കുന്ന 
തിനുള്ള വേദികള്‍ തയ്യാറാക്കുക എന്നതാണ്‌. ആ 
വ്യക്തിക്ക്‌ സുവിശേഷത്തെ താല്‍പര്യപൂര്‍വ്വം 
കാണാന്‍ ആഗ്രഹമുണ്ടെങ്കില്‍ അതിന്‌ സാധ്യത 
യൊരുക്കുക. സ്വാതന്ത്യത്തോടെ തീരുമാനമെടു 
ക്കുന്നതിന്‌ ആ വ്യക്തിയെ മാനിക്കുക. നിര്‍ബന്ധ 
ബുദ്ധിയോടെ ആരെയും സുവിശേഷത്തിലേക്ക്‌ 
മുഖം ചേര്‍ത്ത്‌ വയ്ക്കുവാന്‍ ആരും ശ്രമിക്കരുത്‌. 
ശ്രമിക്കേണ്ട ആവശ്യമില്ല. M1 ദൈവവചനം 
പ്രസംഗിക്കുക. അതിന്റെ ഫലം പരിശുദ്ധാത്മാവ്‌ 
നല്‍കട്ടെ. എം.സി.വൈ.എം.-ന്റെ സഭാസംഗമ 
വേദിയില്‍ നില്‍ക്കുമ്പോള്‍ സഭയിലെ സുവിശേ 
ഷീകരണത്തിന്റെ ശക്തമായ ഭാവം മനുഷ്യ 
ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ യൌവന 
യുക്തമായ ഭാവ മേതാണ്‌, യുവത്വമാണ്‌, youthful- 
Ness. നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ യുവത 
അതിന്റെ പ്രതിനിധികളാണ്‌ സഭാസംഗ 
മത്തില്‍ എം. സി. വൈ. എം. കൂടിവരവില്‍ സംബ 
ന്ധിക്കുക. 90 വര്‍ഷം പൂര്‍ത്തിയാക്കുന്ന മലങ്കര 
യിലെ ഐക്യപ.പസ്ഥാനത്തിന്‌ നമ്മുടെ 
യുവതീയുവാക്കള്‍ക്ക്‌ പുതിയൊരു ആവേശം 
കൊടുക്കാന്‍ സുവിശേഷത്തോടു ചേര്‍ന്ന്‌ 
നില്‍ക്കുന്ന ഒരു മുന്നേറ്റം നടത്തിയാല്‍ കഴിയും. 
നമ്മള്‍ ഒരു യുവജന സംഘടനയോ ഉപവി 
്രവര്‍ത്തന ങ്ങള്‍ നടത്തുന്ന ഒരു സാമൂഹിക 
വിഭാഗമോ അല്ല. ഏകവും വിശുദ്ധവും ശ്ലൈഹീ 
കവും സാര്‍വത്രിക മായ സ്വഭാവത്തോടുകൂടി 
കര്‍ത്താവിന്റെ രക്ഷാകരപദ്ധതി ഇന്ന്‌ മലങ്കരയില്‍ 
തുടരുന്ന കത്തോലിക്കാ സഭാസമൂഹമാണ്‌. 
ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന്‌ 
പ്രാര്‍ത്ഥിക്കുകയും ബലഹീനരായ ഞങ്ങളുടെ 
മേല്‍ കരുണ ചെയ്യണമേ എന്ന്‌ അപേക്ഷി 
ക്കുകയും മനുഷ്യ പ്രീതിയുള്ള ദൈവമേ എന്ന്‌ 
വിളിച്ച്‌ പ്രാര്‍ത്ഥി ക്കുകയും നിന്റെ സ്വരൂപത്തോട്‌ 
കാരുണ്യം കാട്ടണമെന്ന്‌ അപേക്ഷിക്കുകയും 
ചെയ്യുന്ന ഒരു സഭാസമൂഹമാണ്‌ നാം. ദൈവ 
രാജ്യത്തിന്‌ മുന്നോടിയായി സഭയായി ജീവിക്കു 
ന്നവരാണ്‌. ഇതിന്‌ പുതിയ ഭാവമേകാന്‍ സാക്ഷ്യ 
മേകാന്‍ 90-00 വര്‍ഷത്തിലെ മലങ്കര കത്തോലി 
ക്കാസഭയിലെ യുവജനങ്ങള്‍ പ്രതിജ്ഞയെടു 
ക്കുന്ന വേളയിലാണ്‌ സഭയുടെ തലവനും 
പിതാവുമെന്ന നിലയില്‍ ഞാന്‍ നിങ്ങളോട്‌ 
സംവദിക്കുക, സംസാരിക്കുക. കൊടി ആകാശ 
ത്തേക്ക്‌ എറിഞ്ഞ്‌ ആവേശം കാട്ടുന്ന മുദ്രാവാക്യം 
വിളിച്ച്‌ ഇളക്കി മറിക്കുന്ന, വലിയ റാലി നടത്തി 
ഗ്വകമ്പനം കൊള്ളിക്കുന്നു, കാലത്തിന്റെ 
അപ്പുറത്തേക്ക്‌ നാം സുവിശേഷീ കരണത്തിന്റെ 


ഒക്ടോബര്‍ 2020 —— 


പ്രതിധ്വനി ഉയര്‍ത്തുന്നതിനു പ്രതിജഞാബദ്ധരായ 
ഒരു സഭാസമൂഹമാണ്‌. അടുത്ത പത്തു വര്‍ഷം ഈ 
സഭ ഏത്‌ ദിശയില്‍ മുന്നേറുമെന്ന്‌ നിര്‍ണ്ണയിക്കാന്‍ 
ആര്‍ജ്ജവത്വമുള്ള സഭാസമൂഹത്തിന്റെ ഒരു 
ഘടനാ വിശേഷത്തോ ടാണ്‌ ഞാന്‍ സംസാരിക്കുക. 
കര്‍ത്താവിനെ മുന്‍നിര്‍ത്തിക്കൊള്ളുക, സഭയെ 
മുറുകെ പിടിക്കുക, സമൂഹത്തില്‍ സുവിശേഷത്തെ 
നാം സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ട യുവജന 
ങ്ങളെ, ഈ പരിശുദ്ധാത്മ നിയോഗം ഏറ്റവും 
സമര്‍പ്പണ ബുദ്ധിയോടെ, ഏറ്റവും സാഹോദര്യ 
ത്തോടെ എല്ലാ വരെയും ഉള്‍ക്കൊളളുന്ന സ്വഭാവ 
സമീപനത്തോടെ ചേര്‍ത്ത്‌ യേശുവിന്റെ നാമത്തില്‍ 
നമുക്ക്‌ മുന്നേറാം. അതിന്‌ പരിശുദ്ധത്മാവ്‌ നിങ്ങളെ 
സഹായിക്കട്ടെ. 


മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ജന്മനാടായ 
മാവേലിക്കരയില്‍ പുനരൈക്യത്തിന്റെ നവതി 
ആഘോഷിക്കുമ്പോള്‍ കോവിഡ്‌-19 എന്ന മഹാമാരി 
ലോകം ആസകലമുള്ള, മാവേലിക്കരയുള്‍പ്പെടെ 
യുള്ള ഭൂപ്രദേശത്തെ അറസ്റ്റ്‌ ചെയ്തിരിക്കുമ്പോള്‍, 
ലോക്‌ ഡൌണില്‍ നമ്മള്‍ നില്‍ക്കുമ്പോള്‍, പരിമിതി 
കളുടെ നടുവില്‍ നില്‍ക്കുമ്പോള്‍, ലോകത്തോടു 
ഒരു സത്യം പറയുന്നു, യേശുക്രിസ്‌ തുവിന്റെ 
സ്നേഹം, പിരിമിതപ്പെടുത്താത്ത സ്നേഹം 
അതിന്റെ സാക്ഷികളാണ്‌ ഞങ്ങള്‍. വിശുദ്ധ മദര്‍ 
തെരേസായൊടു ചേര്‍ന്ന നമുക്ക്‌ പറയാം “യേശു 
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിര്‍ബ്ബന്ധി 
ക്കുന്നു” ദൈവത്തെക്കുറിച്ച്‌ പറയാന്‍, സ്നേഹ 
ത്തെക്കുറിച്ച്‌ സാക്ഷ്യപ്പെടുത്തുവാന്‍, കാരുണ്യ 
പൂര്‍വ്വം ഇടപെടുവാന്‍. 90-90 വാര്‍ഷികത്തില്‍ ഈ 
സഭാതല സംഗമത്തില്‍ നമ്മള്‍ ഒത്തുചേരുമ്പോള്‍, 
നമ്മുടെ ഭ്ര്രാസനത്തിന്റെ അധിപനായ ഡോ. 
ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ മെത്രാപ്പോലീത്താ 
യോടും ഈ ഭദ്രാസനത്തിലെ പ്രിയപ്പെട്ട വൈദിക 
സഹോദരങ്ങളോടും സമര്‍പ്പിതരോടും, ഏറ്റവും 
പ്രിയപ്പെട്ട കുടുംബങ്ങളോടും ഇപ്പോള്‍ ഇവിടെ 
സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ മലങ്കര സഭയിലെ 
യുവതീയുവാക്കന്മാരോടും എനിക്കുള്ള സ്നേഹം 
അറിയിക്കുന്നു. നിങ്ങള്‍ ഏറ്റെടുത്ത്‌ നടത്തുന്ന 
വലിയ സാക്ഷ്യത്തിനു പരിശുദ്ധാത്മാവ്‌ ബലം 
തരട്ടെ. എല്ലാ കൃപകള്‍ക്കായും പ്രാര്‍ത്ഥിക്കുന്നു, 
എല്ലാം ആശംസകളും നേരുന്നു. നമുക്ക്‌ ഒരുപാട്‌ 
ദൂരം യാത്ര ചെയ്യാനുണ്ട്‌, ഒരുപാട്‌ കാര്യങ്ങള്‍ വന്ദ്യ 
പിതാവിന്റെ പക്കല്‍ നിന്ന്‌ ഇനിയും പഠിക്കു 
വാനുണ്ട്‌. മലങ്കര സഭയുടെ ഈ സൂര്യതേജസ്സിന്റെ 
മുന്‍പില്‍ പ്രണാമം അര്‍പ്പിച്ചുകൊണ്ട്‌ 91-90 
വയസ്സിലേക്ക്‌ നമുക്ക്‌ (പവേശിക്കാം. ദൈവം 
അനുഗ്രഹിക്കട്ടെ! 


DALON 


www.malankaralibrary.com 


ഒ്രസ്തവ— ഒക്ടോബര്‍ 2020 


റി നലന്നി അ 
YO Coy WN wig 


| 


2 


nlf 
al? 


Ue 


സെപ്റ്റംബര്‍ 5, 2020 


ഒദദെപത്തിന്റെ തിരുനാമത്തിനു സ്തുതിയുണ്ടാ 
യിരിക്കട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 
യുടെ പുനരൈക്യ ശുശ്രൂഷയുടെ നവതിയാഘോഷ 
ങ്ങളോടു അനുബന്ധിച്ച്‌ മാവേലിക്കരയില്‍ നമ്മുടെ 
സഭയുടെ അമ്മമാരുടെ പ്രതിനിധികളായി നിങ്ങള്‍ 
ഒരുമിച്ച്‌ കൂടിയിരിക്കു മ്പോള്‍ സന്തോഷത്തോടെ 
നമ്മുടെ എല്ലാ അമ്മമാരെയും സഭയുടെ നാമത്തില്‍ 
നാം അഭിവവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാക്കളേ, 
വലിയ സന്തോഷത്തോടെ കൂടിയാണ്‌ നിങ്ങളുടെ 
സാന്നിധ്യം ഞാന്‍ കാണുന്നത്‌, സഭ ഒന്നായി കാണു 
ന്നത്‌. Malankara Catholic Mothers' Forum എന്ന പേരില്‍ 
നമ്മുടെ അമ്മമാരുടെ ഒരു സംഘമവേദി പ്രേഷിത 
ശുശ്രൂഷാ വേദിയായി സഭയില്‍ ഈദ്യോഗികമായി 
ഉദ്ഘാടനം ചെയ്യപ്പെട്ടു വലിയവനായ ദൈവം അതിന്‌ 
എന്നെ ഉപയോഗപ്പെടുത്തിയെന്നുള്ളത്‌ നന്ദിയോടെ 
k ഓര്‍ക്കുകയാണ്‌. Malankara Catholic Mothers' Forum 

5 അമ്മമാരുടെ നമ്മുടെ സഭാതലത്തിലുള്ള പൊതുവേ 

E ദിയാണ്‌. അതിന്റെ രൂപത ഘടകങ്ങള്‍ പല പേരില്‍ 

p അറിയപ്പെട്ടു എന്നാല്‍ Malankara Catholic Mothers' 

& Forum എന്ന്‌ ഒദ്യോഗികമായി തുടര്‍ന്ന്‌ അറിയപ്പെടു 

w വാന്‍ വേണ്ടിവരുന്ന ക്രമീകരണങ്ങള്‍ ചെയ്തു വരി 

L കയാണ്‌. എല്ലാ ഭാവുകങ്ങളും എല്ലാ അനുഗ്രഹ 

[ഴു ങ്ങളും നേരുന്നു. “അമ്മയെപ്പോലെ” എന്ന്‌ നാം വിശേ 

he ഷിപ്പിച്ചു പറയുന്ന അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന, 

e അമ്മയെപ്പോലെ കരുതല്‍ വേണം. അമ്മയെപ്പോലെ 

e കാത്തിരിക്കുന്നു. അമ്മയെപ്പോലെ ഒരുങ്ങിയിരിക്കുന്നു 

& എന്നൊക്കെ പറയുമ്പോള്‍ അമ്മയോടു ചേര്‍ത്ത്‌ പറ 

6 യുന്ന ഒരു കാര്യമുണ്ട്‌. കാര്യ ക്രമമുണ്ട്‌. എന്താണ്‌? 

rt / അമ്മ ഓര്‍മ്മയുള്ളവളാണ്‌. അമ്മ കരുതല്‍ ഉള്ളവ 

a ` ളാണ്‌. നമ്മുടെ സഭയെ സംബന്ധിച്ച്‌ നമ്മുടെ ഗ്രാമ 

& അന്തരീക്ഷത്തില്‍ വളര്‍ന്നു വന്ന എപ്പോഴും ഗ്രാമങ്ങ 

« A ളില്‍ ഭൂരിഭാഗം വിശ്വാസികള്‍ ജീവിക്കുന്ന ഒരു സാഹ 
e ചര്യം. നമ്മുടെ കുടുംബങ്ങളില്‍ ദൈവവിശ്വാസം നില 
E നിര്‍ത്തുന്നതിന്‌, പ്രാര്‍ത്ഥനാരുപി നിലനിര്‍ത്തുന്നതിന്‌. 
ഏറെ സഹായകമായി നിന്നിട്ടുള്ളത്‌ അമ്മയെപ്പോലെ 

എന്ന മാതൃഭാവമാണ്‌. പ്രാര്‍ത്ഥിക്കുന്ന, ഉപവസിക്കു 

i ന്ന, വേദപുസ്തകം വായിക്കുന്ന, കുഞ്ഞുനാളില്‍ 
പ്രാര്‍ത്ഥിക്കാനും പഠിക്കുന്നതും, സണ്‍ഡേ സ്കൂളില്‍ 
പോകുമ്പോള്‍ പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാം 

എല്ലാം അമ്മമമാരുടെയൊരു അടുപ്പമാണ്‌. നമ്മെ 

ഏറെ സഹായിച്ചിട്ടുണ്ട്‌. അമ്മയെപ്പോലെ കരുതുമ്പോ 

ഴാണ്‌, അമ്മയെപ്പോലെ സ്നേഹമുള്ള കുടുംബങ്ങള്‍ 

ജനിക്കുന്നത്‌. സ്നേഹമുള്ള കുടുംബങ്ങള്‍ കൂടി വരു 

[ മ്പോഴാണ്‌ ഇടവക സ്നേഹത്തിന്റെ കൂട്ടായ്മയായി 


www.malankaralibrary.com 


ആകുന്നത്‌. അങ്ങനെയുള്ള സ്നേഹമുള്ള ഇടവ 
കള്‍ ഒരുമിച്ച്‌ വരുമ്പോഴാണ്‌ സ്നേഹമുള്ള സഭ 
ലോകത്തില്‍ കാണുന്നത്‌. 2019-ലെ നമ്മുടെ രണ്ടാ 
മത്തെ സഭാതല അസംബ്ലിയില്‍ പ്രത്യേക വിഷയ 
മായിയെടുത്തത്‌ കൃപ നിറയുന്ന കുടുംബങ്ങള്‍ 
എന്ന വിഷയമാണ്‌. കൃപ നിറയുന്ന കുടുംബങ്ങള്‍ 
അവിചാരിതമോ ആകസ്മികമോ എന്നതിനെക്കാള്‍ 
ദൈവ പരിപാലനയില്‍ നമ്മുടെ ഈ പ്രബോധന 
ത്തിന്‌ സ്വര്‍ഗ്ഗത്തിന്റെ ഒരു സാധുകരണം കൂടി 
ലഭിച്ചു. നമ്മള്‍ ഈ അടുത്ത കാലത്ത്‌ ഗാര്‍ഹിക 
സഭയെന്ന്‌ (domestic church) വീടിനെക്കുറിച്ച്‌ കൂടു 
തല്‍ പറയുന്നത്‌ ഈ കൊറോണയുടെ കാല 
ത്താണ്‌. ദൈവാലയത്തിലെ ആരാധന മുടങ്ങിയ 
പ്പോള്‍ നമ്മള്‍ പറഞ്ഞു നമ്മള്‍ വീട്ടിലെ പള്ളിയെ 
നോക്കണം വീട്ടിലെ പള്ളി സജ്ജീവമാകണം. 
ഗാര്‍ഹിക സഭ സജ്ജീവമാകണമെന്ന്‌ നാം ആഗ്ര 
ഹിച്ചു. അതിനു കാരണം കൊച്ചു കുടുംബങ്ങള്‍ 
ആണ്‌ ഈ സഭയുടെ അടിസ്ഥാന ഘടകം. വീണ്ടും 
ഇവിടെയോര്‍ക്കുന്നത്‌ അമ്മയെപ്പോലെ ഒരുക്കവും 
കരുതലും സ്നേഹവും കാരുണ്യവുമുള്ള ഒരു 
Preparation ശ്രദ്ധാപൂര്‍വൃമായ ഒരുക്കം, കൃപ നിറ 
യുന്ന കുടുംബങ്ങള്‍ ഉണ്ടകാന്‍ ആവശ്യമാണ്‌. 
നമ്മുടെ അമ്മമാരുടെ മുന്‍പില്‍ നമുക്ക്‌ കരങ്ങള്‍ 
കൂപ്പാന്‍ നമുക്ക്‌ ഒരായിരം കാരണങ്ങള്‍ ഉണ്ട്‌. 
ഓദ്യോഗികമായ വലിയ പഠനമോ വലിയ ഡിഗ്രിക 
ളോയൊന്നും സമ്പാദിക്കേണ്ടാ, പഠിച്ചിട്ടില്ലായെ 
ങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ച്‌ കണ്ണുകൊണ്ട്‌ 
സംസാരിക്കാനും കാതുകൊണ്ട്‌ സംസാരിക്കാനും 
മുഖംകൊണ്ട്‌ എഴുതാനും ഒക്കെ നമ്മുടെ അമ്മ 
മാര്‍ക്കും കഴിയും. കണ്ണിന്റെയും പുഞ്ചിരിയുടെയും 
കരുതല്‍ എന്താണെന്ന്‌ നമ്മളെ പഠിപ്പിച്ചിട്ട്‌ ഉള്ളത്‌ 
നമ്മുടെ അമ്മയുടെ മുഖമാണ്‌. മറക്കാന്‍ പഠിപ്പിച്ച 
തും വിട്ടുകളയണമെന്ന്‌ നമ്മെ ഓര്‍മ്മപ്പെടുത്തു 
ന്നതും അമ്മയാണ്‌. കൃപ നിറയുന്ന കുടുംബങ്ങ 
ളുടെ കാവല്‍ ഏല്‍പ്പിച്ചിരിക്കുന്നത്‌ വാസ്തവ 
ത്തില്‍, കുടുംബത്തിലെ പിതാക്കന്മാരോടുള്ള 
ബഹുമാനം നിലനിര്‍ത്തികൊണ്ട്‌ പറയട്ടെ, മാതാ 
ക്കളെയാണ്‌. നമ്മുടെ മാതാക്കള്‍, നമ്മുടെ കൊച്ച്‌ 
പ്രാര്‍ത്ഥനയോഗങ്ങള്‍, വീട്ടിലെ കൊച്ച്‌ പ്രാര്‍ത്ഥനാ 
കൂട്ടങ്ങള്‍, സന്ധ്യാവേളയിലെ പ്രാര്‍ത്ഥന, അമ്മ 
മാരും മാറി നിന്നിരുന്നുയെങ്കില്‍ അതിന്റെ അനു 
ഭവം എന്താകുമായിരുന്നു? ഇതിന്റെ അടിസ്ഥാന 
ശുശ്രൂഷ ചെയ്ത്‌ അമ്മമാരാണ്‌. പുനരൈക്യ 
പ്രസ്ഥാനത്തിന്റെ നവതിയുമായി ബന്ധപ്പെട്ട്‌ മല 
HO കാത്തലിക്‌ മര്രര്‍സ്സ്‌ ഫോറം മാവേലിക്കരയില്‍ 
സമ്മേളിച്ചിരിക്കുമ്പോള്‍ ഒരു ചിത്രം ചൂണ്ടി കാണിച്ച്‌ 
ഞാന്‍ അവസാനിപ്പിക്കാം. 1930 സെപ്തംബര്‍ 
മാസം ഇരുപതാം തീയതി നമ്മുടെ പിതാവ്‌ ദൈവ 
ദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി കൊല്ലത്തു 
വച്ച്‌ പരി.സിംഹാസനം നിയോഗിച്ച ബിഷപ്പ്‌ അലോ 
ഷ്യസ്‌ ബെന്‍സിംഗര്‍ മരിയ തിരുമേനിയുടെ 
മുന്‍പാകെ സത്യപ്രതിജ്ഞ ചെയ്ത കത്തോലിക്കാ 
വിശ്വാസത്തില്‍ കത്തോലിക്കാസഭയിലേക്ക്‌ പ്രവേ 
ശിച്ചു. പിറ്റേ ദിവസം അവിടെ വി.കുര്‍ബാന ഇരു 


ഒക്ടോബര്‍ 2020 —— 


പത്തി ഒന്നാം തീയതി അര്‍പ്പിച്ചു. പിന്നീട നാം പിതാ 
വിനെ കാണുന്നത്‌ തന്റെ മാതാപിതാക്കളുടെ 
മുന്‍പില്‍ അംശവസ്ത്രവുമായി മുട്ടുകുത്തി നിന്ന്‌ 
അനുഗ്രഹം സ്വീകരിക്കുന്ന പുണ്യ പിതാവിനെ 
യാണ്‌. വളരെ ഹൃദ്യമായി ഉള്ള ഒരു കാഴ്ചയായി 
ഫോട്ടോയിലെ ആ ഒരു ചിത്രം എപ്പോഴും എന്റെ 
മനസ്സിന്റെ ബന്ധത്തെ ശുദ്ധീകരിക്കാറുണ്ട്‌. തന്റെ 
പിതാവിനെയും മാതാവിനെയും കത്തോലിക്കാ 
വിശ്വാസത്തില്‍ സ്വീകരിച്ച്‌ വി.കുര്‍ബാന അര്‍പ്പിച്ച്‌ 
അവരുടെ മുന്‍പില്‍ മുട്ടുകുത്തി നില്‍ക്കുന്ന അവ 
രുടെ അനുഗ്രഹം ചോദിച്ചു വാങ്ങുന്ന മകനായ 
മഹാപുരോഹിതന്‍. കൃപ നിറയുന്ന കുടുംബത്തി 
ന്റെ നേര്‍ക്കാഴ്ചയാണ്‌. അനുഗ്രഹിക്കുവാന്‍ കര 
ങ്ങള്‍ പൊക്കുവാന്‍ കെല്‍പ്പുള്ള ഒരു മാതാവും 
പിതാവും മഹാപുരോഹിതനായ തങ്ങളുടെ മകനെ 
അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച നമുക്ക്‌ ഒരു വെല്ലു 
വിളിയായി, ഒരു നിയോഗമായി സ്വീകരിക്കാം. 
നമ്മുടെ കുടുംബങ്ങളില്‍ യേശു കര്‍ത്താവ്‌ ഒന്നാം 
സ്ഥാനം വഹിക്കട്ടെയെന്ന്‌ പിതാവ്‌ നമ്മോടു പറ 
ഞ്ഞിട്ടുളളത്‌. നമുക്ക്‌ ഓര്‍ക്കാം. ഈ അനുഗ്രഹീത 
മായ നവതിയാഘോഷവേളയില്‍ ഇപ്രകാരം അമ്മ 
മാരുടെ സംഗമത്തില്‍ നിങ്ങളോടു ചേര്‍ന്നു നില്‍ക്കു 
മ്പോള്‍ പ്രിയപ്പെട്ട അമ്മമാരെ, (പാര്‍ത്ഥന 
കൊണ്ടും, ഉപവാസം കൊണ്ടും നിങ്ങളുടെ സാക്ഷ്യ 
കൊണ്ടും സഭയെ ബലപ്പെടുത്തുവാന്‍ നിങ്ങള്‍ മറ 
ക്കരുതേ എന്ന ഒരു അപേക്ഷയാണ്‌ എനിക്കുള്ളത്‌. 
ദൈവവിളികള്‍ വര്‍ദ്ധിക്കുന്നതിന്‌ നിങ്ങളുടെ കണ്ണു 
നീര്‍ നിങ്ങളുടെ പ്രാര്‍ത്ഥന, നിങ്ങളുടെയൊരു 
തലോടല്‍ സഹായിക്കും. ക്ലേശമുണ്ടാകുമ്പോള്‍ 
മടുപ്പ്‌ പറയുന്ന ആത്മാക്കളോട്‌ ധൈര്യം കൊടു 
ക്കുവാന്‍ നിങ്ങളുടെ ഉറപ്പുള്ള വിശ്വാസമുള്ള 
സാക്ഷ്യത്തിന്‌ സാധിക്കും. നമ്മുടെ സഭയുടെ ബല 
മായി നിങ്ങള്‍ അമ്മമാര്‍ മുന്നേറുക. ദൈവം നിങ്ങ 
ളുടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. 
ഭര്‍ത്താവും, മക്കളും, അതിഥികളും ഭക്ഷണം കഴി 
ച്ചാലും, അടുത്ത ഭക്ഷണത്തിന്‌ ഒരുങ്ങി വന്നാലും 
അതിന്റെ മുന്‍പിലത്തെ ഭക്ഷണം മുതല്‍ വെടിഞ്ഞ്‌ 
ഇല്ലാത്ത വിവരം ആരോടും പറയാതെ അടുത്ത 
ഭക്ഷണത്തിനായി ഒരുക്കം നടത്തുന്ന അമ്മമാരുടെ 
കരുതല്‍ അല്പമായി നഷ്ടമാകുന്നുവെങ്കിലും 
ഏറെ നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്‌. കൃപ നിറയുന്ന 
കുടുംബങ്ങളായി നമ്മുടെ സഭയിലെ എല്ലാ കുടും 
ബങ്ങളെയും ഒരുക്കുന്നതിന്‌ പ്രിയപ്പെട്ട മാതാക്കളെ 
നിങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം ഉപകരിക്കട്ടെ. 
എല്ലാ അമ്മമാരോടും നമ്മുടെ സഭയുടെ ആദരവും 
നന്ദിയും സന്തോഷത്തോടെ ഞാന്‍ അറിയിക്കുന്നു. 
നിങ്ങള്‍ ഞങ്ങള്‍ക്ക്‌ വലിയ ബലമാണ്‌. നിങ്ങള്‍ 
നമ്മുടെ സഭയ്ക്ക്‌ വലിയ കരുത്താണ്‌. ഇനിയും 
അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആമ്മേന്‍ 


DALLON 


www.malankaralibrary.com 


അല്മായ സംഗമം 


സെപ്റ്റംബര്‍ 12, 2020 


സഭാജീവിതത്തില്‍ ഒരു പുതിയ കാലഘട്ട 
ത്തിലേക്ക്‌ (പവേശിക്കുന്ന മലങ്കര സുറിയാനി 
കത്തോലിക്ക സഭ, അതിന്റെ പുനരൈക്യ ശുശ്രൂ 
ഷയുടെ നവതിയാഘോഷങ്ങളുടെ നടുവിലാണ്‌. 
പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ 90-ാം വാര്‍ഷികം 
സഭാസംഗമമായി മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
യുടെ ജന്മസ്ഥലമായ മാവേലിക്കരയില്‍ ആഘോ 
ഷിക്കുമ്പോള്‍ അതിന്റെ ഭാഗമായി മലങ്കര കാത്ത 
ലിക്ക്‌ അസോസിയേഷന്റെ സഭാതലസംഗമം നട 
ക്കുമ്പോള്‍ അതിനു ആശംസയും അനുഗ്രഹ 
ങ്ങളും നേരാന്‍ സഭയുടെ പിതാവ്‌ എന്ന നിലയില്‍ 
എനിക്ക്‌ അതിയായ സന്തോഷമുണ്ട്‌. 90 വര്‍ഷം 
ഈ അപ്പസ്തോലിക സഭ രണ്ടായിരം വര്‍ഷത്തെ 
ചൈതന്യത്തിന്റെ പിന്‍ബലത്തോടുകൂടി ഒരു 
പുതിയ സമര്‍പ്പണത്തിലേക്കു പ്രവേശിച്ചപ്പോള്‍ 
നാളിതുവരെ നമ്മെ വഴി നടത്തിയ പരമ കാരുണ്യ 
വാനായ ദൈവം തുടര്‍ന്നും തന്റെ പരിശുദ്ധാത്മാവ്‌ 
വഴി നമ്മെ വഴി നടത്തട്ടെ, ബലപ്പെടുത്തട്ടെയെന്ന്‌ 
പ്രാര്‍ത്ഥിക്കുന്നു. ഭാഗ്യസ്മരണാര്‍ഹനും പുണ്യച 
രിതനുമായ ദൈവദാസന്‍ ആര്‍ച്ച്‌ ബിഷപ്പ്‌ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനി സഭാശാസ്ത്രത്തിന്റെ 
വിവിധ സമീപനങ്ങള്‍ പ്രാര്‍ത്ഥിച്ചും പഠിച്ചും മനനം 
ചെയ്തും സ്വാംശീകരിച്ച്‌ ദൈവസമ്പാദനത്തിന്റെ 
ഫലങ്ങളായി ഒന്നിപ്പിച്ച സഭാ നേതാവും മഹാപു 
രോഹിതനുമാണ്‌. പുണ്യപിതാവ്‌ പുനരൈക്യ 
പ്രസ്ഥാനത്തിന്റെ പ്രാരംഭ നാളുകളില്‍ അനേക 
കാര്യങ്ങളെ കുറിച്ച്‌ വ്യഗ്രചിത്തനായി എന്നാല്‍ 
ദൈവശാസ്ത്രബോധത്തില്‍ ഉറച്ച്‌ നിന്ന്‌ മുന്നേറി 
യപ്പോള്‍ പിതാവ്‌ ദൈവത്തോടു ചേര്‍ത്തുവച്ച ഒരു 
ഭാഗമാണ്‌. നമ്മുടെ കുടുംബനാഥന്മാരും കുടുംബ 
നാഥകളും സമൂഹത്തിന്റെ മുഖ്യധാരയില്‍ സഭാ 
പ്രതിനിധികളായി സംബന്ധിക്കണം. അക്കാലത്ത്‌ 
മലങ്കര കാത്തലിക്‌ കോണ്‍ഗ്രസ്സ്‌ എന്നൊരു 
പ്രസ്ഥാനത്തിന്‌ രൂപം നല്‍കുന്നതിനു അഭിവന്ദ്യ 
പിതാവ്‌ നേതൃത്വം നല്‍കിയെന്നുള്ളത്‌ പിതാവിന്റെ 
സഭാവീക്ഷണത്തെയും സഭാസമീപനത്തെയും 
വ്യക്തമാക്കുകയാണ്‌. അഭ്യസ്തവിദ്യരായ അക്കാ 
ലത്ത്‌ നമുക്ക്‌ ലഭ്യമായിരുന്ന അനേകം കുടുംബ 
നാഥന്മാരെ കൊണ്ട്‌ അദ്ദേഹം ആരംഭിച്ച 
ഈയൊരു പ്രസ്ഥാനം. മാരേട്ട്‌ ഫീലിപ്പോസ്‌ 
ജഡ്ജി ഉള്‍പ്പെടെയുള്ള പ്രധാന സഭാംഗങ്ങള്‍ 
നേതൃത്വം നല്‍കിയ മലങ്കരയിലെ കാത്തലിക്‌ 
കോണ്‍ഗ്രസ്സ്‌ എന്ന പ്രസ്ഥാനം. അതിന്റെ പുതിയ 


ഭാവത്തിലും രൂപത്തിലും നവതി; 
മ്പോള്‍ ഇന്ന്‌ മലങ്കര കാത്തലിക്ക്‌ അസോസിയേ 
ഷനായി വളര്‍ന്ന്‌ അത്‌ നില്‍ക്കുകയാണ്‌. 
പിതാവിന്റെ ദര്‍ശനം മലങ്കര കാത്തലിക്ക്‌ അസോ 
സിയേഷന്റെ സ്ഥാപനത്തോടു കൂടി ഒരു പുതിയ 
ഭാവത്തിലേക്ക്‌ പ്രവേശിച്ചുയെന്ന്‌ അര്‍ത്ഥം. മലങ്കര 
കാത്തലിക്ക്‌ അസോസിയേഷന്‍ നമ്മുടെ സഭയിലെ 
മുതിര്‍ന്ന സഭാമക്കളുടെ കുടുംബങ്ങളിലെ പ്രത്യേ 
കിച്ച്‌ കുടുംബനാഥന്മാരുടെ കൂടി വരവാണ്‌. നമ്മുടെ 
സഭയിലെ മാതാക്കള്‍ക്കായി സഭാതലത്തില്‍ ദേശീ 
യമായും അന്തര്‍ദേശീയമായും മദേഴ്സ്‌ ഫോറം 
നമ്മള്‍ ക്രമീകരിച്ചിട്ടുണ്ട്‌. മലങ്കര കാത്തലിക്ക്‌ 
മദേഴ്സ്‌ ഫോറം (MCMF) അത്‌ നിലവില്‍ വന്നു 
കഴിഞ്ഞു. സഭയുടെ പ്രാതിനിധ്യം സഭയുടെ സവി 
ശേഷമായ ഉത്തരവാദിത്വം സമൂഹ ജീവിതത്തില്‍ 
പ്രകടമാക്കുന്നതിന്‌ പ്രതീക്ഷാബദ്ധരായ ആളുക 
ളുടെ മുന്നേറ്റമാണ്‌. നമ്മുടെ എല്ലാ ഭ്രദാസനങ്ങ 
ളിലും ഈ പ്രസ്ഥാനം നിലവില്‍ വന്നു. ഞാന്‍ എം. 
സി.വൈ.എം. നെ സൂചിപ്പിച്ചതുപ്പോലെ ഒരു സംഘ 
ടനാതലത്തില്‍ പരിമിതമായി ചിന്തിക്കുമ്പോള്‍ 
അതിന്റെ അംഗബലത്തിലും അതിന്റെ സാധ്യത 


www.malankaralibrary.com 


യിലും പ്രത്യക്ഷമായ സാക്ഷ്യത്തിലും വൃത്യാസ 
മുണ്ട്‌. എന്നാല്‍ പ്രായപൂര്‍ത്തിയായ മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ അംഗമെന്ന നില 
യില്‍ ഈ സുവിശേഷ മുന്നേറ്റത്തെ കാണുമ്പോള്‍ 
അതിന്റെ മാനം വൃത്യസ്തമാവുകയാണ്‌. “എന്റെ 
സഭ്‌ My Church, My Beloved Malankara Syrian Catholic 
Church അത്‌ ഈ സമൂഹത്തിനു എന്ത്‌ കൊടുക്കാന്‍ 
കഴിയും എന്നു ചിന്തിക്കുന്നതിന്റെ ദൃശ്യമായ അട 
യാളമായി ഈ അസോസിയേഷന്‍ വളര്‍ന്നു 
കൊണ്ടിരിക്കുകയാണ്‌. കാലാകാലങ്ങളില്‍ സവിശേ 
ഷമായ നേതൃത്വം നല്‍കിയിട്ടുള്ള നമ്മുടെ കുടും 
ബനാഥന്മാര്‍ ഏറെ പേരും ഇപ്പോള്‍ മലങ്കര കാത്ത 
ലിക്ക്‌ അസോസിയേഷനില്‍ സജീവരാണ്‌. കമ്മീ 
ഷന്‍ ചെയര്‍മാന്‍ അഭിവന്ദ്യനായ മാവേലിക്കര 
രൂപത അദ്ധ്യക്ഷന്‍ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 
മെത്രാപ്പോലീത്താ തിരുമേനിയാണ്‌. അതിന്റെ 
ദേശീയ പ്രസിഡന്റ്‌ ശ്രീ. വി. പി. മത്തായി സാറിന്റെ 
നേതൃത്വത്തില്‍ വളരെ പ്രത്യേകതയാര്‍ന്ന 
പ്രവര്‍ത്തനങ്ങള്‍ നല്‍കികൊണ്ട്‌ ഇരിക്കുന്നു. സുവി 
ശേഷ അരുപി മുറുകെ പിടിച്ചുകൊണ്ട്‌ മലങ്കര സുറി 
യാനി കത്തോലിക്ക സഭയുടെ തനത്‌ സഭാശാ 
സ്ര്രത്തെ ഹൃദയത്തില്‍ പേറികൊണ്ട്‌ നമ്മുടെ 
കൂട്ടായ്മയുടെ ശൈലി അന്യമാകാതെ നിലനിര്‍ത്തി 
കൊണ്ടും സഭയെ സ്നേഹിക്കുന്ന വലിയ ആത്മീയ 
മുന്നേറ്റമായി നല്ല അനുഭവം എം. സി. എ സഭയ്ക്കു 
നല്‍കി. തൊണ്ണൂറാം വാര്‍ഷികത്തില്‍ എത്തി 
നില്‍ക്കുമ്പോള്‍ ശതാബ്ദിയിലേയ്ക്കുള്ള പത്തു 
വര്‍ഷം സഭയെ സജ്ജമാക്കുന്നതിന്‌ പിതാക്കന്മാ 


ഒക്ടോബര്‍ 2020 


രോടും, വൈദികരോടും, സമര്‍പ്പിതരോടും, യുവതി 
യുവാക്കന്മാരോടും, കുഞ്ഞുങ്ങളോടും ചേര്‍ന്ന്‌ മല 
HO കാത്തലിക്‌ അസോസിയേഷന്‍ ഒരു പുതിയ 
സഭാബന്ധം ഈഷ്മളമായ രീതിയില്‍ നമ്മുടെ സഭ 
യൊന്നായി നിറച്ച്‌ നല്‍കി. ഒരു പുതിയ മുന്നേറ്റ 
ത്തിനു നേതൃത്വം നല്‍കട്ടെ. എല്ലാ ഭാരവാഹിക 
ളെയും ഞാന്‍ അഭിനന്ദിക്കുന്നു. എല്ലാ ഭൂഖണ്ഡങ്ങ 
ളിലുള്ള നമ്മുടെ സഭാമക്കളെ അഭിവാദനം ചെയ്യു 
ന്നു. നമ്മുടെ ഭദ്രാസനങ്ങളില്‍ സജീവമായി 
പ്രവര്‍ത്തിച്ചു കൊണ്ടിരിക്കുന്ന എം. സി. എ. യുടെ 
ഭാരവാഹികളെയും അംഗങ്ങളെയും ഹൃദയപൂര്‍വ്വം 
ഞാന്‍ ദൈവസന്നിധിയില്‍ നന്ദിയോടെ ഓര്‍ക്കുന്നു. 
നിങ്ങളുടെ പ്രാര്‍ത്ഥനയും സഭാബന്ധവും നമ്മുടെ 
സഭയെ ഏറെ ബലപ്പെടുത്തട്ടെ. തൊണ്ണൂറാം 
വാര്‍ഷികമായി ബന്ധപ്പെട്ട്‌ ഈ നവതിയാഘോഷ 
വേളയില്‍ സഭാസംഗമായി നിങ്ങള്‍ ഒരുമിച്ച്‌ കൂടി 
യിരിക്കുമ്പോള്‍ സഭയുടെ പ്രാര്‍ത്ഥനയും ബന്ധവും 
അറിയിക്കുന്നതിനോടൊപ്പം സഭയുടെ ശുശ്രൂഷക 
ളെയും ശുശ്രൂഷിയായ എന്നെയും ഓര്‍ക്കണമേ 
യെന്ന്‌ സ്നേഹത്തോടു കൂടി ഞാന്‍ നിര്‍ദേശിക്കു 
ന്നു. മലങ്കര കാത്തലിക്‌ അസോസിയേഷന്റെ എല്ലാ 
(പവര്‍ത്തനങ്ങള്‍ക്കും പരിശുദ്ധാത്മാവിന്റെ 
ചൈതന്യം കൂടെയിരിക്കട്ടെയെന്ന്‌ പ്രാര്‍ത്ഥിച്ചു 
കൊണ്ട്‌ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ദൈവം 
അനുഗ്രഹിക്കട്ടെ! 


റൈറ്റ്‌ റവ. മാത്യു പൊന്‍മേലില്‍ 
കോര്‍ എപ്പിസ്‌കോപ്പ 


പത്തനംതിട്ട ഭ്രദാസനം 


666കെസ്തവ 


www.malankaralibrary.com 


oxen — 
Jal 10K മ S 


സന്യാസിനി സംഗമം 


ദൈം 


സമര്‍പ്പിത സമൂഹ അംഗങ്ങളുടെ പ്രതിനിധികള്‍ 
ഇപ്രകാരം ഒരുമിച്ച്‌ വന്ന്‌ നമ്മുടെ പുനരൈക്യ 
സ്ഥാനത്തിന്റെ നവതിയെക്കുറിച്ച്‌ ധ്യാനാത്മകമായി 
വിലയിരുത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും 
വലിയ സന്തോഷത്തോടും ആത്മ നിറവോടും 
നമ്മുടെ പുനരൈക്യപ്രസ്ഥാനത്തെ ദൈവസമക്ഷം 
സമര്‍പ്പിക്കുന്നതിലും അതിന്റെ ദൈവീകത നില 
നിര്‍ത്തുന്നതിലും വളര്‍ത്തുന്നതിലും നമ്മുടെ 
സമര്‍പ്പിതര്‍ വലിയ പങ്കു നിര്‍വഹിച്ചു. അത്‌ നമുക്ക്‌ 
അനുഗ്രഹമായി തുടരുന്നു, തുടരണമേയെന്നാണ്‌ 
നമ്മുടെ എല്ലാം ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ടാണ്‌ 
ഇന്ന്‌ പുനരൈക്യ നവതിയാഘോഷമായി ഇപ്ര 
കാരം ഒരു വലിയ സംഗമം ഒരു Virtual Platform-ല്‍ 
നമ്മുടെ ഭ്രദാസനത്തിന്റെ അധ്യക്ഷന്‍ അഭിവന്ദ്യ 
നായ മാര്‍ ഇഗ്നാത്തിയോസ്‌ പിതാവ്‌ നേതൃത്വം 
നല്‍കുന്നത്‌. രണ്ട്‌ കാര്യങ്ങള്‍ ഓര്‍മ്മയിലേക്ക്‌ വരു 
ന്നു. നമ്മുടെ വി.കുര്‍ബാനയുടെ നാല്‍ വരികള്‍, 
സുവിശേഷത്തിലെ കര്‍ത്താവിന്റെ ്രബോധന 
ത്തിന്റെ ഒരു ഭാഗം, നിലത്തു വീണഴിയുന്ന 
ഗോതമ്പ്‌. ഗോതമ്പ്‌ മണി അഴിയുന്നില്ലെങ്കില്‍ അതേ 
പടിയിരിക്കും അഴിയുന്നെങ്കിലോ അത്‌ ഫലം പുറ 
പ്പെടുവിക്കും. നിലത്തു വീണഴിയുന്ന ഗോതമ്പ്‌ 
മണികള്‍ ലോകത്തിന്‌ സന്യാസത്തിന്റെ പ്രാര്‍ത്ഥന 
നല്‍കുന്നതാണ്‌. അഴിയുന്നത്‌ അഴിഞ്ഞ്‌ ഇല്ലാതാ 
വാനല്ല, അഴിഞ്ഞ്‌ ഇല്ലാതാക്കുന്നതിനു മുന്‍പ്‌ 
പുതിയ ഉണ്ട പ്രാപിക്കുന്നതിനാണ്‌. നിലത്ത്‌ വീണ്‌ 
അഴിയണം അഴിഞ്ഞ്‌ പുതിയ ഭാവം സ്വീകരി 
ക്കണം. ഗോതമ്പ്‌ മണികള്‍ പഴുത്തു നില്‍ക്കു 
മ്പോള്‍ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ പവിഴ നിറ 
മാണ്‌, എന്ത്‌ മനോഹരമാണ്‌ ആ കാഴ്ച. അതേ 
പടി നിന്നാലോ അങ്ങനെ നില്‍ക്കുക യുള്ളു. 
എന്നാല്‍ അത്ഭുതകരമായൊരു കാര്യം അതിമനോ 
ഹരമായ സ്വര്‍ണ്ണ നിറമുള്ള ഗോതമ്പ്‌ മണി 
താഴേക്കു വീഴുമ്പോള്‍ അത്‌ ചെളിയിലേക്കാണ്‌ 
വീഴുന്നത്‌. ചെളി എന്നു പറയുമ്പോള്‍ ഈ ഗോതമ്പ്‌ 
മണിക്ക്‌ വീഴാനുള്ള സ്ഥലമിതാണോയെന്ന്‌ ഒരു 
സംശയം തോന്നും. എന്നാല്‍ അതില്‍ നിന്നുള്ള 


ഫലം കാണുമ്പോള്‍ ഇവിടെതന്നെയാണ്‌ വീഴേ 
ണ്ടത്‌ എന്ന്‌ മനസ്സിലാകും. സന്യാസ ജീവിതമെ 
ന്നത്‌ അതിന്റെ ഫലം കൊണ്ടു അറിയപ്പെടുന്ന 
യൊരു ജീവിതരീതിയാണ്‌. ഫലമെന്നു പറയുന്നത്‌ 
ഒരു ജോലിയില്‍ നിന്ന്‌ ലഭിക്കുന്ന ചില കാഴ്ചക 
ളെക്കുറിച്ചല്ല. ഒരു സമര്‍പ്പണം നടത്തുമ്പോള്‍ അതി 
ലുണ്ടാകുന്ന നന്മയുടെ സംസ്ക്കാരത്തെക്കുറിച്ചാ 
ണ്‌. ഇന്ന്‌ നിലത്ത്‌ വീഴാന്‍ ആര്‍ക്കാണു താത്പര്യം 
വീഴാന്‍ ആരെങ്കിലും സമ്മതിക്കുമോ, തോല്‍ക്കാന്‍ 
എനിക്ക്‌ മനസ്സില്ലയെന്നു പറയുന്നതുപ്പോലെ തോല്‍ 
ക്കാന്‍ എനിക്ക്‌ മനസ്സില്ലയെന്ന്‌ ഗോതമ്പ്‌ മണി കതി 
രിനോടു പറഞ്ഞാല്‍ എന്ത്‌ ചെയ്യും. നിലത്തു വീഴാ 
തെയെങ്ങനെയാണ്‌ ഇതൊന്ന്‌ അഴിയുന്നത്‌. മെഴു 
കുതിരി കത്തിച്ച്‌ വയ്ക്കുമ്പോള്‍, കത്തിച്ചു വയ്ക്കു 
ന്നത്‌ തടയുന്നത്‌ പ്രകാശമാണെങ്കില്‍ എന്ത്‌ ചെയ്യും 
എനിക്ക്‌ പ്രകാശിക്കാന്‍ മനസ്സില്ല. എനിക്കു ഈ 
ചൂടു കൊള്ളാന്‍ മനസ്സില്ല. മറ്റാര്‍ക്ക്‌ എങ്കിലും 
വേണ്ടി ചൂട്‌ ഏല്‍ക്കാന്‍ എനിക്ക്‌ എന്താണ്‌ ആവ 
ശ്യം? Why should I suffer? ഞാന്‍ എന്തിന്‌ സഹി 
ക്കണം. ഞാന്‍ ഈ അള്‍ത്താരയില്‍ ഉരുകിയുരു 
കിയില്ലാതെയാകുമ്പോള്‍ അത്‌ കണ്ട്‌ സന്തോഷി 
ക്കുന്നവരാണ്‌ ഏവരും. Why should 1? ഞാന്‍ എന്തിന്‌ 
ഇങ്ങനെ തീ ആയി പോകണം ആവശ്യമുണ്ടോ? 
പ്രകാശം വേണമെങ്കില്‍ എരിഞ്ഞെങ്കിലെ മതിയാ 
കൂ. തിരി കത്തിയെരിയുമ്പോഴല്ലേ പ്രകാശമുണ്ടാ 
വുക. കത്തിയെരിയാതെ എങ്ങനെ പ്രകാശം വ്യാപ 
രിക്കുക. സന്യാസം നിലത്തു വീഴുന്നതിന്റെയും 
അഴിയുന്നതിന്റെയും അത്ഭുതകരമായി പുനര്‍ജന്മം 
ര്പാപിക്കുന്നതിന്റെയും വീണ്ടും ഗോതമ്പും 
ഗോതമ്പു മണിയും നിറഞ്ഞു നില്‍ക്കുന്നതിന്റെയും 
എല്ലാം സൂചകമാണ്‌. അള്‍ത്താരയില്‍ കത്തിയെ 
രിയുന്ന മെഴുകുതിരി ക്രൂശിതനായ കര്‍ത്താവിന്റെ 
രൂപമായി കാണുമ്പോള്‍ ഈ സന്യാസം തുല്യമാ 
ണ്‌. സമമാണ്‌, സമാനമാണ്‌. സന്യാസിക്കു ഇതി 
നെക്കാള്‍ വ്യാഖ്യാനമുള്ളത്‌. വി.കുര്‍ബാനയിലെ 
ആ നാലു വരി: “ലോകം താതസഹോദര്‍ ജാതി 


www.malankaralibrary.com 


യതും തറവാടും ആകെയുപേക്ഷിച്ച്‌ യേശുവിനായ്‌ 
മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാകാലം 
സ്മരണം ചെയ്വതു നന്നേറ്റം.” വി.കുര്‍ബാനയില്‍ 
സംബന്ധിക്കുന്ന ആളുകളോടു ദൈവാത്മാവു പറ 
യുന്നു അങ്ങനെയുള്ള ആളുകളെ ഓര്‍ത്തിരിക്കു 
ന്നത്‌ നല്ലതാണ്‌. It is good to remember them, ആരെ 
യാണ്‌? ലോകം, മാതാപിതാക്കള്‍, സഹോദരങ്ങള്‍, 
തറവാട്‌, ജനിച്ചു വളര്‍ന്ന സ്ഥലം ലഭിക്കാമായിരുന്ന 
സാഹചര്യങ്ങള്‍ ആകെയും ഉപേക്ഷിച്ച്‌ യേശുവി 
നായ്‌ മരണം കാംക്ഷിച്ച, സ്വീകരിച്ച സഹദേന്മാരെ 
പ്പോലെ ജീവിച്ച ആളുകളെ ഓര്‍ക്കുന്നത്‌ നല്ലതാണ്‌. 
മകനെ മകളെയെന്ന്‌ പരി.കുര്‍ബാനയില്‍ 
സമര്‍പ്പണം നടത്തുന്ന വേളയില്‍ പരിശുദ്ധാത്മാവ്‌ 
വിശ്വാസസമൂഹത്തോടും സംബന്ധിക്കുന്ന എല്ലാ 
വരോടുമായി പറയുന്നു. Be vigilant, make sure that you 
remember those who have died, those who have dedicated 
their life for esus Christ. ഇതാരെക്കുറിച്ച്‌ പറയുന്നു 
യെന്ന്‌ വിചാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്‌ എന്നെ 
ക്കുറിച്ച്‌ പറയുന്നുയെന്ന്‌ വിചാരിക്കുമ്പോൾ പരിശു 
ദ്ധാത്മാവ്‌ എന്നെക്കുറിച്ച്‌ പറയുന്നുയെന്ന്‌ 
ബോധ്യപ്പെടുന്ന ഒരു സന്യാസി/സന്യാസിനി അതി 
നെക്കാള്‍ ഭാഗ്യമുള്ള വര്‍. മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയില്‍ സഭയുടെ ഹൃദയത്തോടു 
ചേര്‍ന്നും പിതാവിന്റെ കരം പിടിച്ചും നടന്നിട്ടുള്ള 
ജീവിത്രകമമാണ്‌ ബഥനി സന്യാസ ആശ്രമവും, 
ബഥനി മഠവും, മേരി മക്കള്‍ സന്യാസിനി സമൂഹ 
വും. ഈ മൂന്നിന്റെയും സ്ഥാപകന്‍ നമ്മുടെ പുണ്യ 
പിതാവാണ്‌. പിതാവ്‌ അനുഗ്രഹത്തോടെ സ്ഥാപിച്ച്‌ 
അതിനുപകരണമായി വന്ദ്യ കുഴിഞ്ഞാലില്‍ 
അച്ചനെ പിതാവിനു സഹായിയായി ലഭിച്ച്‌ പിതാവ്‌ 
മാര്‍ത്താണ്ഡത്തെ ശുശ്രൂഷയിലേക്ക്‌ നിയമിച്ചതാ 
ണ്‌. നൈയാമികതയുടെ സൂക്ഷ്മമായ ഒരു സ്ഥാപ 
നത്തെക്കുറിച്ചല്ല, അതിന്റെ ആദ്ധ്യാത്മികമായ 
സ്ഥാപനത്തെക്കുറിച്ച്‌ പിതാവ്‌ എഴുതി വച്ചത്‌ ഞാന്‍ 
വായിച്ചിട്ടുണ്ട്‌ ഇത്‌ മൂന്നിന്റെയും സ്ഥാപകന്‍ ഞാന്‍ 
തന്നെയാണ്‌. ഞാന്‍ തന്നെ സ്ഥാപിച്ച ബഥനി ആശ്ര 
മവും, ബഥനി മഠവും മേരിമക്കളുടെ സന്യാസിനി 
സമൂഹവും. പിന്നീടും അതിനോടു ചേര്‍ന്ന്‌ നമ്മുടെ 
സഭയെ ബലപ്പെടുത്തിയിട്ടുള്ള ധാരാളം സന്യാസ 
സമൂഹങ്ങള്‍ നമുക്ക്‌ ഉണ്ട്‌. അവരുടെ പ്രതിനിധിക 
ളൊക്കെ നമുക്കുണ്ട്‌. വന്ദ്യ പിതാവിനോടു ചേര്‍ന്ന്‌ 
നിങ്ങളെ യോര്‍ക്കുന്നു. സഭയുടെ ചരിത്രത്തില്‍ 
കാലാകാലങ്ങളില്‍ നിങ്ങള്‍ക്ക്‌ ലഭിച്ചിട്ടുള്ള നിയോ 
ഗങ്ങള്‍ നിങ്ങള്‍ ചേര്‍ത്തുവച്ചപ്പോള്‍, സന്യാസത്തെ 
മാനിക്കുന്ന ഒരു സഭയായി നമ്മുടെ സഭ വളര്‍ന്നു. 
എന്‍. ജി. ഒ. കള്‍ക്ക്‌ ചെയ്യാനാവാത്ത ഒരു ശുശ്രൂഷ 
ചെയ്യുന്നതിലാണ്‌ സന്യാസം. സാമൂഹിക പ്രവര്‍ത്ത 
കര്‍ മാത്രം ചെയ്യുന്ന പ്രവര്‍ത്തികള്‍ അല്ല സന്യാ 
സികളും സന്യാസിനികളും ചെയ്യുന്നത്‌. സാമൂഹിക 
പ്രവര്‍ത്തകര്‍ക്ക്‌ ബഹുമാനം കൊടുക്കാതെയല്ല 
ചെയ്യുന്നത്‌. Sister Mother Theresa is a beautiful blend of 
this charity initiatives and devotion to the Master യേശു 
വിനെ ആരാധിക്കുകയും സഹജീവികളെ കരുതു 
കയും ചെയ്യുന്ന സന്യാസത്തിന്റെ അതിമനോഹര 
മായ ഒരു സംയോഗം ഈ കാലഘട്ടത്തില്‍ നമുക്ക്‌ 
ആവശ്യമായി ഉണ്ട്‌. ഒന്ന്‌ ഒന്നിനെ തമസ്ക്കരിക്കു 


ഒക്ടോബര്‍ 2020 —— 


കയല്ല, ഒന്ന്‌ മറ്റൊന്നിനെ പൂര്‍ത്തിയാക്കുകയാണ്‌. 
കല്‍ക്കട്ടായിലെ തെരുവു വീഥികളില്‍ നടന്നത്‌ 
അനാഥകുട്ടികളുടെ ശേഖരണം അല്ല എന്ന്‌ ഞാന്‍ 
വിശ്വസിക്കുന്നു. ബംഗാളിന്റെ മുഖ്യമന്ത്രി ശ്രീ. 
ജ്യോതി ബാസു മദര്‍ തെരസ്സായെ "My mother" എന്ന്‌ 
വിളിക്കുന്നതിനു പ്രേരകമായത്‌. ഇന്ത്യയുടെ ഉരുക്ക്‌ 
വനിതയായി അറിയപ്പെട്ടിരുന്ന ശ്രീ. ഇന്ദിര ഗാന്ധി 
ഈ കൃശഗാത്രയായ മദര്‍തെരേസ്സായുടെ മുന്‍പില്‍ 
ശിരസ്സു നമിച്ച്‌ സാരിത്തലപ്പ്‌ ഒന്നു കൂടി തലയില്‍ 
വലിച്ചിട്ട്‌ നില്‍ക്കുന്ന കാഴ്ച മദര്‍ തെരസ്സായെന്ന 
ഒരു അത്ഭുത്രപതിഭാസത്തിന്റെ മുന്‍പില്‍ നില്‍ക്കു 
മ്പോള്‍ കാണിച്ച വിനയം. It is because of the blend of 
the two. Devotion to the Lord and service to the society. 
പുനരൈക്യ പ്രസ്ഥാനം 90 വയസ്സ്‌ പൂര്‍ത്തിയാക്കു 
മ്പോള്‍ എന്നെ ശ്രവിക്കുന്ന സന്യാസി, സന്യാസി 
നി, ആശ്രമത്തിന്റെ അകത്തളങ്ങള്‍ ശുന്യമാകാന്‍ 
പാടില്ല. മഠത്തിന്റെ ആവൃതികള്‍ നിശ്ശൂബ്ദമായിരി 
ക്കുമ്പോഴും അത്‌ ശുന്യമാകാന്‍ പാടില്ല. മഠത്തിനു 
ചുറ്റുമുള്ള ജീവിതം നമുക്ക്‌ അന്യമാകാന്‍ പാടില്ല. 
ആശ്രമത്തിന്റെ ചുറ്റുപാടുമുള്ള ദൈവത്തിന്റെ 
സ്വരൂപങ്ങള്‍ക്കു അര്‍ത്ഥം കൊടുക്കാന്‍ മറ്റാരെയു 
മല്ല നമ്മളെയാണ്‌ ഏല്‍പ്പിച്ചിരിക്കുന്നത്‌. സന്യാസി, 
സന്യാസിനി, നീയിത്‌ ഓര്‍ക്കുക നിന്റെ ഹൃദയ 
ത്തിന്റെ ഭിത്തിയില്‍ ഇത്‌ രേഖപ്പെടുത്തുക. ആനന്ദ 
കരമായ നുകം വഹിക്കുന്നവരാണ്‌ നിങ്ങള്‍! ഓര്‍ത്തി 
രിക്കുക മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ സന്യാ 
സ്രവത ശുദ്ധി മലങ്കരയിലെ സന്യാസ പ്രസ്ഥാന 
ത്തിന്‌ വലിയ വെളിച്ചം പകരട്ടെ. നവതിയുടെ ഒരു 
ആഘോഷത്തില്‍ ഒരു അനുസ്മരണയില്‍ നിങ്ങളെ 
ഒന്നിച്ചു ചേര്‍ത്തത്‌. നിങ്ങളും കൂടിയിരിക്കട്ടെ ഈ 
ആഘോഷ പരിപാടിയില്‍ എന്നു കരുതിയല്ല. എന്ന്‌ 
എനിക്കു ബോധ്യമുണ്ട്‌. കാരണം, സന്യാസത്തെ 
മാനിക്കുന്നയൊരു സഭയ്ക്കു ദീര്‍ഘക്കാലം യാത്ര 
ചെയ്യാനുള്ള ശക്തിയുണ്ട്‌, സമ്പത്തുണ്ട്‌. ദൈവ 
ത്തിനു വേണ്ടി ലോകത്തെ തൃജിക്കുന്നതിനുള്ള 
അടയാളമായി സന്യാസം അന്നും ഇന്നും ദൈവം 
ആഗ്രഹിക്കുന്ന കാലത്തോളം അത്‌ നിലനില്‍ക്കും. 
മലങ്കരയില്‍ അതിന്റെ സാക്ഷ്യം നിങ്ങളിലൂടെ ശക്ത 
മാകട്ടെയെന്ന്‌ ഞാന്‍ പ്രാര്‍ത്ഥിക്കുക. സഭയുടെ തല 
വനും പിതാവും എന്ന നിലയില്‍ എന്റെ ഈയൊരു 
ഉപദേശത്തെ നിങ്ങള്‍ സമൂഹങ്ങളായി വ്ൃക്തിക 
ളായി ഏറ്റെടുത്ത്‌ ബലപ്പെടുത്തണമെയെന്ന്‌ ഞാന്‍ 
അപേക്ഷിക്കുന്നു. നിങ്ങള്‍ കൈവിരിച്ചു പരി. 
കുര്‍ബാനയുടെ മുന്‍പില്‍ നിന്ന്‌ ഈ സഭയ്ക്കു 
വേണ്ടി പ്രാര്‍ത്ഥിക്കുമ്പോള്‍ സ്വര്‍ഗ്ഗം മൌനം ഭജിക്കു 
കയില്ല. നിങ്ങളുടെ പ്രാര്‍ത്ഥന ഈ സഭയെ കര്‍ത്താ 
വിന്റെ പക്കലേക്കും കര്‍ത്താവിന്റെ മക്കളുടെ അടു 
ക്കലേക്കും എത്തിക്കും. ഉയര്‍ത്തപ്പെട്ട കുരിശില്‍ 
നിന്ന്‌ എല്ലാം പൂര്‍ത്തിയായിയെന്ന്‌ ശബ്ദം കേള്‍ക്കു 
ന്നതിന്‌ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹി 
ANOS. നവതിയുടെ ഈ അനുഗ്രഹീതമായ മുഹൂർ 
ത്തത്തില്‍ നമ്മുടെ സഭയിലെ എല്ലാ സന്യാസി 
സന്യാസിനികളെയും ഞാന്‍ സഭയുടെ നാമത്തില്‍, 
പരി.സുന്നഹ ദോസ്സിന്റെ നാമത്തില്‍ അഭിവാദ്യം 
ചെയ്യുന്നു. ദൈവം നിങ്ങളെ ശക്തരാകട്ടെ, പരിശു 
ദ്ധാത്മാവ്‌ നിങ്ങളുടെ ശുശ്രൂഷയെ പൂര്‍ത്തിയാകട്ടെ. 


ഉ൫6്രെസ്തവ 


www.malankaralibrary.com 


ളയ 
vo 
A DS Bgo ഒക്ടോബര്‍ 2020 - 
കീ ഹാളും 


വൈദികസംഗമം 


പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, 


മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്ര 
ത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്കു നമ്മള്‍ 
പ്രവേശിക്കുകയാണ്‌. ഭാഗ്യസ്മരണാര്‍ഹനും പുണ്യച 
രിതനുമായ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനി തന്റെ സഭയിലെ ചരിത്രവും, തന്റെ സഭയിലെ 
മുന്‍കാല അനുഭവങ്ങളും എല്ലാം മുന്‍നിര്‍ത്തി, പ്രാര്‍ത്ഥ 
നാപൂര്‍വും എടുത്ത ഒരു തീരുമാനം കാതോലികവും, 
ശ്ശൈഹീകവും, ഏകവും, വിശുദ്ധവുമായ സഭയോടു 
കുര്‍ബാന കൂട്ടായ്മയോടു കൂടി ബന്ധപ്പെട്ടു ജീവിക്ക 
ണം. പത്രോസ്സിന്റെ പിന്‍ഗാമിയായ മാര്‍പ്പാപ്പ തിരുമേ 
നിക്കു തിരുമേനിയുടെ ശ്ലൈഹീക ശുശ്രൂഷയ്ക്ക്‌ വിധേ 
യമായി പാരോഹിത്യത്തെ സമര്‍പ്പിക്കണം. ഈ അനു 
ഗ്രഹീതമായ ഒരു നിയോഗത്തില്‍ പിതാവ്‌ നമുക്ക്‌ 
നല്‍കിയ സവിശേഷമായ ഒരു നേതൃത്വത്തെ കൃതജ്ഞ 
തയോടെ അനുസ്മരിക്കുന്ന നാളുകളാണിത്‌. ഇപ്രകാര 
മുള്ള പനരോഹിത്യത്തിന്റെ വലിയ സമര്‍പ്പണം മലങ്കര 
സഭയ്ക്കും സാര്‍വത്രിക സഭയ്ക്കും നല്‍കിയ ഈ 
പുണ്യചരിതന്‍. പുണ്യം ചരിത്രത്തില്‍ എഴുതി ചേര്‍ത്ത്‌ 
നല്‍കിയവര്‍. നമ്മുടെ മുന്‍പാകെ പ്രചോദനമായി 
നില്‍ക്കുമ്പോള്‍ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ 
നാം ഭാഗ്യം ഉള്ളവരാണ്‌. കണ്ട്‌ വിശ്വസിക്കുന്നവരും 
തൊട്ട അറിഞ്ഞ്‌ മനസ്സിലാക്കുന്നതിനെ അനുകരിക്കുന്ന 
തിനു അനുകരിക്കുന്നതിനെ അനുഭവമായി ലോകത്തില്‍ 
ചുണ്ടി കാണിച്ചു കൊടുക്കുന്നതിനു നമുക്ക്‌ നമ്മുടെ 
പുണ്യപിതാവിനോടു പ്രാര്‍ത്ഥിക്കാം. മാര്‍ ഈവാനി 
EMIT) തിരുമേനിയുടെ അത്ഭുതകരമായ പൌരോഹിത്യ 
ശുശ്രൂഷ ഒരു സഭയെ രൂപാന്തരപ്പെടുത്തുന്നതിന്റെ 
ചരിത്രം 90 വര്‍ഷത്തെ പാഠമായി നമ്മുടെ മുന്‍പില്‍ 
നില്‍ക്കുന്നു. പൌരോഹിത്യ ശുശ്രൂഷ ദൈവത്തിന്റെയും 
തന്റെ ജനത്തിന്റെയും മധ്യത്തിലുള്ള പ്രതിപുരുഷ 
സ്ഥാനത്തുള്ള ശുശ്രൂഷയാണ്‌. Priest is an ambassador be- 
tween God and his people ദൈവത്തിനും ജനത്തിനുമിടയി 


f, 
| 


www .malankaralibrary.com 


ലുള്ള പ്രതിപുരുഷനായി വക്താവായി ദൈവം 
നിയോഗിക്കുന്ന പുരോഹിതന്‍. മലങ്കര സുറിയാനി 
കത്തോലിക്ക സഭയെ സംബന്ധിച്ചു ഈ സഭയില്‍ 
നടന്നിട്ടുള്ള വലിയ അത്ഭുതം മനുഷ്യന്‍ ദൈവ 
നിയോഗത്തോടു ഹൃദയം ചേര്‍ത്തു വയ്ക്കുമ്പോള്‍ 
അവിടെയൊഴുകുന്ന കൃപയുടെ വലിയ ദൈവ 
അനുഭവമാണ്‌. ലോകത്തിലെ അതിവേഗം വളരുന്ന 
കത്തോലിക്ക സഭാസമൂഹങ്ങളില്‍ ഒന്നാണ്‌ നിങ്ങ 
ളുടേത്‌ എന്ന്‌ മലങ്കര കത്തോലിക്ക സഭയോടു 2003 
-0 ഭാഗ്യസ്മരണാർഹനായ ജോണ്‍പോള്‍ രണ്ടാ 
മന്‍ തിരുമേനി പ്രസ്താവിച്ചത്‌ ഇപ്പോഴും 
കണ്‍മുന്‍പിലുണ്ട്‌. കാതുകളില്‍ മുഴങ്ങുന്നു. 
അതിന്റെ അലയടികള്‍ നമ്മുടെ സഭാജീവിതത്തെ 
കൂടതല്‍ ത്വരിതപ്പെടുത്തുന്നു. മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയോടു ഒപ്പം നിന്ന്‌ നമ്മളുടെ അജപാലക 
ശുശ്രൂഷയ്ക്ക്‌ നേതൃത്വം നല്‍കി ആദ്യ നാളുകളില്‍ 
ബഥനിയിലെ ആശ്രമ വൈദികര്‍. നമ്മുടെ വളരെ 
ചുരുക്കം പേര്‍ അക്കാലത്ത്‌ പിതാവിനൊപ്പം 
ഗ്രവര്‍ത്തിച്ചത്‌ ബഥനിയുടെ ഒരു നിയോഗവും 
നമ്മുടെ ഭാഗ്യവുമാണ്‌. സെറാഫിയോന്‍ അച്ചനെ 
പോലെയുള്ള വലിയ സമര്‍പ്പിതരായ ആളുകള്‍ 
നമ്മുടെ പൌരോഹിത്യ കൂട്ടായ്മയ്ക്കു നല്‍കിയി 
ട്ടുള്ള ബന്ധം. തിരുവനന്തപുരത്തെ നമ്മുടെ സെന്റ്‌ 
മേരീസ്‌ കത്തീഡ്രലിന്റെ നിര്‍മ്മാണ പ്രവര്‍ത്തന 
ത്തിന്റെ പ്രധാന കാര്യനിര്‍വ്വാഹനായി, പിതാവിന്റെ 
തിരുവനന്തപുരത്തെ താമസത്തിനുള്ള സൌകര്യ 
ങ്ങള്‍ തിട്ടപ്പെടുത്തിയ ഒരു വൈദീകനായി, വിവിധ 
ദേവാലയങ്ങള്‍ പണിയിക്കുന്നതിന്റെയും മാര്‍ 
ഈവാനിയോസ്സ്‌ കോളേജിന്റെ നിര്‍മ്മാണ ചുമത 
ലക്കാരനായും ബഥനി ആശ്രമസ്ഥനായ സെറാഫി 
യൂര്‍ അച്ചന്‍, അനേകരുണ്ട്‌, അവരെയെല്ലാം നന്ദി 
യോടു കൂടി ഓര്‍ക്കുന്നു. ബഥനി ആശ്രമത്തിലെ 
വൈദികരുടെ അക്കാലത്തെ അശ്രാന്തപരിശ്രമം 
പിതാവിന്റെ കരങ്ങള്‍ക്ക്‌ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിക്കും തിരുവല്ലായില്‍ അഭിവന്ദ്യനായ 
തെയോഫിലോസ്‌ തിരുമേനിക്കും ബലം നല്‍കിയി 
ട്ടുണ്ട്‌. ഇതിനുശേഷം പുനരൈക്യപ്പെട്ട കര്‍മമ്മ 
ധീരരായ വൈദികര്‍, വിവിധ സഭകളില്‍ നിന്ന്‌, 
യാക്കോബായ, ഓര്‍ത്തഡോക്സ്‌ സഭകളില്‍ നിന്ന്‌, 
കത്തോലിക്കാ സഭയില്‍ നിന്ന്‌, മാര്‍ ഈവാനി 
യോസ്‌ തിരുമേനിയുടെ ആഹ്വാനപ്രകാരവും പരി 
ശുദ്ധാത്മാവിന്റെ കൃപയാലും കൂട്ടായ്മയിലും വന്നു 
ചേര്‍ന്ന വൈദികരുടെ നേതൃത്വം ഒരിടവകയില്‍ 
മാത്രമല്ല ഒരു ദേശത്ത്‌ വ്യാപിക്കുന്ന ഒരു ശുശ്രൂ 
ഷയായിരുന്നു അവരില്‍ ഒട്ടു മിക്കവരും ഗ്രാമവാ 
സികളുടെ വലിയ നേതൃനിരയില്‍ ആണ്‌ പ്രവര്‍ത്തി 
ച്ചിരുന്നത്‌. പഞ്ചായത്ത്‌ പ്രസിഡന്റുമായി പ്രവര്‍ത്തി 
ച്ചവരുമുണ്ട്‌. ഈ കൂട്ടത്തില്‍. അപ്രകാരമുള്ള 
വലിയ പ്രവര്‍ത്തന സംഘാടക മികവ്‌ പുലര്‍ത്തി 
യിരുന്ന നമ്മുടെ വൈദികര്‍ നമ്മുടെ പൌരോഹിത്യ 
കൂട്ടായ്മയയിരുന്നു. രണ്ടാം ഘട്ടത്തില്‍ വലിയ 
ബലം. സീറോ മലബാര്‍ സഭയുടെയും ലത്തീന്‍ 
സഭയിലെയും വിവിധ സന്യാസ സമൂഹങ്ങളില്‍ 
നിന്നും രൂപതകളില്‍ നിന്നും വന്നു ശുശ്രൂഷിച്ചി 


ഒക്ടോബര്‍ 2020 —— 


ട്ടുള്ള വൈദികരുടെ, വലിയ നിര, പ്രഗല്‍ഭരായ വട 
ശ്ശേരിയച്ചനും, ര്രഗല്ഭരായിട്ടുള്ള മറ്റ്‌ അനേകം 
വൈദികര്‍ തുടങ്ങിയ ആളുകള്‍. (ഫാന്‍സിസ്സ്‌ 
MELY അച്ചനെ പോലെ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ കരങ്ങള്‍ക്ക്‌ ശക്തി പകര്‍ന്ന സന്യാസ 
സമൂഹങ്ങളിലെ വൈദികര്‍. ്രാന്‍സിസ്കന്‍ 
്രദേര്‍സ്സ്‌, പില്‍ക്കാലത്ത്‌ സി.എം.ഐ സന്യാസ 
സമൂഹത്തിലെ വൈദികര്‍, ഈശോ സഭാംഗങ്ങള്‍ 
അങ്ങനെ എത്രയോ മഹാത്മാക്കള്‍ നമ്മുടെ പരോ 
ഹിത്യ കൂട്ടായ്മയില്‍ ഈ സഭയെ ബലപ്പെടുത്തി. 
പരിശീലനം ലഭിച്ച, ഉന്നത പരിശീലനം ലഭിച്ച അജ 
പാലന ശുശ്രൂഷയില്‍ മികവ്‌ കാട്ടുന്ന മലങ്കര സുറി 
യാനി കത്തോലിക്ക സഭയുടെ രൂപതാ വൈദിക 
രുടെ സമര്‍പ്പണം അതിന്റെ പുതിയ ഘട്ടത്തില്‍ 
പിന്നീടു നമുക്ക്‌ ലഭിക്കുന്ന കാഴ്ച! വിവിധ ഭദ്രാസ 
നങ്ങളിലും വിവിധ പ്രദേശങ്ങളിലേക്കും സഭ വ്യാപി 
ക്കുമ്പോള്‍ അതിന്റെ മുന്നോടിയായി അയ്ക്കപ്പെട്ടി 
ട്ടുള്ള ധാരാളം ധര്‍മ്മ ധീരരായ വൈദികര്‍ ഇവരെ 
വിസ്മരിക്കുവാനാവില്ല. എല്ലാ പ്രതിസന്ധികളെയും 
തരണം ചെയ്ത യൂറോപ്പിന്റെയും അമേരിക്കയു 
ടെയും മറ്റ്‌ ഗള്‍ഫ്‌ മേഖലയുടെയും മറ്റ്‌ വിദേശ 
രാജ്യങ്ങളിലെ വിവിധ ഇടങ്ങള്‍ക്ക്‌ ഒക്കെയും ശുശ്രൂ 
ഷകള്‍ക്ക്‌ നേതൃത്വം നല്‍കുന്നതിന്‌, അതി സാഹ 
സികതയോടെ നമുക്ക്‌ പ്രാദേശീകമായ നേതൃത്വം 
നല്‍കി കടന്നുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട 
വൈദികര്‍, അവരുടെ പിന്‍ തുടര്‍ച്ചക്കാരായി 
ഞാനും നിങ്ങളും നവതിയിൽ എത്തി നില്‍ക്കുന്ന 
ഈ സഭാസമൂഹത്തിനു ശുശ്രൂഷ ചെയ്യാന്‍ വിളി 
ക്കപ്പെട്ടവരാണ്‌. What makes us different? What keeps us 
united? ഈ കാര്യങ്ങള്‍ നമ്മുടെ മനസ്സില്‍ ഉണ്ടാക 
ണം. നമ്മളെ ചേര്‍ത്തു നിര്‍ത്തുന്നതിന്റെ പ്രത്യേ 
കത എന്താണ്‌? നമ്മളെ വ്യത്യസ്തരായി കാണു 
ന്നതിന്റെ കാരണം എന്താണ്‌? ദൈവത്തിന്റെയും 
മനുഷ്യന്റെയും ഇടയില്‍ രണ്ടു പേരെയും അറിയാ 
വുന്ന ഒരു പുരോഹിതനു മാത്രമേ ഈ കാലഘട്ട 
ത്തില്‍ ജീവിക്കാന്‍ ആവു. Who is your God and who 
is your people ? ആരാണ്‌ നിന്റെ ദൈവം, ആരാണ്‌ 
നിന്റെ ജനം? ഇതറിയാത്തൊരു പുരോഹിതന്‍ ഈ 
കാലഘട്ടില്‍ ശുശ്രൂഷ ചെയ്യാന്‍ സാധിക്കുകയില്ല. 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ നമുക്ക്‌ അപകട 
സൂചന. നല്‍കിയിട്ടുണ്ട്‌, മുന്‍കരുതല്‍ നല്‍കിയിട്ടു 
ണ്ട്‌, വിജിലന്‍സ്‌ വേണമെന്ന്‌ പറഞ്ഞിട്ടുണ്ട്‌. ആ 
യാമമോ, ആ സമയമോ നിങ്ങള്‍ക്ക്‌ അറിഞ്ഞു കൂടാ, 
ജാഗരുകരായിരിക്കുവിന്‍ എന്ന്‌ കര്‍ത്താവ്‌ പറഞ്ഞത്‌ 
ഓര്‍മ്മപ്പെടുത്തിയത്‌ AMAA. നീ നിന്റെ 
ദൈവത്തെ അറിയണം. ദൈവത്തെയും മാമോ 
നെയും തമ്മില്‍ തിരിച്ചറിയണം. ഒരു കാര്യംകൂടി 
അറിയണം, ദൈവത്തെയും മാമോനെയും ഒരു 
പോലെ സേവിക്കാന്‍ നിനക്കു കഴിയുകയില്ല. ഒരു 
വനെ നീ സ്നേഹിക്കുകയും മറ്റവനെ നീ ഉപേക്ഷി 
ക്കുകയും ചെയ്യും. രണ്ട്‌ കൂടി വച്ച്‌ കൊണ്ട്‌ ദൈവ 
ത്തിന്റെ മുന്‍പില്‍ നില്‍ക്കാന്‍ ആവില്ല. See, you are 
the result of a choice, a selection സഹോദരാ നിന്റെ 
പൌരോഹിത്യം ഒരു തീരുമാനത്തിന്റെ ഫലമാണ്‌. 


DALLON 


www.malankaralibrary.com 


Ceai an] gT pa 


26 


ക്ടോബര്‍ 2020 


ആരെ വേണം? എന്തു വേണം? കഷ്ടപ്പാടു കണ്ടു 
ഭയപ്പെട്ടു പോകുന്നവനാണോ നീ? നീ വിശുദ്ധ 
പൌലോസ്‌ ശ്ലീഹാ നിന്നോടു പറയുന്നു. “വരാനി 
രിക്കുന്ന മഹത്ത്വവുമായി തുലനം ചെയ്യുമ്പോള്‍ 
ഇപ്പോഴുള്ള കഷ്ടപ്പാടുകള്‍ എത്രയോ നിസ്സാരം.” 
റോമാക്കാര്‍ക്ക്‌ എഴുതുമ്പോള്‍ ശ്ലീഹാ പഠിപ്പിക്കു 
ന്നത്‌ നമുക്ക്‌ പാഠമല്ലേ. നാം ശുശ്രൂഷിക്കുന്നത്‌ 
നമുക്ക്‌ സങ്കലപിക്കാന്‍ ആവാത്ത ദൈവത്തെയും 
അവിടുത്തെ കരുണയുമാണ്‌. അഖിലാണ്ഡങ്ങളെ 
സൃഷ്ടിച്ചവനും ആഴങ്ങളെ ഭരിക്കുന്നവനും ബല 
ഹീനരായ ഞങ്ങളുടെ കരങ്ങളില്‍ ഇരിക്കുമ്പോള്‍ 
അവിടുത്തെ നമ്മുടെ വായില്‍ ഉള്‍ക്കൊള്ളുമ്പോള്‍ 
നാം ചൊല്ലുന്ന പ്രാര്‍ത്ഥന നമ്മെ ഭയപ്പെടുത്തുന്ന 
താണ്‌. “അഖിലാണ്ഡങ്ങളെ നിര്‍മ്മിച്ചവനേ ആഴ 
ങ്ങളെ ഭരിക്കുന്നവനെ നിന്നെ ഞാനെന്റെ വായില്‍ 
ഉള്‍ക്കൊള്ളുന്നു.” How is it possible? ദൈവം തന്റെ 
കരുണയില്‍ അനുവദിക്കുന്നതു കൊണ്ട്‌. He allows 
us to take Him in our weak hands. ബലഹീനമായ കര 
ങ്ങളില്‍ അവിടുത്തെ എടുക്കാന്‍ അവിടുന്ന്‌. അനു 
വദിക്കുന്നതു കൊണ്ട്‌ മാത്രം. ദൈവത്തെ അറി 
യുന്ന ഒരു പുരോഹിതന്‍. മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ നമ്മോടു മുന്‍കരുതലായി പറഞ്ഞത്‌ 
ദൈവത്തെ സേവിച്ചതു കൊണ്ട്‌ മാത്രമായില്ല 
ദൈവത്തെ സമ്പാദിക്കണം. ഭാരതീയ തത്ത്വചിന്ത 
യില്‍ ഇതു വളരെ സാംഗത്യമുള്ള പദമാണ്‌. ദൈവ 
സമ്പാദനം, ഈശ്വര സമ്പാദനം സബര്‍മതിയും മറ്റ്‌ 
ആശ്രമങ്ങളും അന്യമല്ലാത്ത മാര്‍ ഈവാനിയോസ്സ്‌ 
തിരുമേനിക്കു ഭാരതീയ ചിന്തയില്‍ ഇപ്രകാരം പറ 
യാന്‍ കഴിയും. ദൈവസ്നേഹം നല്ലതാണ്‌. പിതാവ്‌ 
തിരസ്ക്കരിച്ചില്ലല്ലോ, ദൈവസമ്പാദനമാണ്‌ അത്യു 
ത്തമം. ഇത്‌ പഠിപ്പിക്കുന്ന പിതാവ്‌ നമ്മുടെ പരോ 
ഹിതൃത്തിനു നല്‍കുന്ന കരുതല്‍. നാം നവതിയുടെ 
ഒരു കൂട്ടായ്മയില്‍ ഈ പൌരോഹിത്യ കൂട്ടായ്മ 
യില്‍ ആയിരിക്കുമ്പോള്‍ എന്റെ പ്രിയപ്പെട്ട സഹോ 
ദരങ്ങളെ, കുറവുകളെക്കുറിച്ച്‌ ലോകം നമ്മെ കുറ്റ 
പ്പെടുത്തി കൊണ്ടിരിക്കുമ്പോള്‍ ദൈവത്തിന്റെ കൃപ 


യെക്കുറിച്ചും പറയാന്‍ നാം എങ്കിലും മുന്‍പില്‍ 
നിന്ന്‌ പ്രവര്‍ത്തിക്കണം. നമ്മിലെ കുറവുകളെക്കു 
റിച്ച്‌ ലോകം എണ്ണിയെണ്ണി പറയുമ്പോള്‍ നാമതിനെ 
തമസ്കരിക്കേണ്ട, നാം ദൈവകൃപയെക്കുറിച്ച്‌ 
ബോധമുള്ളവരും അതില്‍ ശരണപ്പെടുന്നവരുമായി 
ജീവിക്കുമ്പോള്‍ കൃപയ്ക്കുമേല്‍ കൃപ നല്‍കുന്ന 
ദൈവം ഈ പനരോഹിത്യശുശ്രുഷയിലുടെ അത്ഭു 
തങ്ങള്‍ പ്രവര്‍ത്തിക്കും. അഞ്ച്‌ പേരില്‍ നിന്ന്‌ അഞ്ച്‌ 
ലക്ഷം എന്ന്‌ പറയുന്നത്‌ അത്ഭുതമായി ലോക 
ത്തിനു ബോധ്യപ്പെടുന്നു എങ്കില്‍ മാര്‍ ഈവാ 
നിയോസ്‌ പിതാവ്‌ നല്‍കിയ വലിയൊരു കാഴ്ച 
അനേകര്‍ക്ക്‌ കാഴ്ചപ്പാടായി രൂപാന്തരപ്പെടും. 
എന്നെയും നിങ്ങളെയും നവതിയിൽ ചേര്‍ത്തു 
നിര്‍ത്തുവാന്‍ മനസ്സായ ദൈവം! അവിടുത്തെ കരു 
ണയ്ക്കു നന്ദി പറയാം. നമ്മെ ഏല്‍പ്പിച്ചിരിക്കുന്ന 
പൌരോഹിത്യം ചില പൂജാവിധികള്‍ അനുസരിച്ച്‌ 
കര്‍മ്മങ്ങള്‍ ചെയ്യുന്ന സംതൃപ്തിയിലായി മങ്ങിപ്പോ 
കല്ലേ. പരിശുദ്ധാത്മാവ്‌ നയിക്കട്ടെ, ഇനിയും മലങ്കര 
സഭയ്ക്കു പ൬രോഹിത്യത്തിന്റെ അത്ഭുതങ്ങള്‍ 
ലോകത്തോടു പറയാനുണ്ടല്ലോ. 90 കഴിഞ്ഞു. 
നമുക്ക്‌ ഈ പനരോഹിത്യത്തിന്റെ അത്ഭുതത്തെ 
ക്കുറിച്ചു ലോകത്തോടു പറയാന്‍ ഇനി ഒന്നുമില്ലേ. 
ഉണ്ടാകണമല്ലോ? എങ്കില്‍ നമുക്ക്‌ എഴുതി തുട 
ങ്ങാം. 91 എന്ന്‌ അല്ല, തൊണ്ണുറിന്റെ ബലത്തില്‍ 
ഒരു പുതിയ തലമുറ എഴുതി ചേര്‍ക്കുന്നു. പരോ 
ഹിതൃത്തിന്റെ അത്ഭുത കാഴ്ചകള്‍ ഒന്ന്‌ രണ്ട്‌ ആ 
പട്ടിക നീളട്ടെ. മുകളില്‍ ഇരുന്ന്‌ നമ്മെ കാണുന്ന 
മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെന്ന വിശുദ്ധന്‍ 
നമുക്ക്‌ മാധ്യസ്ഥം വഹിക്കും. നമ്മെ അറിയാവുന്ന, 
നമ്മുടെ കൃപയെ അറിയാവുന്ന നമ്മുടെ കുറവു 
കളെ മനസ്സിലാക്കുന്ന നമ്മുടെ പിതാവ്‌ ദൈവപി 
താവിന്റെ, അടുത്തിരുന്ന്‌ നമുക്ക്‌ വേണ്ടി മാധ്യസ്ഥം 
വഹിക്കുമ്പോള്‍ നമ്മുടെ പൌരോഹിത്യ ബലപ്പെടു 
കയല്ലേ, ആ ദൈവത്തിനു സ്തുതി. വന്ദ്യ പിതാ 
വിന്റെ മാധ്യസ്ഥം നമുക്ക്‌ കോട്ടയായി ഇരിക്കട്ടെ. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


www.malankaralibrary.com 


മതസൌഹാര്‍ദ 
സമ്മേളനം 


സെപ്റ്റംബര്‍ 19, 2020 


൭൭ ദപത്തിന്റെ തിരുനാമത്തിനു സ്തുതിയുണ്ടായി 
രിക്കട്ടെ! നമ്മുടെ ഈ സമ്മേളനം ഓപചാരികമായി 
ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ഇന്ത്യയുടെ 
വൈസ്‌ പ്രസിഡന്റ്‌ Your Excellency Shri. Venkaiah Naidu, 
honourable dignitaries, much revered leaders of various religious 
communities, my dear bishops, fathers, sisters and friends, it 
gives me great joy in presiding over this function, which com- 
memorates the 90" anniversary of much reputed reunion move- 
ment led by Archbishop Servant of God Mar Ivanios. I am ex- 
tremely happy and feel privileged to be part of this august as- 
sembly. And above all, to be part of this celebration which is 
being held at Mavelikara, the birth place of the revered prelate 
who is known for his sanctity and social commitment. At the 
very outset, I thank the honourable Vice President of India Shri. 
Venkaiah Naidu, who has found time to be with us. In this auspi- 
cious occasion to inaugurate this inter-religious meeting. This 
has been designed in such a way that the dialogue between people 
of different faith is a reality and which is to be recognized as a 
living reality which will have its fruits and positive effects on 
society. On behalf of the Malankara Syrian Catholic Church, 
വിവിധ തലങ്ങളില്‍, ശ്രേണികളില്‍, മണ്ഡലങ്ങളില്‍ 
പ്രവര്‍ത്തിക്കുന്നവര്‍ സംഭാഷണത്തില്‍ ഏര്‍പ്പെടണമെ 
ന്നത്‌ മനുഷ്യ സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ, സമൂഹ 
ങ്ങളുടെ അനിവാര്യതയാണ്‌. വ്യത്യസ്തങ്ങളായ 
വിശ്വാസ പ്രബോധനത്തിനു അനുസരിച്ച്‌ ജീവിക്കു 
മ്പോള്‍ ഈ സംഭാഷണവും സംവാദവും നിലനിര്‍ത്തു 
കയെന്നത്‌ ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തിന്റെ അടി 
സ്ഥാന സവിശേഷതയാണ്‌. ഇന്ത്യയിലെ വിവിധ മത 
സമൂഹങ്ങളില്‍ വിശ്വാസ സമൂഹങ്ങളായി ജീവിക്കു 
മ്പോഴും ഈ സംഭാഷണം ഇന്നും തുടരുന്നു എന്നത്‌ 
ഒരു സവിശേഷതയാണ്‌. ഏതെങ്കിലും ഒരു സംഭവമോ 
ഒരപകടമോ ദുരന്തമോ വരുമ്പോള്‍ നാം ഒരുമിച്ച്‌ വന്ന്‌ 
ആലോചിക്കുന്നുയെന്നതിനെക്കാള്‍ ഉപരിയായി, 
itis a dialogue of life ജീവിതത്തിലെ സംഭാഷണം ഒരു സമീ 
പനമാണ്‌. നമ്മുടെ മഹത്തായ രാജ്യം, അത്‌ നാം മഹ 
ത്തായത്‌ എന്ന്‌ വിശേഷിപ്പിക്കുന്നതിന്റെ പിറകില്‍ അനേ 
കഘടകങ്ങള്‍ ഉണ്ട്‌. അതില്‍ പ്രധാനമായ ഒരു ഘടകം 
നമ്മുടെ ഈ രാജ്യത്തില്‍ എല്ലാറ്റിനും എല്ലാവര്‍ക്കും 
സ്ഥാനമുണ്ട്‌ എന്നുള്ളതാണ്‌. നമ്മുടെ ആധുനിക 
ഇന്ത്യയും പുരാതന ഇന്ത്യയും എല്ലാം പ്രതിനിധാനം 
ചെയ്യുന്ന നമ്മുടെ ഭാരതീയ സംസ്കൃതിയില്‍ എല്ലാ 


ഒക്ടോബര്‍ 2020 —— ഉക്രെസ്തവല 


AlIMHHNGE) നവതി ആഘോഷം 


www .malankaralibrary.com 


CAL an] gT p 


ഉക്ടരോബര്‍ 2020 


വര്‍ക്കും ഏല്ലാറ്റിനും ഒരിടമുണ്ട്‌ ഒരു നിലയുണ്ട്‌, 
ഭാരതം ലോകത്തിനു നല്‍കിയൊരു വിപ്ലവ സൂക്തം 
"Global Village’ എന്ന പദത്തിനു മുന്‍പ്‌ ആവിര്‍ഭവി 
ച്ചതും പ്രചാരത്തില്‍ ആയതുമാണ്‌. "Global Village’ 
എന്ന സംജ്ഞ നമുക്ക്‌ നല്‍കിയത്‌ ഒരു പക്ഷേ 
കുഠപ്യൂട്ടര്‍ ആയിരിക്കാം. എന്നാല്‍ “വസുധൈവക 
കുടുംബകം” ലോകത്തിനു നല്‍കിയത്‌ ഭാരതീയ 
സംസ്കൃതിയാണ്‌. നാം ഇത്‌ എങ്ങനെ തിരിച്ചറി 
യുന്നു? സംഭാഷണവും സംവാദവും വഴിയല്ലാതെ 
ഇത്‌ തിരിച്ചറിയാന്‍ നമുക്കാവില്ല. ആധുനിക 
ഭാരതം വിവിധ മണ്ഡലങ്ങളില്‍ മുന്നേറുമ്പോഴും 
നമ്മെ അടിത്തറയില്‍ പിടിച്ചു നിര്‍ത്തുന്ന ഇപ്രകാ 
രമുള്ള സമീപനങ്ങള്‍. രാജ്യത്തിന്റെയും ലോകത്തി 
ന്റെയും നിലനില്പിന്‌ ആവശ്യമാണ്‌. വ്യക്തിക 
ളായി മുന്നേറി വലിയവരാകാം എന്ന്‌ പഠിപ്പിച്ച 
ആധുനിക യൂറോപ്പിന്റെ ചരിത്രത്തിന്റെ ഗതിവിഗ 
തികള്‍ നമുക്ക്‌ പരിചിതമാണ്‌. ഒറ്റയ്ക്ക്‌, അത്‌ മാതാ 
പിതാക്കളെയും മുതിര്‍ന്ന മാതാപിതാക്കളെയും 
വിട്ടിട്ട്‌ നമുക്ക്‌ ഓരോരുത്തരായി വളരാം, സാമ്പ 
ത്തിക അടിത്തറയങ്ങനെയുണ്ടാക്കാം. അവിടെ 
യാണ്‌ 'വസുധൈവക കുടുംബകം” “ലോകാ 
സമസ്താ സുഖിനോ ഭവന്തു?” let there be joy to the 
whole world. സുവിശേഷത്തില്‍ സദ്വാര്‍ത്ത ഓര്‍മ്മ 
പ്പെടുത്തുന്നതുപോലെ, എല്ലാ ജനവിഭാഗങ്ങള്‍ക്കും 
സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഐശ്വര്യത്തിന്റെ 
വരം നല്‍കാന്‍ ഈ സംസ്കാരത്തിനു കഴിയുന്നത്‌ 
ലോകത്തെ ഒന്നായി കാണുന്നത്‌ കൊണ്ടാണ്‌. മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയെന്ന മലയാള കരയു 
ടെയും മാവേലിക്കരയുടെയും അഭിമാന പുത്രന്‍ 
ലോകത്തിനു നല്‍കുന്ന സമ്മാനം നമ്മുടെ 
സംസ്കാരത്തെ അത്‌ എവിടെയായി ഇരുന്നാലും 
മാനിക്കുന്ന ഒരു സമീപനം നാം കാത്തു സൂക്ഷി 
ക്കണം എന്നതാണ്‌. ഇപ്രകാരമുള്ള കൂടി വരവ്‌ മല 
ങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ നവതിയുമായി 
ബന്ധപ്പെട്ട്‌ നാം സംഘടിപ്പിക്കുമ്പോള്‍ നാം ഓര്‍ക്കു 
ക. നാം ഈ ചരിത്രത്തോടു കുറു പുലര്‍ത്തി 
നമ്മുടെ സംവാദങ്ങളും സംഭാഷണങ്ങളും, 
സമ്പര്‍ക്കങ്ങളും സംസ്ക്കാരത്തിന്റെ ഭാഗമായി 
കണ്ട്‌ മുന്നേറുവാന്‍ നിയോഗിക്കപ്പെട്ടവര്‍ 
തന്നെയാണ്‌. മാര്‍ ഈവാനിയോസ്‌ തിരുമേനി ഭാര 


തീയ സന്യാസ ജീവിതത്തിന്റെ ആഭിമുഖ്യം 
ക്രിസ്തീയതയിലും, കത്തോലിക്കാ വിശ്വാസത്തി 
ലും ഉറപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനാചാര്യനാണ്‌. പിതാ 
വിന്റെ ദര്‍ശനം, പിതാവിന്റെ ദര്‍ശന പ്രഭ അനേ 
കരെ ഈ മണ്ഡലത്തില്‍ പ്രകാശിതരാക്കിയിട്ടുണ്ട്‌. 
ഈ മതാന്തര സംഭാഷണ സമ്പര്‍ക്ക വേദിയില്‍ ഉപ 
വിഷ്ടരായിരിക്കുന്ന എല്ലാ മാന്യരായ വിശ്വാസ 
സമൂഹപ്രതിനിധികളോടും മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ ആദരവ്‌ ഞാന്‍ അറിയി 
ക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങളോടു 
ഞാന്‍ പങ്കുവയ്ക്കട്ടെ നമ്മുടെ സഹോദരി മതങ്ങ 
ളിലെ ഇടങ്ങളില്‍ നാനാജാതി മതസ്ഥരായ സഹോ 
ദരങ്ങളോടു ഒരുമിച്ച്‌ അല്പ സമയം പങ്കിടുന്നതിന്‌ 
എനിക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. പെരുന്നയിലും, ചെമ്പഴന്തി 
യിലും, ശിവഗിരിയിലും വൈക്കം സത്യാഗ്രഹം നട 
ന്നയിടത്തും പാണയ്ക്കാടു കുടുംബത്തും മറ്റ്‌ 
അനേക സ്ഥലങ്ങളിലും എല്ലാം ഈയൊരു 
ബന്ധം കാണുന്നതിനു ഇടയായിട്ടുണ്ട്‌. അധിനിവേ 
MAYO ആധിപത്യവുമല്ല മനസ്സ്‌ തുറക്കുന്ന സംഭാ 
ഷണവും മനസ്സ്‌ നിറഞ്ഞ്‌ ആശ്ശേഷിക്കുന്ന 
ബന്ധവും നമ്മുടെ സംസ്ക്കാരത്തെ കൂടുതല്‍ 
ജീവിതഗന്ധിയാക്കും. നമ്മുടെ ആളുകളുടെ 
സംസ്ക്കാരത്തെ ഉയര്‍ത്തുവാന്‍ കഴിയും. മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയെന്ന സംഭാഷണങ്ങ 
ളുടെയും സംവാദങ്ങളുടെയും പ്രധാനാചാര്യന്റെ 
ഒരു വലിയ ഓര്‍മ്മയെ നാം മാനിക്കുമ്പോള്‍ ഈ 
മതാന്തര സംവാദ സംഭാഷണ വേളയില്‍ പുതി 
യൊരു വെളിച്ചം നമുക്ക്‌ ലഭിക്കട്ടെ. ഈ 90 വര്‍ഷ 
ക്കാലത്തെ, രണ്ടായിരം വര്‍ഷകാലത്തെ ഈ സമൂ 
ഹത്തിന്റെ ഇവിടുത്തെ ജീവിത അനുഭവത്തില്‍ 
ഞങ്ങളുടെ ഹൈന്ദവ കുടുംബങ്ങളും ഇസ്ലാമത 
വിശ്വാസികളുടെ കുടുംബങ്ങളും മറ്റ്‌ മതസ്ഥരുടെ 
കുടുംബങ്ങളും ഞങ്ങളുടെ സഭയ്ക്കു നല്‍കിയി 
ട്ടുള്ള വലിയ പിന്തുണയ്ക്കും കരുതലിനും ഞങ്ങ 
ളുടെ കുടുംബങ്ങളെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും 
സ്വന്തമായി കരുതിയ ഹൃദയവിശാലതയ്ക്കും സഭ 
യുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ജഗദീ 
ശ്വരന്‍, നമ്മുടെ കര്‍ത്താവ്‌, പരമ കാരുണ്യവാനായ 
ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹി 
ANOS! 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


www.malankaralibrary.com 


66(കസ്തവ 


പുനരൈക്യ നവതി ആഘോഷം 


സഭൈക്യ സമ്മേളനം 


സെപ്റ്റംബര്‍ 20, 2020 


അഭിവന്ദ ൮) പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമര്‍പ്പിതരെ, വിശിഷ്ടാതിഥികളെ, സഹോ 
ദരി സഭകളുടെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഭാമക്കളെ ഭാഗ്യസ്മരണാര്‍ഹനും പുണ്യപിതാവുമായ 
ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ ജന്മനാട്ടില്‍ വച്ച്‌ തിരുമേനിയുടെ 
ശ്ലൈഹിക ശുശ്രൂഷയില്‍ സമാരംഭിക്കപ്പെട്ട്‌ 90 വര്‍ഷം പൂര്‍ത്തിയാക്കുന്ന മലങ്കര പുനരൈക്യ പ്രസ്ഥാന 
ത്തിന്റെ നവതിയാഘോഷത്തിലാണ്‌ നാം. നമ്മെ സംബന്ധിച്ച്‌ ഈ പുണ്യ പിതാവിന്റെ ജീവചരിത്രം, 
ജീവിത സന്ദേശം, ക്രിസ്തീയ സാക്ഷ്യം, അസാ 
ധാരണമായ ക്രൈസ്തവ നേതൃത്വം ആഗോള 
സഭയില്‍ ഓര്‍മ്മിക്കാന്‍ തക്കവിധം മലങ്കര അപ്പ 
സ്തോലിക സഭയെ ഹൃദയത്തില്‍ ചേര്‍ത്തുവച്ച 
ബന്ധം ഇതെല്ലാം പ്രത്യേകം അനുസ്മരിക്കുന്ന 
കാലയളവിലാണ്‌ നാം ഈ ആഘോഷങ്ങള്‍ക്ക്‌ 
ഒരുമിച്ച്‌ വന്നിരിക്കുക. മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനിയെന്ന മഹാ പുരോഹിതന്‍ മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ പ്രധാന മേലദ്ധ്യ 
ക്ഷന്‍ എന്ന നിലയില്‍ മാത്രമല്ല ക്രൈസ്തവ സഭ 
കള്‍ക്കും എന്നും അഭിമാനിക്കാനും ഓര്‍ത്തിരിക്കു 
വാനും സാധിക്കുന്ന ഒരു മഹനീയമായ ഒരു 
വ്യക്തിത്വമായി നാം പതാവിനെ കാണേണ്ടതുണ്ട്‌. 
രണ്ട്‌ മാനങ്ങളില്‍ തിരുമേനിയെ മനസ്സിലാക്കാന്‍ 
ഈ പശ്ചാത്തലത്തില്‍ നമ്മുടെ കൂട്ടായ്മയ്ക്കു 
കഴിയണം. ഒന്ന്‌ ദൈവത്തിന്റെ കൃപയോട്‌ 
ഈശ്വര നിയോഗത്തോടു സമര്‍പ്പിച്ച്‌ നടക്കു 
മ്പോള്‍ ദൈവം ആ വ്യക്തിയിലേക്ക്‌ ഒഴുകുന്ന 
കൃപ! രണ്ടാമത്‌, തന്റെ ജീവിത നിയോഗം കാല 
ഘട്ടത്തിന്റെ ര്രത്യേകതകള്‍ക്ക്‌ അനുസരിച്ച്‌ 
തിരിച്ചറിഞ്ഞ്‌ അതിനെ തന്റെ ജീവിതനിയോഗ 
ശുദ്ധിയായ്‌ സ്വീകരിച്ച്‌ പ്രതിസന്ധികളെയൊക്കെ 
നേരിടുന്നതിനുള്ള ആത്മ്രതാണി നേടി Ma 
ലേക്കു വരുന്ന ചരി്ര നായകന്മാര്‍ മലയാള കര 
യിലെയും മാവേലിക്കരയിലെയും ഈ മഹിതാചാ 
ര്യന്‍ നിര്‍വ്വഹിച്ചത്‌ സമാനമായൊരു ജീവിത 
സമര്‍പ്പണമാണ്‌. ക്രൈസ്തവ സഭകള്‍ക്ക്‌ സുവി 
ശേഷത്തിന്റെ പ്രഘോഷണം നിര്‍ബന്ധമാക്കിയെ 
മതിയാകൂ. മറ്റെല്ലാത്തിനും ഉപരിയായി സുവിശേ 
ഷത്തെ ഗൌരവമായി കരുതണമെന്ന്‌ പഠനകാല 
ത്തും, പ്രബോധനകാലത്തും, ആചാര്യശുഗശ്രൂഷ 
യിലും പ്രധാനാചാര്യ ശുശ്രൂഷയിലും ഈ വത്സല 
പിതാവ്‌ നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചില്ലേ? അത്‌; 
മറച്ച്‌ വയ്ക്കാന്‍ ആകുമോ? അതിപുരാതനമാ 
പണിക്കര്‍ വീട്ടില്‍ തറവാട്ടില്‍ ജനിച്ച പുണ്യപ്‌ 


www .malankaralibrary.com 


ഉക്ടരോബര്‍ 2020 


താവ്‌ അക്കാലത്ത്‌ താന്‍ പുരോഹിതനായിരുന്ന 
പ്പോഴും പ്രധാനാചാര്യന്റെ ശുശ്രൂഷ ചെയ്തപ്പോഴും 
ദുര്‍ബലര്‍ എന്നും അധഃകൃതരെന്നും, അതിര്‍ത്തിക്ക്‌ 
പുറത്തുള്ളവര്‍ എന്നും കരുതിയിരുന്ന അനേകം 
ഭവനങ്ങളില്‍ കയറിയിറങ്ങി അവരുടെ കുടുംബങ്ങ 
ളില്‍ പ്രാര്‍ത്ഥിച്ച്‌, ഭക്ഷണം കഴിച്ച്‌ അവരെ ദൈവമ 
ക്കളായി കൂട്ടി ചേര്‍ത്തുവച്ച്‌ വിശാലമാക്കിയ 
ക്രൈസ്തവ സാക്ഷ്യം വിസ്മരിക്കാന്‍ ആകുമോ? 
മാര്‍ ഈവാനിയോസ്‌ തിരുമേനി അഞ്ച്‌ പേരില്‍ 
തുടങ്ങി ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാ 
രനായി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത്‌ നയിച്ചു 
വെന്നുള്ള ഒരു മഹാത്ഭുതം മാത്രമല്ല. ധീരോദാത്ത 
മായ ഒരു തീരുമാനം ദൈവനിയോഗത്തില്‍ 
ഒളിഞ്ഞു കിടക്കുന്നത്‌ കണ്ട്‌ സംതൃപ്തി നേടിയ 
ഒരു മഹാപുരോഹിതനാണ്‌. പാവപ്പെട്ട മനുഷ്യരുടെ 
ഇടയില്‍ “അവര്‍ എന്റെ ജനം, തിരുസഭയുടെ ജനം, 
ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാര്‍വത്രിക 
വുമായ സഭയുടെ മകന്‍ എന്നും മകളെന്നും അവര്‍ 
വിളിക്കപ്പെടുന്നതിലുള്ള സ്വാതന്ത്ര്യം അവര്‍ക്ക്‌ മന 
സ്സിലും, ഹൃദയത്തിലും, സമൂഹത്തിലും വച്ചു 
നല്‍കിയ ഈ മഹിതാചാര്യന്‍. അദ്ദേഹത്തെ മറ 
ക്കാന്‍ നമുക്ക്‌ ആവുമോ? നാം ഒരു എക്യുമിനി 
ക്കല്‍ സമ്മേളനത്തിന്റെ ഉഷ്മളതയിലും അടിസ്ഥാ 
നത്തിലുമാണ്‌ ഇവിടെയൊരുമിച്ച്‌ കൂടി ഈ പുണ്യ 
പിതാവിനെ ഓര്‍ക്കുക. ചില കാരണങ്ങളാല്‍ നമുക്ക്‌ 
കാണിക്കേണ്ടുന്ന അത്രയും ബഹുമാനം കാണി 
ക്കാന്‍ സാധിക്കാത്തതു പോലെയുള്ള വികാരപര 
മായ ചിലയോര്‍മ്മകള്‍ സമൂഹങ്ങള്‍ക്കുണ്ടാകും. 
എന്നാല്‍ 206 ഈവാനിയോസ്‌ തിരുമേനിയെ നിഷേ 
ധിക്കുവാനോ മറക്കുവാനോ ക്രൈസ്തവ സഭ 
കള്‍ക്കു കഴിയുമോ? അദ്ദേഹം ചെയ്ത മഹത്താ 
യൊരു കാര്യം സുവിശേഷത്തെ തുറന്നു പിടിച്ച 
പ്പോള്‍ ആരെയും മാറ്റി നിര്‍ത്തിയില്ലെന്നുള്ളതാണ്‌. 
സവര്‍ണ്ണര്‍ എന്നും അവര്‍ണ്ണര്‍ എന്നും വിശേഷിപ്പി 
ക്കുന്ന മലയാള ചരിത്രത്തിന്റെ താളുകളില്‍ അതു 
രണ്ടും വെട്ടി സ്വന്തജനം, ദൈവജനം എന്ന്‌ എഴു 
തിച്ചേര്‍ത്ത മാവേലിക്കരയുടെ ഈ പുത്രനെ, ഈ 


സഭാശ്രേഷ്ഠനെ വിസ്മരിക്കുവാന്‍ എക്യുമെനി 
ക്കല്‍ പ്രസ്ഥാനത്തിനു എങ്ങനെ കഴിയും? കഴിയില്ല! 
കാരണം അദ്ദേഹം തന്റെ ജീവനും ജീവിതവുമായ 
ദൈവത്തോടു ചേര്‍ന്നു സുവിശേഷത്തെ സ്നേഹിച്ച 
സഭാസ്നേഹിതനാണ്‌. മാര്‍ ഈവാനിയോസ്സ്‌ തിരു 
മേനിയുടെ മലയാളകരയുടെയും മാവേലിക്കരയു 
ടെയും മലങ്കരയുടെയും സൂര്യതേജസ്സ്‌ നമുക്ക്‌ 
എല്ലാവര്‍ക്കും സാക്ഷ്യമായി മാതൃകയായി പ്രചോ 
ദനമായി ഏറെ നാളുകളിലേക്ക്‌ മുന്‍പില്‍ നില്‍ക്കു 
മാറാകട്ടെ. പുത്തന്‍ ഉണര്‍വോടുകുടി ഈ നവതി 
യുടെ കാലയളവില്‍ പിതാവിനെക്കുറിച്ചു ഒന്നു പഠി 
ച്ചാലോ അദ്ദേഹത്തെ കേട്ടറിഞ്ഞ്‌ അദ്ദേഹത്തെ മന 
സ്സിലാക്കുവാന്‍ ശ്രമം നടത്തിയ ലത്തീന്‍ സഭയിലെ 
ഒരു വൈദീകന്‍ എന്നോടു പറഞ്ഞു: “പിതാവേ, 
നിങ്ങള്‍ ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ പിന്‍ബല 
ത്തിലാണ്‌ മാര്‍ ഈവാനിയോസ്സ്‌ തിരുമേനിയെ 
കാണുന്നത്‌. ഞാന്‍ ആഗ്രഹിക്കുന്നത്‌ ആവിലാ 
യിലെ അമ്മ ത്രേസ്യായും, കുരിശിന്റെ വി. യോഹ 
ന്നാനും പ്രത്യേകമാംവിധം ദൈവാനുഭവത്തിന്റെ 
വഴിയിലേക്ക്‌ നീങ്ങിയ അതേ വഴിയിലെ ബഥനി 
യുടെ 206 ഈവാനിയോസ്‌ തിരുമേനിയെ കാണു 
വാനാണ്‌.” തുടര്‍ന്നും ഈ വെളിച്ചം, കുരിശിലെ 
വെളിച്ചം ലോകത്തിനു മുഴുവന്‍ നാട്ടുവെളിച്ചമായി, 
പ്രകാശമായി ഭവിക്കട്ടെ. എക്യുമെനിക്കല്‍ പ്രസ്ഥാ 
നത്തില്‍, എക്യുമിനിക്കല്‍ സംരഭങ്ങളില്‍ ഹൃദയ 
പൂര്‍വ്വം പങ്കുചേര്‍ന്നു പ്രവര്‍ത്തിക്കുന്ന നിങ്ങള്‍ ഏവ 
രെയും ഞാന്‍ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരുമ 
യോടുള്ള നിങ്ങള്‍ ദേശത്തിനു നല്‍കുന്ന 
ക്രൈസ്തവ സാക്ഷ്യത്തിനു ഹൃദയം കൊണ്ട്‌ 
ഞാന്‍ നിങ്ങളെ നമിക്കുന്നു. തുടര്‍ന്നും പുതിയ 
കാഴ്ചപ്പാടു കൂടി. തുറന്ന ഹൃദയത്തോടും മന 
സ്സരോടും ചേര്‍ത്ത്‌ നമ്മുടെ സഭാപിതാക്കന്മാരെ വിഭാ 
ഗിയതയില്ലാതെ കാണാന്‍ ശ്രമിക്കാം. നമ്മുടെ അക 
താരില്‍ അനേകം നല്ല ചിന്തകള്‍ നിറയും. മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയുടെ മാധ്യസ്ഥം 
അതിനു നമ്മെ സഹായിക്കട്ടെ. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


www.malankaralibrary.com 


വുനരക്യ നവതി ആഘോഷം 


മലങ്കര കാത്തലിക്ക്‌ 


ചില്‍ഡ്രന്‍സ്‌ ലീഗ്‌ 


(MCCL) 
ഓഗസ്റ്റ്‌ 29, 2020 


ദൈവത്തിന്റെ തിരുനാമത്തിനു സ്തുതിയുണ്ടാ 
യിരിക്കട്ടെ. അഭിവന്ദ്യരായ പിതാക്കന്മാര്‍, ബഹു. 
വൈദികര്‍, ബഹു. സിസ്റ്റേഴ്‌സ്‌, ബഹു. മതാധ്യാ 
പകര്‍, എനിക്ക്‌ ഏറ്റവും പ്രിയപ്പെട്ട സഭയിലെ 
കുഞ്ഞു മക്കളെ അനല്പമായ സന്തോഷവും അഭി 
മാനവും ആവേശവും നമ്മുടെ ഹൃദയങ്ങളെ 
കീഴ്പ്പെടുത്തിയ നിമിഷങ്ങളിലൂടിയാണ്‌ നാം കടന്നു 
പോകുന്നത്‌. കുഞ്ഞുങ്ങള്‍ എന്റെ അടുക്കല്‍ വര 
ട്ടെയെന്ന്‌ കര്‍ത്താവ്‌ പറഞ്ഞത്‌, അവരെയാരും തട 
യരുത്‌, don't block them let them come to me അവര്‍ 
എന്റെ അടുക്കല്‍ വരട്ടെ എന്നില്‍ നിന്ന്‌ മാറ്റി 
നിര്‍ത്തുന്ന ഒന്നും പാടില്ലായെന്ന്‌ കര്‍ത്താവ്‌ പറ 
യുന്നു. എനിക്ക്‌ വലിയ സന്തോഷമുണ്ട്‌ Malankara 
Catholic Childrens” League ന്റെ സഭാസംഗമത്തില്‍ 
അതും പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറാം 


വാര്‍ഷികത്തില്‍ മാവേലിക്കരയില്‍വെച്ച്‌ കൂടുന്ന 
ഈ സമ്മേളനത്തില്‍ ആശംസ അറിയിക്കുമ്പോള്‍. 
Malankara Catholic Childrens' League എന്ന സഭാസം 
വിധാനം ഉദ്ഘാടനം ചെയ്യുന്നതിനും അത്‌ സഭ 
യില്‍ പ്രഖ്യാപിക്കുന്നതിനും ഉള്ള വലിയ ഭാഗ്യം 
വലിയവനായ ദൈവം എനിക്ക്‌ കരുതി വച്ചിരുന്നത്‌. 
സണ്ടേസ്‌കൂള്‍ കുഞ്ഞുങ്ങളുടെ ഒരു വലിയ മുന്നേ 
റൃമായി MCCL മാറിയിരിക്കുമ്പോള്‍ സഭയുടെ ദൈവ 
ശാസ്ര്തം, സഭയുടെ ആരാധന, സഭയുടെ 
കുടുംബ പ്രബോധനങ്ങള്‍, സഭയുടെ സന്മാര്‍ഗ്ഗ 
ശാസ്ത്രം സഭ സമൂഹത്തോടു സംവേദിക്കുന്ന 
തിന്റെ മേഖലകള്‍ സഭയുടെ കാരുണ്യ പ്രതിബ 
ദ്ധത ഇതെല്ലാം ക്രമാതീതമായി വിശ്വാസ ജീവിത 
ത്തില്‍ പ്രാര്‍ത്ഥിച്ച്‌ പഠിക്കുമ്പോള്‍ സവിശേഷമായ 
ഒരു വൃക്തിത്വം കരുപിടിപ്പിക്കുന്നതിനു ആവശ്യ 


66(കസ്തവ 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 


മായ ഒരു Personality development leadership skill യേശു 
വിനെ സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള ധൈര്യം സമ്പാ 
ദിക്കുക. സുവിശേഷത്തിന്റെ സന്തോഷം പങ്കുവ 
യ്ക്കുന്ന ഇവരുടെ ആനന്ദം ഇവരെ പ്രേത്സാഹിപ്പി 
ക്കുന്ന സംവിധാനം. ഇതാണ്‌ MCCL. ഈ MCCL 
ന്റെ സംഗമത്തില്‍ എല്ലാവരും ഒരുമിച്ച്‌ നില്‍ക്കു 
മ്പോള്‍ സഭയുടെ പിതാവ്‌ എന്ന നിലയിലും ഇത്ര 
ആയിരങ്ങളെ കാണുമ്പോള്‍ എനിക്ക്‌ ഏറെ അഭി 
മാനമുണ്ട്‌. നിങ്ങള്‍ സഭയുടെ നാളത്തെ വാഗ്ദാന 
ങ്ങളാണെന്ന്‌ പറഞ്ഞാല്‍ അതൊരു ഗ്രാമര്‍ മിസ്റ്റേ 
ക്കാണ്‌. നിങ്ങള്‍ സഭയുടെ അടിസ്ഥാനത്തെ ഓര്‍മ്മി 
പ്പിക്കുന്ന ദൈവപൈതങ്ങളാണ്‌. ദൈവബന്ധം ഉറ 
പ്പിക്കുന്ന ദൈവം പ്രത്യേകം യേശു കര്‍ത്താവിലൂടെ 
വിളിച്ചു എന്റെ അടുത്തേക്കു വരട്ടെയെന്ന്‌ കല്‍പ്പി 
ച്ചിരിക്കുന്ന വിഭാഗമാണ്‌ നിങ്ങള്‍. ഒരു പക്ഷേ സഭ 
യിലെ മറ്റൊരു പ്രേഷിത വിഭാഗത്തിനും ലഭിക്കാ 
ത്തയൊരു തത്ത്വം ആഹ്വാനം ലഭിച്ച കുഞ്ഞുങ്ങ 
ളാണ്‌ നിങ്ങള്‍. കുഞ്ഞുങ്ങള്‍ എന്റെ അടുക്കല്‍ 
വരട്ടെ MCCL മക്കള്‍ എന്റെ അടുക്കല്‍ വരട്ടെ എന്ന്‌ 
കര്‍ത്താവ്‌ പറഞ്ഞുവെന്ന്‌ പറയുന്നു.അന്ന്‌ MCCL 
ഇല്ലാതെയിരുന്നതു കൊണ്ടാണ്‌ കുഞ്ഞുങ്ങള്‍ 
എന്ന്‌ പറഞ്ഞത്‌ അല്ലെങ്കില്‍ കര്‍ത്താവ്‌ പറ 
ഞ്ഞേനെ MCCL മക്കള്‍ എന്റെയടുക്കല്‍ വരട്ടെ. ഈ 
സഭാസംഗമത്തില്‍ നിങ്ങളെ സഭയുടെ നെടുംതു 
ണുകളായി ഞാന്‍ കാണുന്നു. നിങ്ങള്‍ ഈ സഭയെ 
ഉറപ്പിക്കാന്‍ വിളിക്കപ്പെട്ടവരാണ്‌. അതിശക്തമായ 
ഒരു വിശ്വാസപരിശീലനം നല്‍കുന്നവരാണ്‌. സ്വീക 
രിക്കുന്നവരാണ്‌ നിങ്ങള്‍. അതില്‍ ആനന്ദം കണ്ടെ 
ത്തുന്നവരാണ്‌ നിങ്ങള്‍. നമ്മുടെ കോവിഡ്‌ - 19 
എന്ന മഹാമാരി ബാധിച്ചിരിക്കുന്ന ഈ കാലയള 
വില്‍ ഈ കാലയളവില്‍ ഒരു കാര്യം പ്രത്യേകം 
ശ്രദ്ധിക്കണം നമ്മുടെ സഭയില്‍ വിശ്വാസ പരിശീ 
ലനത്തിന്റെ നേരിട്ടുള്ള സണ്‍ഡേ സ്കൂള്‍ ക്ലാസ്സു 
കള്‍ തടസ്സുപ്പെട്ടപ്പോള്‍ ഓണ്‍ലൈന്‍ സംവിധാന 


ത്തില്‍ കുഞ്ഞുങ്ങള്‍ക്ക്‌ എങ്ങനെ പ്രബോധനം 
നല്‍കാമെന്ന്‌ ആലോചിക്കുമ്പോള്‍ ഓരോ ഭ്രദാസ 
നങ്ങളും നടത്തികൊള്ളട്ടെയെന്ന്‌ തീരുമാനിച്ചപ്പോള്‍ 
മറ്റ്‌ എല്ലാ രൂപതകളോടും അതിരൂപതകളോടും 
ഞാനൊരു സത്യം പറയാം. ഏറ്റവും ശ്രദ്ധേയമായ 
രീതിയില്‍ ഓണ്‍ലൈന്‍ ക്ലാസ്‌ സംഘടിപ്പിച്ചത്‌ 
മാവേലിക്കര ഭദ്രാസനത്തിലെ വിശ്വാസപരിശീലന 
വിഭാഗമാണ്‌. പ്രത്യേകം ഇതിനു നേതൃത്വം 
നല്‍കിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വിശ്വാ 
സപരിശീലനത്തിന്റെ ഭാഗം തന്നെയാണല്ലോ MCCL 
ന്റെ മുഖ്യചര്‍ച്ചാവിഷയവും, നിങ്ങളെ സമൃദ്ധമായി 
ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ കരുതുന്ന 
സ്വര്‍ഗ്ഗത്തിന്റെ പദ്ധതിയില്‍ സുരക്ഷിതരായിരിക്കട്ടെ 
യെന്ന്‌ ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. കുഞ്ഞുങ്ങള്‍ക്കു 
വേണ്ടി ആദ്യമായിയൊരു ഇടയലേഖനം എഴുതി 
യത്‌ മാര്‍ ഈവാനിയോസ്‌ പിതാവാണ്‌. പിതാവിന്റെ 
സമര്‍പ്പണത്തിന്റെ അടയാളമായ പുനരൈക്യ 
പ്രസ്ഥാനം അതിന്റെ നവതിയിലേക്ക്‌ പ്രവേശിക്കു 
മ്പോള്‍ പിതാവിന്റെ മാധ്യസ്ഥം നിങ്ങളെയെല്ലാവ 
രെയും കൂടുതല്‍ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദൈവ 
സ്നേഹത്തില്‍ ഉറപ്പിക്കട്ടെയെന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നു. 
ഈ MCCL ന്റെ സഭാസംഗമം ക്രമീകരിക്കുന്നതിനു 
നേതൃത്വം നല്‍കിയ മാവേലിക്കര ഭ്രദാസനത്തെയും 
ആതിഥ്യം വഹിക്കുന്ന ഭദ്രാസനത്തെയും ആതിഥ്യം 
വഹിക്കുന്ന ഭദ്രാസനത്തിലെ ചുമതലകാരെയും 
നേതൃത്വം നല്‍കുന്ന അഭിവന്ദ്യ ജോഷ്വ മാര്‍ ഇഗ്നാ 
ത്തിയോസ്‌ മെത്രാപ്പോലീത്തായെയും പ്രത്യേക 
മായി ഞാന്‍ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും 
ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങള്‍ കര്‍ത്താവിന്റെ 
അടുക്കല്‍ ചെല്ലുന്നതില്‍ സന്തോഷം കണ്ട്‌ എത്തു 
വിന്‍. God bless you all! Jai MCCL! 


ആദരാഞ്ജലികള്‍ 


റവ. ഫാ. ജോണ്‍ താഴയില്‍ 


തിരവനന്തപുരം മേജര്‍ 
അതിരൂപത 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 ഉക്രെസ്തവ 


UZMANA 
MAM) ആഘോഷ 
സമാപന MEBO 
ഉസപ്റുംബര്‍ 21 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


ദൈവത്തിന്റെ തിരുനാമത്തിന്‌ മഹത്വമുണ്ടാ 
യിരിക്കട്ടെ! കര്‍ത്താവിനാല്‍ സ്നേഹിക്കപ്പെടുന്നവ 
രെ, ഒരു ചരിത്രനിമിഷത്തില്‍ നാം എല്ലാവരും, 
സ്വര്‍ഗ്ഗത്തിന്റെ വാല്‍സല്യം കൊണ്ട്‌ പങ്കാളികളാ 
കുന്ന വലിയ നിമിഷമാണിത്‌. സ്വര്‍ഗ്ഗത്തിന്റെ കാരു 
ണ്യമോ നമ്മുടെ മേല്‍ തീവ്രപ്പെട്ടതുകൊണ്ട്‌ ചരി 
ര്രപരമായ ഈയൊരു നിമിഷത്തില്‍ നമുക്ക്‌ ദൈവ 
ത്തോടു നന്ദി പറയുന്നതിന്‌. അവിടുത്തോടു 
ചേര്‍ന്ന്‌ നില്‍ക്കുന്നതിന്‌ ഇടയായി. കാരുണ്യവാ 
നായ ദൈവം, പരമകാരുണ്യവാനായ നമ്മുടെ 
ദൈവം, നാം ഓരോരുത്തരോടും സഭയോടും 
കാട്ടുന്ന വലിയ വാത്സല്യത്തെയും കരുതലിനെയും 
ഏറെ കൃതജ്ഞതയോടെ ഓര്‍ക്കാം. 90 വര്‍ഷം 
നമ്മുടെ സഭയുടെ പ്രായമല്ല. 2000 വര്‍ഷത്തെ അപ്പ 
സ്തോലിക ചൈതന്യം! മാര്‍തോമ്മാ ശ്ലീഹായാല്‍ 
ഭാരത ഭൂമിയില്‍ സന്നിഹിതമാക്കപ്പെട്ട മലങ്കര സഭ 
യുടെ ഭാഗമായി വളരുന്നതിനും സുവിശേഷത്തെ 
സ്വീകരിക്കുന്നതിനും അനുഗ്രഹവും ഭാഗ്യവും 
ലഭിച്ച നാം നമുക്ക്‌ നഷ്ടമായി പോയ കത്തോലിക്ക 
തിരുസഭയുടെ ഐക്യം 90 വര്‍ഷം മുന്‍പ്‌ വീണ്ടെ 
ടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്തതിന്റെ നവ 
തിയാഘോഷത്തിലാണ്‌ സംബന്ധിക്കുന്നത്‌. അനു 
ഗ്രഹീതമായ ഈയൊരു സന്ദര്‍ഭം ദൈവം തന്റെ 
തെരഞ്ഞെടുക്കപ്പെട്ടവര്‍ക്ക്‌ നല്‍കിയിരിക്കുന്നതാ 
ണ്‌. ഈ വലിയ കൃപയോടുചേര്‍ന്ന്‌ നിന്ന്‌ ഇന്നലെ 
സുവിശേഷ സന്ധ്യയില്‍ ബഹു. ജോഷ്വാ കൊച്ചു 
വിളയില്‍ അച്ചന്‍ പരിശുദ്ധാത്മ പ്രേരിതനായി, നമ്മെ, 
സഭയെ ഓര്‍മ്മപ്പെടുത്തിയതുപോലെ അരക്കെട്ടോ 
ടു ചേര്‍ത്തു വച്ചിരിക്കുന്ന അരക്കച്ചപ്പോലെ ദൈവ 
ബന്ധത്തില്‍ നമുക്ക്‌ ചേര്‍ന്ന്‌ നില്‍ക്കാം. സന്തോ 
ഷകരമായ ഈ സന്ദര്‍ഭം ദൈവത്തിന്റെ വലിയ 
കാരുണ്യത്തില്‍ ലഭ്യമായിരിക്കുമ്പോള്‍ അതിനു 
സഹായകകരമായി നമുക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കു 
കയും ശ്ലൈഹിക ശുധ്രൂഷ ചെയ്യുകയും മാര്‍ 
ഈവാനിയോസ്‌ പിതാവിനെയും മാര്‍ തെയോഫി 
ലോസ്‌ പിതാവിനെയും സഹകാരികളെയും ബല 
പ്പെടുത്തുകയും ചെയ്ത പിതാക്കന്മാരുടെ പിന്‍ഗാ 
മികളോടുകൂടിയാണ്‌ നാമിന്‌ വി. കുര്‍ബാന അര്‍പ്പി 
ച്ചത്‌. വചനം നമുക്കായി പങ്കുവച്ച്‌ നല്‍കിയത്‌ 
കൊല്ലം ഭ്രദാസനത്തിന്റെ, നമുക്ക്‌ കൃത്യമായി 
ഓര്‍ത്തിരിക്കുവാന്‍ പറഞ്ഞാല്‍ അലോഷ്യസ്‌ മരിയ 
ബെന്‍സിഗര്‍ തിരുമേനിയുടെ പിന്‍ഗാമിയായ, 
ഇപ്പോള്‍ കൊല്ലം രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യ 
നായ പോള്‍ ആന്റണി മുല്ലശ്ശേരി പിതാവാണ്‌. യാദ്യ 
ശ്ചികമല്ല, വന്ദ്യ പിതാവിന്റെ കുര്‍ബാനയിലെ 
സാന്നിധ്യവും വചനപ്രഘോഷണവും! ദൈവപരി 
പാലനയില്‍ ഞങ്ങള്‍ സ്വീകരിക്കുന്നു. ചങ്ങനാശ്ശേരി 
അതിരൂപതയുടെ അഭിവന്ദ്യനായ ജയിംസ്‌ കാളാ 
ശ്ശേരി പിതാവ്‌, കോട്ടയം രൂപതയുടെ അക്കാലത്തെ 
മെത്രാന്‍ ചൂളപറമ്പില്‍ പിതാവ്‌ അവരുടെ പിന്‍ഗാ 
മികളായി യഥാക്രമം അഭിവന്ദ്യനായ മാര്‍ ജോസഫ്‌ 
പെരുന്തോട്ടം പിതാവും, മാര്‍ മാത്യു മൂലക്കാട്ട്‌ 
പിതാവും ഈ വി. കുര്‍ബാനയില്‍ അന്ന്‌ മാര്‍ ഈവാ 
നിയോസ്‌ തിരുമേനിയോടു അവരുടെ അനുഗ്രഹീ 
തരായ മുന്‍ഗാമികള്‍ ചേര്‍ന്ന്‌ നിന്നതുപോലെ ഇന്ന്‌ 
ഈ സഭയോടും വി. കുര്‍ബാനയോടും ചേര്‍ന്ന്‌ 


നില്‍ക്കുന്നത്‌ സന്തോഷകരമായ കൂട്ടായ്മയുടെ 
കത്തോലിക്ക തിരുസഭ നല്‍കുന്ന ബന്ധത്തിന്റെ 
അനുഭവമായി! കൃതജ്ഞതയുടെ ഈ ബലി 
അര്‍പ്പിച്ച്‌ നാം 91-90 വര്‍ഷത്തിലേക്ക്‌ പ്രവേശിക്കു 
ന്നു. കൃതജ്ഞതയുടെ ഈ വിശുദ്ധ ബലി നമ്മെ 
അടുത്ത ഒന്‍പതു വര്‍ഷക്കാലത്തെ തീരവമായ 
ആത്മീയ ഒരുക്കത്തിലേക്ക്‌ നയിക്കുകയാണ്‌. 
ഒന്‍പത്‌ വര്‍ഷം കഴിയുമ്പോള്‍ പുനരൈക്യത്തിന്റെ 
ശതാബ്ദിയില്‍ ഈ സഭ എത്തിച്ചേരും. അതിനു 
ആത്മീയമായ ഒരുക്കം ഇവിടെ ആരംഭിച്ചിരിക്കുക 
യാണ്‌. മാര്‍ ഈവാനിയോസ്‌ തിരുമേനിക്കു ജന്മം 
നല്‍കിയ മാവേലിക്കരയെന്ന അതിപുരാതനമായ 
ക്രൈസ്തവ കേന്ദ്രത്തില്‍ സ്ഥാപിതമായിരിക്കുന്ന 
ഈ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ആസ്ഥാന 
ദൈവാലയത്തില്‍ - പരിശുദ്ധ അമ്മയുടെ നാമധേ 
യത്തില്‍ കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഭവന 
ത്തില്‍ അതിന്റെ ഒരുക്കങ്ങള്‍ ഇതാ ആരംഭിക്കുക 
യാണ്‌. തിരുസഭയുടെ ചരിത്രത്തില്‍, ചരിത്രത്തിന്റെ 
ഗതിവിഗതികള്‍ നമ്മള്‍ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ട്‌, 
നിരീക്ഷിച്ചിട്ടുണ്ട്‌, വിലയിരുത്തിയിട്ടുണ്ട്‌, പാഠങ്ങള്‍ 
ഉള്‍ക്കൊണ്ടിട്ടുണ്ട്‌. സംഘര്‍ഷങ്ങളുടെ നടുവില്‍ 
ദൈവം പ്രവാചകതുല്യമായ വിശുദ്ധ ആത്മാക്കളെ 
സഭയില്‍ഉയര്‍ത്തി നല്‍കിയിട്ടുണ്ട്‌. സഭയുടെ 
ഉള്‍ചൈതന്യവും ഒരു കാലത്തു നഷ്ടപ്പെട്ടു പോകാ 
തെയിരിക്കാനുള്ള സ്വതന്ത്ര പദ്ധതിയും നരക 
ത്തിന്റെ കവാടങ്ങള്‍ അതിനെതിരെ പ്രബലപ്പെടാ 
തെയിരിക്കുന്നതിനും ലോകം കര്‍ത്താവിന്റെ ശിഷ 
$9208.80) കര്‍ത്താവ്‌ കൊടുത്ത മഹത്ത്വം തിരിച്ച 
റിയുന്നതിനു വേണ്ടി സ്വര്‍ഗ്ഗം ക്രമീകരിക്കുന്നതാ 
ണ്‌. സംഘര്‍ഷഭരിതമായ സഭാചരിത്രത്തിന്റെ 
ഓരോ ഘട്ടത്തിലും യേശു ക്രിസ്തുവില്‍ നിന്ന്‌ 
അവിടുത്തെ സുവിശേഷത്തില്‍ നിന്ന്‌ അകലം 
പാലിച്ചപ്പോള്‍ സഭ ഭാതീകതയില്‍ വഴുതി 
വീണതും ക്രൂശിലേക്കു നോക്കി മനുഷ്യനില്‍ 
ആശ്രയിക്കുന്നതിനേക്കാള്‍ ദൈവത്തില്‍ ആശ്രയി 
ക്കുന്നത്‌ നന്ന്‌ എന്ന്‌ തിരിച്ചറിഞ്ഞ്‌ ക്രൂശിനോടു 
ചേര്‍ന്ന്‌ നിന്നപ്പോഴൊക്കെ സ്വര്‍ഗ്ഗത്തിന്റെ അനു 
ഗ്രഹം സ്വീകരിച്ച ഒരു സഭ, രണ്ടായിരം വര്‍ഷങ്ങ 
ളുടെ ചരിത്രവുമായി മുന്നോട്ട്‌ പോകുമ്പോള്‍. ഇത്‌ 
അവിസ്മരണീയമായ പാഠമാണ്‌. യേശു ക്രിസ്തു 
വില്‍ അല്ലാതെ മറ്റൊന്നിലും മഹത്ത്വം കണ്ടെ 
ത്താന്‍ കഴിയാത്ത ഒരു ആത്മീയ സമൂഹമായി 
സ്വര്‍ഗ്ഗം നമ്മെ വേര്‍തിരിച്ച്‌ നിര്‍ത്തിയിരിക്കുകയാ 
ണ്‌. പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളിലെ സഭയും 
ഇനിയും വികസിതമായി തീരേണ്ട രാജ്യങ്ങളിലെ 
സഭയൊക്കെയും എല്ലാ കാലത്തേക്കും അനു 
വര്‍ത്തിക്കേണ്ട ജീവിത ക്രൈസ്തവ ശൈലിയായി 
ക്രൂശിന്‍ചാരെ നില്‍ക്കുന്ന സഭ, ക്രൂശിനെ പുല്‍കി 
നില്‍ക്കുന്ന സഭ, ക്രൂശില്‍ അഭിമാനം കൊള്ളുന്ന 
സഭ, അവിടുത്തെ മഹത്ത്വത്തില്‍ സ്വീകരിക്കപ്പെട്ട 
സഭയെന്ന നിലയില്‍ നാം ഈ അടുപ്പം കാത്ത്‌ 
സൂക്ഷിക്കാന്‍ കടപ്പെട്ടിരിക്കുന്നു. ഈ അടുപ്പം 
കാത്ത്‌ സൂക്ഷിച്ചപ്പോള്‍ അല്‍ബേനിയകാരി ഇന്ത്യ 
ക്കാരിയായി മാറി ലോകത്തോടു പറഞ്ഞു. എന്നെ 
പാവങ്ങളെ സഹായിക്കാന്‍ നിര്‍ബന്ധിക്കുന്നത്‌ 
പണമല്ല, ആരുടെയും പ്രോല്‍സാഹനമല്ല, യേശു 


www.malankaralibrary.com 


ക്രിസ്തുവിന്റെ സ്നേഹമാകുന്നു. ‘Caritas Christi 
Urget Nos’, the love of Christ compels me, എന്നെ 
ബലപ്പെടുത്തുന്നു, എന്നെ നിര്‍ബന്ധിക്കുന്നു. 
എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ആകയാല്‍, തിരുസ 
ഭയുടെ ചരിത്രത്തില്‍ നാം ഭതീകതയും ആത്മീ 
യമായ മുന്നേറ്റവും കണ്ട്‌ പഠിച്ചിട്ടുള്ള, നിരീക്ഷിച്ചി 
ട്ടുള്ള സമൂഹമെന്ന നിലയില്‍ നവതിയില്‍ നിന്ന്‌ 
ശതാബ്ദിയിലേക്ക്‌ ഈ പരി. കൂര്‍ബാനയോടു 
ചേര്‍ന്ന്‌ നമ്മുടെ ഒരുക്കം ആരംഭിക്കുമ്പോള്‍ 
നമ്മോടും ലോകത്തോടും പറയാന്‍ ഒരേയൊരു 
കാര്യമേ ഉള്ളു. “സീയോന്‍ സഞ്ചാരി ഞാന്‍ യേശു 
വില്‍ ചാരി ഞാന്‍ പോകുന്നു, കുരിശിന്റെ പാത 
ONG’, കുരിശ്‌ ദുഃഖവെള്ളിയിലെ കുരിശ്‌ മാത്രമല്ല 
ഉയിര്‍പ്പിന്റെ പ്രഭാതത്തെയും അത്‌ ഓര്‍മ്മപ്പെടുത്തു 
ന്നു. നമുക്ക്‌ കര്‍ത്താവ്‌ തന്ന കുരിശിനെ അതിന്റെ 
മുഴുവന്‍ അനുഭവങ്ങളോടും ചേര്‍ത്ത്‌ സ്വന്തമാക്കാം. 


മിശിഹായ്ക്കു ചേര്‍ന്ന്‌ സമൂഹമായി മാര്‍ ഈവാ 
നിയോസ്‌ പിതാവ്‌ പുനരൈക്യപ്പെട്ട സഭയെ 
സ്വപ്നം കണ്ടു. മിശിഹാനുകരണ സമൂഹമായി 
അതിന്റെ മുന്നോടിയായി ഒരുക്കത്തിന്റെ കൂടാരമാ 
യോ മിശിഹാനുകരണ സന്യാസ സമൂഹവും മിശി 
ഹാനുകരണ സന്യാസിനി സമൂഹവും മാര്‍ ഈവാ 
നിയോസ്‌ പിതാവ്‌ സ്ഥാപിച്ചു. പ്രേഷിത ശുശ്രൂഷ 
ചെയ്ത സഭയ്ക്കു മുന്നേറ്റം ഉണ്ടാകുന്നതിന്‌ മേരി 
മക്കള്‍ സന്യാസിനി സമൂഹത്തെ ദിവംഗതനായ 
ജോസഫ്‌ കുഴിഞ്ഞാലില്‍ അച്ചനെ ഉപകരണമാക്കി 
നമ്മുടെ പുണ്യ പിതാവ്‌ തന്നെ അതിന്റെ എല്ലാ 
അര്‍ത്ഥത്തിലും സ്ഥാപകനായി നിന്ന്‌ സഭയില്‍ 
ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചു. നാം മിശിഹാ 
നുകരണ സമൂഹമായി വളരണം. അതു കാണിച്ചു 
തരാന്‍ മുണ്ടന്‍ മലയില്‍ ഒരു പര്‍ണ്ണശാലയില്‍, 
അതു കാണിച്ചു തരാന്‍ സന്യാസികളുടെ ഒരു സമൂ 
ഹവും, അതു കാണിച്ചുതരുവാന്‍ പകലന്തിയോളം 
പ്രേഷിതരുടെയിടയില്‍ രാത്രി യാമങ്ങളില്‍ പരിശുദ്ധ 
കുര്‍ബാനയുടെ മുന്നെ ആരാധനയും നടത്തുന്ന 
സന്യാസികളുടെ സമര്‍പ്പണ ബോധവും പിതാവ്‌ 
നമുക്ക്‌ നല്‍കിയത്‌ ഒരുക്കത്തിന്റെ കണ്ടെത്തേണ്ട 
പാഠങ്ങള്‍ നോക്കി വളരുന്നതിനാണ്‌. നാം ശതാ 
ബ്ദിയിലേക്ക്‌ ഉളള ഒരുക്കത്തിലാണ്‌. നാം പുതിയ 
മുന്നേറ്റത്തിലാണ്‌. നമുക്ക്‌ കര്‍ത്താവിനെ സ്വന്ത 
മാക്കി ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യം 
നല്‍കി ഈ മണ്ണിലും നമ്മെ അനുവദിക്കുന്ന എല്ലാ 
പ്രദേശങ്ങളിലും വേഗത്തില്‍ പോകേണ്ടതുണ്ട്‌. 
പ്രിയപ്പെട്ട സഭാമക്കള്‍, സഭയുടെ പ്രതിനിധികളാ 
യി ഈ ദൈവാലയത്തിലും ലോകത്തിന്റെ പല ഭാഗ 
ങ്ങളിലുമായിരുന്ന്‌ ഈ സന്ദേശം സ്വീകരിക്കുന്ന 
എല്ലാവരും ഒരുമിച്ച്‌, യേശുവിനെ മുന്നില്‍ നിര്‍ത്തി 
യുള്ള ഈ ശുശ്രൂഷയില്‍ പങ്കുചേരാം. തൊണ്ണൂറ്‌ 
വര്‍ഷം കൊണ്ട്‌ നമുക്ക്‌ ചരിത്രപരമായ നിമിഷം 
നമ്മുടെ സഭാ ചരിത്രത്തിലുണ്ട്‌ എന്നത്‌ സത്യമാ 
ണ്‌. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്ത ഒരു ചരിത്രത്തെ 
കുറിച്ചാണ്‌ 90 വര്‍ഷം പറയുക. മാര്‍തോമ്മാ ശ്ലീഹാ 
യാല്‍ സന്നിഹിതമാക്കപ്പെട്ട മലങ്കരയിലെ സഭ. 
മാര്‍തോമ്മാ ക്രിസ്ത്യാനികളുടെ സഭയുടെ ആദിമ 
നാമം മലങ്കര സഭയെന്നുള്ളതാണ്‌. ഈ സഭയില്‍ 
ഭാഗമായി ഇപ്പോള്‍ വളരുന്നതിനു നമുക്ക്‌ സാധി 


ഒക്ടോബര്‍ 2020 —— 


ച്ചു. സാര്‍വ്വത്രിക സഭയുടെ കൂട്ടായ്മയില്‍ നിന്ന്‌ 
പലരും പലകാരണങ്ങളാല്‍ വിച്ഛേദിക്കപ്പെടുന്നതിന്‌ 
ഇടയായി. അതില്‍ മനം നൊന്ത്‌ പഴയകൂറും 
പുത്തന്‍കൂറും ഒരുമിച്ച്‌ നിന്ന്‌ വേദനയോടു പര 
സ്പരം പങ്കിട്ടതാണ്‌. വീണ്ടും നമുക്ക്‌ രമൃതപ്പെട 
ണം. അതിന്‌ ഏവരെയും പരിശുദ്ധാത്മാവ്‌ തുണ 
ച്ചു. നമ്മുടെ പുണ്യപിതാവിലൂടെ അത്‌ സാധ്യമാ 
യി. ആലപ്പുഴ, തത്തം പള്ളിയില്‍ പുനരൈക്യം 
നടന്ന്‌ ആറ്‌ മാസക്കാലത്തോളം അത്‌ ജീവിച്ചുയെ 
ന്നുളളത്‌ ചരിത്രം പഠിക്കുന്നവര്‍ക്ക്‌ അറിയാം. 
എന്നാല്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ മലങ്കര 
സഭയ്ക്കുവേണ്ടി നിയോഗിക്കപ്പെട്ട പുണ്യ താതന്‍ 
പരിശുദ്ധാത്മ കരം പിടിച്ചു മുന്നോട്ടു പോയത്‌ 
പൂര്‍ത്തീകരിക്കപ്പെട്ടതിന്റെ 90-00 വര്‍ഷത്തിലാണ്‌ 
നാം ഇവിടെയായിരിക്കുക. ശതാബ്ദിയെ കുറിച്ച്‌ 
നാം എന്ത്‌ കരുതുന്നു? കൃപ നിറയുന്ന കുടുംബ 
ങ്ങള്‍ സഭ മുഴുവന്‍ വ്യാപിക്കണം, കൃപ നിറയുന്ന 
പൌരോഹിത്യം സഭ മുഴുവന്‍ വിശ്വാസ സമൂഹ 
ത്തിനു അനുഭവിക്കാന്‍ കഴിയണം. ആടുകളെ അവ 
രുടെ വേദനകളില്‍ അറിയുന്ന, അവരുടെ 
വേദനകളില്‍ പങ്കുചേരുന്ന പുരോഹിതന്മാരെയും 
സമര്‍പ്പിതരെയും കുടുംബങ്ങളെയും ഒരുമിച്ച്‌ 
നിര്‍ത്തി മുമ്പോട്ടു പോകുന്ന മേല്‍പ്പട്ടക്കാരുടെ 
ശുശ്രൂഷ കൊണ്ട്‌ സഭ അനുഗ്രഹീതമാകുന്നു. സന 
ാസത്തിന്റെ നൈര്‍മല്യം മലങ്കരയുടെ നവീകരിക്ക 
പ്പെട്ട സഭാസമൂഹത്തിന്‌ അനുഭവിക്കുന്നതിന്‌ ഇട 
യാകണം. നമ്മുടെ യുവതീയുവാക്കന്മാര്‍, കുഞ്ഞു 
ങ്ങള്‍ നമ്മുടെ മുതിര്‍ന്ന മാതാപിതാക്കള്‍ വിദേശ 
ങ്ങളില്‍ താമസിക്കുന്നവര്‍, പഠിക്കുന്നവര്‍, രോഗിക 
ളായി കിടക്കയില്‍ അഭയം പ്രാപിച്ചിരിക്കുന്നവര്‍. 
ഇവരെല്ലാം ചേര്‍ന്ന്‌ നമ്മള്‍ നവീകരിക്കപ്പെടുന്ന 
അനുഭവത്തില്‍ പങ്കുകാരാകണം. അതിനു പ്രിയ 
പ്പെട്ട സഭാമക്കളെ നിങ്ങള്‍ ഇന്ന്‌ മുതല്‍ പരിശുദ്ധ 
കുര്‍ബാനയില്‍ സംബന്ധിക്കുമ്പോള്‍ ദിവ്യകാരുണ 
ൃത്തിന്റെ മുന്‍പില്‍ ആയിരിക്കുമ്പോള്‍ പരിശുദ്ധ 
അമ്മയുടെ ജപമാലയില്‍ നിങ്ങള്‍ പ്രാര്‍ത്ഥിക്കു 
മ്പോള്‍ നിങ്ങള്‍ ഓര്‍ക്കണം, നിങ്ങള്‍ സഭയുടെ ഈ 
നിയോഗത്തിനുവേണ്ടി പ്രാര്‍ത്ഥിക്കണം. വൃത്യ 
സ്തമായൊരു സഭയായി പരി. കത്തോലിക്ക സഭ 
യില്‍ ജീവിക്കുവാനാണ്‌ സ്വര്‍ഗ്ഗം നമ്മെ കുറിച്ച്‌ പദ്ധ 
തിയിട്ടിരിക്കുന്നത്‌. ആ വ്യത്യാസം അധീശത്വത്തി 
ന്റെയോ ഒരു വലിയ ജനസംഖ്യയുടെ മഹത്ത്വത്തി 
ന്റെയോ അല്ല. പുളിമാവിനെ കുറിച്ച്‌ സുവിശേഷ 
ത്തില്‍ സ്ഥലം കണ്ടെത്തിയെങ്കില്‍ ആ ചെറിയ 
പുളിമാവ്‌ നിസ്സാരമല്ല. നാം ചേര്‍ന്ന്‌ നില്‍ക്കുമ്പോള്‍ 
കര്‍ത്താവിന്റെ കൃപാവരം സ്വീകരിക്കാന്‍ കഴിയും. 


ഇന്ന്‌ മാവേലിക്കരയില്‍ നാം ഒരുമിച്ച്‌ കൂടിയിരി 
ക്കുമ്പോള്‍ ചരിത്രപരമായ ഒരു വലിയ നിമിഷത്തില്‍ 
നിങ്ങളോട്‌ ഒപ്പം ഞാനും പങ്കാളിയാവുകയാണ്‌. 
ഇവിടെ അര്‍പ്പിക്കുന്ന ഓരോ വി. കുര്‍ബാനയും 
ഇവിടെ ക്രമീകരിക്കപ്പെട്ട ഓരോ ആത്മീയ ശുശ്രൂ 
ഷയും സഭയുടെ വിവിധ ശ്രേണികളില്‍ ഉള്ളവ 
രോടു അഭിവന്ദ്യനായ ജോഷ്വാ മാര്‍ DMI 
യോസ്‌ മെത്രാപ്പോലീത്താ പ്രത്യേകം മുന്‍കൈയെ 
ടുത്ത്‌ ക്രമീകരിച്ച സംവാദങ്ങള്‍. ഇന്ത്യയുടെ ഉപ 
രാഷ്ട്രപതി മുതല്‍ താഴോട്ട്‌ വിവിധ ശ്രേണിയി 


DALON 


www.malankaralibrary.com 


ഒഖര്‍്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


ലുളളവര്‍ നമ്മുടെ സഭാജീവിതത്തെ കുറിച്ച്‌ 
നമ്മോടു പ്രബോധനം നല്‍കിയിട്ടുണ്ട്‌. ഇതെല്ലാം 
ക്ഷമയോടെ അവധാനതയില്‍ സ്വീകരിക്കുന്നതിന്‌ 
നമുക്ക്‌ ഇടയായത്‌. ഈ സന്ദര്‍ഭത്തില്‍ നമുക്ക്‌ 
ആത്മീയമായ ഒരുക്കത്തെ കുറിച്ച്‌ ഞാന്‍ പറ 
ഞ്ഞത്‌ അതിന്റെ വിവിധ തലങ്ങളില്‍, ഒരു വര്‍ഷം 
മുന്‍പ്‌ കാതോലിക്കേറ്റ്‌ സെന്ററില്‍ നമ്മുടെ എല്ലാ 
ഭദ്രാസനങ്ങളിലും അജപാല സെക്രട്ടറിമാരും, 
വികാരി ജനറാളുമാരും നമ്മുടെ സഭയിലെ അഭിവ 
ന്ദ്യരായ പിതാക്കന്മാരും സന്യാസ പ്രതിനിധികളും 
ഒരുമിച്ചുകൂടി പത്ത്‌ വര്‍ഷത്തേക്കുള്ള ഒരുക്കത്തെ 
കുറിച്ച്‌ ആലോചിച്ചു അതിന്റെ ആത്മീയ ഒരുക്കം 
ഈ നവതിയാഘോഷത്തോടൊപ്പം തുടങ്ങുകയാണ്‌. 
ആത്മീയ സമ്പത്തിന്റെ ആ വലിയ കരുതലും 
കരുത്തും മുന്‍ നിര്‍ത്തികൊണ്ട്‌ നമുക്ക്‌ ആരംഭി 
ക്കാം. മറ്റൊന്നും നമുക്ക്‌ ആത്യന്തിക വിജയം 
നല്‍കില്ല. ലോകത്തിന്റെ പദവിയോ, ലോകത്തിന്റെ 
മഹത്ത്വമോ, ലോകത്തിന്റെ പ്രശംസയോ ഒന്നും 
ക്രിസ്തുവിന്റെ അടുത്ത്‌ നില്‍ക്കുമ്പോള്‍ ലഭിക്കുന്ന 
ആനന്ദത്തിനു പകരം വയ്ക്കാന്‍ ഇല്ലായെന്നത്‌ 
ലോകത്തോടു പറയേണ്ടത്‌ ഉണ്ട്‌. പൌലോസ്‌ അപ്പ 
സ്‌ തോലന്‍ വിജ്ഞാനികളുടെയിടയില്‍ 
നില്‍ക്കുമ്പോള്‍ ഒരു സത്യം വിളിച്ച്‌ പറഞ്ഞു. 
“ക്രൂശിതനായ യേശു ക്രിസ്തുവില്‍ ഞാന്‍ അഭി 
മാനം കൊളളുന്നു”. നമ്മുടെ പ്രിയങ്കരനായ 
ജേക്കബ്‌ പുന്നൂസ്‌ ഐ.പി.എസ്‌., പി.ഒ.സി.-യില്‍ 
കൂടിയ ഒരു സഭാ സമ്മേളനത്തില്‍ പങ്കെടുക്കുന്ന 
അവസരത്തില്‍ അദ്ദേഹം പറഞ്ഞ്‌ ഞാന്‍ ഓര്‍ക്കു 
ന്നു. യേശു ക്രിസ്തുവിലാണ്‌ ഈ സഭയുടെ ശക്തി. 
യേശു ക്രിസ്തുവിനെ മുന്നില്‍ നിര്‍ത്തുന്നതാണ്‌ 
ഈ സഭയുടെ ബലം. ഈ അനുഗ്രഹീതമായ, കലു 
ഷിതമായ ഒരു സാഹചര്യത്തില്‍ ഏതുവാക്ക്‌ ഉപ 
യോഗിച്ചാലും എന്ത്‌ പറഞ്ഞാലും തെറ്റിദ്ധരിക്കപ്പെ 
ടുന്ന ഒരു കാലഘട്ടത്തില്‍ നാം ജീവിക്കുകയാണ്‌. 
പക്ഷേ യേശു ക്രിസ്തുവിന്റെ മുന്‍പില്‍ നില്‍ക്കു 
മ്പോള്‍ നമ്മുടെ ധര്‍മ്മം നിര്‍വ്വഹിക്കുവാന്‍ നമുക്ക്‌ 
കടമയുണ്ട്‌. സഭകള്‍ സമാധാനത്തിന്റെ പാതയി 
ലേക്ക്‌ തിരിച്ചു വരുകയും നമ്മുടെ കര്‍ത്താ 
വിനെപ്രതി വിട്ടുവീഴ്ച ചെയ്യണമെന്നും ബഹു. 
ജിജി തോംസണ്‍ ഐ.എ.എസ്‌. മാതൃഭൂമിയില്‍ 
എഴുതിയത്‌ വി. കുര്‍ബാനയില്‍ നിയോഗം പറഞ്ഞ 
പ്പോള്‍ ഓര്‍മ്മപ്പെടുത്തിയത്‌ നിങ്ങള്‍ ഓര്‍ക്കുന്നുവ 
ല്ലോ. മലങ്കര ഓര്‍ത്തഡോക്‌ സ്‌ -യാക്കോബായ 
സഭകള്‍ തമ്മിലുള്ള ഐക്യം, സമാധാനമാണ്‌ 
വിഷയം. സമാധാനത്തിന്റെ പാതയില്‍ നമ്മള്‍ ഇതു 
പറയുമ്പോള്‍ ഏതെങ്കിലും ഒരു സഭയെ ചെറു 
താക്കി പറയുകയോ, നിസ്സാരവത്കരിക്കുകയോ 
ആണ്‌ എന്ന്‌ ധരിക്കരുത്‌. നമ്മുടെ ക്രൈസ്തവ മന 
സാക്ഷി എവിടെ പോകുന്നു? ഈ ഭിന്നതയില്‍ പരി 
ഹാരം ചെയ്യാന്‍, ഈ ഭിന്നതയില്‍ കര്‍ത്താവിന്റെ 
മുന്‍പില്‍ മാപ്പ്‌ ചോദിക്കാന്‍ ആരുടെയും അനുവാദം 
ആവശ്യമില്ലല്ലോ. നാം പ്രായശ്ചിത്തം ചെയ്തു 
പ്രാര്‍ത്ഥിക്കണം. ആരും അറിയേണ്ട, ഒരു വാര്‍ത്താ 
മാധ്യമങ്ങളിലും കൊടുക്കേണ്ട. കുടുംബമായി ഉപ 
വസിച്ചും ത്യാഗമെടുത്തും നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. 
പ്രിയപ്പെട്ടവരെ, നമുക്ക്‌ കടമയുണ്ട്‌. വാഗ്വാദമോ, 


ന്യായം പറഞ്ഞ്‌ ഉന്നയിച്ചതു കൊണ്ടോ ഒന്നും 
സംഭവിക്കാന്‍ പോകുന്നില്ല എന്ന്‌ എത്രയോ നാളു 
കള്‍ക്കു മുന്‍പ്‌ നാം തിരിച്ചറിഞ്ഞതാണ്‌. എന്നാല്‍ 
കര്‍ത്താവിന്റെ കരുണയുടെ കരം പിടിക്കുമ്പോള്‍ 
അത്ഭുതം സംഭവിക്കും. നമുക്ക്‌ ത്യാഗം ചെയ്ത്‌ 
ഈ വിഷയത്തിനുവേണ്ടി പ്രാര്‍ത്ഥിക്കാം. മലങ്കര 
സഭയുടെ സമാധാനം നമ്മുടെ പ്രാര്‍ത്ഥനയില്‍ 
നിയോഗമാകട്ടെ! നമുക്ക്‌ ഇക്കാര്യത്തില്‍ പരിശുദ്ധ 
അമ്മയെ മുറുകെ പിടിക്കാം, പരിശുദ്ധ അമ്മയെ 
കൂട്ടുപിടിക്കാം. അമ്മ, മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിനെ എത്രയോ ആഴത്തില്‍ സഹായിച്ചു. ഈ 
പുണ്യപിതാവിന്റെ മാതാവിനോടുള്ള അടുപ്പം സഭ 
യായി നമുക്ക്‌ ഏറ്റെടുക്കാം. അമ്മ നമുക്ക്‌ 
മാധ്യസ്ഥം വഹിക്കട്ടെ. 


നമ്മുടെ അനുദിന ജീവിത വിഷയങ്ങളില്‍ 
നമുക്ക്‌ മുന്‍പോട്ട്‌ ഒരുമിച്ച്‌ പോകേണ്ടതുണ്ട്‌. 
സത്യമായി, ധാര്‍മ്മികമായ നിലപാടുകള്‍ നാം വ്യ 
ക്തമാക്കേണ്ടത്‌ ഉണ്ട്‌. നമ്മുടെ രാജ്യത്ത്‌ എല്ലാവ 
രോടും സംവേദിക്കുവാന്‍ ആത്മരതരാണിയുള്ള സഭ 
യായി നമുക്ക്‌ മുന്നോട്ട്‌ പോകേണ്ടതുണ്ട്‌. സഭയുടെ 
വലിപ്പം, അതിന്റെ നിലപാടുകളും, അതിന്റെ കൃത്യ 
മായ ജീവിത സമര്‍പ്പണത്തിലുള്ള ഉറപ്പുമാണ്‌. The 
nation building process എന്ന്‌ സാമൂഹിക ശാസ്ത്ര 
ജ്ഞന്മാരും രാഷ്ര്രത്രന്തജ്ഞന്മാരും പറയുന്നത്‌ 
പുണ്യ പിതാവ്‌ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയുടെ കാലത്ത്‌ ആരംഭിച്ചതാണ്‌. 
ചെറുതും വലുതുമായ അനേക സംരംഭങ്ങളിലൂടെ 
ഈ രാജ്യത്തിന്റെ കെട്ടുപണിയില്‍ നാം തുടര്‍ന്നും 
ഉള്‍ച്ചേരണം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ. നരേന്ദ്ര 
മോദി അദ്ദേഹത്തിന്റെ എഴുപത്‌ വയസ്സ്‌ പൂര്‍ത്തി 
യാക്കുമ്പോള്‍ ഈ സഭയുടെ ഒരുമിച്ച്‌ കൂടിയ അവ 
സരത്തില്‍ എല്ലാവിധ ആശംസകളും എല്ലാവിധ 
ഐശ്വര്യങ്ങളും അദ്ദേഹത്തിനു നേരുന്നു. മഹ 
ത്തായ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതിയും, 
മതേതരത്വവും, ദരിദ്രരോടുള്ള പക്ഷം ചേരുന്ന സമീ 
പനവും (a preferential option for the poor) 
നിലനില്‍ക്കേണ്ടതുണ്ട്‌. അദ്ധ്വാനിക്കുന്നവരെ കരം 
പിടിച്ച്‌ ഉയര്‍ത്താന്‍ കഴിയുന്ന പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ 
നേതൃത്വം കൊടുക്കാന്‍, അദ്ദേഹത്തിനു കഴിയുമാ 
റാകട്ടെ. നമ്മുടെ കേരള സംസ്ഥാനം ഇപ്പോള്‍ 
കോവിഡിന്റെ വലിയൊരു പിടിയിലാണ്‌. തല 
സ്ഥാന നഗരിയില്‍ ഓരോ ദിവസവും അതിന്റെ 
എണ്ണം കൂടി വരുന്നതായി റിപ്പോര്‍ട്ട്‌ ചെയ്യുന്നുണ്ട്‌. 
തലസ്ഥാന നഗരിയില്‍ താമസിക്കുന്ന ഒരു പൌരന്‍ 
കൂടിയാണ്‌ ഞാന്‍. വളരെ ഏറെ അസ്വസ്ഥതകള്‍ 
അവിടെ ഓരോ സ്ഥലത്തും ഇതുവഴിയായി വ്യാ 
പിക്കുന്നുണ്ട്‌. ഇതിന്റെ പരിഹാരം ഉണ്ടാകുന്നതിന്‌ 
സംസ്ഥാന സര്‍ക്കാര്‍ കൂടുതല്‍ ക്രിയാത്മകമായ 
നേതൃത്വം നല്‍കുന്നതിന്‌ ഈ സംസ്ഥാനത്തിന്റെ 
മുഖ്യമന്ത്രി ശ്രീ. പിണറായി വിജയന്‍ നല്‍കുന്ന 
നേതൃത്വം കൂടുതല്‍ സല്‍ഫലങ്ങള്‍ ഉളവാക്കട്ടെ 
എന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നു. കൂടുതല്‍ ഐശ്യര്യത്തി 
ലേക്ക്‌ നമ്മുടെ നാടിനെ നയിക്കട്ടെയെന്ന്‌ ഞാന്‍ 
ആശംസിക്കുന്നു. ബഹു. ശ്രീ. ഉമ്മന്‍ചാണ്ടി അദ്ദേ 
ഹത്തിന്റെ നിയമസഭാ പ്രവേശനത്തിന്റെ 50-00 
വാര്‍ഷികത്തിലാണ്‌. നാടും നാട്ടുകാരും ഒന്നു 


www.malankaralibrary.com 


പോലെ അദ്ദേഹത്തിനു ആശംസകള്‍ നേരുകയും 
അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനുവേണ്ടി പ്രാര്‍ത്ഥി 
ക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വ്യക്തിപരമായി 
കണ്ട്‌ ഞാന്‍ സഭയുടെ സ്നേഹം അറിയിച്ചു. ഈ 
സഭ പ്രാതിനിധ്യ സ്വഭാവത്തില്‍ ഇവിടെ കൂടിയിരി 
ക്കുമ്പോള്‍ ബഹുമാന്യനായ ശ്രീ. ഉമ്മന്‍ചാണ്ടി മുന്‍ 
മുഖ്യമന്ത്രിയെന്ന നിലയില്‍, പ്രതിപക്ഷ നേതാവ്‌ 
എന്ന നിലയില്‍, മന്ത്രിയെന്ന നിലയിലും പുതുപ 
ള്ളിയുടെ എം.എല്‍.എ. എന്ന നിലയിലും നമ്മുടെ 
ഒരു ക്രൈസ്തവ സഹോദരന്‍ എന്ന നിലയിലും 
അദ്ദേഹത്തിനു എല്ലാ ആശംസകളും ആയുരാ 
രോഗ്യവും നമ്മുടെ സഭയുടെ നാമത്തില്‍ നേരുക 
യാണ്‌. 

അഭിവന്ദ്യ മൂലക്കാട്ട്‌ പിതാവ്‌ കോട്ടയം അതിരു 
പതയുടെ ചുമതല ഏറ്റെടുത്തതിനുശേഷം പല 
സന്ദര്‍ഭങ്ങളിലായി പിതാവ്‌ എന്നോടു പങ്കുവച്ചിട്ടുള്ള 
കാര്യം കോട്ടയം അതിരൂപതയിലെ ക്നാനായ മല 
ങ്കര കത്തോലിക്കരുടെ കാര്യം മറന്നു പോകരുതേ 
എന്നാണ്‌. അഭിവന്ദ്യ പിതാവിന്‌ നമ്മുടെ 
ഇടപെടലിന്റെ ആ ചരി്രവഴികള്‍ മുഴുവന്‍ 
വ്യക്തമായി അറിയാം. ഇന്ന്‌ കോട്ടയം അതിരുപത 
യിലെ മലങ്കര ക്നാനായ സമൂഹം സന്തോഷത്തി 
ലാണ്‌. അവര്‍ക്ക്‌ ആ കൂട്ടായ്മയില്‍ മുന്നേറുന്നതിന്‌ 
ഒരു ശ്ലൈഹിക നേതൃത്വം ലഭിക്കുകയാണ്‌. കോട്ടയം 
അതിരൂപതയുടെ സഹായ മെത്രാനായി, മലങ്കര 
ക്നാനായ കത്തോലിക്കരുടെ പ്രത്യേക ചുമതല 
യുള്ള സഹായ മെത്രാനായി പരിശുദ്ധ ്രാന്‍സിസ്‌ 
മാര്‍പാപ്പ തിരുമേനി, മലങ്കര സഭയോടും സീറോ 
മലബാര്‍ സഭയോടും ആലോചന നടത്തി, ഈ 
നിയമനം നടത്തി, ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ചി 
രിക്കുകയാണ്‌. ഏറ്റവും ബഹുമാന്യനായ മോണ്‍. 
ജോര്‍ജ്ജ്‌ കുരിശുമൂട്ടില്‍ അച്ചന്‍ കോട്ടയം അതിരൂപ 
തയുടെ വികാരി ജനറാളായി സേവനം അനുഷ്ഠിച്ചു 
വരികെയാണ്‌ ഈ നിയമനം നടന്നിരിക്കുന്നത്‌. കുരി 
ശുമൂട്ടില്‍ കുടുംബത്തെ ഇവിടെയിരിക്കുന്ന എല്ലാ 
വര്‍ക്കും പരിചയമുണ്ട്‌. ദിവംഗതനായ തോമസ്‌ കുരി 
ശുമൂട്ടില്‍ മുന്‍ വികാരി ജനറാള്‍ അച്ചന്‍ നമുക്ക്‌ 
എല്ലാവര്‍ക്കും സൂപരിചിതനാണ്‌. അദ്ദേഹത്തിന്റെ 
കുടുംബത്തോടു നമുക്ക്‌ അടുപ്പമുണ്ട്‌. വന്ദ്യനായ 
ജോര്‍ജ്ജ്‌ കുരിശുമൂട്ടില്‍ അച്ചന്‍ ഈ മലങ്കര 
ക്നാനായ കത്തോലിക്കരുടെ പ്രത്യേക ചുമതല 
യുള്ള ശ്ലൈഹിക ശുശ്രൂഷകനായി നിയോഗിക്കപ്പെ 
ടുമ്പോള്‍ കോട്ടയം അതിരൂപതയിലെ പുനരൈക്യ 
ശുശ്രൂഷ കൂടുതല്‍ ശക്തമാവുകയും സജീവമാകു 
കയും ചെയ്യമെന്ന്‌ നാം എല്ലാവരും കര്‍ത്താവില്‍ 
പ്രത്യാശിക്കുകയാണ്‌. അഭിവന്ദ്യ പിതാവിനോട്‌, 
ഇന്ന്‌ മാവേലിക്കരയില്‍ വരണമെന്ന്‌ ആവശ്യപ്പെട്ട 
പ്പോള്‍ അദ്ദേഹം ആര്‍ച്ച്ബിഷപ്പ്‌ മൂലക്കാട്ട തിരുമേ 
നിയോടൊപ്പം ഇവിടെ വരികയുണ്ടായി. ഈ സന്ദര്‍ഭ 
ത്തില്‍ നിയുക്ത പിതാവിനു നമ്മുടെ മലങ്കര സുറി 
യാനി കത്തോലിക്ക സഭയുടെ എല്ലാവിധമായ അഭി 
നന്ദനങ്ങളും ആശംസകളും പ്രാര്‍ത്ഥനയും പ്രത്യയ 
കമായി ഈ സന്ദര്‍ഭത്തില്‍ ആര്‍ച്ച്‌ ബിഷപ്പ്‌ തോമസ്സ്‌ 
മാര്‍ കൂറിലോസ്‌ തിരുമേനി ബൊക്കേ നല്‍കി അറി 
യിക്കുന്നു. മ്രെതാഭിഷേകം കഴിഞ്ഞ്‌ ഓരോ 
സ്ഥലത്തും പിതാവിനെ കാണുന്നതിനു നമുക്ക്‌ 


ഒക്ടോബര്‍ 2020 —— 


അവസരം ഉണ്ടാകും. എല്ലാം ദൈവം ക്രമീകരിച്ച്‌ 
അനുഗ്രഹപ്രദമായി നടത്തട്ടെയെന്ന്‌ പ്രത്യേകം 
പ്രാര്‍ത്ഥിക്കുന്നു. ഈ നവതി ആഘോഷത്തില്‍ 
പരിശുദ്ധ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ തിരുമേനിയും 
പൌരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനും ഭാര 
തത്തിന്റെ കത്തോലിക്ക മെത്രാന്‍ സമിതിയുടെ 
അധ്യക്ഷനും സീറോ മലബാര്‍ സഭയുടെ പ്രതിനി 
ധികളും ലത്തീന്‍ സഭയുടെ പ്രതിനിധികളും 
നമ്മുടെ രാജ്യത്തിന്റെ ഉപരാഷ്ര്രപതിയും പിന്നെ 
നിങ്ങള്‍ എല്ലാവരും പ്രാതിനിധ്യ സ്വഭാവത്തില്‍ 
സംബന്ധിക്കുകയാണ്‌. പരിശുദ്ധ പിതാവ്‌ മുതല്‍ 
എല്ലാവരും ഇതില്‍ ചേരുകയാണ്‌. ഇതിനെക്കാള്‍ 
വലിയ പ്രാധിനിധ്യം നമുക്ക്‌ ലഭിക്കാനില്ല. ദൈവ 
ത്തോടു നന്ദി പറയുന്നു. നമ്മുടെ സഭയുടെ ആത്മീ 
യമായ മുന്നേറ്റം ലക്ഷ്യം വച്ച്‌ കൊണ്ട്‌ നിങ്ങള്‍ 
ഏവരും ജാഗരൂകതയോടെ പ്രാര്‍ത്ഥിക്കണമേ. 
നമ്മുടെ സഹോദരി സഭകള്‍ തമ്മിലുള്ള പ്രതിസ 
ന്ധിയുടെ കാലഘട്ടത്തില്‍ ത്യാഗമെടുത്ത്‌ ഉപവ 
Mlaj പ്രാര്‍ത്ഥിച്ച്‌ അതിനു പരിഹാരം ഉണ്ടാകുന്ന 
തിന്‌ നിങ്ങള്‍ ഏവരും മുട്ടിപ്പായി അപേക്ഷിക്കണ 
മേ. ഇവിടുത്തെ ഓദ്യോഗികമായ കര്‍മ്മ പരിപാടി 
കളില്‍ പ്രവേശിക്കുന്നതിനു മുന്‍പ്‌ നമ്മുടെ സഭ 
ഒരു പുതിയ യൂട്യൂബ്‌ ചാനല്‍ ഇവിടെ വച്ച്‌ ആരം 
ഭിക്കുന്നു. ഇത്‌ മാധ്യമങ്ങള്‍ക്ക്‌ പുതിയ മാനങ്ങള്‍ 
കൊടുക്കും. നമ്മുടെ സഭയ്ക്ക്‌ ഓദ്യോഗികമായ 
ഒരു മാധ്യമം എന്ന നിലയിലാണ്‌ ഇതിനെ കാണു 
ക. മലങ്കര കാത്തലിക്ക്‌ യൂട്യൂബ്‌ ചാനല്‍ അതിന്റെ 
പ്രവര്‍ത്തനം ആരംഭിച്ചു. രണ്ട്‌ ദിവസം കൊണ്ട്‌ 
മൂവായിരത്തി അഞ്ഞൂറില്‍പരം ആളുകള്‍ Subscribe 
ചെയ്തു കഴിഞ്ഞു. നമ്മുടെ സഭയുടെ ഈൌദ്യോഗി 
കമായ ഒരു മാധ്യമമായി ഇതിനെ സ്വീകരിച്ച്‌ അഭി 
വന്ദ്യ പിതാക്കന്മാരും എല്ലാവരും ചേര്‍ന്ന്‌ ഇതു 
മുന്‍പോട്ട്‌ പോകണം. സഭയെ സംബന്ധിച്ചുള്ള 
ഓഈദ്യോഗികമായ പ്രബോധനങ്ങള്‍, അറിയിപ്പുകള്‍, 
ആരാധനപരമായ വിഷയങ്ങളുടെ പഠനം , അഭി 
വന്ദ്യ പിതാക്കന്മാരുടെ സഭാപരമായ പ്രബോധനം, 
നമ്മുടെ വൈദികരുടെയും സമര്‍പ്പിതരുടെയും 
പ്രേഷിതരുടെയും അനുഭവങ്ങള്‍ മുതലായവ പങ്കു 
വയ്ക്കുതിനുമുള്ള ഇടമായി ഇതിനെ വിഭാവനം 
ചെയ്തിട്ടുണ്ട്‌. അതിനു മുന്‍കൈയെടുത്ത അഭിവ 
ന്ദ്യനായ മാര്‍ തെയഡോഷ്യസ്‌ തിരുമേനിയാണ്‌ 
അതിന്റെ ചെയര്‍മാന്‍. ബഹു. ആന്റണി കാക്കനാട്ട്‌ 
അച്ചന്‍, ബഹു. ഷീന്‍ തങ്കാലയം അച്ചന്‍ ഇവരാണ്‌ 
ഇതിനായി പ്രത്യേകം അദ്ധ്വാനിച്ചിട്ടുള്ളത്‌. അവ 
രുടെ സേവനങ്ങള്‍ക്ക്‌ നിങ്ങളുടെ എല്ലാവരുടെയും 
പേരില്‍ അഭിനന്ദനവും നന്ദിയും അറിയിച്ചു 
കൊളളുന്നു. മലങ്കര കാത്തലിക്‌ ടി.വി. യൂട്യൂബ്‌ 
ചാനല്‍ സഭയില്‍ ഇന്ന്‌ നിലവില്‍ വന്നതായി 
പ്രഖ്യാപിക്കുന്നു. 
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ! 


DALLON 


www.malankaralibrary.com 


ഒക്രെസ്തവ 


ഉക്ട്ടാബര്‍ 2020 


ht 


പുനരൈക്യ ക 
= | 


Ba 


~ 


കയ. 


റവ. ഫാ. ജേക്കബ്‌ ജോര്‍ജ്ജ്‌ ചിറയത്ത്‌ 


ഉദ്െപക പദ്ധതിയുടെ വിശാല പശ്ചാത്ത 
ലത്തിലും, കാതോലികവും ശ്ശമൈഹീകവും, 
ഏകവും വിശുദ്ധവുമായ സഭയുടെ സവിശേഷ 
തലത്തിലും പദമൂന്നിയാണു തൊണ്ണൂറിന്റെ 
നിറവില്‍ എത്തിച്ചേരുന്ന പുനരൈക്യ പ്രസ്ഥാന 
ത്തെ ഈ ലേഖനം നോക്കിക്കാണുന്നത്‌. ദൈവം 
താന്‍ സ്‌നേഹിക്കുന്നവര്‍ക്കായി സകലതും 
നന്മക്കായി പരിണമിപ്പിക്കുന്നു. ഇല്ല വല്ലായ്മകളുടെ 
നടുവില്‍ നിന്നും ആരംഭിച്ച ഈ പ്രസ്ഥാനം 
“ലോകത്തില്‍ അതിദ്രുതം വളരുന്ന” സഭയായി 
മാറിയത്‌ എല്ലാം നല്ലതിനായി, പരിണമയിപ്പിക്കുന്ന 
ദൈവിക പദ്ധതിയുടെ തരളിത പരിപാവനയിലാണ്‌. 
ഇല്ലായ്മയെ ഉന്മയിലേക്കാനയിച്ച സര്‍വൃശക്തനായ 
ദൈവത്തിന്റെ കരങ്ങളില്‍ മുറുകെപ്പിടിച്ച്‌, തന്റെ 
ഏകജാതന്റെ മാതിക ശരീരത്തെ അവള്‍ പ്രതി 
നിധാനം ചെയ്യുന്ന ഭൂമികകളില്‍ സന്നിഹിതയാ 
ക്കുവാന്‍ ആത്മാവില്‍ പൂരിതയായി മുന്നേറുന്ന 
മലങ്കര സഭ നന്ദിയോടെ പുനരൈക്യ(രപസ്ഥാ 


നത്തിന്റെ തൊണ്ണൂറാം വാര്‍ഷികം ആഘോഷിക്കു 
മ്പോള്‍, അതിന്റെ ദൈവശാസ്ത്ര മാനങ്ങളി 
ലേക്കിറങ്ങിച്ചെല്ലുന്നതാണീ ലേഖനം. 


AOLO പശ്ചാത്തലം 


പെസഹാ രഹസ്യങ്ങള്‍ നിറവേറിയ അതേ നൂറ്റാ 
ണ്ടില്‍ തന്നെ സുവിശേഷത്തിന്റെ ദീപ്തി 
ഏറ്റുവാങ്ങിയതാണു മലങ്കര സഭ. മാര്‍ത്തോമാ 
ശ്ലീഹായുടെ അപ്പസ്തോലികത്വത്തില്‍ എഡി 52-0 
സ്ഥാപിതമായ ഈ സഭ, ക്രിസ്തുവിന്റെ പെസഹാ 
രഹസ്യങ്ങളില്‍ അതിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ 
കണ്ടെത്തി. അവയുടെ ആവിഷ്കാരം ആഴമായ 
ഹൈന്ദവ സംസ്‌ കൃതിയുടെ സങ്കേതങ്ങള്‍ 
സന്നിവേശിപ്പിച്ച ആരാധനാക്രമങ്ങളിലൂടെ അവള്‍ 
സാധിതമാക്കി. 1599-ല്‍ നടത്തപ്പെട്ട ഉദയംപേരൂര്‍ 
സുന്നഹദോസിനു മുമ്പുവരെയും പെസഹാ 
രഹസ്യങ്ങള്‍ ഈ സഭയുടെ വിശ്വാസത്തിന്റെ 
അനനൃതയായും പരമ്പരാഗതമായി കരഗതമായ 


www.malankaralibrary.com 


ഹൈന്ദവ സംസ്കാരം അതിന്റെ പ്രത്യേകതയായും 
തുടര്‍ന്നു, ഒരുപക്ഷേ ദാനമായി ലഭിച്ച വിശ്വാസ 
ത്തിന്റെ ദീപ്തി പറയുടെ അടിയിലും കട്ടിലിനു 
കീഴിലും സൂക്ഷിക്കുമ്പോള്‍ പോലും. കത്തോലിക്കാ 
സഭയുടെ സാര്‍വ്രതികമായ വിശ്വാസ രഹസ്യങ്ങള്‍ 
്രദേശികമായി ആവിഷ്കരിക്കപ്പെട്ടതിനെ കൃത്യ 
മായി മനസ്സിലാക്കാനോ, വിശകലന വിധേയ 
മാക്കാനോ കൂട്ടാക്കാതെ, ഐകൃരുൂപ്യമെന്ന 
ലക്ഷ്യത്തിലേക്കുള്ള നീക്കമാണ്‌ ഉദയംപേരൂര്‍ 
സുന്നഹദോസില്‍ നടന്നത്‌. അപ്പസ്‌തോലിക 
അടിസ്ഥാനം പേറുന്ന ഈ സഭ പത്രോസിന്റെ 
സിംഹാസനത്തോട്‌ വിധേയത്വവും കൂറും നൂറ്റാണ്ടു 
കളോളം പുലര്‍ത്തിയത്‌ പേര്‍ഷ്യന്‍ സഭയിലൂടെയാ 
യിരുന്നുവെന്നും, സെലൂഷിയസ്‌ സിഫോണ്‍ 
പാത്രിയാര്‍ക്കീസിന്റെ അധികാരസീമയിലുള്‍പ്പെട്ട 
മേല്‍പട്ടക്കാര്‍ ഈ സഭയുടെ ആത്മീയ കാര്യങ്ങള്‍ 
നിര്‍വഹിച്ചുവെന്നും ചരിര്രം സാക്ഷിക്കുന്നു. 
അര്‍ക്കദിയാകോന്‍ ഈ സഭയുടെ നൈയ്യാമികവും, 
നൈതികവും, ഭൌതികവുമായ ആവശ്യങ്ങള്‍ 
നിറവേറ്റിയെന്നും നാമറിയുന്നു. ഈ കാനോനിക 
സംവിധാനവും ഉദയംപേരൂര്‍ സുനഹദോസില്‍ 
തകിടം മറിക്കപ്പെട്ടു. വിശ്വാസ തീര്‍ത്ഥാടനത്തി 
ലേക്കുള്ള പാശ്ചാത്യ അധിനിവേശവും, സ്വയം 
ശീര്‍ഷക കാനോനിക സംവിധാനത്തിന്റെ തച്ചു 
ടക്കലും മലങ്കരയെ നയിക്കുക കൂനന്‍കുരിശു 
സതൃത്തിലേക്കാണെന്നു ചരിത്രം സാക്ഷിക്കുന്നു. 
വിശ്വാസത്തിന്റെ അനനൃയതയാണവിടെ സത്യം 
ചെയ്യപ്പെട്ടത്‌. സ്വയം ശീര്‍ഷകത്വം ഈ സഭയുടെ 
നിലനില്‍പ്പിനും സുസ്ഥിര വികസനത്തിനും 
അവശ്യമാണെന്നുമാണ്‌ അവിടെ പ്രഘോഷിക്കു 
പ്പെട്ടത്‌. നിര്‍ഭാഗ്യവശാല്‍ അതൊരു ശീശ്മയായും, 
ഉതപ്പായും, വിഭജനമായും വ്യാഖ്യാനിക്കപ്പെട്ടു. 
തിരുസിംഹാസനത്തിന്റെ അടിയന്തര ഇടപെടല്‍ 
ഉണ്ടായി. മലങ്കര പഴയകുറായും, പുതിയകുറായും 
തിരിഞ്ഞു. ശ്ലൈഹീക പിന്തുടര്‍ച്ചയുടെ അഭാവം 
പുതിയകൂറിനെ വിഭജനത്തില്‍ നിന്നും വിഭജന 
ത്തിലേക്ക്‌ നയിച്ചു. വിഭജനത്തിന്റെ ചൂടും, ചുരും 
അതിന്റെ ദൂഷ്യഫലങ്ങളും വിശാല മലങ്കര ഇന്നും 
അറിയുമ്പോള്‍ പോലും 1653-ല്‍ ഉണ്ടായ 
കൂനന്‍കുരിശുസത്യമെന്ന യാഥാര്‍ഥ്യവും, അത്‌ 
മലങ്കര സഭാഗാര്രത്തിലുണ്ടാക്കിയ മുറിവും 
രക്ഷാകരവും, സനഖ്യദായകവുമായിരുന്നു എന്നു 
ള്ളത്‌ പുനരൈക്യ്രസ്ഥാനം അടിവരയിടുന്നു. 
മുറിവ്‌ ഒരിക്കലും ആശാവഹമല്ല. സുഖദായകമായ 
ഒരനുഭവവുമല്ല. പക്ഷേ പലപ്പോഴും അത്‌ ഒരു 
അനിവാര്യതയാണ്‌. ലക്ഷണങ്ങളുളവാക്കുന്ന 
കാരണങ്ങളെ കണ്ടെത്തുവാന്‍, തുരത്തുവാന്‍, 
നശിപ്പിക്കുവാന്‍ ഭിഷഗ്വരന്മാര്‍ അവലംബിക്കുന്ന 
ശസ്ത്രകിയകള്‍ അവയിലൊരു ഉദാഹരണം. 
ആത്മീയമുറിവുകള്‍ അവികല സനഖ്ൃത്തി 
ലേക്കുള്ള വാതായനമാണെന്ന്‌ ആധുനിക 
മനശാസ്ര്തവും, സനൌഖ്യദായക സുവിശേഷ 
്രഘോഷണങ്ങളും സാക്ഷിക്കുന്നു. നാല്‍പ്പതു 
ചാട്ടവാറടികളും കുരിശിന്റെ വഴിയിലെ വീഴ്ചകളും 


ഒക്ടോബര്‍ 2020 —— 


ആണിപഴുതുകളും പ്രായോഗികമായി യേശുവിന്റെ 
ശരീരത്തില്‍ അധികം മാംസം ബാക്കിവെച്ചിരുന്നില്ല. 
്രണിതമായ, അതിലുപരി ചിന്നഭിന്നമായ തന്റെ 
ശരീരമാണ്‌ അവിടുന്ന്‌ ഒരു സുരഭില ബലിയായി 
അര്‍പ്പിക്കുക. അവന്റെ മുറിവുകളുടെ വിടവിലുടെ 
അതുവരെയും പരിശുദ്ധിയുടെ പരിശുദ്ധിയില്‍ 
നിന്നും അകന്നു കഴിഞ്ഞിരുന്ന ഒരു ജനതയെ 
പരമപിതാവിന്റെ ഹൃദയത്തിലേക്കാനയിക്കുക 
യായിരുന്നു ആ ഏകജാതന്‍. അവന്‍ തന്റെ 
പ്രാണനെ സമര്‍പ്പിക്കുമ്പോള്‍ ദേവാലയത്തിലെ 
തിരശീല മുകളില്‍ നിന്നും താഴേക്ക്‌ കീറിയത്‌ 
അതിന്റെ സ്ഥിരീകരണമായിരുന്നു. ഇനിയും ഹൃദ 
യത്തില്‍ അവശേഷിച്ച കുറെ രക്തവും ജലവും 
അവന്റെ മരണശേഷം കുന്തത്താല്‍ ഭേദിക്കപെട്ട 
പ്പോള്‍, പുതുതായി രൂപം കൊള്ളുന്ന MEINI 
്രത്തിലേക്ക്‌ അവ ഒഴുകി ഇറങ്ങി. ആ ജീവദായക 
രക്തം സഭയിലെ കുദാശകള്‍ക്കു പ്രസക്തിയും 
സാംഗത്യവുമേകി. ആ ജീവജലം സഭയ്ക്ക്‌ 
നല്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ സൂചനയു 
മായി. കൂനന്‍കുരിശുസത്ൃയം അവശേഷിപ്പിച്ച 
മുറിവുണക്കാന്‍, സൌഖ്യം പ്രാപിക്കാന്‍ ദൈവിക 
പദ്ധതിയില്‍ ഉളവാക്കുപ്പെട്ടതാണ്‌ പുനരൈക്യം. 
മിശിഹാനുകരണത്തിലൂടെ ദൈവസമ്പാദനം 
ജീവിത താളമാക്കിയ മാര്‍ ഈവാനിയോസെന്ന ആ 
നല്ല സമറായന്‍ ഗോകുല്‍ത്തായില്‍ രക്ഷയുടെ, 
ഐക്യത്തിന്റെ, ക്ഷമയുടെ സംഭരണശാലയായി 
മാറിയ മഹാപുരോഹിതന്റെ കയ്യിലെ ഉപകരണ 
മായി മാറിയപ്പോള്‍, കുരിശില്‍ സാധിതമായ 
അനുരഞ്ജനം ഒരു ദിവ്യ ഈഷധിയായി വ്രണിത 
യായ മലങ്കരയുടെ ചുണ്ടിലേക്കിറ്റിയൊഴുകിയ 
പ്പോള്‍, കൂനന്‍കുരിശെന്ന മുറിവ്‌ സനഖ്യദായ 
കവും, പുനരൈക്യ പ്രസ്ഥാനം ഐക്യത്തിന്റെ 
വാതായനവും ആവുകയായിരുന്നു. പൂര്‍വ്വികരുടെ 
കണ്ണുനീരോടുള്ള (പാര്‍ത്ഥനയും, ഗ്പത്യാശ 
യോടുള്ള കാത്തിരിപ്പും, മൂന്നു നൂറ്റാണ്ടുകള്‍ 
നീണ്ട പ്രയത്നങ്ങളും പൂവണിഞ്ഞുവെന്നുള്ളതു 
മാത്രമല്ല 1930, സെപ്റ്റംബര്‍ 20-90 തീയതിയില്‍ 
നടന്നത്‌. പിന്നെയോ അപ്പസ്തോലിക പൈതൃകം 
പേറിയ ഒരു സഭയുടെ ചിതറിയലഞ്ഞ ഒരു 
സമൂഹം യഥാര്‍ത്ഥ ആലയിലേക്ക്‌, അജഗേഹ 
ത്തിലേക്ക്‌, ദൈവത്തിന്റെ വയലും വീട്ടിലേക്ക്‌, 
ദൈവഭവനത്തിലേക്ക്‌ തിരികെയെത്തുകയാ 
യിരുന്നു. സ്വര്‍ഗ്ഗം സന്തോഷിച്ചനുഗ്രഹിച്ച, ഭൂമിയെ 
ആനന്ദത്തില്‍ ആറാടിച്ച പുനരൈക്യമെന്ന ദൈവീക 
ദാനത്തെ കാലികമാക്കുന്നതും പസക്തമാക്കു 
ന്നതും മലങ്കര സഭ പ്രാര്‍ത്ഥിക്കുന്നതുപോലെ 
വഴിതെറ്റിപ്പോയ ആടിനെ തിരികെകൊണ്ടുവരു 
വാന്‍ മഹത്തായ മനുഷ്യ സ്‌നേഹത്താല്‍ 
Mal} (OOM ലോകത്തിലേക്കയച്ച പിതാവായ 
ദൈവത്തിന്റെയും, മനുഷ്യവര്‍ഗ്ഗത്തിന്റെ രക്ഷക്കു 
വേണ്ടി സ്വര്‍ഗ്ഗം ചായിച്ചിറങ്ങിവന്ന പുത്രന്റെയും, 
ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകല 
ത്തെയും പൂര്‍ണ്ണമാക്കി തികയ്ക്കുന്ന പരിശുദ്ധാ 
ത്മാവിന്റെയും ഐക്യവും സഹവര്‍ത്തിത്വവും, 
പങ്കുവെയ്ക്കലും തന്നെയാണ്‌. 


ഉ൫6്രെസ്തവ 


www.malankaralibrary.com 


ഒക്രസ്തവ— മക്ടോബര്‍ 2020 


40 


പരിശുദ്ധ ത്രിത്വാധിഷ്ഠിത മാനങ്ങള്‍ 


“പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും 
സ്തുതി. ആദി മുതല്‍ തന്നെ എന്നേക്കും 
ആമ്മിന്‍”. മലങ്കരയുടെ കുദാശകളും, കൂദാശാ 
നുകരണങ്ങളും, പ്രാര്‍ത്ഥനകളും ആരംഭിക്കുക 
ആഘോഷമായ ഈ പ്രഘോഷണത്തോടും 
അതിനുള്ള പ്രത്യുത്തരത്തോടും കൂടിയാണ്‌. ഇത്‌ 
തികച്ചും ഒരു യാദൃശ്ചികത അല്ല, പിന്നെയോ 
പരിശുദ്ധ ത്രിത്വത്തില്‍ ഈ സഭ എത്ര ആഴത്തില്‍ 
ഉറപ്പിക്ക പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെയും, 
നിലനിര്‍ത്തപ്പെടുന്നു എന്നുള്ളതിന്റെയും, നയിക്കു 
പ്പെടുന്നു എന്നുള്ളതിന്റെയും നേര്‍സാക്ഷ്യമാണ്‌. 
സകല നന്മകളും മനുഷ്യരിലേക്കാഴ്ന്നിറങ്ങുന്നത്‌ 
ദൈവപിതാവിന്റെ ഹൃദയത്തില്‍ നിന്നുമാണ്‌. 


കരകവിയുന്ന ദൈവികസ്നേഹത്തിന്റെ മറ്റൊരു 
തൂവല്‍സ്പര്‍ശം തന്നെയാണ്‌ പുനരൈക്യ 
്രസ്ഥാനം. ശേഖരണവും രൂപീകരണവുമാണ്‌ 
സര്‍വ്വശക്തനായ ദൈവം നിരന്തരം നടത്തുക. 
അബ്രഹാമിന്റെ വിളിയും ദൌത്യം ഭരമേല്‍പ്പിക്കലും 
ഉദാഹരണമായി ഇവിടെ സ്വീകരിക്കാം. തന്റെ 
ഏകജാതനെ സമ്മാനിക്കുവാന്‍ ഒരു ജനതയെ 
ശേഖരിക്കുന്നതിന്റെയും രൂപീകരിക്കുന്നതിന്റെയും 
ആരംഭമായിരുന്നു, അത്‌. അബ്രഹാമിന്റെ വിശ്വാസ 
ദൃഡ്ജതയില്‍ രൂപീകരിക്കപ്പെട്ട തന്റെ ജനതയെ 
ഈജിപ്തിലെ അടിമത്വത്തില്‍ നിന്നും തേനും 
പാലും ഒഴുകുന്ന കാനാനിലേക്ക്‌ നയിക്കുവാന്‍ 
മോശയെ ദൈവം സജ്ജമാക്കുന്നു. പരിശീലന 
ത്തിന്റെ വിവിധ ഘട്ടങ്ങള്‍ താണ്ടിയ മോശയുടെ 
ഇടയദണ്ഡില്‍ തന്റെ ശക്തി നിവേശിപ്പിച്ച്‌, അവനെ 
ശാക്തീകരിച്ച, കൂട്ടായി അഹറോനെയും നല്‍കി 


അയക്കുമ്പോള്‍, അയച്ചവന്‍ കൂടെയുണ്ടെന്ന 
വിശ്വാസവും, ശരണവും മോശയില്‍ പ്രകടമാ 
യിരുന്നു. പുറപ്പാടിന്റെ അനുഭവത്തില്‍ ദൈവം 
തന്റെ ജനതയ്ക്ക്‌ മുമ്പേ നടന്നുവെന്നും, പകല്‍ 
സൂര്യതാപത്തില്‍ നിന്നും അതിന്റെ ആഘാത 
ത്തില്‍ നിന്നും അവരെ രക്ഷിക്കാന്‍ മേഘമായും, 
രാത്രിയില്‍ പ്രകാശം ചൊരിയാനും, തണുപ്പില്‍ 
നിന്നും സംരക്ഷിക്കുവാനുമായി ദീപസ്തംഭമായും 
താനവരുടെമേല്‍ വിരിക്കപ്പെട്ടുവെന്നും നാമറി 
യുന്നു. പുറപ്പാടിന്റെ ഒരു നിര്‍ണ്ണായകതയില്‍ 
സീനായ്‌ മലയിലേക്കിറങ്ങിവന്ന സര്‍വൃശക്തനായ 
ദൈവം മോശയുടെ കദാശികയിലൂടെ അവരു 
മായി ഉടമ്പടിയില്‍ ഏര്‍പ്പെടുന്നു. ജീവിതശൈലി 
യേയും, അതിന്റെ ചര്യകളെയും രൂപീകരിക്കുവാന്‍ 


അവര്‍ക്കു നിയമങ്ങള്‍ നല്‍കുന്നു. അങ്ങനെ താന്‍ 
അവരുടെ ദൈവവും, അവര്‍ അവന്റെ പ്രിയപ്പെട്ട 
ജനവുമാകുന്നു. തതാനുസൃതമായ ഒരു ക്രമം 
മലങ്കരയിലെ പുനരൈകൃത്തിലും നാം കാണുന്നു 
വെന്നുള്ളത്‌ ഒരു യാദൃശ്വികതയേയല്ല. 


ശ്ലൈഹിക പിന്തുടര്‍ച്ച മുറിഞ്ഞ്‌, സ്വത്വബോധം 
നഷ്ടപ്പെട്ട, സാംഗത്യം തേടി ഇരുട്ടിലഞ്ഞ വിഘടിത 
മലങ്കര സമൂഹം ഈജിപ്തിലെ അടിമത്വത്തിനു 
സമാനമായി ശാന്തിതീരം തേടി ഉഴലുകയായിരുന്നു. 
മോശയെ രൂപീകരിച്ചതിനു സമമായി മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയെ ദൈവം ഒരുക്കി. 
മോശയിലൂടെ പുറപ്പാടിന്റെ അനുഭവത്തിലൂടെ 
തന്റെ ജനതയെ നടത്തിയതുപോലെ ദൈവം മാര്‍ 
ഈവാനിയോസിലൂടെ മലങ്കരയെ ഐക്യത്തിന്റെ 
കേദാരമായ കത്തോലിക്കാ സഭയിലേക്കാനയി 
ക്കുന്നു. പരിചയിച്ചു ശീലിച്ച ആരാധനാലയങ്ങളോ, 


www.malankaralibrary.com 


സംരക്ഷിത കവചമണിയിച്ചിരുന്ന പാരമ്പര്യ വാദ 
ങ്ങളോ, ചുരുങ്ങിയപക്ഷം വളരുവാന്‍ ആവശ്യമായ 
ഒരു ഭൂപ്രദേശമോ മുമ്പിലില്ലാതെയാണ്‌ തിരു 
മേനിയുടെ നേതൃത്വത്തില്‍ മലങ്കരയുടെ ഒരു 
പരിശ്ചേദം പുനരൈക്യത്തിനായി കൊല്ലം ലത്തീന്‍ 
അരമന ചാപ്പലില്‍ ഭാഗ്യസ്‌ മരണാര്‍ഹനായ 
ബെന്‍സിഗര്‍ തിരുമേനിയുടെ സവിധമണയുക. 
“ദൈവം നോക്കിക്കൊള്ളും” എന്ന വിശ്വാസവും 
“ദൈവം മതിയായവന്‍” എന്ന ശരണവും ഉള്‍ 
ക്കൊണ്ട്‌ അനന്തപുരിയില്‍ പരിശുദ്ധ കത്തോലി 
ക്കാസഭയില്‍ ഉരുവാക്കപ്പെട്ട പുതിയ റീത്തിന്റെ, 
വ്യക്തിഗത പ്രാദേശിക സഭയുടെ ആസ്ഥാനം 
സ്ഥാപിക്കപ്പെടുമ്പോള്‍ മാര്‍ത്തോമാശ്ലീഹായുടെ 
മാര്‍ഗം സ്വീകരിച്ച അധികംപേര്‍ ഇവിടെ ഉണ്ടായി 
രുന്നില്ല. ഒന്നുമില്ലായ്മയെ ഉണ്മയുടെ നിറവാക്കി 
മാറ്റിയവന്‍ ഒരു സമൂഹത്തെ രൂപീകരിക്കുന്നതാണ്‌ 
നാം തുടര്‍ന്നു കാണുക. അബ്രഹാമിനെ വിളിക്കു 
മ്പോള്‍ ലോത്തിനെ ദൈവം തഴയുകയായിരുന്നില്ല. 
ഇസ്രയേലിനെ ചേര്‍ത്തണയ്ക്കുമ്പോള്‍, തന്റെ 
ചിറകിനടിയില്‍ സംരക്ഷിക്കുമ്പോള്‍ മറ്റു ജന 
പഥങ്ങളെ കൊത്തി അകറ്റുകയായിരുന്നില്ല പിതാ 
വായ ദൈവം. പിന്നെയോ അവരിലൂടെ സമസ്തരു 
ടേയും രക്ഷക്കായുള്ള ഒരു പദ്ധതി അവിടുന്ന്‌ 
ആവിഷ്കരിക്കുകയായിരുന്നു. അപ്പോള്‍, പുന 
രൈക്യ പ്രസ്ഥാനത്തിന്റെ കാദാശികതയി 
ലൂടെ, ഒരുപക്ഷേ വടക്കു ചാലിയാറിനും, തെക്ക്‌ 
പമ്പയാറിനും ഇടയില്‍ ഒതുങ്ങിനിന്ന ഒരു പുരാതന 
അപ്പസ്തോലിക സഭയെ “ജനതകളുടെ പ്രകാശ 
മായ്‌” ക്രിസ്തുവിനെ കേരളത്തിലുടനീളം, ഭാരത 
ത്തിന്റെ മുക്കിലും മൂലയിലും, ലോകത്തിലെ എല്ലാ 
ഭാഗങ്ങളിലും സാക്ഷിക്കുവാന്‍ ദൈവം തിരഞ്ഞെടു 
ക്കുകയായിരുന്നു. 


പുനരൈക്യ (പസ്ഥാനത്തിനു സാംഗത്യം 
ഏകുന്ന ക്രിസ്തു വിജ്ഞാനീയം വളരെ പ്രസക്ത 
മാണിവിടെ. “വചനം മാംസമായി നമ്മുടെ ഇടയില്‍ 
കൂടാരമടിച്ചു വസിച്ചു” (യോഹന്നാന്‍ 1 :14). ഈ 
തിരുവവതാരരഹസ്യം പുനരൈക്യ പ്രസ്ഥാനത്തെ 
സ്ഥിരീകരിക്കുന്നു. ഇസ്രായേലിലെ ഇടയ സങ്കല്‍ 
പ്ൃത്തോട്‌ ചേര്‍ന്നു നില്‍ക്കുന്ന വീക്ഷണമാണ്‌ 
യോഹന്നാന്‍ ഇവിടെ ഉപയോഗിക്കുക. ഇടയന്‍ 
എവിടെയാകുന്നുവോ, അവിടെയായിരുന്നു ആടു 
കളുടെ ആല. പച്ചയായ മേച്ചില്‍ സ്ഥലം കണ്ടെ 
ത്താന്‍, ഗ്പശാന്തമായ ജലാശയത്തില്‍ നിന്നും 
ദാഹജലം സ്വീകരിക്കുവാന്‍, സ്വച്ഛമായ വിശ്രമം 
കണ്ടെത്താന്‍ ഇടയന്റെ സാന്നിധ്യം ആടുകള്‍ക്ക്‌ 
അനിവാര്യമായിരുന്നു. നിരന്തരമായ ആത്മഗതങ്ങ 
ളിലൂടെ, ഉറക്കെയുള്ള സ്വയം പ്രേരിത പ്രാര്‍ത്ഥന 
കളിലൂടെ, അതുമല്ലെങ്കില്‍ വാദ്യ ഉപകരണങ്ങളുടെ 
വാദനത്തിലൂടെ തന്റെ സാന്നിധ്യത്തിന്റെ ഉറപ്പ്‌ 
ഇടയന്‍ ആടുകള്‍ക്കു പകര്‍ന്നുനല്‍കി. അതുല്യ 
മായ ആ സാന്നിധ്യം അറിയാത്തപ്പോള്‍ മാത്രമാണ്‌ 
അവ ചിതറിക്കപ്പെട്ടത്‌. കൂട്ടംതെറ്റപ്പെട്ടത്‌. കൂട്ടംതെറ്റി 
അലഞ്ഞവയെ മാത്രമാണ്‌ ചെന്നായ്ക്കള്‍ ആക്ര 
മിച്ചത്‌. അങ്ങനെയെങ്കില്‍ പുനരൈക്യ പ്രസ്ഥാനം 


ഒക്ടോബര്‍ 2020 —— 


തിരുവവതാരഹസ്യം അടിവരയിടുന്ന ദൈവിക 
സംവിധാനമായിരുന്നു. ഇരുളില്‍ കഴിഞ്ഞ ഒരു 
ജനപദം വലിയ പ്രകാശം മനുഷ്യാവതാര രഹസ്യ 
ത്തില്‍ കണ്ടെത്തി. ബത്ലഹേമിന്റെ പ്രാന്തപ്രദേശ 
ങ്ങളില്‍ ആടുമേയിച്ചിരുന്ന ആട്ടിടയരും, 
പൌരസ്ത്യദേശത്തു നിന്നെത്തിയ രാജാക്കന്മാരും 
ദൈവം തങ്ങള്‍ക്കായി ഒരുക്കിയ സ്വര്‍ഗ്ഗീയ 
സമ്മാനത്തെ സ്വീകരിച്ച്‌ സംതൃപ്തരായി. ഇനിയും 
മറ്റൊരു രക്ഷക്കായി, ജീവിത സാക്ഷാത്‌ കാര 
ത്തിനായി അലയേണ്ടതില്ല എന്ന ബോധ്യവുമായി 
അവര്‍ തങ്ങളുടെ ജീവിതാന്തസുകളിലേക്ക്‌ മടങ്ങി. 
അസമാധാനത്തിന്റെ, അനൈകൃത്തിന്റെ, വ്യവ 
ഹാരങ്ങളുടെ നീരാളിപ്പിടുത്തത്തില്‍ അമര്‍ന്ന 
പുത്തന്‍കൂര്‍ സമുദായത്തെ, സത്ൃയസഭയുടെ 
മടിത്തട്ടിലേക്ക്‌ വിളിച്ചടുപ്പിക്കുക മാത്രമല്ല പുന 
രൈക്യ ഗ്രസ്ഥാനം ചെയ്തത്‌. പിന്നെയോ, 
സമൂഹത്തില്‍ പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ട ജനവിഭാഗ 
ങ്ങളിലേക്ക്‌ സുവിശേഷത്തിന്റെ വെളിച്ചം, സഭയുടെ 
കരുതല്‍ എത്തിക്കുക കൂടിയായിരുന്നു. തങ്ങള്‍ക്ക്‌ 
ലഭിക്കേണ്ട സ്വാഭാവിക നീതി പോലും സര്‍ക്കാര്‍ 
തലങ്ങളില്‍, ഭരണനിര്‍വൃഹണങ്ങളില്‍ നിഷേധിക്ക 
പ്പെടുമ്പോള്‍ പോലും ഒരു മലങ്കര കത്തോലിക്ക 
നാണെന്നതില്‍ അഭിമാനിക്കുന്നുവെന്ന്‌ സുവിശേഷ 
വെളിച്ചം സ്വീകരിച്ച അനേകായിരങ്ങള്‍ പ്രഘോഷി 
ക്കുന്നതിന്റെ ്രധാന കാരണം ഈ പ്രസ്ഥാന 
ത്തിലൂടെ അവര്‍ അനുഭവിക്കുന്ന തിരുവവതാര 
രഹസ്യത്തിന്റെ മാധുര്യം തന്നെയാണ്‌. മത്തായി 
യുടേയും ലൂക്കായുടേയും സുവിശേഷങ്ങളില്‍ 
അവതരിപ്പിക്കുന്ന വംശാവലി യേശുക്രിസ്തു എന്ന 
അതുല്യ സമ്മാനത്തിന്റെ സാര്‍വ്വ്തികത അടിവര 
യിടുന്നു. തങ്ങള്‍ക്കു ലഭിച്ച യേശുവെന്ന നിധി 
തങ്ങളുടെ കുത്തകയല്ലെന്നും, അവന്റെ സുവിശേഷ 
ത്തിന്റെ ദീപ്തി ലോകത്തിന്റെ അതിര്‍ത്തികളോളം 
പകരേണ്ടതാണെന്നും മലങ്കര മക്കള്‍ വിശ്വസിച്ചു. 
“ME സ്വഭാവത്താല്‍ തന്നെ പ്രേഷിതയാണെന്ന്‌ 
രണ്ടാം വത്തിക്കാന്‍ സുനഹദോസിന്റെ പ്രബോധന 
ത്തിന്‌ മുമ്പുതന്നെ തന്റെ പ്രേക്ഷിതത്വം അവള്‍ 
മനസ്സിലാക്കുകയും അതിലേക്കായി സ്വയം 
സമര്‍പ്പിതയാവുകയും ചെയ്തിന്റെ കാരണം 
തിരുപ്പിറവിയുടെ രഹസ്യത്തിലുള്ള ആഴത്തിലുള്ള 
ഈ ഉറപ്പിക്കലിലൂടെയാണ്‌. 


ഇസ്രായേലിലെ ചിതറിക്കപ്പെട്ട ആടുകള്‍ക്കാ 
യിട്ടാണ്‌ താന്‍ അയക്കപ്പെട്ടതെന്ന്‌ പരസ്യ ജീവിത 
ത്തില്‍ അവിടുന്ന്‌ പലകുറി ആവര്‍ത്തിക്കുന്നു. 
നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുമ്പോള്‍ ആഹ്ലാദിക്കുന്ന 
സ്വര്‍ഗ്ഗത്തെ വരച്ചുകാട്ടുന്നതാണ്‌ ലൂക്കായുടെ 
സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ 
വിശ്വൈക ഉപമകള്‍. ഐക്ൃത്തിനായുള്ള പ്രാര്‍ 
ത്ഥന കര്‍ത്താവിന്റെ പുരോഹിതനടുത്ത പ്രാര്‍ത്ഥ 
നയുടെ കാതലും ആണ്‌. തിരുപ്പിറവിയുടെ ആദ്യ 
നിമിഷം തന്നെ ആ കുഞ്ഞിക്കൈകള്‍ ഉയര്‍ത്തി 
പരമ പിതാവിനോട്‌ അപേക്ഷിക്കുകയും സകല 
രെയും തന്നിലേക്കു മാടി വിളിക്കുകയും ചെയ്തു, 
ആ അത്ഭുത ശിശു. താന്‍ കുരിശിലുയര്‍ത്തപ്പെടു 


DALON 


www.malankaralibrary.com 


ഒഖര്‍്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


മ്പോഴും അതുതന്നെയാണാവര്‍ത്തിക്കപ്പെടുക. 
അനുരഞ്ജനത്തിനായി പ്രാര്‍ത്ഥിച്ച്‌ തന്റെ പ്രാണനെ 
പരമപിതാവിനു സമര്‍പ്പിച്ച ഏകജാതന്റെ ജീവിത 
ശൈലി തന്നെയാണ്‌ മലങ്കര സഭയെ ഐകൃത്തിന്റെ 
ഗ്രവാചികയാക്കുക. പുനരൈക്യം കാലികമാ 
കുന്നതും യേശുവിന്റെ ഈ പരോഹിത്യധര്‍മ്മാനു 
ഷ്ടാനത്തില്‍ തന്നെയാണ്‌. “ഒരുതൊഴുത്തും, ഒരിട 
യനും” എന്ന പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ആത്യ 
ന്തിക ലക്ഷ്യത്തെ സാധുകരിക്കുന്നതും കുരിശില്‍ 
സാധിതമായ അനുരഞ്ജനം തന്നെയാണ്‌. വിശുദ്ധ 
കുര്‍ബാനാധിഷ്ടിതമായ ക്രിസ്തീയായോധന 
ത്തിലൂടെ ഒരു പുതിയ ജീവിതശൈലി പുനരൈക്യ 
ഗ്രസ്ഥാനം അനേകര്‍ക്കു പകര്‍ന്നു നല്‍കി. 
“ഇതെന്റെ ശരീരമാകുന്നു” എന്ന്‌ യേശു അരു 
ള്‍ചെയ്യുമ്പോള്‍ ഇത്‌ ഞാന്‍ തന്നെയാകുന്നുവെ 
ന്നാണ്‌ അവിടുന്നു സാക്ഷിച്ചത്‌. “ഇതെന്റെ രക്ത 
മാകുന്നു” എന്നവിടുന്ന്‌ അരുള്‍ചെയ്യുമ്പോള്‍ 
ഇതെന്റെ ജീവനാകുന്നുവെന്നാണ്‌ അവിടുന്ന്‌ വിവ 
ക്ഷി ക്കുക. ഇക്കഴിഞ്ഞ കാലയളവില്‍ മലങ്കര 
കത്തോലിക്കാ സഭാ അതിന്റെ വ്യക്തിത്വവും, 
ജീവനും അനേകായിരങ്ങള്‍ക്കായി പങ്കുവെച്ച്‌ 
കര്‍ത്താവ്‌ തന്റെ ഓര്‍മ്മയ്ക്കായി ചെയ്യുവാനാവശ്യ 
പ്പെട്ടതു മുഴുവന്‍ അനുവര്‍ത്തിക്കുവാന്‍ സമര്‍പ്പിത 
യായിരുന്നു. ബലിയേകിയതിന്റെയും ബലിയായതി 
ന്റെയും ഫലങ്ങള്‍ നാമിന്നു നന്ദിയോട്‌ പങ്കുവയ്‌ 
ക്കുന്നു, വിശിഷ്യാ ഈ നവതിയിൽ. 


പെന്തക്കൊസ്തായില്‍ കര്‍ത്താവിന്റെ സഭ ഈ 
ഭൂമിയില്‍ ആവിഷ്കൃതയായി എന്നു നാം വിശ്വസി 
ക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ജീവനുമായ 
പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്‌ പുനരൈകൃ്ര 
സ്ഥാനവും മുന്നോട്ട്‌ നീങ്ങിയത്‌. സകല നന്മകളും 
പൂര്‍ണ്ണമായി തികയ്ക്കുന്നത്‌ ഈ ആത്മാവാണെന്ന്‌ 
ഈ സഭ അടിസ്ഥാനപരമായി വിശ്വസിച്ചേറ്റുപറയു 
ന്നു. ആദിയിലെ ശുനൃതയില്‍ ചലനങ്ങളുണ്ടാ 
ക്കിയതില്‍, പ്രവാചകരെ വഴിനടത്തിയതില്‍ അവ 
തീര്‍ണ്ണ വചനത്തിന്റെ മനുഷ്യാവതാരത്തില്‍ തുട 
ങ്ങിയവയിലെല്ലാം ഈ പൂര്‍ണ്ണമാക്കി തികയ്ക്കല്‍ 
സഭ ദര്‍ശിക്കുന്നു. പൂര്‍വ്വ പിതാക്കള്‍ കണ്ണുനീ 
രോടെ കാണുവാന്‍ കാത്തിരുന്നിട്ടും കാണാനാവാ 
തിരുന്ന പുനരൈക്യമെന്ന യാഥാര്‍ത്ഥ്യം പൂവണി 
ഞ്ഞതും, ആവിഷ്കൃതമായതും, വളര്‍ന്നു പന്തലി 
ച്ചതും, സര്‍വ്വാലങ്കാര വിഭൂഷിതയായതും സ്വയം 
ശീര്‍ഷക കാനോനിക സംവിധാനത്തില്‍ ക്രമീക 
രിക്കപ്പെട്ടതും, ലോകത്തിന്റെ അതിര്‍ത്തികളോളം 
എത്തപ്പെടുന്നതും ഈ ആത്മാവിന്റെ നിറവിലാണ്‌. 
തിരുസഭയുടെ ആവിര്‍ഭാവത്തെക്കുറിച്ച്‌ ചര്‍ച്ചചെ 
യ്യുമ്പോള്‍ റോമാ സാമ്രാജ്യത്തില്‍ നില നിന്നിരുന്ന 
സമാധാനത്തേയും, അതിലുടനീളം വ്യാപിച്ച ഗതാ 
ഗത സംവിധാനങ്ങളെയും, വിശാലമായ യഹുദ്പ്ര 
വാസങ്ങളെയും ചരിത്രകാരന്മാര്‍ പ്രദിപാദിക്കാറു 
ണ്ട്‌. ഇതൊരു ചരിത്ര നിരീക്ഷണത്തേക്കാള്‍, 
ദൈവിക പദ്ധതിയായി സഭ അംഗീകരിക്കുന്നു. 
ആര്‍ഷഭാരതത്തില്‍ നിന്നും നിതൃജീവനായി, ദിവ്യ 
ജ്ഞാനത്തിനായി, വെളിച്ചത്തിനായി പ്രാര്‍ത്ഥന 


കള്‍ ഉയര്‍ന്നതിന്റെ ഗ്രതൃക്ഷ ഉത്തരമാണ്‌ 
മാര്‍ത്തോമശ്ലീഹായുടെ ഇവിടുത്തെ ശ്ലൈഹിക 
ശുശ്രൂഷ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില്‍ 
ക്രിസ്തു വര്‍ഷത്തിനു മുമ്പ്‌ തന്നെ ഈ കൊച്ചു 
കേരളത്തില്‍ ജൂത പ്രവാസികള്‍ ഉണ്ടായിരുന്നു 
എന്നുള്ളത്‌ ഒരുപക്ഷേ തോമാ ശ്ലീഹായുടെ 
ശ്ലൈഹിക യാത്രയെ പ്രോത്സാഹിപ്പിച്ചിരിക്കാം. ഈ 
പശ്ചാത്തലത്തില്‍ നിന്നുമാണ്‌ മലങ്കര സഭാ 
മക്കളുടെ വിവിധ ഇടങ്ങളിലേക്കുള്ള പ്രവാസത്തെ 
നാം നോക്കി കാണുക. ജീവിത സന്ധാരണത്തി 
നായിട്ടാണ്‌ അവര്‍ അന്യ ദേശത്തേക്ക്‌ ചേക്കേറിയ 
തെങ്കിലും ദൈവാത്മാവ്‌ അവരില്‍ മാത്ൃസഭ 
യോടുള്ള സ്നേഹം ആളികത്തിച്ചിരുന്നു. അനിതര 
സാധാരണമായ അത്മായ പ്രേക്ഷിതത്വം തന്നെ 
യാണ്‌ മലങ്കരസഭയുടെ പടര്‍ന്നുപന്തലിക്കലിന്റെ 
മൂല കാരണങ്ങളിലൊന്ന്‌. അപ്പസ്തോല നടപടി 
കള്‍ പരിശുദ്ധാത്മാവിന്റെ പ്രവര്‍ത്തനങ്ങളെയാണ്‌ 
പ്രതിപാദിക്കുക. ദൈവാത്മപൂരിതരായ അപ്പസ്തോ 
ലരുടെ പ്രബോധനങ്ങളിലൂടെ, നടപടികളിലൂടെ 
ഉരുവാക്കപ്പെട്ട സമൂഹങ്ങളിലെ ജീവിത വ്യവ 
സ്ഥയ്ക്ക്‌ സമാനമായ ജീവിതശൈലി തന്നെയാണ്‌ 
പുനരൈക്യ (പസ്ഥാനത്തെ ഇക്കാലയളവില്‍ 
നിലനിര്‍ത്തിയത്‌. മേല്‍പ്പട്ടക്കാരോടുള്ള വിധേയത്വ 
ത്തില്‍, ഇടവക വൈദികന്റെ പൌരോഹിത്യ ധര്‍മ്മാ 
നുഷ്ഠാനത്തില്‍, ഇടവക കൂട്ടായ്മയുടെ തണലില്‍ 
ഈ മക്കള്‍ ഓരോരുത്തരും സ്നേഹം കരുതല്‍ 
ആണെന്നും, കരുതല്‍ പങ്കുവയ്ക്കലാണെന്നും 
അനുദിനം അറിഞ്ഞതിന്റെയും അതനുസരിച്ചു 
ജീവിച്ചതിന്റെയും ആകെത്തുകയാണ്‌ ഇന്നത്തെ 
മലങ്കരസഭ. ചുരുക്കത്തില്‍ പരിശുദ്ധ ത്രിത്വത്തില്‍ 
നാം വിശ്വസിച്ചേറ്റുപറയുന്ന ജീവന്റെ സംക്രമണം, 
പങ്കുവയ്ക്കല്‍, സഹവര്‍ത്തിത്വം, ഐക്യം, 
കൂട്ടായ്മ, സ്നേഹം, ഇവയെല്ലാമാണ്‌ പുനരൈക്യ 
പ്രസ്ഥാനത്തെ ഈ 90 ന്റെ നിറവില്‍ തരളിതമായ 
ദൈവാനുഗ്രഹത്തില്‍ ഉനട്ടിയുറപ്പിക്കുക. 


സഭാത്മക മാനങ്ങള്‍ 


തിരുസഭയില്‍ വിശുദ്ധകുര്‍ബാന അര്‍പ്പിക്ക 
പ്പെടുന്നു. അര്‍പ്പിക്കപ്പെടുന്ന വിശുദ്ധ കുര്‍ബാന 
തിരുസഭയെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ്‌ 
ദിവ്യകാരുണ്യാധിഷ്ഠിത സഭാ ദൈവശാസ്ത്ര 
ത്തിന്റെ അടിസ്ഥാന ചിന്ത. ദൈവ ശാസ്ത്രജ്ഞ 
നായ കൊംഗാര്‍ ഇപ്രകാരമുള്ള ഒരു ചിന്ത 
അവതരിപ്പിക്കുന്നതിനു വളരെ മുമ്പെ പുനരൈക്യ 
പ്രസ്ഥാനം സഭയുടെ രൂപീകരണത്തിനും, സുസ്ഥി 
രതയ്ക്കും, നിലനില്‍പ്പിനും വിശുദ്ധ കുര്‍ബാന 
യുടെ അനിവാര്യത മനസ്സിലാക്കിയിരുന്നു. വിശിഷ്യ 
അതിന്റെ പ്രാരംഭ നാളുകളില്‍ രൂപപ്പെട്ട സമൂഹ 
ങ്ങള്‍ക്കായി വിശുദ്ധകുര്‍ബാനകളര്‍പ്പിക്കപ്പെട്ടത്‌ 
പരമ്പരാഗതമായി ശീലിച്ചു പരിചയിച്ച ദൈവാല 
യങ്ങളില്‍ ആയിരുന്നില്ല. വൃക്ഷത്തണലുകളിലും, 
ഓലപ്പുരകളിലും മറ്റുള്ളവര്‍ കനിഞ്ഞരുളിയ 
സ്ഥലങ്ങളിലും കൂര്‍ബ്ബാനകള്‍ അര്‍പ്പിച്ചപ്പോള്‍ 
അത്‌ അവര്‍ക്കു രക്ഷയുടെ രഹസ്യങ്ങളുടെ 


www.malankaralibrary.com 


ആഘോഷത്തോടൊപ്പം ജീവിതഗന്ധിയുമായതാണ്‌ 
ഇന്നു നാം കാണുന്ന മലങ്കരയിലെ മനോഹരമായ 
ദൈവാലയങ്ങള്‍ക്കും അവയില്‍ ആരാധന നട 
ത്തുന്ന ഇടവക കൂട്ടായ്മകള്‍ക്കും അടിത്തറ 
പാകിയത്‌. ദൈവാലയം സാധനസാമ്രഗികളാല്‍ 
നിര്‍മ്മിതമാകുന്ന ഒരു സൌധം മാത്രമായിരുന്നില്ല 
മലങ്കര സഭക്ക്‌. പിന്നെയോ വിശുദ്ധ കുര്‍ബ്ബാന 
യാല്‍ പരിപോഷിക്കപ്പെടുന്ന, കൂദാശകളാല്‍ നില 
നിര്‍ത്തപ്പെടുന്ന, വചനത്താല്‍ നിര്‍മ്മലമാക്കപ്പെ 
ടുന്ന ദൈവിക ജനമായി, ക്രിസ്തുവിന്റെ മാതിക 
ശരീരമായി, പരിശുദ്ധാത്മാവിന്റെ ആലയമായി 
സഭയെ അവള്‍ മനസ്സിലാക്കിയിരുന്നു. 


തന്റെ മണവാട്ടിയായ തിരുസഭയെ മണവാള 
നായ ക്രിസ്തുവാണ്‌ പരിശുദ്ധാത്മാവിലൂടെ ഏക 
വും, വിശുദ്ധവും, കാതോലികവും, ശ്ശൈഹികവും 
ആക്കുന്നത്‌. അനന്യമായ ഈ സവിശേഷതകള്‍ 
തന്റെ ദൈവിക സ്രോതസ്സില്‍ നിന്നും, അതായത്‌ 
ര്രീത്വത്തില്‍ നിന്നുമാണ്‌ തിരുസഭ സ്വായത്തമാക്കു 
ക. തിരുസഭയുടെ ഐക്ൃത്തിന്റെ വിശുദ്ധരഹ 
സ്യത്തെ വിശദീകരിക്കുന്നത്‌ പരിശുദ്ധത്രീത്വത്തി 
ലുളള ഐക്യം തന്നെയാണ്‌. ഒന്നായിരിക്കുക എന്ന 
സഭയുടെ സത്താപരമായ ആവശ്യകത അലക്സാ 
ണ്രിയായിലെ ക്ലെമന്റിന്റെ വാക്കുകളിലൂടെ നമുക്ക്‌ 
മനസ്സിലാക്കാം. “എത്ര വിശ്വസനീയമായ ഒരു 
രഹസ്യം. എല്ലാവര്‍ക്കും പിതാവായി ഒരുവന്‍. 
എല്ലാവര്‍ക്കുമായി ഒരു വചനം. എല്ലായിടത്തും 
ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ്‌ ഒന്ന്‌. കന്യകയായ 
അമ്മ, ഒരുവള്‍ മാര്തം. അവളെ സഭയെന്നു 
വിളിക്കുവാന്‍ ഞാന്‍ ഇഷ്ടപ്പെടുന്നു.” അങ്ങനെയെ 
ങ്കില്‍ സഭ ഗാത്രത്തിലെ അനൈക്യം, പാഷണ്ഡത 
കള്‍, മതത്യാഗം, ശീശ്മ ഇവയൊക്കെ പരിശുദ്ധ 
ത്രീത്വം എന്ന കൂട്ടായ്മയെ നിഷേധിക്കുന്ന മനുഷ്യ 
നിര്‍മ്മിത സങ്കേതങ്ങളാണ്‌. അവ നല്‍കുന്ന 
നൈമിഷിക സംത്യപ്തികള്‍ ഉപേക്ഷിച്ച്‌ ദൈവം 
സ്ഥാപിച്ച തിരുസഭയിലേക്ക്‌, ഐകൃത്തിന്റെ 
കൂദാശയിലേക്കുള്ള ക്ഷണമാണ്‌ പുനരൈക്യ 
ഗ്രസ്ഥാനം മലങ്കരയിലെ പുത്തന്‍കൂര്‍ വിഭാഗ 
ത്തിലെ സഭാസമൂഹങ്ങള്‍ക്ക്‌ നല്‍കുക. അതും 
പിളര്‍പ്പിന്റെ ശാപം ഇന്നിന്റെ തലമുറയില്‍ 
ഒരിക്കല്‍ പോലും ആരോപിക്കാതെ, “അവരും 
നമ്മിലൊന്നാകുവാന്‍” എന്നുള്ള മിശിഹായുടെ 
പ്രാര്‍ത്ഥനയോടെ. ക്രിസ്തുവിനോടു ഐക്യപ്പെട്ടി 
രിക്കുന്നതിനാല്‍ സഭ അവിടുന്ന്‌ വഴിയായി 
വിശുദ്ധീകരിക്കപ്പെടുന്നു കുരിശില്‍ താന്‍ വരണം 
ചെയ്ത തന്റെ മണവാട്ടിയിലാണ്‌ രക്ഷയ്ക്കുള്ള 
മാര്‍ഗങ്ങളുടെ പൂര്‍ണത അവിടുന്നു നിക്ഷേപിച്ചത്‌. 
അവളിലൂടെയാണ്‌, അവളിലാണ്‌ രണ്ടാം വത്തി 
ക്കാന്‍ സുനഹദോസ്‌ ഏറ്റു പറയുന്നതു പോലെ 
“ദൈവത്തിന്റെ കൃപയാല്‍ നാം വിശുദ്ധി നേടുന്നത്‌” 
(LG 48). വിശുദ്ധിയിലേക്കുള്ള വിളി സാര്‍വത്രിക 
മാണ്‌. ഇതിനെ വ്യക്തിപരമായി സ്വാംശീകരിച്ച്‌ 
ഫലദായകമാക്കുവാന്‍ മലങ്കര സഭ തന്റെ സുതരെ 
നിരന്തരം ശാക്തീകരിക്കുന്നു. (HIM Mao 
മൌാതികശരീരം സ്വഭാവത്താല്‍ തന്നെ വിശുദ്ധ 


ഒക്ടോബര്‍ 2020 —— 


മാണ്‌. പക്ഷേ അതിലെ അംഗങ്ങള്‍ നിരന്തരം 
വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഈ 
സഭ നിരന്തരമായി മനസ്സിലാക്കുന്നു. വിശുദ്ധനായി, 
വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുക മരണശേഷം 
വിവിധ ഘട്ടങ്ങള്‍ താണ്ടിയാണെങ്കിലും അതായി 
ത്തീരുക ഈ ലോകത്തിലെ വിശ്വാസ തീര്‍ത്ഥാടന 
ത്തിലാണെന്ന്‌ ഈ സഭ വിശ്വസിക്കുന്നു. ആ 
വിശ്വാസ അടിത്തറയില്‍ കുദാശകളെയും, (പാര്‍ 
ത്ഥനകളെയും, കൂട്ടായ്മകളെയും ക്രമീകരിക്കുന്നു. 
സര്‍വ്വോപരി അവളുടെ കുടുംബങ്ങളെ സ്നേഹ 
ത്തിന്റെ ആലയങ്ങളായും ജീവന്റെ ശ്രീകോവിലു 
കളായും വിശ്വാസത്തിന്റെ പഠന ശാലകളായും ഈ 
സഭ നിലനിര്‍ത്തുന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യം 
സാര്‍വൃത്രികമായാലും അവന്‍ സഭയില്‍ സന്നി 
ഹിതനായിരിക്കുന്നതിനാലുമാണ്‌ പരിശുദ്ധ സഭ 
കാതോലികമാകുന്നത്‌. ലോകമെങ്ങും പോയി 
സുവിശേഷം അറിയിക്കുവാന്‍ ഉള്ള പ്രേക്ഷിത 
ദനതൃവും സഭയുടെ ഈ സവിശേഷതയെ 
കൂടുതല്‍ ദീപ്തമാക്കുന്നു. പരിശുദ്ധ സഭയിലെ 
ഓരോ വ്യക്തിഗത സഭയും കാതോലികമാണെന്ന 
അടിസ്ഥാനപ്രമാണം. മലങ്കര സഭയെ കൂടുതല്‍ 
പ്രസക്തമാകുന്നു, പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ 
ഈ നവതിയിൽ സഹോദരി സഭകളില്‍ നിന്നും 
ക്രൈസ്തവ ജീവിതാന്തസിനെ തെരുവുകളില്‍ 
വികൃതമാക്കുന്ന കോലാഹലങ്ങള്‍ അരങ്ങേറുന്നത്‌ 
അവളെ വേദനിപ്പിക്കുന്നു. അവയെ ന്യായീകരിക്കു 
വാന്‍ കോടതി വിധികളുടെ ഇഴനാരുകള്‍ കീറി 
ബദ്ധപ്പെടുന്നതു തികച്ചും ആശ്ചര്യപ്പെടുത്തുന്നു. 
അവര്‍ക്കുമുന്നില്‍ പുനരൈക്യ പ്രസ്ഥാനം ഒരു 
പന്ഥാവായി, ക്രിസ്തുവിന്റെ സാര്‍വത്രിക സാന്നി 
ധ്യത്തിന്റെ സ്രകാരിയായ പരിശുദ്ധ കത്തോലിക്കാ 
സഭയിലേക്കുള്ള പൂമുഖപടിയായി ഇന്നു നില 
കൊളളുന്നു. 


രക്ഷാകര ചരിര്രത്തിലുടനീളം വ്യക്തികളുടെ 
കൌദാശികത ദൈവം സ്വീകരിച്ചിട്ടുണ്ട്‌. അതിന്റെ 
തുടര്‍ച്ച തന്നെയായിരുന്നു അപ്പസ്തോലന്മാരുടെ 
തിരഞ്ഞെടുപ്പും സ്ഥിരീകരണവും. അവര്‍ പുതിയ 
ഉടമ്പടിയുടെ ശുശ്രൂഷകരും, ദൈവത്തിന്റെ 
സേവകരും, ക്രിസ്തുവിന്റെ സ്ഥാനപതികളും, 
ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായി 
ദൈവത്താല്‍ നിയോഗിതരായിരുന്നു. കൂനന്‍ 
കുരിശു സതൃത്തിനു ശേഷം പുത്തന്‍കൂര്‍ 
സമുദായത്തെ ഉലച്ചത്‌ ശ്ലൈഹീക പിന്തുടര്‍ച്ചയുടെ 
അഭാവമായിരുന്നു. വാക്കില്‍ ശക്തമായ സംജ്ഞ 
കള്‍ ഉണ്ടായിട്ടും നോക്കില്‍ അധികാര പ്രഡിയെ 
ദ്യോതിപ്പിക്കുന്ന ആടയാഭരണങ്ങള്‍ ഉണ്ടായിട്ടും 
കാതലായ എന്തോ വഴിയില്‍ നഷ്ടപ്പെട്ടു എന്ന 
തോന്നല്‍ പുത്തന്‍കൂര്‍ സഭാ നേതൃത്വത്തെ 
അലട്ടി. മാര്‍ത്തോമാ ആറാമന്‍ മാര്‍ ദിവന്നാസി 
യോസ്‌ എന്നപേരില്‍ വാഴിക്കപ്പെടുമ്പോള്‍ പോലും 
ഒരു ശൂന്യത എവിടെയോ അനുഭവപ്പെട്ടു. സാര്‍വ 
ര്രികതയെ നിഷേധിക്കുന്ന പ്രാദേശിക വാദവും, 
പ്രാദേശികതയെ വിഴുങ്ങി കളയുന്ന സാര്‍വത്രിക 
ചിന്തയും പുത്തന്‍കൂറില്‍ ഉടലെടുക്കുകയായി. 
സഭയെന്ന രക്ഷയുടെ കൂദാശയുടെ MAMO 


DALLON 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 


Asato Maa ത്ത 
/ amaso Maa JSyotir-Gamaya 
Mrityor-Maa A mritam Gamaya 


അനുഭവവേദ്യമാക്കാന്‍ താന്‍ നേതൃത്വം കൊടുത്തു 
പുത്തന്‍കൂറില്‍ സ്ഥാപിച്ച കാതോലിക്കാ സിംഹാ 
സനത്തിനു പോലും സാധ്യമല്ലെന്നും അതിനുള്ള 
ഒരേയൊരു മാര്‍ഗ്ഗം പുനരൈക്യം ആണെന്നും 
ഭാഗ്യസ്മരണാർഹനായ മാര്‍ ഇവാനിയോസ്‌ 
തിരുമേനി തിരിച്ചറിഞ്ഞു. ലാഭമാകാന്‍ സാധിക്കുന്ന 
സകല സാധ്യതകളെയും ഉപേക്ഷിച്ച്‌ സത്യ 
സഭയെ, ശ്ലൈഹീക പിന്തുടര്‍ച്ചയുടെ പൂര്‍ണതയെ, 
പുല്‍കുമ്പോള്‍ മാര്‍ത്തോമാശ്ലീഹായെ, പത്രോസ്‌ 
ശ്ലീഹ ആശ്ശേഷിച്ചു സ്വീകരിക്കുന്നതുപോലെ 
പീയൂസ്‌ 11-900 മാര്‍പാപ്പ ഇവാനിയോസ്‌ 
പിതാവിനെ സ്വീകരിച്ചു. “സ്വാഗതം, വലിയ 
സ്വാഗതം” എന്നോതി. തിരുമേനിയുടെ പിന്‍ഗാമി 
യായ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനിയുടെ രണ്ടു 
ഘട്ടങ്ങളായി നടന്ന രണ്ടാം വത്തിക്കാന്‍ സൂനഹ 
ദോസിലെ സജീവ സാന്നിധ്യം തന്നെ മതിയാകും 
ഈ സഭ നില നിര്‍ത്തപ്പെടുന്ന ശ്ലൈഹീക അടിത്ത 
റയുടെ ആഴമറിയാന്‍. ഭാഗ്യസ്മരണാർഹനായ 
സിറില്‍ ബസേലിയോസ്‌ കാതോലിക്കാ ബാവയുടെ 
അക്ഷീണ പരിശ്രമത്തിന്റെ പൂര്‍ണ്ണതയില്‍ കാതോ 
ലിക്കാ സ്ഥാപനം മലങ്കരയില്‍ തിരുസിംഹാസനം 
നടത്തുമ്പോള്‍ പുത്തന്‍ കൂര്‍ സമുദായം സ്വപ്നം 
കണ്ട സാര്‍വ്ൃത്രികതയില്‍ ഉള്‍ച്ചേരുന്ന സ്വയം 
ശീര്‍ഷകത്വം പുൂവണിയുക ആയിരുന്നു. സാര്‍വ്ര്രി 
കതയെ, പത്രോസിന്റെ പരമാധികാരത്തെ 
ഉയര്‍ത്തിപ്പിടിച്ച്‌ മാർത്തോമായുടെ ശ്ലൈഹീകത 
ത്വത്തെ അടിവരയിട്ടുറപ്പിച്ച്‌ ഇപ്പോള്‍ ഭാഗ്യമോടെ 
സഭയെ നയിക്കുന്ന, അവളുടെ തലവനും പിതാവു 
മായ ബസേലിയോസ്‌ ക്ലിമിസ്‌ കാതോലിക്കാ ബാവ 
കര്‍ദിനാള്‍ സംഘത്തിലേക്ക്‌ ഉയര്‍ത്തപ്പെട്ടപ്പോള്‍ 
സഭയുടെ രാജകുമാരനായി അദ്ദേഹം അംഗീകരിക്ക 
പ്പെടുക മാത്രമല്ല, പിന്നെയോ ശ്ലൈഹീക അടിത്തറ 
സ്വന്തമാക്കിയ ഒരു മാതൃസഭ പത്രോസിന്റെ 
പിന്‍ഗാമിയെ കണ്ടെത്തുന്ന സംവിധാനത്തിന്റെ 


ഭാഗഭാക്കാകുക കൂടിയായിരുന്നു. പുനരൈക്യത്തി 
ന്റെ വാതായനം കടന്നെത്തുന്ന ആരും അന്യരോ, 
പരദേശികളോ ആയി തുടരില്ലെന്നും അവര്‍ ദൈവ 
ഭവനത്തിലെ അംഗങ്ങളും വിശുദ്ധരുടെ സഹപ 
രരും ആയി മാറും എന്നുള്ള വലിയ സന്ദേശം 
തന്നെയാണ്‌ ഈ നവതി പുത്തന്‍കൂറിലെ 
സഹോദരി സഭകള്‍ക്കും, അവയിലെ അംഗങ്ങള്‍ 
ക്കും പകര്‍ന്നു നല്‍കുക. 


പുനരൈക്യത്തിന്റെ മാതാവായ പരിശുദ്ധ 
കന്യകയെ പരാമര്‍ശിക്കാതെ ഈ ലേഖനം 
ഉപസംഹരിക്കുവാന്‍ ആവില്ല. വിസ്താര ഭയത്താല്‍ 
കൂടുതല്‍ ദൈവശാസ്ത്ര വിശകലനം തല്‍ക്കാലം 
ഒഴിവാക്കുന്നു. പക്ഷേ, കോവിഡ്‌ മാനദണ്ഡങ്ങള്‍ 
പാലിച്ച്‌ മലങ്കര സഭാതലവന്‍ തന്റെ സഭയുടെ പ്രതി 
നിധിയായി ഇക്കഴിഞ്ഞ മാര്‍ ഇവാനിയോസ്‌ 
തിരുമേനിയുടെ ദുഖ്റാനയില്‍ ജപമാല ഏന്തി, 
മെഴുകുതിരി പ്രദക്ഷിണം ഒറ്റയ്ക്കു നടത്തിയതില്‍ 
നിന്നുമാത്രം പരിശുദ്ധ അമ്മയില്‍ എത്രമാത്രം ഈ 
സഭ ആശ്രയിക്കുന്നു എന്ന്‌ തിരിച്ചറിയാം. 
അവതരിച്ച വചനത്തിന്റെ മാതാവ്‌, കാനായിലെ 
കുറവിനെ പരിഹരിക്കുവാന്‍ മധ്യസ്ഥയായവള്‍, 
കുരിശിലെ ബലിയില്‍ തിരുക്കുമാരനോട്‌ ചേര്‍ന്നു 
നിന്നവള്‍, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായി 
ശിഷ്യരെ ചേര്‍ത്തണച്ചു നിര്‍ത്തിയവള്‍ ഈ 
സഭയുടെ അമ്മയാണ്‌. പുനരൈകൃത്തിന്റെ മാതാ 
വാണ്‌. മലങ്കര മക്കളെ കൈകളില്‍ പിടിച്ച്‌ 
ര്രിത്വൈക ദൈവിക സംസര്‍ഗ്ഗത്തിലേക്ക്‌ 
ആനയിക്കുവാന്‍ ബദ്ധ്രശദ്ധയായ ആ അമ്മ 
അവരോടൊപ്പം നിരന്തരം പ്രാര്‍ത്ഥിക്കുകയും 
ചെയ്യുന്നു. “അവരും ഒന്നായിരിക്കുവാന്‍” അങ്ങനെ 
“ഒരിടയനും ഒരു തൊഴുത്തുമാകുവാന്‍”. 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 ഒഖ(കസ്തവ 


കവര്‍ സോറി 


ലി ae 5 -pen i ~ T. c= 


൩. oy 


p 


റവ. ഡോ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


(ഭാരതത്തിലെ മാര്‍ത്തോമ്മാ ക്രിസ്ത്യാനികളുടെ 
ചരി്രത്തിലെ നിര്‍ണ്ണായക സംഭവങ്ങളിലൊന്നായി 
1930-ലെ മലങ്കരയിലെ പുനരൈക്യം അറിയപ്പെടുന്നു. 
എന്നാല്‍ ഈ അനുഭവത്തിന്റെ ഗുണഫലങ്ങള്‍ 
സ്വീകരിക്കാന്‍ ഭാഗ്യം സിദ്ധിച്ച മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച്‌, ഇത്‌ 
വലിയൊരു ആത്മീയ അനുഭവമാണ്‌. പുനരൈക്യം ഒരു 
ആത്മീയ അനുഭവമെന്ന ബോധ്യത്തിലേക്ക്‌ കടന്നു വന്ന 
മലങ്കരയിലെ വലിയൊരു ജനവിഭാഗത്തിന്‌ അങ്ങനെ 
ദൈവത്തെ കൂടുതല്‍ അറിയാനും, അനുഭവിക്കാനും 
അവസരമുണ്ടായി. പെന്തക്കുസ്താ അനുഭവം ആദിമ 
ക്രൈസ്തവ സമൂഹത്തെ സുവിശേഷ്രപഘോഷണ 
ത്തിന്‌ പ്രാപ്തമാക്കിയതുപോലെ, ഈ പുത്തന്‍ ആത്മീയ 
അനുഭവത്തിലേക്ക്‌ കടന്നുവന്നവരുടെ ആത്മീയ ജീവിതം 
മാത്രമല്ല, അവരിലൂടെ അനേകര്‍ക്ക്‌ ഇതുവഴി സത്യത്തിന്റെ 
വെളിച്ചത്തെ ദര്‍ശിക്കുന്നതിനും സാധിച്ചു. അങ്ങനെ 
“വിഭജനത്തിന്റെ പാപം” നൂറ്റാണ്ടുകളായി തലയിലേറ്റി 
നടന്ന മലങ്കരയിലെ പുത്തന്‍കൂര്‍ സഭാവിഭാഗത്തിന്‌ 
വലിയൊരു ദൈവാനുഭവവും, ആത്മീയ ഉണര്‍വും ആഗോള 
സഭാസംസര്‍ഗ്ഗം വഴി സംലഭ്യമായി. 1930 സെപ്റ്റംബര്‍ 
20-നു നടന്ന ഈ ചരിര്ര സംഭവത്തിന്റെ നവതി 
ആഘോഷത്തിന്റെ ഈ അവസരത്തില്‍ പുരൈക്യത്തെ 
ഒരു ആത്മീയ അനുഭവമെന്ന നിലയില്‍ 
വിശദീകരിക്കുകയാണ്‌ ഈ ചെറിയ ലേഖനത്തിന്റെ 
ഉദ്ദേശം. 


OE 


കൂനന്‍ കുരിശു സതൃത്തോടെ അന്യമായിപ്പോയ 
ആഗോള സഭാബന്ധം വീണ്ടെടുത്തു എന്നതുപോലെ, 
മലങ്കരയില്‍ പലകാരണങ്ങളാല്‍ നഷ്ടമായ ദൈവാനുഭവം 
പ്രാര്‍ത്ഥനയിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നതിലാണ്‌ 
പുനരൈക്യത്തിന്റെ ആത്മീയ അര്‍ത്ഥം വെളിവാക്ക 
പ്പെടുന്നത്‌. നീണ്ട കാലങ്ങള്‍ മങ്കരസഭയുടെ നന്മകള്‍ 
ആഗോള സഭയ്ക്ക്‌ കാട്ടിക്കൊടുക്കുന്നതിനോ, മലങ്കരയിലെ 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


വലിയൊരു വിഭാഗത്തിന്‌ പത്രോസിന്റെ 
പിന്‍ഗാമിയുമായി ഐക്ൃപ്പെട്ടിരിക്കുന്നതിനോ 
സാധിച്ചിരുന്നില്ല. പലവിധ കാരണങ്ങളാല്‍ 
അപ്പസ്തോലിക കൂട്ടായ്മയുടെ പുറത്തായിരുന്ന 
വിവിധ പൌരസ്ത്യ സഭാവിഭാഗങ്ങള്‍ കാലങ്ങളായി 
കത്തോലിക്കാ സഭാ കൂട്ടായ്മയിലേക്ക്‌ 
വന്നുകൊണ്ടിരിക്കുന്നു. എന്നാല്‍ മലങ്കരയില്‍ 
പുനരൈക്യ സ്വപ്നം പൂവണിയുന്നത്‌ മൂന്ന്‌ 
നൂറ്റാണ്ടുകളിലായി വിവിധ പിതാക്കന്മാരുടെ 
നേതൃത്വത്തില്‍ നടന്ന പ്രയത്നങ്ങള്‍ ദൈവദാസന്‍ 
മാര്‍ ഇവാനിയോസ്‌ പിതാവിലൂടെ 
പൂര്‍ത്തീകരിക്കപ്പെടുമ്പോഴാണ്‌. 


മലങ്കരയിലെ നീണ്ട കാലത്തെ വിഭജനത്തിന്റെ 
ഈ അവസ്ഥ ദൈവജനത്തിന്‌ വലിയ ആത്മീയ 
നഷ്ടത്തിന്‌ കാരണമാവുകയും, അതുപോലെതന്നെ 
സുവിശേഷ്രപവര്‍ത്തനങ്ങളുമായി ബന്ധപ്പെട്ട 
അനന്ത സാധ്യതകളെ ദോഷകരമായി ബാധിക്കു 
കയും ചെയ്തു. സുവിശേഷമെന്ന നിധി പങ്കുവ 
യ്ക്കുന്നതിന്‌ പകരം കലഹങ്ങളിലും വ്യവഹാരങ്ങ 
ളിലുംപെട്ട്‌ അത്‌ മൂടിവയ്ക്കാനായിരുന്നു ഈ 
സഭയുടെ വിധി. ഇക്കാരണത്താല്‍ തന്നെ അന്ന 
ത്തെ അനുകൂല സാഹചര്യങ്ങളില്‍ പോലും 
യേശുവിനെ അറിയാതിരുന്ന അനേകം ഭാരതീ 
യര്‍ക്ക്‌ സുവിശേഷം നിഷേധിക്കപ്പെട്ടു. മാര്‍ 
ഇവാനിയോസ്‌ പിതാവിന്റെ നേതൃത്വത്തില്‍ നടന്ന 
സഭാനവീകരണം പുനരൈകൃത്തില്‍ എത്തിച്ചേര്‍ന്ന 
പ്പോള്‍ വഴക്കിന്റെയും, വ്യവഹാരങ്ങളുടെയും 
ലോകത്തില്‍ നിന്നും മോചനം നേടിയ ഒരു സഭ 
സുവിശേഷവെളിച്ചം ലോകത്തിന്‌ പകര്‍ന്ന്‌ നല്‍കു 
ന്ന ദീപസ്തംഭമായി മാറി. അങ്ങനെ, “വിഭജനത്തി 
ന്റെ പാപം” പേറിയിരുന്ന സഭയ്ക്ക്‌ ഐക്യത്തിന്റെ 
മോചനം നല്‍കിയ ആത്മീയസംഭവമായി പുന 
രൈക്യൃം പരിണമിച്ചു. 


പുനരൈക്യം മലങ്കരയില്‍ ഫലവപ്രാപ്തിയിലെ 
ത്തുന്നത്‌ സഭയുടെ ആത്മീയ നവീകരണത്തിന്റെ 
ആവശ്യകത ഒരു വിഭാഗം മ്മെതാന്മാര്‍ക്കും, 
വൈദികര്‍ക്കും, വിശ്വാസികള്‍ക്കും ബോധ്യമായ 
പ്പോഴാണ്‌. ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ 
പിതാവിന്റെ ആദ്യകാല ആത്മീയ-നവീകരണ 
പ്രവര്‍ത്തനങ്ങള്‍ തന്റെ സഭയെ നവീകരിക്കാനും 
വിശുദ്ധീകരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ തീക്ഷണ 
മായ ആഗ്രഹത്തിന്റെ പ്രതിഫലനങ്ങളാണ്‌. 
ലൌകിക മോഹങ്ങളും, കോടതി വ്യവഹാരങ്ങളും 
തന്റെ സഭയുടെ വിശ്വാസത്തിന്റെ അടിത്തറ 
ഇളക്കുമെന്ന്‌ പിതാവ്‌ തിരിച്ചറിഞ്ഞപ്പോള്‍ അതിനെ 
ഗ്രതിരോധിക്കുന്നതിന്‌ പിതാവ്‌ അവലംബിച്ച 
മാര്‍ഗ്ഗങ്ങള്‍ ആത്മീയതയുടേതായിരുന്നു. അതിന്റെ 
ആദ്യപടിയായി യുവാക്കള്‍ക്ക്‌ ഉന്നത വിദ്യാഭ്യാസം 
നല്‍കുന്നതിന്‌ അദ്ദേഹം പരിശ്രമിച്ചു. പിന്നീട്‌ 
വേഷത്തിലും, ജീവിത രീതിയിലും ഭാരതീയ 
ജീവിത ശൈലിക്ക്‌ അനുയോജ്യമായ സന്യാസ 
സമൂഹങ്ങള്‍ക്ക്‌ പിതാവ്‌ രൂപം നല്‍കി. പ്രാര്‍ത്ഥന 
യ്ക്കും, സുവിശേഷ പ്രഘോഷഞത്തിനുമായി 


ഭാരതീയ സന്യാസ ജീവിത രീതിയും, പാശ്ചാത്യ 
സന്യാസ നിയമങ്ങളും കോര്‍ത്തിണക്കി രൂപപ്പെടു 
ത്തിയ സന്യാസ സമൂഹങ്ങളാണ്‌ ബഥനി 
സന്യാസ-സന്യാസിനി സമൂഹങ്ങള്‍. 


മലങ്കര സഭയുടെ ആത്മീയ അടിത്തറ 
പുനഃസ്ഥാപിക്കുന്നതിനു പോര്‍ച്ചുഗീസുകാരുടെ 
വരവിന്‌ മുന്‍പ്‌ മാര്‍ത്തോമ്മാ ശ്രിസ്ത്യാനികളുടെ 
ഇടയില്‍ ഉണ്ടായിരുന്ന ഒരുമ വീണ്ടെടുക്കേണ്ടി 
യിരുന്നു. അതിന്‌ പുത്തന്‍കൂര്‍ സഭാവിഭാഗത്തിന്റെ 
മുമ്പിലുണ്ടായിരുന്ന ഒരേയൊരു മാര്‍ഗ്ഗം സാര്‍ 
വ്രതിക സഭയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക 
എന്നതായിരുന്നു. അതിനാല്‍ത്തന്നെ ഇത്‌ 
ചരി്രപരമായ ഒരു ഐക്യം എന്നതിനേക്കാള്‍, 
ആത്മീയമായ ഒരു അനുഭവമായി മാറേണ്ടി 
യിരുന്നു. അങ്ങനെ പുനരൈക്ൃത്തിലൂടെ ഭാരത 
ത്തിലെ പുരാതന സഭയുടെ സാര്‍വ്രതികത 
വീണ്ടെടുക്കപ്പെട്ടതുപോലെ, ആത്മീയ നവീക 
രണവും സംഭവിച്ചു. മാത്രമല്ല യേശുക്രിസ്തു 
വിലൂടെ മാനവകുലത്തിന്‌ മുഴുവന്‍ ലഭ്യമായ രക്ഷ 
എല്ലാവരിലും എത്തിക്കുന്നതിന്‌ കൂട്ടായ പരിശ്രമം 
ഈ സമൂഹത്തില്‍ നിന്നും ഉണ്ടാവുന്നതിനും ഇത്‌ 
കാരണമായിത്തീര്‍ന്നു. സുവിശേഷം ആദിമ 
നൂറ്റാണ്ടില്‍ തന്നെ ലഭിക്കാന്‍ ഭാഗ്യമുണ്ടായ ഭാരത 
സഭ ചിലപ്പോഴെങ്കിലും പരാജയപ്പെട്ട സുവിശേഷ 
പ്രവര്‍ത്തന മേഖലയില്‍ കൂടുതല്‍ ശ്രദ്ധയോടെ 
നേതൃത്വം നല്‍കുന്നതിനും പുനരൈക്യം കാരണ 
മായിത്തീര്‍ന്നു. 


നൂറ്റാണ്ടുകളായി മലങ്കരയില്‍ നടന്ന കണ്ണീരില്‍ 
കുതിര്‍ന്ന പ്രാര്‍ത്ഥനയ്ക്ക്‌ ഉത്തരം നല്‍കപ്പെട്ടത്‌ 
ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവിന്റെ 
നേതൃത്വത്തില്‍ നടന്ന പുനരൈക്യത്തിലാണ്‌. ഇത്‌ 
മലങ്കരയിലെ പുത്തന്‍കൂര്‍ വിഭാഗത്തിലെ 
അനേകരെ റോമാസഭയില്‍ കൊണ്ടെത്തിച്ചുവെന്ന്‌ 
ഇന്നും വിലപിച്ചുകൊണ്ടിരിക്കുന്നവര്‍ ചരിത്രപര 
മായ ഒരുപാട്‌ സത്യങ്ങളെ മറക്കുന്നതുപോലെ, ഈ 
വിഭാഗത്തിന്റെ അനേകരുടെ പ്രാര്‍ത്ഥനെയെയും 
തള്ളിപ്പറയുകയുമാണ്‌ ചെയ്യുന്നത്‌. ദൈവജന 
ത്തിന്റ പ്രാര്‍ത്ഥയുടെ കണ്ണീര്‍ വീണാണ്‌ കൂനന്‍ 
കുരിശില്‍ കെട്ടിയ വള്ളികള്‍ പൊട്ടിപോയതെന്ന്‌ 
ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവ്‌ 
പലപ്പോഴും ്രസംഗിച്ചിട്ടുണ്ട്‌. അതിന്റ അര്‍ത്ഥം 
വലിയൊരു ജനസമൂഹത്തിന്റെ പ്രാര്‍ത്ഥനയുടെ 
പൂര്‍ത്തീകരണമാണ്‌ മലങ്കരയിലെ ചരിത്രരപസിദ്ധ 
മായ പുനരൈക്യം എന്നതാണ്‌. പിന്നീട്‌ മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭയെന്ന സമൂഹം 
പ്രാര്‍ത്ഥിക്കുന്നവരുടെ കൂട്ടായ്മ എന്ന രീതിയില്‍ 
മുന്നോട്ട്‌ പോകാന്‍ പരിശ്രമിക്കുന്നവരുടെ കൂട്ടമായി 
രൂപപ്പെടുകയും ചെയ്തു. തന്റെ മുന്‍ഗാമികളില്‍ 
പലരുടേയും പരിശ്രമങ്ങള്‍ പരാജയപ്പെട്ടിടത്ത്‌ മാര്‍ 
ഇവാനിയോസ്‌ പിതാവ്‌ വിജയിച്ചത്‌ ഇത്‌ ഒരു 
ആത്മീയ മുന്നേറ്റമായി വളര്‍ത്തുന്നതില്‍ അദ്ദേഹ 
ത്തിന്‌ സാധിച്ചു എന്നതിനാലാണ്‌. അധികാരത്തി 
ന്റെയും സമ്പത്തിന്റെയും ആകര്‍ഷണം പലര്‍ക്കും 


www.malankaralibrary.com 


ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്‌ തടസ്സമാ 
യെങ്കില്‍, ആത്മീയമായി ചിന്തിച്ച ഇവാനിയോസ്‌ 
പിതാവിന്‌ യേശുവും സുവിശേഷവും മറ്റെന്തിനേ 
ക്കാളും വിലപ്പെട്ടതായിരുന്നു. അവിടെ പുന 
രൈക്യം ഒരു ആത്മീയ പ്രസ്ഥാനമായി വളരുകയും 
ചെയ്തു. 


സഭകളുടെ ഐക്യം പൂര്‍ണ്ണമാകുന്നിടത്തു 
മാത്രമേ ദൈവതിരുനാമം എല്ലാ അര്‍ത്ഥത്തിലും 
മഹത്വപ്പെടുകയുള്ളു. കാരണം ഇത്‌ മനുഷ്യന്‍ 
നടത്തുന്ന പരിശ്രമത്തിന്റെ ഫലമല്ല, പിന്നെയോ 
ദൈവത്തിന്റെ ഇടപെടലുകള്‍ കൊണ്ട്‌ സംഭവി 
ക്കുന്നതാണ്‌. സഭകള്‍ തമ്മിലുള്ള ഐക്യം യേശു 
തന്റെ ശിഷ്യന്മാരോടൊത്ത്‌ നടത്തിയ പ്രാര്‍ത്ഥ 
നയും അവരെക്കുറിച്ചു കണ്ട സ്വപ്നത്തിന്റെ 
സാക്ഷാത്കാരവുമാണ്‌. യേശുവിന്റെ ശിഷ്യന്മാര്‍ 
ക്കുവേണ്ടിയുള്ള പ്രാര്‍ത്ഥനയുടെ പൂര്‍ത്തീകരണ 
ത്തിന്‌ മലങ്കരയില്‍ ദൈവം തിരഞ്ഞെടുത്ത വലിയ 
ഉപകരണമായിരുന്നു ദൈവദാസന്‍ മാര്‍ ഇവാനി 
യോസ്‌ പിതാവ്‌. സഭയെ തുടര്‍ച്ചയായി പരാജയ 
പ്പെടുത്തുന്ന പ്രശ്‌നങ്ങള്‍ക്ക്‌ ഏക പരിഹാരം 
ആത്മീയത മാത്രമാണ്‌. ഇന്നും മലങ്കരയിലെ 
പുത്തന്‍കൂര്‍ വിഭാഗത്തിലെ ആഗോളസഭാസംസര്‍ 
ഗൃത്തിന്‌ പുറത്തു നില്‍ക്കുന്ന സഭകളിലെ പ്രശ്ന 
ങ്ങള്‍ ആര്‍ക്കും പരിഹരിക്കാന്‍ സാധിക്കാത്തതിന്റെ 
കാരണം ആത്മീയതയില്‍ അടിസ്ഥാനപ്പെടുത്തിയ 
പരിഹാരം അന്വേഷിക്കുന്നില്ല എന്നതുതന്നെയാണ്‌. 
ക്രിസ്തീയ സമൂഹത്തിന്റെ ഏറ്റം വലിയ്രപശ്നപരി 
ഹാരശൈലി ഒരുമിച്ചിരുന്ന്‌ പ്രാര്‍ത്ഥിക്കുകയും, 
യേശുവിന്റെ മാതൃകയില്‍ സ്നേഹിക്കുകയും 
ക്ഷമിക്കുകയും ചെയ്യുക എന്നതുമാണ്‌. 


ഇന്ത്യന്‍ സാംസ്ക്കാരിക പൈതൃകവും, 
അന്ത്യോഖ്യന്‍ ആരാധനക്രമവും, അപ്പസ്തോലിക 
പാരമ്പര്യവും, മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ ഇന്നത്തെ വ്യക്തിത്വത്തെ നിര്‍വചിക്കുന്ന 
ഘടകങ്ങളാണ്‌. അങ്ങനെ സംസ്‌ കാരത്തില്‍ 
ഭാരതീയവും, വിശ്വാസത്തില്‍ കാതോലികവും, 
ആരാധനാരീതികളില്‍ പനരസ്ത്യവുമായ ഈ 
കൊച്ചു സഭയെ വലിയ പ്രതീക്ഷയോടും, താത്പര്യ 
ത്തോടും കത്തോലിക്കാ സഭാകൂട്ടായ്മയിലെ മറ്റു 
സഭകള്‍ വീക്ഷിക്കുന്ന അവസ്ഥയിലേക്കും നാം 


ഒക്ടോബര്‍ 2020 


വളര്‍ന്നിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭ ഇന്ന്‌ മലങ്കരയിലെ പുത്തന്‍കൂര്‍ 
വിഭാഗത്തിലെ മറ്റു സഭകള്‍ക്ക്‌ നല്കുന്ന ഏറ്റവും 
വലിയ സംഭാവനയും സന്ദേശവുമാണ്‌ മാര്‍പ്പാപ്പ 
യുടെ നേതൃത്വത്തിലുളള ആഗോള കത്തോലിക്കാ 
സഭയിലെ അംഗത്വം. കത്തോലിക്കാ സഭയിലെ ഒരു 
വ്യക്തിഗത സഭയെന്ന നിലയില്‍ പാശ്ചാതൃ- 
പൌരസ്ത്യ സഭകളുമായി മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭ ആഴമായ ആത്മീയ ബന്ധത്തി 
ലുമായിരിക്കുന്നു. “കാതോലികവും, അപ്പസ്‌ 
തോലീകവും, ഏകവും, വിശുദ്ധ” വുമെന്നത്‌ 
സഭയുടെ വിശേഷണങ്ങള്‍ ആയിരിക്കുന്ന കാല 
ത്തോളം ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ 
പിതാവിന്റെ കാലത്തെന്നതുപോലെ ഇന്നും 
പുനരൈക്യത്തിന്റെ ആത്മീയ പ്രസക്തി നഷ്ടപ്പെടു 
ന്നില്ല. മലങ്കരയിലെ ഭിന്നിപ്പിന്റെ ഏക പരിഹാരം 
“ഒരിടയനും ഒരു തൊഴുത്തുമെന്ന്‌” യേശുവിന്റെ 
പ്രാര്‍ത്ഥനയുടെ പൂര്‍ത്തീകരണം മാത്രമാണ്‌. 


പുനരൈകൃത്തിന്റെ ആത്മീയ പ്രസക്തി 
വര്‍ദ്ധിക്കുന്നു എന്നാണ്‌ മലങ്കരയിലെ ആനുകാലിക 
സഭാസംഭവങ്ങള്‍ നമ്മോടു പറയുന്നത്‌. പുന 
രൈക്യ പരിശ്രമത്തോടൊപ്പം വലിയ ആത്മീയ 
നവോത്ഥാനത്തിന്റേയും, യേശുവിനെ അറിയാന്‍ 
ഭാഗ്യം ലഭിക്കാത്തവരുടെ ഇടയിലുള്ള സുവിശേഷ 
വത്ക്കരണത്തിന്റേതുമായ വലിയ ദൌത്യങ്ങള്‍ 
വിജയകരമായി മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭ തുടര്‍ന്നുകൊണ്ടേയിരിക്കണം. മിഷന്‍ പ്രവര്‍ 
ത്തനത്തിന്‌ സാധിക്കാത്ത സഭ അതിന്റെ പ്രാഥമിക 
ദൌത്യം അവഗണിക്കുന്നുവെന്നു മാത്രമല്ല സഭയുടെ 
നാശം വിളിച്ചു വരുത്തുകയുമാണ്‌ ചെയ്യുന്നത്‌. 
മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ വരും 
നാളുകളില്‍ ആഗോള സഭയോട്‌ ചേര്‍ന്ന്‌ പ്രവര്‍ 
ത്തിച്ചുകൊണ്ടു “ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ 
പ്രകാശ” വുമായി മാറുന്നതിന്‌ സാധിക്കട്ടെയെന്ന്‌ 
ഈ പുനരൈക്യ നവതി ആഘോഷിക്കുന്ന വേള 
യില്‍ നമുക്ക്‌ (പാര്‍ത്ഥിക്കാം. ഇന്ത്യന്‍ സാം 
സ്ക്കാരിക പൈതൃകവും, അന്ത്യോഖ്യന്‍ ആരാധന 
ശ്രമവും, മാര്‍ത്തോമ്മാശ്ശലീഹായുടെ അപ്പസ്തോ 
ലിക പാരമ്പര്യവും അതിന്റെ പൂര്‍ണ്ണതയില്‍ 
അനുഭവിക്കുന്നതിന്‌ മലങ്കരയിലെ പുത്തന്‍കൂര്‍ 
വിഭാഗത്തിലെ എല്ലാ സഭകള്‍ക്കും സാധിക്കട്ടേ 
യെന്നും നമുക്ക്‌ തുടര്‍ന്നും പ്രാര്‍ത്ഥിക്കാം. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


666കരെസ്തവ 


47 


www.malankaralibrary.com 


ഒക്രസ്തവ 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
പുനരൈക്യ നവതി ആഘോഷം 


2020 സെപ്റുംബര്‍ 18 - 21 
മാവേലിക്കര രൂപതയില്‍ 


ഉക്ട്ടാബര്‍ 2020 


കവര്‍ സ്റ്റോറി 


| നന്ന്‌ 


RA i | 


One Rie 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭ പുനരൈക്യ നവതി സമാപനവും സഭാസം 
ഗമവും 2020 സെപ്റ്റംബര്‍ 18 മുതല്‍ 21 വരെയുള്ള തീയതികളില്‍ സഭാ സുന്നഹ 
ദോസ്‌ തീരുമാനപ്രകാരം മാവേലിക്കര രൂപതയുടെ ആതിഥേയത്തില്‍ നടക്കുകയാണ 
ല്ലോ. ഈ സഭാ ചരിത്ര സംഭവത്തിലേക്ക്‌ ഏവരേയും സ്വാതം ചെയ്യുവാന്‍ അതിയായ 
സന്തോഷമുണ്ട്‌. ഭാരതസഭയിലെ ഈ ചരിത്ര സംഭവം നന്ദിനിറഞ്ഞ ഹൃദയത്തോടെ 
സഭാ മക്കള്‍ ആഘോഷിക്കുമ്പോള്‍, കഴിഞ്ഞ 90 വര്‍ഷക്കാലം ദൈവം നമുക്ക്‌ നല്കിയ 
നന്മകളെ ഓര്‍ത്തു കൃതജ്ഞതയുടെ ബലിയര്‍പ്പിക്കാം. ഈ ചരിത്ര സംഭവത്തിനു 
നേതൃത്വം നല്കാന്‍ പ്രത്യേകം ദൈവം പ്രവാചക ദത്യത്തോടുകൂടി തെരഞ്ഞെടുത്ത 
മാവേലിക്കരയുടെ ഓണാട്ടുകരയിലെ ദൈവദാസന്‍ ആര്‍ച്ച്‌ ബിഷപ്പ്‌ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ 
ഈവാനിയോസ്‌ വലിയ മെത്രാപ്പോലീത്തായെയും മറ്റു വന്ദ്യ പിതാക്കന്മാരെയും വൈദീ 
കരെയും, സമര്‍പ്പിതരെയും, അത്മായ സഹോദരങ്ങളെയും പ്രാര്‍ത്ഥനാപൂര്‍വ്വം സ്മരി 
ക്കാം. അവരുടെ സമര്‍പ്പണവും ത്യാഗങ്ങളും പുതു തലമുറയ്ക്ക്‌ ആവേശം പകരാന്‍ 
നവതി ആഘോഷം കാരണമാകട്ടെ. 


www.malankaralibrary.com 


മോണ്‍. ജോസ്‌ വെണ്‍മാലോട്ട്‌ 
വികാരി ജനറാള്‍, മാവേലിക്കര രൂപത 
സഭാ നവതി ആഘോഷ കമ്മറ്റി ജനറല്‍ കണ്‍വീനര്‍ 


ഒക്ടോബര്‍ 2020 —— ക്രൈസ്തവ 


കഴിഞ്ഞ വര്‍ഷങ്ങളില്‍ നിനച്ചിരിക്കാതെ വന്ന പ്രളയങ്ങളും, ഇക്കുറി ലോകം മുഴു 
വന്‍ വ്യാപിച്ചിരിക്കുന്ന കോവിഡ്‌ 19 വൈറസ്‌ മഹാമാരിയെയും ഈ ആഘോഷത്തിന്റെ 
പതിവുശൈലിയില്‍ മാറ്റം വരുത്താന്‍ കാരണമായി. നമ്മുടെ ഒത്തുചേരലുകള്‍ പലതും 
ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോമില്‍ നിന്നുകൊണ്ടാണ്‌ നടത്തിയത്‌. അനേകം ആളുകള്‍ ഓണ്‍ 
ലൈനിലൂടെ ഈ പരിപാടികളില്‍ സംബന്ധിച്ചു. ഗവണ്‍മെന്റിന്റെ നിര്‍ദ്ദേശങ്ങള്‍ പാലി 
ച്ചുകൊണ്ടാണ്‌ സെപ്റ്റംബര്‍ 18 മുതല്‍ 21 വരെയുള്ള നവതി ആഘോഷം നടത്തപ്പെ 
ടുന്നത്‌. നമ്മുടെ പ്രാര്‍ത്ഥനകളില്‍ നാടിനെയും ജനങ്ങളെയും ആരോഗ്യപ്രവര്‍ത്തക 
രേയും ഓര്‍ക്കാം, രോഗ സഖ്യത്തിനായി പ്രാര്‍ത്ഥിക്കാം. 


1930 സെപ്റ്റംബര്‍ 20 മുതല്‍ 2020 സെപ്റ്റംബര്‍ 20 വരെയുള്ള കാലയളവില്‍ സഭ 
യുടെ പുനരൈക്യ വാര്‍ഷികങ്ങള്‍ അതിന്റെ തനിമയും, ആവേശത്തിനും, ആത്മീയ 
ശുശ്രൂഷയിലും, സാമൂഹിക സേവനത്തിലൂടെയും, സില്‍വര്‍ ജൂബിലി, സുവര്‍ണ്ണ ജൂബി 
ലി, പ്ലാറ്റിനം ജൂബിലി എന്നീ ആഘോഷങ്ങള്‍ നടത്തുവാനും, ഇപ്പോള്‍ നവതി ആഘോ 
ഷിക്കുവാനും സാധിക്കുന്നു. സഭയുടെ വിവിധ മേഖലകളില്‍ വച്ചു നടത്തപ്പെടുന്ന 
ഈ വാര്‍ഷികാഘോഷങ്ങള്‍ സഭാമക്കള്‍ക്ക്‌ അവരുടെ പ്രാദേശിക ഇടവക പ്രേക്ഷിത 
ശുശ്രൂഷകള്‍ക്ക്‌ ഉണര്‍വ്‌ പകരാനും, മലങ്കര സഭയുടെ പൈതൃകം കാത്തു സൂക്ഷി 
ക്കാനും, പ്രചരിപ്പിക്കുവാനും സാധിക്കുന്നു. 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭ അതിവേഗം വളര്‍ന്നുകൊണ്ടിരിക്കുന്ന 
വ്യക്തിഗത സഭയെന്നു സാര്‍വ്വ്രതിക സഭ അഭിപ്രായപ്പെടു മ്പോള്‍ നമ്മുടെ സുവിശേഷ 
പ്രേക്ഷിത ദത്യത്തിന്റെ പ്രതിബന്ധത ഉയര്‍ന്ന്‌ നവതി ആഘോഷത്തിലൂടെ തുടര്‍ന്നു 
വരുന്ന വര്‍ഷങ്ങളില്‍ കൂടുതല്‍ കര്‍മ്മപദ്ധതി സഭാതലത്തില്‍ ആസൂത്രണം ചെയ്തു 
കൊണ്ട്‌ ശതാബ്ദി ആഘോഷത്തിലേക്ക്‌ പ്രവേശിക്കാം. അതിനായി തീഷ്ണതയോടെ 
പ്രാര്‍ത്ഥിക്കാനും, സഭാ ഐക്യത്തിനും സാക്ഷ്യം നല്കാനും, ആതുര ശുശ്രൂഷകള്‍ 
ശാക്തീകരിക്കാനുമുള്ള കാലഘട്ടമാകട്ടെ. രണ്ടാം സഭാ അസംബ്ലിയുടെ ചിന്തയായ 
കൃപനിറയുന്ന കുടുംബങ്ങളിലൂടെ സഭയുടെ പ്രേഷിത ശുശ്രൂഷകള്‍ ശക്തി പ്രാപിക 
ട്ടെ. പുനരൈക്യ ശതാബ്ദി ഒരുക്ക കാലഘട്ടം ഭാരത സഭയ്ക്കും, പൊതുസമൂഹത്തിനും 
ഒരു നവ ചൈതന്യം പകരാന്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ കഴിയട്ടെ. 


മാവേലിക്കരയില്‍ വച്ചു നവതി സമാപനം നടക്കുമ്പോള്‍ ഓണാട്ടുകരയുടെ 
സാംസ്കാരിക പൈതൃകത്തിലും, സമുദായിക ഐക്യത്തിലും ചേര്‍ന്നുകൊണ്ട്‌ മാവേ 
ലിക്കര രൂപതയുടെ പ്രഥമ അദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോട്‌ പിതാ 
വിന്റെ നേതൃത്വത്തില്‍ ഈ ആഘോഷം ഏറ്റം ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. കോവി 
ഡ്‌-19 വൈറസ്‌ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തില്‍ എല്ലാവര്‍ക്കും നേരിട്ടുവന്നു സംബ 
ന്ധിക്കാന്‍ സാധിക്കില്ലെങ്കിലും മാധ്യമങ്ങളിലൂടെ ഇതില്‍ സംബന്ധിക്കാനുള്ള ക്രമീ 
കരണം ചെയ്തിട്ടുണ്ട്‌. സഭാതല പ്രാതിനിധ്യ സ്വഭാവത്തില്‍ സര്‍ക്കാര്‍ മാനദണ്ഡ 
ങ്ങള്‍ പാലിച്ചുകൊണ്ട്‌ പങ്കെടുക്കാന്‍ എല്ലാവരേയും പ്രത്യേകം ക്ഷണിക്കുന്നു. 

ദൈവം നമ്മുടെ സഭയ്ക്കു നല്‍കിയിട്ടുള്ള, നല്കികൊണ്ടിരിക്കുന്ന, നല്കാനിരി 
ക്കുന്ന എല്ലാ കൃപകളെയും ഓര്‍ത്തു അത്യഅഭിവന്ദ്യ കാതോലിക്കാ ബാവായോടും, 
മറ്റു അഭിവന്ദ്യ പിതാക്കന്മാരോടും വൈദീകരോടും, സമര്‍പ്പിതരോടും, അത്മായ സഹോ 
ദരങ്ങളോടും ചേര്‍ന്നുകൊണ്ട്‌ സ്തോത്രമര്‍പ്പിക്കാം. 


പരിശുദ്ധ പുനരൈക്യത്തിന്‍ മാതാവ്‌ നമ്മുടെ സഭയ്ക്ക്‌ മാദ്ധ്യസ്ഥയാകട്ടെ. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


49 


www.malankaralibrary.com 


ലര്‍്രസ്തവ— 


ഒക്ടോബര്‍ 2020 


റവ ഫാ. ബനഡികട്‌ പെരുമുററത്ത്‌ 


ചാന്‍സലര്‍, മാവേലിക്കര ഭദ്രാസനം 


ഒാണാട്ടുകരയുടെ തിലകക്കുറിയാണ്‌ മാവേ 
ലിക്കര. സാംസ്‌കാരിക, വിദ്യാഭ്യാസ, രാഷ്ടീയ, മത 
മേഖലകളില്‍ നിസ്തുല സംഭാവനകള്‍ നല്‍കിയ 
മഹാരഥന്മാരെ ലോകത്തിനു സമ്മാനിച്ച പുണൃഭൂ 
മി. രാജാ രവിവര്‍മ്മയുടെയും, രാജരാജവര്‍മ്മയു 
ടെയും ഓര്‍മ്മകള്‍ നിലനില്ക്കുന്ന നാട്‌. ബുദ്ധമ 
തത്തിന്റെ സ്വാധീനം മാവേലിക്കരയുടെ പ്രത്യേക 
തയാണ്‌. മതസനഹാര്‍ദ്ദത്തിന്‌ സുപ്രസിദ്ധമായ 
മാവേലിക്കരയില്‍ പരാണിക്രപസിദ്ധമായ ദൈവാ 
ലയങ്ങളും, അമ്പലങ്ങളും, മുസ്ലീം പള്ളികളും ഉണ്ട്‌. 
പുരാതന വിദ്യാലയങ്ങളുടെ സാന്നിദ്ധ്യത്താല്‍ 
സമ്പന്നമാണ്‌ ഇവിടം. മാവേലിക്കരയുടെയും, മല 
HO സുറിയാനി കത്തോലിക്കാ സഭയുടെ മാവേ 
ലിക്കര ഭദ്രാസനം ഉള്‍പ്പെടുന്ന പ്രദേശങ്ങളുടെയും, 
സാംസ്കാരിക വളര്‍ച്ചയില്‍, മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ 
എന്നും കൃതജ്ഞതയോടെ ഓര്‍ക്കപ്പെടേണ്ട 
യാഥാര്‍ത്ഥ്യമാണ്‌. 


മലങ്കര കത്തോലിക്കാ സഭയിലെ ദീര്‍ഘദര്‍ശി 
കളായ പിതാക്കന്മാര്‍ മാനവപുരോഗതി അടിസ്ഥാന 
പരമായി വിദ്യാഭ്യാസത്തിലാണെന്ന്‌ ചിന്തിക്കു 
കയും പ്രവര്‍ത്തിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ 
ത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവര്‍ത്തിച്ച, 
മാവേലിക്കര പുതിയകാവ്‌ പണിക്കര്‍ വീട്ടില്‍ (മേട 
യില്‍) ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാ 
വ്‌, ആഗോള കത്തോലിക്കാ സഭാകൂട്ടായ്മയിലേ 
ക്കുള്ള തന്റെ പുനരൈക്യത്തിന്റെ ആദ്യനാളുക 
ളില്‍ത്തന്നെ, മാവേലിക്കരയുടെ വിവിധ പ്രദേശങ്ങ 
ളില്‍ കലാലയങ്ങള്‍ തുടങ്ങുന്നതിന്‌ മുന്‍കൈയ്യെ 
ടുത്തു. പെണ്‍കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ 
സമ്രഗമായ വളര്‍ച്ചയ്ക്ക്‌ അതൃന്താപേക്ഷിതമാ 
ണെന്ന്‌, അദ്ദേഹത്തിന്‌ ബോധ്യപ്പെടുകയും, തത്ഫ 
ലമായി മൂന്നു വിദ്യാലയങ്ങള്‍ അവര്‍ക്കായി സ്ഥാപി 
ക്കുകയും ചെയ്തു. 


സൂര്യതേജസ്വിയായ മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിനു ശേഷം മലങ്കരയുടെ ആത്മീയ ജ്യോതിസ്സായ 
അഭിവന്ദ്യ ബെനഡിക്ട്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ തിരു 
മേനി, മാവേലിക്കര ഭദ്രാസനം ഉള്‍പ്പെടുന്ന ഭൂഗ്രദേ 
ശത്തും ചുറ്റുപാടുകളിലുമായി നഴ്സറികളും, 
ലോവര്‍ പ്രൈമറി സ്കൂളുകളും, അപ്പര്‍ പ്രൈമറി 
സ്കൂളുകളും ആരംഭിച്ചു. അതേസമയം നിലവിലു 
ണ്ടായിരുന്ന ഹൈസ്‌കൂളുകളുടെ ഭൌതിക വളര്‍ച്ച 
യ്ക്കുവേണ്ട അടിസ്ഥാന സൌകര്യം ഒരുക്കുവാനും 
തിരുമനസ്സ്‌ ശ്രദ്ധിച്ചു. മലങ്കര സുറിയാനി കത്തോ 
ലിക്കാസഭയുടെ പ്രഥമ മേജര്‍ ആര്‍ച്ച്‌ ബിഷപ്പായി 
രുന്ന അഭിവന്ദ്യ സിറിള്‍ ബസ്സേലിയോസ്‌ കാതോ 
ലിക്കാബാവായുടെ നേതൃത്വത്തില്‍, ഈ ഭുപ്രദേ 
MOO) വിദ്യാഭ്യാസ മേഖലയില്‍ ഉണ്ടായ വികസ 
നം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളര്‍ച്ചയ്ക്ക്‌ 
ആക്കം കൂട്ടി. കറ്റാനം പോപ്പ്‌ പയസ്‌ XI സ്കൂള്‍, 
ഹയര്‍ സെക്കന്ററി തലത്തിലേക്ക്‌ ഉയര്‍ത്തിയതും, 
കൊല്ലം ജില്ലയിലെ അവികസിതമായ പ്രദേശങ്ങ 
ളില്‍, പ്രദേശവാസികളുടെ, പ്രത്യേകിച്ച്‌ മലങ്കര മക്ക 
ളുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്‌, സി. 
ബി.എസ്‌.ഇ സിലബസില്‍ സ്‌കൂളുകള്‍ തുടങ്ങി 
യതും, പിതാവിന്റെ വിദ്യാഭ്യാസ ദര്‍ശനത്തിന്റെ 
കുടോദാഹരണങ്ങളാണ്‌. മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയെ ഇന്ന്‌ നയിച്ചുകൊണ്ടിരി 
ക്കുന്ന അതൃഭിവന്ദ്യ മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമ്മിസ്‌ കാതോലിക്കാബാവായുടെ നിര 
ന്തരമായ പ്രോത്സാഹനങ്ങളും, നിര്‍ദ്ദേശങ്ങളും, 
മാവേലിക്കര ഭദ്രാസനത്തിന്റെ വിദ്യാഭ്യാസ പുരോ 
ഗതിയ്ക്കും മുന്നേറ്റത്തിനും സഹായകമാണ്‌. 
പ്രത്യേകിച്ച്‌ ഭദ്രാസനത്തിലെ ആദ്യത്തെ കോളേജ്‌ 
ആയ കല്ലുമല മാര്‍ ഈവാനിയോസ്‌ കോളേജിന്റെ 
സ്ഥാപനത്തിനു നല്‍കിയ നേതൃത്വവും സഹായ 
കവും വളരെ വലുതാണ്‌. 


മാവേലിക്കര ഭദ്രാസനം നിലവില്‍ വന്ന 2007 


www.malankaralibrary.com 


മുതല്‍ ഭ്രദാസനാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ജോഷ്വാ മാര്‍ 
ഇഗ്നാത്തിയോസ്‌ പിതാവിന്റെ അക്ഷീണ പ്രവര്‍ത്ത 
നങ്ങളുടെ ഫലമായി എയിഡഡ്‌, അണ്‍ എയിഡഡ്‌ 
സ്കൂളുകളുടെ പഠന നിലവാരം ഉയരുകയും എല്ലാ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന 
സൌകര്യങ്ങള്‍ നവീകരിക്കപ്പെടുകയും അവ മിക 
വിന്റെ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തുകൊണ്ടി 
രിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ, എല്ലാ വിദ്യാ 
ഭ്യാസ സ്ഥാപനങ്ങളെയും ന്യൂനപക്ഷ പദവിയുള്ള 
സ്ഥാപനങ്ങളാക്കി മാറ്റാന്‍ സാധിച്ചിട്ടുണ്ട്‌. സി.ബി. 
സി.ഐ.യുടെ വിദ്യാഭ്യാസ നയങ്ങളോട്‌ ചേര്‍ന്നു 
നിന്നുകൊണ്ട്‌ “ഭദ്രാസന വിദ്യാഭ്യാസ നയം” രൂപീ 
കരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില്‍ മാനവിക 
സാമൂഹിക പുരോഗതിയ്ക്കായി സ്കൂളുകളെ ഒരു 
ക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മലങ്കര സുറി 
യാനി കത്തോലിക്കാസഭയുടെ പുനരൈക്യ നവതി 
സമാപനവും സഭാ സംഗമവും ഈ വര്‍ഷം മാവേ 
ലിക്കരയില്‍ ആഘോഷിക്കുമ്പോള്‍, മാവേലിക്കര 
ഭദ്രാസനത്തില്‍ ഇന്നു പ്രവര്‍ത്തിക്കുന്ന നഴ്സറി 
കള്‍, ലോവര്‍ പ്രൈമറി, അപ്പര്‍ പ്രൈമറി എന്നിവ 
ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ 
ക്കുറിച്ചുള്ള ലഘു വിവരണമാണ്‌ ഈ ലേഖന 
ത്തില്‍ ഉള്‍പ്പെടുത്തിയിരിക്കുന്നത്‌. 


മാര്‍ ഈവാനിയോസ്‌ കോളേജ്‌ ഓഫ്‌ ആര്‍ട്സ്‌ 
ആന്‍ഡ്‌ സയന്‍സ്‌, കല്ലുമല, മാവേലിക്കര 


സാംസ്‌കാരിക പ്രബുദ്ധമായ മാവേലിക്കരയിലെ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയിലെ 
മറ്റൊരു പൊന്‍തൂവലാണ്‌ കല്ലുമല മാര്‍ ഈവാനി 
യോസ്‌ കോളേജ്‌. മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയുടെ മാവേലിക്കര ഭദ്രാസനാദ്ധ്യ 
AUB അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 
പിതാവിന്റെ ദീര്‍ഘവീക്ഷണത്തിന്റെയും, സാമൂഹ്യ 
പ്രതിബദ്ധതയുടെയും, സഭാ സ്നേഹത്തിന്റെയും 
ഫലമാണ്‌, ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
മെത്രാപ്പോലീത്തായുടെ ശാശ്വത സ്മരണയ്ക്കായി 
വന്ദ്യ പിതാവിന്റെ പിതൃസ്വത്തില്‍ തന്നെ സ്ഥാപിത 
മായിരിക്കുന്ന ഈ കോളേജ്‌. 2015 ജൂലൈ മാസം 27 
ന്‌ മലങ്കര കത്തോലിക്കാസഭയുടെ തലവനും പിതാ 
വുമായ അത്യഭിവന്ദ്യ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ 
ക്ലീമ്മിസ്‌ കാതോലിക്കാബാവായുടെ അദ്ധ്യക്ഷത 


ഒക്ടോബര്‍ 2020 


യിലും, ഭ്ര്രാസനാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ജോഷ്വാ മാര്‍ 
ഇഗ്നാത്തിയോസ്‌ പിതാവിന്റെ സാന്നിദ്ധൃത്തിലും 
കൂടിയ പ്രൌഡഗംഭീരമായ യോഗത്തില്‍ കേരള 
ത്തിന്റെ അന്നത്തെ ആദരണീയനായ ആഭ്യന്തര 
മന്ത്രി ശ്രീ. രമേശ്‌ ചെന്നിത്തല ഉദ്ഘാടനം My 
adla] കോളേജ്‌, അഭിമാന പൂര്‍വ്വമായ നേട്ടങ്ങള്‍ 
കൈവരിച്ചുകൊണ്ട്‌ ഇന്ന്‌ സമൂഹത്തിന്‌ വെളിച്ചമായി 
നിലകൊള്ളുന്നു. കേരള യൂണിവേഴ്‌സിറ്റിയുമായി 
അഫിലിയേറ്റ്‌ ചെയ്ത കോളേജില്‍ ബി.എ. ഇംഗ്ലീഷ്‌ 
ഭാഷാ സാഹിത്യം, ബി.എ. ധനതത്ത്വശാസ്ത്രം, 
ബികോം ടാക്സ്‌, ടൂറിസം & ട്രാവല്‍സ്‌ എന്നീ 
ബിരുദ കോഴ്സുകള്‍ നിലവില്‍ നടന്നുവരുന്നു. 
കേരള യൂണിവേഴ്‌സിറ്റി പരീക്ഷയില്‍ കോളേജിലെ 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ റാജ്‌; നേടാന്‍ കഴിഞ്ഞത്‌, ചുരു 
ങ്ങിയ കാലത്തിനുള്ളില്‍ കോളേജ്‌ ആര്‍ജ്ജിച്ചെ 
ടുത്ത അധ്യാപന-പഠന മികവിനെ കാണിക്കുന്നു. 
കൂടാതെ കലാ-കായിക മേഖലകളിലും യൂണിവേ 
ഴ്സിറ്റി തലത്തില്‍ ശ്രദ്ധയാകര്‍ഷിക്കത്തക്ക വിജയ 
ങ്ങള്‍ നമ്മുടെ ഈ കോളേജ്‌ നേടിയിട്ടുണ്ട്‌. കല്ലു 
മല പ്രദേശത്തിന്റെ വികസനത്തിനും, നാടിന്റെ നന്മ 
യ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഈ ഉന്നത വിദ്യാ 
ഭ്യാസ സ്ഥാപനത്തില്‍ വിവിധ പ്രദേശങ്ങളില്‍ 
നിന്നായി 500-03 അധികം കുട്ടികള്‍ ഇപ്പോള്‍ പഠനം 
നടത്തുന്നു. 

പോപ്പ്‌ പയസ്‌ XI ഹയര്‍ സെക്കന്ററി സ്കൂള്‍, 
കറ്റാനം 


കറ്റാനത്തെയും, പരിസര പ്രദേശങ്ങളിലെയും 
നാനാജാതി മതസ്ഥരുടെയും, വിശിഷ്യാ മലങ്കര 
കത്തോലിക്കാ കുട്ടികളുടെയും വിദ്യാഭ്യാസം ലക്ഷ്യ 
മാക്കി കേവലം 1 കുട്ടികളുമായി ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ പിതാവ്‌ 1934-ല്‍ ആരംഭിച്ച 
ഹൈസ്കൂള്‍ ആണ്‌ ഇത്‌. ആഗോള കത്തോലിക്കാ 
സഭയിലേക്ക്‌ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെയും, യാക്കോബ്‌ മാര്‍ തെയോഫിലോസ്‌ 
പിതാവിനെയും മറ്റു മൂന്നു പേരെയും സ്വീകരിച്ച 
പതിനൊന്നാം പീയൂസ്‌ മാര്‍പാപ്പായോടുള്ള ആദര 
വിന്റെയും സ്നേഹത്തിന്റെയും അടയാളമായിട്ടാണ്‌ 
സ്കൂളിന്‌ പോപ്പ്‌ പയസ്‌ XI എന്ന്‌ പേരു നല്കിയ 
ത്‌. ആരംഭം മുതല്‍ ഇന്നുവരെയും പഠനത്തിലും, 
കലാകായിക മേഖലകളിലും സ്കൂള്‍ അസുയാവ 


666കെസ്തവ 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 


ഹമായ മികവ്‌ പുലര്‍ത്തി വരുന്നു. 1998-ല്‍ ഇത്‌ 
ഹയര്‍ സെക്കന്ററി സ്കൂളായി ഉയര്‍ത്തപ്പെട്ടു. കറ്റാ 
നത്തിന്റെയും, സമീപ പ്രദേശങ്ങളുടെയും സാമൂ 
ഹിക-വിദ്യാഭ്യാസ-സാംസ്കാരിക മണ്ഡലങ്ങളിലെ 
പുരോഗതിക്ക്‌ സാക്ഷ്യമായി നിലനില്‍ക്കുന്ന ഈ 
കലാലയത്തില്‍, ഏകദേശം 2000-ല്‍ അധികം കുട്ടി 
കള്‍ പ്രതിവര്‍ഷം പഠിക്കുന്നു. 


ക്രൈസ്ററ്‌ ദി കിംഗ്‌ ഹയര്‍ സെക്കന്ററി സ്കൂള്‍ 
(CKHS), ചേപ്പാട്‌ 

പുനരൈക്യ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ശക്തമായ 
നേതൃത്വം നല്കിയ ചേപ്പാട്‌ ഫീലിപ്പോസ്‌ റമ്പാ 
ച്ചന്റെ ജന്മംകൊണ്ട്‌ അനുഗ്രഹീതമായ ചേപ്പാട്‌ 
പ്രദേശത്ത്‌ മലങ്കര കത്തോലിക്കാ സഭയുടെ അഭി 
മാനമായി നിലകൊള്ളുന്ന വിദ്യാഭ്യാസ സ്ഥാപന 
മാണ്‌ CKHS. 1942-ല്‍ ദൈവദാസന്‍ മാര്‍ ഈവാനി 
യോസ്‌ പിതാവിനാല്‍ ആണ്‍കുട്ടികള്‍ക്കുവേണ്ടി 
മാത്രമായി സ്ഥാപിതമായ ഈ കലാലയം, 1983 
മുതല്‍ പെണ്‍കുട്ടികള്‍ക്കുകൂടി വിദ്യാഭ്യാസത്തി 
നുള്ള അനുവാദം ലഭിച്ചതോടെ കൂടുതല്‍ 
യശസ്സിലേക്ക്‌ ഉയര്‍ന്നു. 2014-ല്‍ ഹയര്‍ സെക്കന്ററി 
സ്‌കൂളായി ഇത്‌ ഉയര്‍ത്തപ്പെട്ടു. സമൂഹത്തിന്റെ നന്മ 
യ്ക്കായി വിവിധ മേഖലകളില്‍ നേതൃത്വം നല്‍കാന്‍ 
കഴിവുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയെടു 
ക്കുവാന്‍ സാധിച്ചിട്ടുള്ള ഈ സ്കൂളില്‍ 8 മുതല്‍ 
+2 വരെയുള്ള ക്ലാസ്സുകളിലായി പ്രതിവര്‍ഷം 500-8 
അധികം കുട്ടികള്‍ പഠിക്കുന്നു. 


ബഥനി ബാലികാമഠം ഹൈസ്കൂള്‍, 
നങ്ങ്യാര്‍കുളങ്ങര 

സ്ത്രീകളുടെ സമഗ്രവും സമ്പൂര്‍ണ്ണവുമായ വി 
കസനത്തിനും, അവരെ സമുഹത്തിന്റെ മുഖ്യധാര 
യിലേക്ക്‌ ഉയര്‍ത്തിക്കൊണ്ടു വരാനും വിദ്യാഭ്യാസ 
ത്തിന്‌ മാത്രമേ സാധ്യമാകുവെന്ന കാഴ്ചപ്പാടോടു 


കൂടി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
1931-ല്‍ ആരംഭിച്ച കലാലയമാണ്‌ ബഥനി ബാലി 
കാമഠം ഹൈസ്കൂള്‍. കഴിഞ്ഞ 90 വര്‍ഷത്തെ 
വിദ്യാഭ്യാസ ശുശ്രൂഷയിലൂടെ, പിതാവ്‌ ആഗ്രഹിച്ച 
സ്ത്രീ ശാക്തീകരണം നങ്ങ്യാര്‍കുളങ്ങരയിലും 
പരിസരപ്രദേശങ്ങളിലും നേടിയെടുക്കുവാനും നില 
നിര്‍ത്താനും ഈ സ്ഥാപനത്തിന്‌ സാധിച്ചിട്ടുണ്ട്‌. 
തുടര്‍ച്ചയായി 100 ശതമാനം വിജയം നേടാനും 
പാഠ്യേതര വിഷയങ്ങളില്‍ ജില്ലാതലത്തിലും 
സംസ്ഥാനതലത്തിലും മികവു തെളിയിക്കാനും 
ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്‌ സാധിച്ചു. വിവിധ 
മേഖലകളില്‍ സമൂഹത്തിന്‌ നേതൃത്വം നല്‍കാന്‍ 
കഴിവുള്ള ഒട്ടനവധി മഹിളാരത്നങ്ങളെ സംഭാവന 
ചെയ്ത ഈ സ്കൂളില്‍ 5 മുതല്‍ 10 വരെ ക്ലാസ്സു 
കളില്‍ 1500-ലധികം കുട്ടികള്‍ പഠനം നടത്തുന്നു. 
സെന്റ്‌ ആന്‍സ്‌ ഗേള്‍സ്‌ ഹൈസ്‌കൂള്‍, 
ചെങ്ങന്നൂര്‍ 

ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരില്‍ മലങ്കര 
കത്തോലിക്കാസഭയുടെ അഭിമാനമായി നിലകൊ 
ള്ളുന്ന സെന്റ്‌ ആന്‍സ്‌ ഹൈസ്കൂള്‍ 1945-ല്‍ ദൈവ 
ദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിനാല്‍ 
സ്ഥാപിതമായി. സ്ത്രീകളെ പൊതുധാരയിലേക്കും 
കുടുംബങ്ങളെ സമൂഹത്തിന്റെ ശക്തമായ 


= 


h 


പ്രവര്‍ത്തന പന്ഥാവിലേക്കും കൊണ്ടുവരിക എന്ന 
ലക്ഷ്യത്തോടെ പെണ്‍കുട്ടികളുടെ വിദ്യാഭ്യാസ 
ത്തിനു വേണ്ടി പിതാവ്‌ സ്ഥാപിച്ച ഈ വിദ്യാലയം 
പഠന പഠനേതര രംഗങ്ങളില്‍ അഭിമാനകരമായ 
നേട്ടം കൈവരിച്ചുകൊണ്ട്‌ ജൈത്രയാത്ര തുടരുന്നു. 
1 മുതല്‍ 10 വരെയുള്ള ക്ലാസ്സുകള്‍ക്ക്‌ പുറമെ 
സ്വാശ്രയ മേഖലയില്‍ 11ഉം 1290 ക്ലാസ്സുകള്‍കുടി 
ഇവിടെ നടക്കുന്നു. പ്ലാറ്റിനം ജൂബിലിയുടെ സമാ 
പ്തിയില്‍ നില്‍ക്കുമ്പോള്‍ ഈ നാടിന്റെ പതിനാ 
യിരക്കണക്കിന്‌ മക്കളുടെ അമ്മയായി മാറുകയാണ്‌ 
ഈ കലാലയം. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി 
നിലകൊള്ളുന്ന ഇവിടെ ഇപ്പോള്‍ 1500-ല്‍ അധികം 
കുട്ടികള്‍ പഠിക്കുന്നു. 


സെന്റ്‌ മേരീസ്‌ ഹൈസ്കൂള്‍ ഫോര്‍ ഗേള്‍സ്‌, 
കായംകുളം 


മധ്യതിരുവിതാംകൂറിലെ പാരമ്പര്യമുള്ള കലാ 
ലയങ്ങളില്‍ ഏറ്റവും അഭിമാനകരമായ നിലയില്‍ 
പ്രവര്‍ത്തിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം, 
1951-ല്‍ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിനാല്‍ സ്ഥാപിതമായി. കായംകുളത്തെയും പരി 
സര പ്രദേശങ്ങളിലെയും വനിതകളുടെ വിദ്യാഭ്യാ 
സപരമായ പിന്നോക്കാവസ്ഥയ്ക്ക്‌ പരിഹാരം 
കാണുന്നതിന്‌ ഈ സ്‌കൂളിന്റെ സ്ഥാപനം സഹാ 


www.malankaralibrary.com 


യിച്ചിട്ടുണ്ട്‌. ഇന്ത്യയ്ക്കകത്തും പുറത്തും ഉന്നത 
സ്ഥാനങ്ങള്‍ വഹിക്കുന്ന പ്രതിഭാശാലികളായ വനി 
തകളെ സംഭാവന ചെയ്യാന്‍ ഈ സ്കൂളിന്‌ സാധി 
ച്ചിട്ടുണ്ട്‌. 100 ശതമാനം വിജയം നേടാന്‍ സാധിക്കു 
ന്നതോടൊപ്പം കലാകായിക രംഗങ്ങളില്‍ ജില്ലാത 
ലത്തിലും, സംസ്ഥാനതലത്തിലും മികവാര്‍ന്ന 
വിജയം കരസ്ഥമാക്കുവാനും ഈ സ്‌കൂളിന്‌ സാധി 


is 


ച്ചിട്ടുണ്ട്‌. കാരുണ്യപ്രവര്‍ത്തനങ്ങളിലും, മതസന 
ഹാര്‍ദ്ദ മേഖലയിലും സ്‌കൂളിന്റെ സാന്നിദ്ധ്യവും 
പ്രവര്‍ത്തനവും പാരമ്പര്യവും പ്രശംസനീയമാണ്‌. 
കായംകുളത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ 
സ്ഥാപനമായ ഇവിടെ നഴ്സറി മുതല്‍ +2 വരെ 
യുള്ള ക്ലാസുകളിലായി ഏകദേശം 2000 ത്തില 
ധികം പെണ്‍കുട്ടികള്‍ പഠനം നടത്തുന്നു എന്നു 
ള്ളത്‌ നമുക്ക്‌ ആത്മാഭിമാനം പകര്‍ന്നു നല്‍കുന്നു. 
വിമല സെന്‍ട്രല്‍ സ്കൂള്‍, കാരംകോട്‌, 
ചാത്തന്നൂര്‍ 


കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരില്‍ 1969-ല്‍ 
ആര്‍ച്ച്‌ ബിഷപ്പ്‌ ബെനഡിക്ട മാര്‍ ഗ്രീഗോറിയോസ്‌ 
മെത്രാപ്പോലീത്തായുടെ അനുഗ്രഹാശിസ്സുകളോടെ, 
ബഹു. ജേക്കബ്ബ്‌ കിഴക്കുംകര അച്ചന്റെ നേതൃത്വ 
ത്തില്‍ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ്‌ ഇത്‌. 
പിന്നീട്‌ 1999-ല്‍ അന്നത്തെ തിരുവനന്തപുരം അതി 
രൂപതയുടെ അദ്ധ്യക്ഷനായിരുന്ന അഭിവന്ദ്യ 
മോറാന്‍ മോര്‍ സിറിള്‍ ബസേലിയോസ്‌ കാതോ 
ലിക്കാ ബാവായുടെ പ്രത്യേക താല്പര്യപ്രകാരം, 
ബഹുമാനപ്പെട്ട ജോര്‍ജ്ജ്‌ പി.എസ്‌. അച്ചന്റെ പരി 
ശ്രമ ഫലമായി വിമല സ്കൂള്‍ ചാത്തന്നൂരില്‍ 
നിന്നും കാരംകോട്‌ എന്ന സ്ഥലത്തേക്ക്‌ മാറ്റുകയും 
അവിടെ സി.ബി.എസ്‌.ഇ സിലബസില്‍ നഴ്സറി 
മുതല്‍ +2 ക്ലാസ്സ്‌ വരെയുള്ള ഒരു വലിയ വിദ്യഭ്യാസ 
സ്ഥാപനമായി വളരുകയും ചെയ്തു. കൊല്ലം ജില്ല 
യില്‍ത്തന്നെ അഭിമാനകരമായ വിജയം നേടുന്ന 
സ്കൂള്‍ ആയി ഇപ്പോള്‍ ഇത്‌ വളര്‍ന്നിരിക്കുന്നു. 
സമൂഹത്തിന്‌ നേതൃത്വം നല്‍കുന്ന അനേകായിരം 
വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ 
സ്കൂളില്‍ ഏകദേശം 2000-ന്‌ മുകളില്‍ കുട്ടികള്‍ 
വര്‍ഷന്തോറും പഠിക്കുന്നു. 
സെന്റ്‌ തോമസ്‌ സെന്ദ(ര്രല്‍ സ്കൂള്‍, 
തോട്ടപ്പള്ളി 

ആലപ്പുഴ റവന്യൂ ജില്ലയില്‍ മാവേലിക്കര ഭദ്രാ 
സനത്തിന്റെ പടിഞ്ഞാറെ മുനമ്പില്‍ അറബിക്കട 
ലിനോടു ചേര്‍ന്ന്‌ പ്രകൃതി രമണീയമായി സ്ഥിതി 
ചെയ്യുന്ന “മലങ്കര സ്കൂള്‍” എന്നറിയപ്പെടുന്ന തോട്ട 
പള്ളി സെന്റ്‌ തോമസ്‌ സ്കൂള്‍, കാലം ചെയ്ത 


ഒക്ടോബര്‍ 2020 


ആര്‍ച്ച്‌ ബിഷപ്പ്‌ ബെനഡിക്ട മാര്‍ ഗ്രിഗോറിയോസ്‌ 
മെത്രാപ്പോലീത്തായുടെ നിര്‍ദ്ദേശ്രപകാരം ബഹുമാ 
നപ്പെട്ട ചെറിയാന്‍ കൊളഞ്ഞിക്കൊമ്പിലച്ചന്‍ 
1979-ല്‍ ആരംഭിച്ചു. തുടക്കത്തില്‍ കേരള സിലബ 
സില്‍ (ഇംഗ്ലീഷ്‌ മീഡിയം) യൂ.പി. വിഭാഗം വരെ 
പ്രവര്‍ത്തിക്കാനുള്ള അനുവാദമേ ഗവണ്‍മെന്റിന്റെ 
ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നുള്ളൂ. 2007-ല്‍ മാവേലി 
ക്കര ഭദ്രാസനം നിലവില്‍ വന്ന ശേഷം മുതല്‍ തോട്ട 
പള്ളി സ്‌കൂളിന്റെ വികസനത്തിന്റെ ഭാഗമായി സി. 
ബി.എസ്‌.ഇ സിലബസിലേക്ക്‌ സ്കൂളിനെ മാറ്റു 
കയും 2018 ഒക്ടോബര്‍ 28-ന്‌ സ്‌കൂളിന്‌ സി.ബി. 
എസ്‌. ഇ.യുടെ അഫിലിയേഷന്‍ ലഭിക്കുകയും, 
നഴ്സറി മുതല്‍ പത്തു വരെയുള്ള ഹൈസ്കൂള്‍ 
ആയിത്തീരുകയും ചെയ്തു. അഭിവന്ദ്യ ജോഷ്വാ 
മാര്‍ ഇഗ്നാത്തിയോസ്‌ പിതാവിന്റെ പ്രത്യേക കരു 
തലും ശ്രദ്ധയും ഈ സ്‌കൂളിനെ ഉന്നത നിലവാര 
ത്തിലേക്ക്‌ ഉയര്‍ത്തിക്കൊണ്ടിരിക്കുന്നു. ജാതിമതഭേ 
ദമന്യേ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന കലാലയ 
മാണ്‌ ഇത്‌. നഴ്‌സറി മുതല്‍ 10 വരെയുള്ള ക്ലാസ്സു 
കളില്‍ ഏകദേശം 500-ഓളം കുട്ടികള്‍ പഠിക്കുന്ന 
ഈ സ്ഥാപനം, മലങ്കര കത്തോലിക്കാ സഭയ്ക്ക്‌ 
ഈ പ്രദേശത്ത്‌ വലിയ പ്രതീക്ഷ നല്‍കുന്ന വിദ്യാ 
ഭ്യാസ സ്ഥാപനമാണ്‌. 
ഇന്‍ഫന്റ്‌ ജീസസ്സ്‌ ഇംഗ്ലീഷ്‌ മീഡിയം സ്കുള്‍, 
തുവയൂര്‍ 

പത്തനംതിട്ട ജില്ലയില്‍ തുവയൂര്‍ എന്ന ഗ്രാമ 
ത്തില്‍ ബഹുമാനപ്പെട്ട പി.റ്റി. ജോര്‍ജ്ജ്‌ അച്ചന്റെ 
ശ്രമഫലമായി, തിരുവനന്തപുരം അതിരൂപതയുടെ 
മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്ദ്യ ബനഡിക്ക 
മാര്‍ ഗ്രീഗോറിയോസ്‌ മെത്രാപ്പോലീത്തായുടെ 
അനുഗ്രഹാശിസ്സുകളോടെ 1974-ല്‍ ഈ സ്ഥാപനം 
നിലവില്‍ വന്നു. 2007-ല്‍ മാവേലിക്കര ഭദ്രാസനം 
രൂപീകൃതമായതിനുശേഷം സ്കൂളിന്റെ ഉത്തര 
വാദിത്ത്വം ഭദ്രാസനം ഏറ്റെടുക്കുകയും 2016-ല്‍ 
സ്‌കൂളിന്‌ സി.ബി.എസ്‌.ഇ യുടെ അഫിലിയേഷന്‍ 
ലഭിക്കുകയും, ഇപ്പോള്‍ ഒന്നു മുതല്‍ 10 വരെയുള്ള 
ക്ലാസ്സുകള്‍ സി.ബി.എസ്‌.ഇ സിലബസില്‍ നടക്കു 
കയും ചെയ്യുന്നു. ഭ്രദാസനാദ്ധ്യക്ഷന്റെ താല്പര്യ 
പ്രകാരം ഈ സ്കൂളിനെ സീനിയര്‍ സെക്കന്ററി 
സ്‌കൂളെന്ന തലത്തിലേക്ക്‌ ഉയര്‍ത്തുന്നതിനുവേണ്ടി 
യുള്ള അടിസ്ഥാന വികസനം നടന്നുകൊണ്ടിരിക്കു 
ന്നു. കടമ്പനാട്‌ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ 
ഇംഗ്ലീഷ്‌ മീഡിയം സ്കൂള്‍ ആയ ഇവിടെ 500-0 
അധികം കുട്ടികള്‍ പഠിക്കുന്നു. 
സെന്റ്‌ ജോര്‍ജ്ജ്‌ സെന്‍ട്രല്‍ സ്കൂള്‍, 
അമ്പലത്തുംകാല 

കൊല്ലം ജില്ലയിലെ അമ്പലത്തുംകാല ഗ്രാമ 
ത്തില്‍, സെന്റ്‌ ജോര്‍ജ്ജ്‌ മലങ്കര കത്തോലിക്കാ 
ഇടവകയോടു ചേര്‍ന്ന്‌, 1997-ല്‍ സമാരംഭിച്ച നഴ്സറി 
സ്കൂള്‍ ആണ്‌ പിന്നീട്‌ ലോവര്‍ പ്രൈമറി സ്കൂള്‍ 
ആയും, 2005-ല്‍ സി.ബി.എസ്‌.ഇ സിലബസ്‌ 
പിന്‍തുടരുന്ന സ്കൂള്‍ ആയും ഉയര്‍ന്നത്‌. 
മാവേലിക്കര ഭ്ര്രാസനം നിലവില്‍ വന്നതിനുശേഷം 


HAMM 


www.malankaralibrary.com 


ല്രസ്തവ— 


ഒക്ടോബര്‍ 2020 


സ്കൂളിന്റെ ബാലാരിഷ്ടതകള്‍ പരിഹരിക്കുകയും, 
അടിസ്ഥാന സൌകര്യങ്ങള്‍ വികസിപ്പിച്ച്‌ സി.ബി. 
എസ്‌.ഇ 10-0൦ ക്ലാസ്സ്‌ വരെയുള്ള നിലവാരത്തിലേക്ക്‌ 
സ്കൂളിനെ ഉയര്‍ത്തുകയും ചെയ്തു. കുട്ടികളുടെ 
MaN വികസനത്തിനുള്ള പാഠ്യ പാഠ്യേതര 
പ്രവര്‍ത്തനങ്ങള്‍ ഏകോപിച്ചു ക്രമീകരിക്കുകയും 
തത്ഫലമായി 100 ശതമാനം വിജയം നേടാന്‍ 


സ്‌കൂളിന്‌ സാധിക്കുകയും ചെയ്യുന്നു. നഴ്‌സറി 
മുതല്‍ 10 വരെയുള്ള ക്ലാസ്സുകളില്‍ 750-ല്‍ലധികം 
കുട്ടികള്‍ പഠിക്കുന്ന ഈ കലാലയം ഈ പ്രദേ 
ശത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ്‌. 


മാര്‍ ബസേലിയോസ്‌ സീനിയര്‍ സെക്കന്ററി 
സ്കൂള്‍, മരുതമണ്‍പള്ളി 

കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി പഞ്ചായത്തിലെ 
മരുതമണ്‍പള്ളി ഗ്രാമത്തിന്റെ വികസനം മുന്നില്‍ 
കണ്ട്‌ അഭിവന്ദ്യ സിറിള്‍ ബസേലിയോസ്‌ കാതോ 
ലിക്കാബാവായുടെ വിശാല കാഴ്ചപ്പാടിലും ബഹു 
മാനപ്പെട്ട തോമസ്‌ ചെറുപുഷ്പം അച്ചന്റെ നേതൃ 
ത്വത്തിലും 1999-ല്‍ ആരംഭിച്ച, സി.ബി.എസ്‌.ഇ സില 
ബസ്‌ പിന്‍തുടരുന്ന +2 വരെയുള്ള കലാലയ 
മാണിത്‌. മാവേലിക്കര ഭദ്രാസനം നിലവില്‍ വന്ന 
തിനുശേഷം അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തി 
യോസ്‌ പിതാവിന്റെ ശക്തമായ നേതൃത്വത്തിന്‍ 
കീഴില്‍ സ്കൂളിന്റെ അടിസ്ഥാന സൌകര്യം വിക 
സിപ്പിക്കുകയും, സ്‌കൂളിന്റെ വികസനത്തിനു ആവ 
ശ്യമായ ഭൂമി വാങ്ങിക്കുകയും ചെയ്തു. മരുതമണ്‍പ 
ള്ളിയുടെയും, പരിസര പ്രദേശങ്ങളുടെയും, വിക 
സനത്തിനായി ഈ സ്ഥാപനം നിലകൊള്ളുന്നു. 
ഇതിനോടകംതന്നെ സമൂഹത്തിന്റെ നന്മയ്ക്കായി 
പ്രവര്‍ത്തിക്കുന്ന ആയിരക്കണക്കിന്‌ വ്യക്തിത്വ 
ങ്ങളെ പ്രദാനം ചെയ്ത ഈ സ്ഥാപനത്തില്‍ 
1500-ല്‍ കൂടുതല്‍ കുട്ടികള്‍ പഠിക്കുന്നു. കുട്ടികളുടെ 
വ്യക്തിത്വ വികസനത്തിന്‌ പ്രാധാന്യം നല്‍കുന്ന 
ഈ സ്ഥാപനം എല്ലാ വര്‍ഷവും 100% വിജയം നേടി 
അഭിമാനപൂര്‍വ്വം ജൈത്ര യാത്ര തുടരുന്നു. 
മാര്‍ ബസേലിയോസ്‌ സീനിയര്‍ സെക്കന്ററി 
സ്കൂള്‍, കൈതക്കോട്‌ 


കൈതക്കോട്‌ ഗ്രാമത്തിന്റെയും അതിനോടു 
ചേര്‍ന്നു കിടക്കുന്ന മറ്റു ഗ്രാമ്രദേശങ്ങളുടെയും 
സമ്പൂര്‍ണ വികസനത്തിനും സ്ഥായിയായ പുരോ 
ഗതിയ്ക്കുമായി നിലകൊള്ളുന്ന മലങ്കര കത്തോ 
ലിക്കാസഭയുടെ സ്ഥാപനമാണ്‌ ഈ സ്കൂള്‍. അഭി 
വന്ദ്യ സിറിള്‍ ബസ്സേലിയോസ്‌ കാതോലിക്കാ 


ബാവായുടെ നിര്‍ദ്ദേശാനുസരണം, ബഹുമാനപ്പെട്ട 
വിന്‍സന്റ്‌ ചരുവിള അച്ചന്റെ നേതൃത്വത്തില്‍ 
2002-ല്‍ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്‌ തുടക്ക 
മിട്ടു. ഈ കാലാലയം ഇപ്പോള്‍ നഴ്സറി മുതല്‍ 
10-90 ക്ലാസ്സ്‌ വരെയുള്ള ഒരു സി.ബി.എസ്‌.ഇ 
സ്‌കൂള്‍ ആയി വളര്‍ന്നിരിക്കുകയാണ്‌. മാവേലിക്കര 
ഭദ്രാസനം പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട്‌ 
സ്കൂളിന്റെ അടിസ്ഥാന വികസനത്തിനായും, 
വിദ്യാഭ്യാസപരമായി പിന്നോക്കം നില്‍ക്കുന്ന ഈ 
്രദേശത്ത്‌ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതി 
നുമായുമുള്ള കര്‍മ്മപരിപാടികള്‍ ആവിഷ്കരിച്ച്‌ 
നടപ്പിലാക്കി വരുന്നു. കുട്ടികളുടെ സാമൂഹയ 
വ്യക്തിത്വ വികസനത്തിന്‌ ഈന്നല്‍ നല്‍കിക്കൊ 
ണ്ടുള്ള വിദ്യാഭ്യാസമാണ്‌ ഇവിടെ നടക്കുന്നത്‌. ഈ 
സ്‌കൂളിന്റെ സ്ഥാപനത്തിലൂടെ ഈ പ്രദേശത്തിന്റെ 
വികസന മുരടിപ്പ്‌ ഇല്ലാതാക്കാന്‍ നമുക്ക്‌ സാധിച്ചി 
ട്ടുണ്ട്‌. നൂറു ശതമാനം വിജയം നേടാന്‍ സാധി 
ക്കുന്ന ഈ സ്ഥാപനത്തില്‍ 750-ഓളം കുട്ടികള്‍ 
പ്രതിവര്‍ഷം പഠിക്കുന്നു. 
ലിറ്റില്‍ ഫ്ളവര്‍ ഇംഗ്ലീഷ്‌ മീഡിയം സ്കുള്‍, 
കുണ്ടറ 

കൊല്ലം ജില്ലയിലെ കുണ്ടറ പ്രദേശത്തിന്‌ അനു 
ഗ്രഹമായി നിലകൊള്ളുന്ന ഈ വിദ്യാപീഠം, 
1964-ല്‍, മലങ്കര സഭയിലെ പ്രഗത്ഭനായ മിഷനറി 
ബഹുമാനപ്പെട്ട കത്ബര്‍ട്ട്‌ OFM കപ്പൂച്ചിന്‍ അച്ച 
ന്റെ നിര്‍ദ്ദേശ്രപകാരം ബഥനി സന്യാസിനി സമൂ 
ഹമാണ്‌ സ്ഥാപിച്ചത്‌. കുണ്ടറ പ്രദേശത്തിന്റെ 
സമഗ്ര വികസനത്തില്‍ ഈ സ്കൂള്‍ നല്ലൊരു പങ്കു 
വഹിക്കുന്നുണ്ട്‌. ബഥനി സന്യാസിനി സമൂഹം, 
തിരുവനന്തപുരം പ്രോവിന്‍സിന്റെ നേതൃത്വത്തി 
ലാണ്‌ ഈ സ്കൂള്‍ പ്രവര്‍ത്തിക്കുന്നത്‌. നൂറു ശത 
മാനം വിജയം എല്ലാ വര്‍ഷവും നേടുന്നതിനൊ 
ടൊപ്പം കലാകായിക രംഗങ്ങളിലും മികച്ച മുന്നേറ്റം 
ഈ സ്കൂള്‍ നടത്തുന്നുണ്ട്‌. കേരള സിലബസില്‍ 
നഴ്‌സറി മുതല്‍ പത്താം ക്ലാസ്‌ വരെ 2500 
വിദ്യാര്‍ത്ഥികള്‍ പഠിക്കുന്ന ഈ കലാലയം, കൊല്ലം 
ജില്ലയിലെ മികച്ച സ്ഥാപനമായി നിലകൊള്ളുന്നു. 
സെന്റ്‌ ജൂഡ്‌ ഹയര്‍ സെക്കന്ററി സ്കുള്‍, 
മുഖത്തല, കൊല്ലം 

കൊല്ലം ജില്ലയില്‍ കൊല്ലം താലൂക്കില്‍ തൃക്കോ 
വില്‍വട്ടം പഞ്ചായത്തില്‍ മുഖത്തല എന്ന ചെറു 
ഗ്രാമത്തില്‍ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വിദ്യാ 
പീഠമാണ്‌ സെന്റ്‌ ജൂഡ്‌ സ്കൂള്‍. പുനരൈക്യ 


www .malankaralibrary.com 


പ്രസ്ഥാനത്തോടുള്ള സ്നേഹത്താല്‍ പ്രചോദിത 
നായി കടന്നുവന്ന ബഹുമാനപ്പെട്ട DOMIS കപ്പു 
ച്ചിന്‍ അച്ചന്‍, നാടിന്റെയും ഇടവകയുടെയും 
വളര്‍ച്ചയ്ക്ക്‌ കുട്ടികളുടെ വിദ്യാഭ്യാസം അത്യാവ 
ശ്യമാണെന്ന്‌ കണ്ടതിനാല്‍ 1965 മെയ്‌ 25-ന്‌ ഈ 
സ്ഥാപനം സ്ഥാപിച്ചു. മുഖത്തലയുടെയും സമീപ 
പ്രദേശങ്ങളുടെയും വികസനത്തിന്‌ സ്‌കൂളിന്റെ 
സ്ഥാപനം വളരെ അനുഗ്രഹപ്രദമായിത്തീര്‍ന്നു. 
കൊല്ലം ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപന 
മായ സെന്റ്‌ ജൂഡ്‌ സ്കൂള്‍ അക്കാദമിക്‌, കലാകാ 
യിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളില്‍ 
ഉന്നത നിലവാരം പുലര്‍ത്തുന്നു. അമ്പത്തിമൂന്ന്‌ 
വിദ്യാര്‍ത്ഥികളുമായി ആരംഭിച്ച ഈ സ്ഥാപനം 
ഇന്ന്‌ സി.ബി.എസ്‌.ഇ കേരള സിലബസുകളിലായി 
നഴ്‌സറി മുതല്‍ +2 വരെ ക്ലാസ്സുകളിലായി 5000 
ത്തോളം കുട്ടികള്‍ പഠിക്കുന്ന കലാലയമായി 
ഉയര്‍ന്നിരിക്കുന്നു. കപ്പൂച്ചിന്‍ സന്ന്യാസ സമൂഹം, 
കോട്ടയം സെന്റ്‌ ജോസഫ്‌സ്‌ പ്രൊവിന്‍സിന്റെ 
അധീനതയില്‍ പ്രവര്‍ത്തിക്കുന്ന ഈ സ്ഥാപനം 
വിജ്ഞാനത്തിലൂടെ സാമുഹ്യ നവോത്ഥാനം എന്ന 
ആശയത്തിലധിഷ്ഠിതമായി മുന്നേറുന്നു. 


ചെറുപുഷ്പ ബഥനി സീനിയര്‍ സെക്കന്ററി 
സ്കൂള്‍, ചുനക്കര 

ബഥനി സന്യാസ വൈദികരുടെ നേതൃത്വത്തില്‍ 
ചുനക്കര ഗ്രാമത്തില്‍ വി.കൊച്ചുത്രേസ്യ പുണ്യ 
വതിയുടെ നാമത്തില്‍ ഈ കലാലയം 1979-ല്‍ 
സ്ഥാപിതമായി. നാളിതുവരെയും വിദ്യഭ്യാസ 
ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ട്‌ ചുനക്കരയുടെ മണ്ണില്‍ 
അഭിമാന സ്തംഭമായി ചെറുപുഷ്പ സ്കൂള്‍ 
വളര്‍ന്നു വിരാജിക്കുന്നു. ഈ സ്ഥാപനത്തിലൂടെ 
ഈ പ്രദേശത്തെ അനേകായിരം കുട്ടികളുടെ ഭാവി 
സുരക്ഷിതമാകത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസം 
നല്‍കാന്‍ സ്കൂള്‍ അധികൃതര്‍ക്ക്‌ സാധിക്കുന്നു. 
സാമൂഹിക സാംസ്കാരിക, മത, രാ്ട്രീയ മണ്ഡ 
ലങ്ങളില്‍ പ്രവര്‍ത്തിക്കുന്ന അനേകം വിശിഷ്ട 
വ്യക്തികളെ വാര്‍ത്തെടുക്കാന്‍ ചുനക്കരയിലെ ഈ 
കലാലയം കാരണമായിത്തീര്‍ന്നിട്ടുണ്ട്‌. ബഥനി 
സന്യാസ സമൂഹം, തിരുവനന്തപുരം നവജീവന്‍ 
പ്രോവിന്‍സിന്റെ നേതൃത്വത്തില്‍ നടത്തുന്ന ഈ 
വിദ്യാലയത്തില്‍, സി.ബി.എസ്‌.ഇ സിലബസില്‍ 
നഴ്സറി മുതല്‍ +2 വരെ ക്ലാസ്സുകളിലായി 2000-ന്‌ 
മുകളില്‍ കുട്ടികള്‍ എല്ലാ വര്‍ഷവും പഠിക്കുന്നു. 
ബഥനി സെന്‍ട്രല്‍ സ്കൂള്‍, നങ്ങ്യാര്‍കുളങ്ങര 


ബഥനി സന്യാസിനീ സമൂഹത്തിന്റെ പത്ത 
നംതിട്ട പ്രൊവിന്‍സിന്റെ നേതൃത്വത്തില്‍ 2006-ല്‍ 
സി.ബി.എസ്‌.ഇ സിലബസില്‍ ആരംഭിച്ച നഴ്‌സറി 
മുതല്‍ +2 വരെയുള്ള വിദ്യാലയമാണ്‌ ഇത്‌. അടി 
സ്ഥാന സൌകര്യങ്ങള്‍ വിപുലീകരിച്ച്‌ ഈ സ്കൂള്‍ 
2011 മുതല്‍ പുതിയ കെട്ടിടത്തില്‍ പ്രവര്‍ത്തനം 
ആരംഭിച്ചു. വ്യക്തിത്വ വികസനത്തിനും, നാടിന്റെ 
സമഗ്രവികസനത്തിനും ഈന്നല്‍ നല്‍കുന്ന പഠന 
രീതിയിലൂടെ നല്ല വ്യക്തികളെ സമൂഹത്തിനായി 
രൂപപ്പെടുത്തിയെടുക്കുന്ന വിദ്യാഭ്യാസ പ്രവര്‍ത്ത 
നമാണ്‌ ഇവിടെ നടക്കുന്നത്‌. 2200-ല്‍ കൂടുതല്‍ കുട്ടി 


ഒക്ടോബര്‍ 2020 


കള്‍ പഠിക്കുന്ന നങ്ങ്യാര്‍കുളങ്ങരയിലെ ഈ 
സ്കൂള്‍, ബഥനി ബഥനി സന്യാസിനി സമൂഹ 
ത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്‍ 
ഒന്നാണ്‌. 
സെന്റ്‌ മേരീസ്‌ ബഥനി പബ്ലിക്‌ സ്കൂള്‍, 
കായംകുളം 

ബഥനി സന്യാസിനി സമൂഹം, തിരുവനന്ത 
പുരം പ്രോവിന്‍സിന്റെ നേതൃത്വത്തില്‍ പ്രവര്‍ത്തി 
ക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്‌ ഇത്‌. ഒന്നു 
മുതല്‍ പത്തു വരെ ക്ലാസ്സുകളില്‍ സി.ബി.എസ്‌.ഇ 
സിലബസില്‍ പഠിപ്പിക്കുന്ന ഈ വിദ്യാലയം 
2006-ല്‍ കായംകുളം ബഥനി മഠത്തോടനുബന്ധിച്ച്‌ 
സ്ഥാപിതമായി. കുട്ടികളുടെ സമഗ്രവികസനത്തി 


നും, മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളെ നാളെയുടെ 
നന്മയ്ക്കായി വാര്‍ത്തെടുക്കുന്ന തിനും ഈ 
സ്കൂളിന്റെ പ്രവര്‍ത്തനങ്ങള്‍ സഹായകമാകുന്നു. 
പത്താം ക്ലാസ്സില്‍ നുറു ശതമാനം വിജയം തുടര്‍ച്ച 
യായി കരസ്ഥമാക്കി കായംകുളം പ്രദേശത്തിന്റെ 
അഭിമാനമായി നിലകൊള്ളുന്ന ഈ കലാലയ 
ത്തില്‍ 1000 ത്തിലധികം കുട്ടികള്‍ പഠിക്കുന്നു. 


മുകളില്‍ പ്രതിപാദിച്ച ഉന്നത വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ക്കു പുറമെ, പ്രൈമറി, അപ്പര്‍ 
പ്രൈമറി സ്കൂളുകളും പുനരൈകൃത്തിന്റെ ആദ്യ 
നാളുകളില്‍ത്തന്നെ അവികസിതമായ ഗ്രാമങ്ങളില്‍ 
സ്ഥാപിച്ച്‌, അവിടെ വികസനത്തിന്റെ കാഴ്ചപ്പാടു 
കള്‍ക്ക്‌ മലങ്കര കത്തോലിക്കാസഭാ ആക്കം കൂട്ടി. 
മാവേലിക്കര ഭ്രദാസത്തില്‍ 8 യു. പി. സ്കൂളുകളും 
12 എല്‍. പി. സ്‌കൂളുകളും ഒരു സ്പെഷ്യല്‍ 
സ്കൂളും പ്രവര്‍ത്തിക്കുന്നു. 

പിന്‍തിരിഞ്ഞ്‌ നോക്കുമ്പോള്‍ സഭയുടെ പുന൭െ 
ര്യക്യ നവതി സമാപ്തിയില്‍ മാവേലിക്കര ഭദ്രാസ 
നത്തിന്റെ വിദ്യാഭ്യാസ ശുശ്രൂഷയിലൂടെ സമൂഹ 
ത്തില്‍ പ്രതീക്ഷയുടെയും, വികസനത്തിന്റെയും, 
നന്മയുടെയും വെളിച്ചം പകരുന്ന ദീപസ്തംഭങ്ങ 
ളായി നമ്മുടെ സ്‌കൂളുകള്‍ മാറിയതില്‍ നമുക്ക്‌ അഭി 
മാനിക്കാം. “പള്ളികള്‍ക്ക്‌ മുന്‍പെ പള്ളിക്കുടം” എന്ന 
ദര്‍ശനത്തില്‍ വിദ്യാഭ്യാസത്തിന്‌ പ്രാധാന്യം 
നല്കിയ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ എന്നും നമുക്കു മാര്‍ഗദര്‍ശിയാകട്ടെ. സമൂഹ 
നിര്‍മ്മിതിയില്‍ സുവിശേഷ മൂല്യങ്ങളെ പ്രകാശമാ 
നമാക്കുന്ന അണയാത്ത ദീപങ്ങളായി നമ്മുടെ വിദ്യാ 
ഭ്യാസ സ്ഥാപനങ്ങള്‍ പ്രശോഭിക്കട്ടെ. 


ലഖകസ്തവ 


www.malankaralibrary.com 


ല്രസ്തവ— 


ഒക്ടോബര്‍ 2020 


൫൭൮0 emd 


വാവേലിക്കര രൂപ൫൬)6 
സ്ാമുഹ്യസ്േവനത്തിന്റെ കണ്ണാടി 


റവ. ഫാ. ലൂക്കോസ്‌ കന്നിമേല്‍ 


ആമുഖം 

മലങ്കര സഭ പുനരൈക്യത്തിന്റെ നവതി 
ആഘോഷിക്കുന്ന ഈ അവസരത്തില്‍ മലങ്കര 
കത്തോലിക്കാ സഭ സാമൂഹൃ സാംസ്ക്കാരിക 
വിദ്യാഭ്യാസ മണ്ഡലങ്ങളില്‍ നല്‍കിയ സ്വാധീനം 
നിസ്തുലമാണ്‌. ജാതിമതവര്‍ഗ്ഗവര്‍ണ്ണ വൃത്യാസമി 
ല്ലാതെ സഭയുടെ പ്രവര്‍ത്തനമാണ്‌ സാമൂഹ്യരം 
ഗത്ത്‌ സഭ ഉപ്പായി മാറാന്‍ കാരണം. മാര്‍ ഈവാ 
നിയോസ്‌ പിതാവിന്റെ സാമൂഹൃദര്‍ശനം സമൂഹ 
ത്തില്‍ അസ്ഥിതരായവരെ സമൂഹത്തിന്റെ മുഖ്യ 
ധാരയില്‍ എത്തിക്കാന്‍ പ്രചോദനമേകി. തുടര്‍ന്ന്‌ 
അഭിവന്ദ്യ ഗ്രിഗോറിയോസ്‌ പിതാവ്‌ മണ്ണിനെയും 
മനുഷ്യനെയും മൃഗജാലങ്ങളെയും കോര്‍ത്തിണ 
ക്കിയുള്ള ഒരു സാമൂഹൃദര്‍ശനം സമൂഹത്തിന്‌ 
നല്‍കി. അഭിവന്ദ്യ ബസേലിയോസ്‌ കാതോലിക്കാ 
ബാവ തിരുമനസ്സ്‌ ദാരിദ്യത്തെ തോല്‍പിക്കുവാന്‍ 
പുതിയ സംരംഭം സ്ത്രീകളുടെ ഉന്നമനത്തിനായി 
തുടങ്ങി. ഇപ്പോള്‍ സഭയുടെ തലവനും പിതാവു 
മായ അഭിവന്ദ്യ ബസേലിയോസ്‌ കര്‍ദിനാള്‍ 


— ത്തം... 


ഡയറക്ടര്‍, ചേതന 


ക്ലിമിസ്‌ കാതോലിക്കാ ബാവ തിരുമേനി പാവപ്പെട്ട 
മനുഷ്യരുടെയും, ഭവനമില്ലാത്തവരുടെയും, രോഗിക 
ളുടെയും ആശ്രയകേന്ദ്രമാക്കി സഭയെ സമൂഹത്തില്‍ 
പരിചയപ്പെടുത്തുന്നു. സഭയുടെ നവതി മാവ്ലിക്കര 
രൂപതയില്‍ വച്ച്‌ നടത്തെപ്പെടുമ്പോള്‍ സഭയുടെ പിതാ 
ക്കന്മാരുടെ സാമൂഹൃദര്‍ശനത്തിന്‌ മുമ്പില്‍ ശിരസ്സ്‌ 
നമിച്ചുകൊണ്ട്‌ മാവേലിക്കര രൂപതയുടെ 
സാമൂഹ്യക്ഷേമ വിഭാഗമായ ചേതനയുടെ പ്രവര്‍ത്ത 
നത്തെക്കുറിച്ച്‌.. 

മാവേലിക്കര രൂപതയുടെ സാമൂഹ്യസേവന വിഭാഗ 
മായ ചേതന ഇന്റഗ്രേറ്റഡ്‌ ഡവലപ്മെന്റ്‌ സൊസൈറ്റി 
2007-ല്‍ രുപികൃതമായതാണ്‌. മാവേലിക്കര രൂപതയുടെ 
പ്രഥ്മാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ഡോ.ജോഷ്വാ മാര്‍ ഇഗ്നാ 
ത്തിയോസ്‌ അനധിസാധാരണമായ സാമൂഹ്യദര്‍ശന 
ത്തില്‍ പ്രവര്‍ത്തിക്കുന്നതാണ്യ ജാതിമത വ്യത്യാസമി 
ല്ലാതെ ദരിദ്രര്‍, സ്ത്രീകള്‍, വൃദ്ധര്‍, വിധവകള്‍, വികലാം 
ഗര്‍, കുട്ടികള്‍, സമൂഹത്തിലെ അസംഘടിത-പാര്‍ശ്വവ 
ത്ക്കരിക്കപ്പെട്ട വിഭാഗങ്ങള്‍ എന്നിവരെ സംഘടിപ്പിക്കു 
വാനും ശാക്തീകരിക്കുവാനും ചേതന പരിശ്രമിക്കുന്നു. 


www.malankaralibrary.com 


ആറു റീജിയണുകളിലായി 22 പ്രാദേശിക ഗ്രൂപ്പു 
കളും അവയില്‍ 230 സ്വയംസഹായ സംഘങ്ങളും, 
10 സീനിയര്‍ സിറ്റിസണ്‍ ഗ്രൂപ്പുകളും 30 കുട്ടികളുടെ 
സംഘം എന്നിവയും പ്രവര്‍ത്തിക്കുന്നു. പ്രവര്‍ത്തന 
മേഖലകളായ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ല 
കളിലെ 96 വില്ലേജുകളിലായി ചേതന പ്രവര്‍ത്തനം 


വ്യാപിപ്പിച്ചിരിക്കുന്നു. 
ദത്യം 

ദരിദ്രരും പാര്‍ശ്വവത്ക്കരിക്കപ്പെട്ടവരുമായ ജന 
സമൂഹത്തെ കോര്‍ത്തിണക്കി അവരുടെ ഏകോപ 
നത്തിലൂടെ അവരെ ശാക്തീകരിക്കുകയും വാസ 
യോഗ്യമായ അന്തരീക്ഷത്തില്‍ അവരുടെ അവകാ 
ശങ്ങള്‍ക്കായി നിലകൊള്ളുകയും ചെയ്യുക. 
കാഴ്ചപ്പാട്‌ 

മനുഷ്യന്റെ അന്തസ്സ്‌ ഉയര്‍ത്തിപ്പിടിക്കുന്നതോ 
ടൊപ്പം സമൂഹത്തിന്റെ ഐക്യം നിലനിര്‍ത്തി 
ക്കൊണ്ട്‌ സുവിശേഷ മൂല്യങ്ങളെ മുന്‍നിര്‍ത്തി 
യുള്ള ഒരു സാമുഹ്യനിര്‍മ്മിതി. 
ലക്ഷ്യം 

പാര്‍ശ്വവത്ക്കരിക്കപ്പെട്ടവരും പിന്നോക്കം 
നില്‍ക്കുന്നതുമായ ജനവിഭാഗങ്ങളിലെ സ്ത്രീകള്‍, 
മുതിര്‍ന്ന പൌരന്മാര്‍, ശാരീരിക വൈകല്യമുള്ളവര്‍, 
മാനസിക വെല്ലുവിളി നേരിടുന്നവര്‍, പഠനവൈക 
ല്യമുള്ള കുട്ടികള്‍, തൊഴിലില്ലാത്ത പെണ്‍കുട്ടികള്‍, 
അവിവാഹിതര്‍, വിധവകള്‍ എന്നിവരെ ശാക്തിക 
രിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ ഉയര്‍ച്ചയാണ്‌ 
ലക്ഷ്യം. 

ചേതന വിവിധ ഗവണ്‍മെന്റ്‌, ഗവണ്‍മെന്റേതര 
പദ്ധതികളും ചേതനയുടെ തനതായ പദ്ധതികളും 
നടപ്പാക്കി വരുന്നു. 
1 (1 ദീന്‍ ദയാല്‍ ഉപാധ്യായ ഗ്രാമീണ്‍ 
കയശല്യ യോജന (DDU-GKY) 


15 നും 25 നും ഇടയില്‍ ഗ്രാമീണ മേഖലയി 
ലുള്ള സാമ്പത്തികമായി പിന്നോക്കം നില്‍ക്കുന്ന 


ഒക്ടോബര്‍ 2020 —— 


യുവജനങ്ങളെ നൈപുണ്യ പരിശീലനത്തിലൂടെ 
ജോലി നേടി കൊടുക്കുന്ന പദ്ധതിയാണ്‌. ചേതന 
ഇതുവരെ 450 യുവതി യുവാക്കന്മാരെ 
പരിശീലിപ്പിക്കുകയും പദ്ധതി തുടരുകയും 
ചെയ്യുന്നു. 

(2) ക്വാളിറ്റി പ്ലാനിംഗ്‌ മെറ്റീരിയല്‍സ്‌ 
(QPM-KERT) 


കേരള സ്റ്റേറ്റ്‌ മെഡിസിനല്‍ പ്ലാന്‍ ബോര്‍ഡു 
മായി ചേര്‍ന്ന്‌ പ്രതിവര്‍ഷം 12000 ഓഷധ 
സസ്യങ്ങള്‍ ഉല്‍പാദിപ്പിക്കുന്നു അതുപോലെ 200 
വിദ്യാലയങ്ങളില്‍ ഓഷധത്തോട്ടം വച്ച്‌ പിടിപ്പിച്ചു. 
കര്‍ഷകരെ സംഘടിപ്പിച്ച്‌ വ്യാവസായികമായി 
വ്യാപകമായ രീതിയില്‍ രഈൌഷധത്തോട്ടം നട്ട്‌ 
വരുന്നു. ജീവാമൃതം പദ്ധതിയുമായി ഈ കൃഷി 
നടത്തിവരുന്നു. 
(3) സാമൂഹിക സുരക്ഷാ ഇന്‍ഷുറന്‍സ്‌ 
പ്രോഗ്രാമുകള്‍ 

jeevan madhur, jeevanmangal പോളിസികളിലായി 
1600 പേര്‍ക്ക്‌ മൈക്രോ പോളിസികള്‍ നല്‍കി 
വരുന്നു. 


(4) ദേശീയ കുഷ്ഠരോഗ നിര്‍മ്മാര്‍ജന പദ്ധതി 


ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ കൊല്ലം 
പുത്തൂര്‍, കടമ്പനാട്‌ മേഖലകളില്‍ നിന്നും 16 
രോഗികളെ ചേതന പദ്ധതിയിലേക്ക്‌ ഉള്‍പ്പെടുത്തി 
അവരുടെ കുടുംബത്തിന്‌ ആവശ്യമായ ഭക്ഷ്യ 
വസ്തുക്കള്‍ എല്ലാമാസവും നല്‍കി വരുന്ന 
പദ്ധതിയാണ്‌. 
(5) ഭവന നിര്‍മ്മാണ പദ്ധതി 


2018 ലെ ജല്പ്രളയത്തില്‍ വീട്‌ നഷ്ടപ്പെട്ട 10 
കുടുംബങ്ങള്‍ക്ക്‌ പൂര്‍ണ്ണമായും, 54 കുടുംബ 
ങ്ങള്‍ക്ക്‌ ഭാഗീഗമായും വീട്‌ ക്രമീകരിച്ചു നല്‍കി. 
അത്‌ കാരിത്താസ്‌ ഇന്ത്യയും മറ്റ്‌ സന്നദ്ധ സംഘട 
നകളുമായി ചേര്‍ന്നാണ്‌ നടത്തിയത്‌. 


(6) ശാചാലയ നിര്‍മ്മാണം 


DALLON 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


കാരിത്താസ്‌ ഇന്ത്യയുമായി ചേര്‍ന്ന്‌ 15 ശാചാ 
ലയങ്ങള്‍ പ്രളയബാധിത പ്രദേശങ്ങള്‍ക്ക്‌ നല്‍കി. 


(7) ഉപജീവന ഉപാധികള്‍ 


2018-19 ലെ പ്രളയവുമായി ബന്ധപ്പെട്ട ഉപജീവ 
നോപാധികള്‍ നഷ്ട്ടപ്പെട്ട കുടുംബങ്ങള്‍ക്ക്‌ 15 
പശുവും 90 ആടും 1200 കോഴിയും വിതരണം 
ചെയ്തു. ജലപ്രളയവുമായി ബന്ധപ്പെട്ട്‌ മൂന്നരക്കോ 
ടിയുടെ പദ്ധതികള്‍ നടപ്പാക്കി. 


(8) ്രളയപുനരുദ്ധാരണ പദ്ധതി 


വന്ദ്യ കര്‍ദിനാള്‍ പിതാവിന്റെ പ്രത്യേകം താല്‍പ 
രൃര്വകാരം 50 ലക്ഷം രപയുടെ പദ്ധതി, പശു 
വളര്‍ത്തല്‍, ആടുവളര്‍ത്തല്‍, കോഴിവളര്‍ത്തല്‍, 
കൃഷി എന്നിവയിലൂടെയും ഭവനനിര്‍മ്മാണം, 
ശാചാലയ നിര്‍മ്മാണം, കുടിവെള്ള സൈകര്യം 
മെച്ചപ്പെടുത്തല്‍ ഇവ നടപ്പാക്കി. വിധവകള്‍ക്കും 
സ്ത്രീകള്‍ക്കും പ്രത്യേക പരിഗണന നല്‍കി. 


IL ചേതനയുടെ പ്രത്യേക പദ്ധതികള്‍ 
1. സഫലം: 


30 കുട്ടികള്‍ക്ക്‌ 5 മുതല്‍ 10 വരെ ക്ലാസ്സുകളില്‍ 
പഠിക്കുന്നവര്‍ക്ക്‌ പഠനസഹായം എല്ലാവര്‍ഷവും 
നടപ്പാക്കിവരുന്നു. സഭയുടെ നവതി പ്രമാണിച്ച്‌ 90 
കുട്ടികളെയാണ്‌ ലക്ഷ്യമാക്കുന്നത്‌. സഫലം പദ്ധതി 
പൂര്‍ത്തീകരിച്ച 54 വിദ്യാര്‍ദ്ധികള്‍ ചേതനയ്ക്കുണ്ട്‌. 


2, പുനരൈക്യനവതി രോഗിസഹായം 


പുനരൈക്യനവതി രോഗിസഹായം 2018ഫ്രെബു 
വരി 28 അഭിവന്ദ്യ കര്‍ദിനാള്‍ പിതാവ്‌ പുന്നമൂട്‌ 
കത്തീര്ഡല്‍ പള്ളിയില്‍ വച്ച്‌ ഉദ്ഘാടനം ചെയ്തു. 
രോഗികളായ 100 പേര്‍ക്ക്‌ എല്ലാ മാസവപ 1000 രൂപാ 
വീതം നല്‍കി പദ്ധത നടപ്പാക്കുന്നു. ജാതിമതവ്യ 
ത്യാസം ഇല്ലാതെയാണ്‌ പദ്ധതി നടപ്പാക്കുന്നത്‌. 
3. ജീവനം പദ്ധതി 


തിരുവനന്തപുരം മേജര്‍ അതിരുപത MCYM- 
സഹായത്തോടെ ഏഴുമാസത്തേക്ക്‌ 85 രോഗി 
കള്‍ക്ക്‌ 2500 രൂപ വീതം വിതരണം ചെയ്തു. 
14,87,500 രൂപ ഇത്തരുണം വിതരണം ചെയ്തു. 
MCYM മേജര്‍ അതിഭദ്രാസന സമിതി ഡയറക്ടര്‍ 
ബഹു.രജു അച്ചനോടും യുവജന സുഹൃത്തുക്ക 
ളോടും ചേതന കടപ്പെട്ടിരിക്കുന്നു. 

4. ആശാകിരണം ക്യാന്‍സര്‍ കെയര്‍ 

ക്യാംപയിന്‍ 


കാരിത്താസ്‌ ഇന്ത്യയുമായി ചേര്‍ന്ന്‌ ക്യാന്‍സ 
റിനെതിരെ പ്രതിരോധപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ 
നേതൃത്വം നല്‍കാന്‍ കഴിഞ്ഞു. ക്യാന്‍സര്‍ കെയര്‍ 
കലണ്ടര്‍, ചാരിറ്റി ബോക്‌സ്‌ എന്നിവയിലൂടെ തുക 
കണ്ടെത്താന്‍ ശ്രമിക്കുന്നു. 

5. കേശദാനവും വിഗ്‌ വിതരണവും 

തൃശൂര്‍ അമല ക്യാന്‍സര്‍ സെന്ററും ചേതനയും 
സംയുക്തമായി കേശദാന പദ്ധതിയും വിഗ്‌ വിതര 
ണവും നടത്തിവരുന്നു. 2500 പേര്‍ മുടി ഇപ്രകാരം 
ദാനംചെയ്തു. ഇതില്‍ 28 യുവാക്കളും ഉള്‍പ്പെടുന്നു 
111 ഹരിത ഓര്‍ഗാനിക്‌ ഡെവലപ്മെന്‍റ്‌ 
സൊസൈറ്റി 


ചേതനയുടെ വളര്‍ച്ചയുടെ ഒരു നിര്‍ണായക 


ഘട്ടമാണ്‌ ഹരിതം ഓര്‍ഗാനിക്‌ ഡെവലപ്മെന്‍റ്‌ 
സൊസൈറ്റി (HODS) യുടെ ആരംഭം. ഇതിന്റെ 
ഉദ്ഘാടനം 2019 മെയ്‌ 13 ന്‌ നടത്തപ്പെട്ടു. 
തോട്ടപ്പള്ളി മലങ്കര സെന്റ്‌ തോമസ്‌ സ്കൂളിനോട്‌ 
ചേര്‍ന്ന്‌ പത്ത്‌ ദിവസത്തെ ഹരിതം ഫെസ്റ്റ്‌ നടത്തി. 
കര്‍ഷകരുടെ ഉല്പന്നങ്ങള്‍ വിതരണം നടത്താന്‍ 
40 സ്റ്റാളുകള്‍ പ്രവര്‍ത്തിച്ചു. വിവിധ സെമിനാ 
റുകള്‍, സാംസ്കാരിക സന്ധ്യ, ഇവ നടത്തപെട്ടു. 


1. ഹരിതം നഴ്സറി 


വിവിധ തരത്തിലുള്ള ഫലവൃക്ഷങ്ങള്‍, അലങ്കാ 
രചെടികള്‍, ആയുര്‍വേദ ചെടികള്‍ എന്നിവയും 
സ്വയം സഹായ ഉല്പന്നങ്ങളും വിപണിയില്‍ 
എത്തിക്കാന്‍ ജിഎസ്ടി ബില്ലോടുകൂടി ലഭ്യ 
മാക്കുന്നു. 

2, ചേതന ആട്‌ ഫാം 


പ്രളയത്തില്‍ ഉപജീവനോപാധിയായി നല്‍കിയ 
ആടിന്റെ കുട്ടികളെ തിരികെ എടുത്ത്‌ അതിനെ 
പ്രത്യേകമായി സംരക്ഷിച്ച്‌ വിതരണം ചെയ്യുന്നതി 
നായി ചേതന ആട്‌ ഫാം ആരംഭിച്ചു, വെണ്മണി 
യില്‍ 150 ആടിനുള്ള സൌകര്യമാണ്‌ ഏര്‍പ്പെടുത്തി 
യിട്ടുള്ളത്‌. 
IV സപ്തതി ജീവനം പദ്ധതി 


അഭിവന്ദ്യ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്നാത്തി 
യോസ്‌ പിതാവിന്റെ സപ്തതിയോടനുബന്ധിച്ച്‌ 
സംയോജിത കൃഷി പദ്ധതി ആരംഭിച്ചു. ആധുനിക 
രീതിയിലുള്ള ഫ്രാങ്കമത്സ്യ കൃഷിയും, മുയല്‍ 
വളര്‍ത്തലും, നാടന്‍ കോഴി വിരിക്കുവാന്‍ ഇന്‍ 
കുബേറ്റര്‍ എന്നിവയിലൂടെയും കൃഷി സംയോജി 
തമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതിക്ക്‌ രൂപകല്‍പ്പന 
ചെയ്തു. 
V കോവി ഡ്‌ -19 


മനുഷ്യാരിശിയെ കാര്‍ന്നു തിന്നുന്ന കൊറോണ 
രോഗത്തില്‍ പകച്ചു നില്‍ക്കുന്ന സമൂഹത്തില്‍ 
അവര്‍ക്ക്‌ സാന്ത്വനവുമായ മാവേലിക്കര രൂപതാദ്ധ്യ 
ക്ഷന്‍ അഭിവന്ദ്യ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്നാത്തി 
യോസ്‌ പിതാവിന്റെ പ്രത്യേക കരുതലോടെ രോഗി 
കള്‍ക്കും ദരിദ്രര്‍ക്കും വേണ്ടിയുളള കര്‍ഷക പദ്ധ 
തികള്‍ ആരംഭിച്ചു. 2 ലക്ഷത്തോളം മുഖാലരണം 
തയ്ച്ച്‌ വിതരണം ചെയ്തു. ഭക്ഷ്യവസ്തുക്കള്‍ 
വിതരണം ചെയ്യാന്‍ സാധിച്ചു. 
VI പുനരൈക്യ നവതി പദ്ധതികള്‍ 


10 വര്‍ഷം കൊണ്ട്‌ രീപതയിലെ എല്ലാ ഇടവക 
കള്‍ക്കും സംപൂര്‍ണ്ണ ഭവന പദ്ധതി. പ്രവാസി 
കള്‍ക്ക്‌ ഉപജീവനോപാദികള്‍, ആധുനിക സംയോ 
ജിത കൃഷി ഫാം, രോഗിസഹായം, പഠനസഹായം 


ഉപസംഹാരം 


മാവേലിക്കര രൂപതയുടെ സാമൂഹ്യസേവന 
പദ്ധതി സമൂഹത്തില്‍ നാനാജാതി മതസ്ഥര്‍ക്കും 
സാന്ത്വനവുമായി ചേതന ജൈത്രയാത്ര തുടരുന്നു. 
പുനരൈക്യത്തിന്റെ 902000 വാര്‍ഷികത്തില്‍ അഭി 
വന്ദ്യ പിതാവുമായിചേര്‍ന്ന്‌ പുതിയ വികസന 
്രവര്‍ത്തനങ്ങളുമായി ചേതന ജനങ്ങളോടൊപ്പം 
ചേര്‍ന്ന്‌ പ്രവൃത്തിക്കുന്നു. പുനരൈക്യത്തിന്റെ 
നവതി ഓണാട്ടുകരയുടെ മണ്ണില്‍ ലളിതമായി 
ആഘോഷിക്കുമ്പോള്‍ ചേതനയുടെ എല്ലാ അനു 
ഗ്രഹാശംസകളും നേരുന്നു. 


www.malankaralibrary.com 


Yy, 
- ഉക്ടോബര്‍ 2020 — ക രസത 
| t- ot 


[1] 
രാഫാജം 


1 [1 


dh.tU ൫00 vss! Xh\ 


2019 സെപ്റ്റംബര്‍ 21. ശതാബ്ദിയാഘോഷിച്ച ബഥനി 
സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തില്‍ നടത്തിയ എണ്‍പ 
ത്തിയൊമ്പതാമത്‌ പുനരൈക്യവാര്‍ഷികത്തിന്റെ സമാപനം. 
അക്ഷര നഗരിയുടെ ഹൃദയഭാഗത്ത്‌, പുണ്യപിതാവ്‌ ദൈവ 
ദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ആത്മാംശമുള്ള 
ഗിരിദീപം എന്ന പേരു ചാര്‍ത്തിയിരിക്കുന്ന, മഹദ്‌ വിദ്യാല 
യത്തിന്റെ തിരുമുറ്റത്തു നിന്നുകൊണ്ട്‌, പാറിപ്പറക്കുന്ന ഇളം 
പിങ്കു നിറമുള്ള കാതോലിക്കാ പതാകയേന്തി മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാ 
ബാവ പ്രഖ്യാപിച്ചു, മലങ്കര സുറിയാനി കത്തോലിക്കാ സ 
ഭയുടെ തൊണ്ണൂറാമത്‌ പുനരൈക്യവാര്‍ഷികവും സഭാ സംഗ 
മവും നവതി ആഘോഷങ്ങളും ദൈവദാസന്‍ ആര്‍ച്ചുബി 
Mal ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്ത 
യുടെ ജന്മനാടായ മാവേലിക്കരയില്‍ വച്ച്‌ നടത്തപ്പെടുന്നു. 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


മാവേലിക്കര ഭ്രദാസന അദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ 
ഡോ. ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ മെത്രാപ്പോ 
ലീത്തായും വികാരി ജനറാള്‍ മോണ്‍. ജോസ്‌ 
വെണ്‍മാലോട്ടും ഭദ്രാസന ചാന്‍സിലര്‍ ബഹു. 
ബനഡിക്ട്‌ പെരുമുറ്റത്തും പ്രൊക്യുറേറ്റര്‍ ബഹു. 
ഇമ്മാനുവേല്‍ പുന്തലവിളയിലച്ചനും ബാര്‍ 
ഈത്തോ കാശീറോ ശ്രീ തോമസ്‌ ജോണ്‍ തേവ 
രേത്ത്‌, എം സി വൈ എം പ്രതിനിധി ശ്രീ ബിബിന്‍ 
വൈദ്യന്‍ തുടങ്ങി വിവിധ സംഘടനകളുടെ പ്രതി 
നിധികള്‍ ചേര്‍ന്നു ഹര്‍ഷാരവങ്ങളോടുകൂടി 
കാതോലിക്കേറ്റ്‌ പതാക ഏറ്റുവാങ്ങിയ പ്പോള്‍ 
പുതിയ ഒരു ചരിത്രത്തിത്തിന്റെ പിറവി അവിടെ 
ആരഭിക്കുകയിരുന്നു. നവതിയുടെ ചരിത്രത്തിന്‌. 
നവതി ആഘോഷിക്കാനുള്ള മണ്ണ്‌ അതിനും മുമ്പേ 
ഓണാട്ടുകരയില്‍ പരുവപ്പെട്ടിരുന്നു, പുന്നമൂട്‌ 
കത്തീ്രല്‍ ദൈവാലയത്തില്‍ വച്ചു നടത്തിയ 2005 
ലെ എഴുപത്തി ആഞ്ചാം പുനരൈക്യ വാര്‍ഷികത്തി 
ലൂടെയും 2013 ലെ എണ്‍പത്തിമുന്നാം പുനരൈക്യ 
വാര്‍ഷികാഘോഷത്തിലൂടെയും. അതെ, മാവേലി 
ക്കര ഭദ്രാസനം കാത്തിരിക്കുകയായിരുന്നു, അതിഥി 
ദേവോ ഭവഃ എന്ന മന്ത്രമുരുക്കഴിച്ചുകൊണ്ട്‌. 


ആതിഥേയത്വം: ഓണാട്ടുകര 


ഓണാട്ടുകര. പുനരൈക്യ ്രണേതാവും 
സഭൈക്യ പ്രവാചകനുമായ ദൈവദാസന്‍ 
ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്താ 


കെട്ടുകാഴ്ചയുടെയും കുംഭഭരണിയുടെയും പരിശു 
ദ്ധമായ ദേശം.....സമാധാനത്തിന്റെ പരിശുദ്ധമായ 
വാജ്‌: വിളികളുയരുന്ന ജുമാ അത്തുകളുടെ ഇടം..... 
മലങ്കര സഭയുടെ ചരിത്രം നിര്‍ണ്ണയിച്ച മാവേലിക്കര 
പടിയോലയുടെയും മാവേലിക്കര സുന്നഹദോസി 
ന്റെയും നാട്‌.....പുതിയകാവു പള്ളിയും സി.എസ്‌. 
ഐ. ക്രെസ്റ്റ്‌ ചര്‍ച്ചും ഉയര്‍ന്നു നില്‍ക്കുന്ന 
ആത്മീയ ഇടം.....ചായക്കൂട്ടുകളിലൂടെ മലയാള മന 
സ്സിലിടം നേടിയ നിറങ്ങളുടെ കുലപതി, രാജാരവി 
വര്‍മ്മയുടെ സ്മരണകളുള്ള പ്രദേശം.....ഭാഷയുടെ 
തമ്പുരാനായ കേരളപാണിനിയുടെ നാട്‌.....കഥ 
കളുറങ്ങുന്ന മാവേലിക്കര രാജകുടുംബവും 
കൃഷ്ണപുരം കൊട്ടാരവും സ്ഥിതിചെയ്യുന്ന മണ്ണ്‌ 
sees സി എം. സ്റ്റീഫന്‍, പി. സി. അലക്സാണ്ടര്‍, 
ടി. കെ. മാധവന്‍, എം. എസ്‌. വല്യത്താന്‍ മാവേ 
ലിക്കര വേലുക്കുട്ടി നായര്‍, മാവേലിക്കര 
കൃഷ്ണന്‍കുട്ടി നായര്‍, വെന്നിയില്‍ ഗോവിന്ദപ്പണി 
ക്കര്‍, ര്രാന്‍സിസ്‌ ടി. മാവേലിക്കര, കാര്‍ട്ടൂണിസ്റ്റു 
കളായ അബു ഏബ്രഹാം, യേശുദാസ്‌ തുടങ്ങിയ 
പ്രൌഡ സന്തതികളുടെ മണ്ണ്‌ കൈരളിയെ ഓണ 
മൂട്ടുന്ന ഓണാട്ടുകരയുടെ മണ്ണ്‌.....ഏഴു വര്‍ഷ 
ങ്ങള്‍ക്കു ശേഷം മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭ, ഒരു കൂട്ടായ്മയായി, വീണ്ടും ഒന്നു 
ചേരുന്നു..... മഹാവ്യാധിയുടെ ഇക്കാലത്തും പേടി 
യില്ലാതെ വര്‍ദ്ധിതമായ സന്തോഷത്തോടെ ഒന്നു 


ചേരുന്നു.....മഹാത്മാവായ മാര്‍ ഈവാനിയോസ്‌ 
കൊളുത്തിവച്ച ദീപം കെടാതെ സൂക്ഷിക്കുവാന്‍, 
നവതിയില്‍ നിന്നും ശതാബ്ദിയിലേക്ക്‌ ആ ദീപം 
തെളിയിക്കാന്‍. 


ക്ഷണിക്കാത്ത അതിഥിയും പ്ലാന്‍ ബിയും 


ആളും അരങ്ങുമൊരുക്കി നവതിയാഘോഷങ്ങ 
ളുടെ ചിട്ടവട്ടങ്ങളെല്ലാമൊരുക്കി മാവേലിക്കര അമ്മ 
യെപ്പോലെ കാത്തിരുന്നപ്പോളാണ്‌, ക്ഷണിക്കാത്ത 
അതിഥിയായി അതെത്തിയത്‌. അങ്ങു വുഹാനില്‍ 
നിന്നും. കൊറോണാ. ഒരുവേള അടച്ചുപൂട്ടപ്പെട്ടു 
വീടുകള്‍ക്കുള്ളിലകപ്പെട്ടുവെങ്കിലും മുഖാവരണം 
ധരിച്ചും കൈകള്‍ വൃത്തിയാക്കിയും ഭവനങ്ങള്‍ക്കു 
ള്ളില്‍ കഴിഞ്ഞും ലോകം മുഴുവനെയും ഒരു 
പോലെ ബാധിച്ച ഈ മഹാമാരിയില്‍ നിന്നും രക്ഷ 
പെടുവാനായി ജനങ്ങള്‍ തങ്ങളെത്തന്നെ സുരക്ഷി 
തരാക്കി സുരക്ഷിതത്വത്തിന്റെ വഴികളില്‍ക്കൂടെ 
യാത്ര ചെയ്യുവാന്‍ അപ്പോഴേക്കും ആരഭിച്ചിരുന്നു. 
ശാസ്ത്രത്തിന്റെയും മനുഷ്യന്റെയും ചിന്തകള്‍ക്ക 
പ്പുറത്തേക്കു വൈറസ്‌ പടര്‍ന്നു പിടിച്ചുവെങ്കിലും 
അതിജീവനത്തിന്റെ പുതുനാമ്പുകള്‍ മനുഷ്യന്‍ 
തേടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയൊരു അതിജീ 
വനത്തിന്റെ കഥകൂടിയുണ്ട്‌ പുനരൈക്യ നവതി 
ആഘോഷങ്ങള്‍ക്ക്‌. 


പുനരൈക്യാഘോഷങ്ങള്‍ക്കു നന്ദി പ്രാകാശി 
പ്പിച്ച അഭിവന്ദ്യ യൂഹോനോന്‍ മാര്‍ തെയഡോ 
ഷ്യസ്‌ പിതാവിന്റെ വാക്കുകള്‍ കടമെടുക്കുന്നു. 
ആര്‍ത്തുവിളിക്കുന്ന ചെങ്കടലിന്റെ മുമ്പില്‍ അന്ധാ 
ളിച്ചും പരിഭ്രമിച്ചും നിന്ന ഇസ്രായേല്‍ ജനതയെ 
മോശ മുമ്പില്‍ നിന്നു നയിച്ചതുപോലെയാണ്‌, അ 
ഭിനവ മോശയായ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 
പിതാവ്‌, കൊറോണാ കെടുതിയില്‍ പരിശ്രാന്തരായ 
സഭാമക്കളെ, സധൈര്യം മുന്‍പില്‍ നിന്നു നയിച്ച്‌ 
പുനരൈക്യ നവതി ആഘോഷങ്ങള്‍ നടത്തിയത്‌. 
ലോക്ക്‌ ധണിന്റെ ഒരു ഘട്ടത്തില്‍ പുനരൈക്യ 
നവതി ആഘോഷങ്ങള്‍ വേണ്ടായെന്നു തീരുമാനി 
ച്ചിടത്തു നിന്നുമാണ്‌ അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാ 
ത്തിയോസ്‌ മെത്രാപ്പോലീത്ത പ്ലാന്‍ ബി അവതരി 
പ്പിച്ചത്‌. കൃത്യമായി പറഞ്ഞാല്‍ 2020 ജൂലൈ ഇരു 
ത്തിയഞ്ചാം തീയതി. പുനരൈക്യ ആഘോഷങ്ങള്‍ 
മാറ്റി വയ്ക്കുന്നില്ല. 2020 സെപ്റ്റംബര്‍ 18 മുതല്‍ 21 
വരെ നടത്താന്‍ ഉദ്ദേശിച്ച എല്ലാ പരിപാടികളും 
ഡിജിറ്റല്‍ പ്ലാറ്റ്‌ഫോമിലൂടെ അവതരിപ്പിക്കുക. 
എല്ലാ സംഗമങ്ങളും സെമിനാറുകളും2020 ആഗസ്റ്റ്‌ 
15 മുതല്‍ സെപ്റ്റംബര്‍ 15 വരെ ക്രമീകരിക്കുക. 
അപ്രായോഗികം അസംഭവ്യം എന്നായിരുന്നു മന 
സ്റിലെ ആദ്യപ്രതികരണം എങ്കിലും അഭിവന്ദ്യ 
പിതാവിന്റെ തുടര്‍ന്നുള്ള വാക്കുകള്‍ കര്‍മ്മനിരത 
മാക്കി. ഇത്‌ പിതാവിന്റെ മണ്ണാണ്‌. പിതാവു പിറ 
ന്നുവീണ മണ്ണ്‌. പിതാവു പുനരൈക്യപ്പെട്ടതിന്റെ 
നവതി മാവേലിക്കരയില്‍ ആഘോഷിക്കണം എന്നു 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ആഗ്രഹിക്കുന്നുണ്ട്‌ 
എങ്കില്‍ അത്‌ നടന്നിരിക്കും. നമുക്കു മുന്നില്‍ 15 
ദിവസങ്ങള്‍. അതിനുള്ളില്‍ നാം നടത്തുവാന്‍ തീരു 
മാനിച്ച എല്ലാ പരിപാടികളും ഡിജിറ്റല്‍ പ്ലാറ്റഫോ 


www.malankaralibrary.com 


മിലൂടെ ലോകത്തിനു നല്‍കി, വെര്‍ച്വല്‍ സംഗമ 
ങ്ങള്‍ നടത്തുന്നതാണ്‌. ദൈവം നല്‍കിയ ബുദ്ധി 
ഉപയോഗിച്ച്‌ കൊറോണാ വിതച്ച ഭയത്തിന്റെയും 
നിരാശയുടെയും അവസ്ഥകളെ നാം അതിജീ 
വിക്കും. ഉപയോഗിക്കാവുന്ന എല്ലാ സാധ്യതകളും 
ഉപയോഗിച്ച്‌ സാമൂഹ്യമാധ്യമങ്ങളുടെ സഹായ 
ത്തോടെ ഡിജിറ്റല്‍ പ്ലാറ്റഫോമിലൂടെ പുനരൈക്യ 
സന്ദേശം സഭാമക്കളിലേക്കു നാം നല്‍കും. 


അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ പിതാ 
വിന്റെ സ്വപ്നം പൂര്‍ത്തീകരിക്കാന്‍ ഭ്ര്രാസന കൂരി 
യായുടെ നേതൃത്വം ഒറ്റക്കെട്ടോടെ പതിനഞ്ചു ദിന 
ങ്ങള്‍. ഇരവുകള്‍ പകലുകളാക്കിയ പതിനഞ്ചു ദിവ 
സങ്ങളില്‍ പുനരൈക്യ നവതി ആഘോഷങ്ങളുടെ 
മീഡിയ കമ്മിറ്റി ചെയര്‍മാന്‍ ബഹു. ജോണ്‍ തോട്ട 
ത്തില്‍ അച്ചന്റെ നേതൃത്വത്തിലുള്ള മാധ്യമവിഭാഗം 
സുസജ്ജമായി. ആലോചനകള്‍, ചര്‍ച്ചുകള്‍, തീരു 
മാനങ്ങള്‍ അങ്ങനെ പലതും തെരഞ്ഞെടുക്കപ്പെട്ട 
വൈദികരുടെ നേതൃത്വത്തില്‍ നടന്നു, അകലം 
പാലിച്ചുകൊണ്ടുതന്നെ. കുട്ടികള്‍, യുവജനങ്ങള്‍, 
അല്മായര്‍, കുടുംബസ്ഥര്‍, വൈദികര്‍, സന്യാസി 
നികൾ തുടങ്ങിയവര്‍ക്കായി സംഗമങ്ങള്‍ ഡിജിറ്റല്‍ 
പ്ലാറ്റ്‌ഫോമില്‍ സംഘടിപ്പിക്കുന്നതിനായി അവയുടെ 
സിനഡല്‍ കമ്മീഷന്‍ ചെയര്‍മാന്‍മാരുടെയും ഡയ 
റക്ടര്‍മാരുടെയും ജനാറാളന്മാരുടെയും പ്രൊവിന്‍ 
ഷ്യാള്‍മാരുടെയും മേല്‍നോട്ടത്തില്‍ നടത്താനുള്ള 
തയ്യാറെടുപ്പുകള്‍ തുടങ്ങി. പബ്ലിസിറ്റി കമ്മിറ്റി 
ചെയര്‍മാന്‍, ഫാ. ഗീവര്‍ഗീസ്‌ നെടിയമല ആദ്യ 
നോട്ടീസ്‌ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രകാശനം 
ചെയ്തു. പുനരൈക്യ നവതി ആഘോഷവും സഭാ 
സംഗമവും. ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോമിലൂടെ....ഡിജി 
QO പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ പുനരൈക്യം നട 
ത്താനാ? തമാശയ്ക്ക്‌ ഇട്ട പോസ്റ്ററാണോ? സുഹൃ 
ത്തായ വൈദികന്റെ വാട്ട്സാപ്പ്‌ സന്ദേശത്തിനു മറു 
പടി നല്‍കി, തമാശയല്ല, സത്യം. ധൈര്യമായിട്ടു 
ഷെയര്‍ ചെയ്തോളു. ആദ്യ ദിവസങ്ങളിലെ സന്ദേ 
ഹത്തിനുശേഷം മലങ്കരയുടെ ബാലികാബാല 
ന്മാരും യുവതയും അല്മായ സഹോദരങ്ങളും 
വൈദികരും സന്യസ്തരും, നവതി ആഘോഷങ്ങ 
ളുടെ പബ്ലിസിറ്റി ഏറ്റെടുക്കാന്‍ തുടങ്ങി. 


പൂര്‍വ്വസൂരികളുടെ കബറിടം സന്ദര്‍ശിക്കല്‍ 


പൂര്‍വൃസൂരികളുടെ അനുഗ്രഹം തേടിയുള്ള 
തീര്‍ത്ഥാടന യാത്രയായിരുന്നു അദ്യം. പട്ടം സെന്റ്‌ 
മേരിസ്‌ കത്തീഡ്രല്‍, തിരുവല്ല സെന്റ്‌ ജോണ്‍സ്‌ 
കത്തീഡ്രല്‍, കൊല്ലം തങ്കശ്ശേരി അരമന ചാപ്പല്‍, 
പെരുനാട്‌ മുണ്ടന്‍മല, നാലാഞ്ചിറ ബഥനി ആശ്രമം, 
കല്ലുമല, പുതിയകാവ്‌, ചേപ്പാട്‌, കായംകുളം, 
വെണ്‍മണി തുടങ്ങിയ ദൈവാലയങ്ങളില്‍ അന്ത്യ 
വിശ്രമം കൊള്ളുന്ന പൂര്‍വൃപിതാക്കന്മാര്‍. പുന 
രൈക്ൃത്തിനു വേണ്ടി മണ്‍മറഞ്ഞ ഈ മഹാരഥ 
ന്മാര്‍ അധ്വാനിച്ചതും പരിശ്രമിച്ചതും അഭിവന്ദ്യ 
പിതാവ്‌ വാക്കുകളിലൂടെ വിവരിച്ചപ്പോള്‍ ശ്രോതാ 
ക്കളായ വൈദികരും സന്യസ്തരും അല്മായ 
സഹോദരങ്ങളും യുവതീയുവാക്കന്മാരും ഒരായിരം 
പ്രാവശ്യം മനസ്സില്‍ ആര്‍ത്തുവിളിച്ചു, പുനരൈക്യം 
നീണാള്‍ വാഴട്ടെ. 


ഒക്ടോബര്‍ 2020 —— 


മണ്ണിലേക്കു മടങ്ങാന്‍ കാര്‍ഷിക വെബിനാര്‍ 


ആകാംക്ഷയോടെയാണ്‌ ആഗസ്റ്റ്‌ മാസത്തിലെ 
പതിനഞ്ചാം തീയതിയിലേക്ക്‌ ഉറങ്ങി എഴു 
ന്നേല്‍ക്കുന്നത്‌. നവതി ആഘോഷങ്ങളുടെ ആദ്യ 
സംഗമം അന്നാണ്‌ നടക്കുന്നത്‌. ഒരു നാടിനെ മുഴു 
വന്‍ ഓണമൂട്ടുന്ന ഓണാട്ടുകരയുടെ സംസ്കൃതി 
യുമായി ആഴത്തില്‍ ബന്ധപ്പെട്ട കൃഷിയുടെ 
വൈവിദ്ധ്യമാര്‍ന്ന സാദ്ധ്യതകളിലേക്ക്‌ ഒരു എത്തി 
നോട്ടം. പരിസ്ഥിതി ഏറെ ചര്‍ച്ചയാവുന്ന കാലഘ 
SOO, കാലാവസ്ഥാ മാറ്റവും കോവിഡ്‌ 19 
സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചര്‍ച്ച 
ചെയ്യുവാന്‍, പരി. ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ 
പാരിസ്ഥിതിക ദര്‍ശനങ്ങളുടെ സമാഹാരമയ 
ലനദാത്തോ സീ എന്ന ചാക്രിക ലേഖനത്തിന്റെ 
ചൈതന്യം മനസ്സിലാക്കാന്‍, പരിസ്ഥിതി സാഹൃ 
ദപരമായ ജീവിതത്തിലൂടെ പൊതുഭവനമായ പ്രപ 
ഞ്ചത്തെ സംബന്ധിച്ച ആഴമായ അറിവിലേക്ക്‌ 
വിശ്വാസികളെ കൈപിടിച്ചുനടത്തുവാന്‍, മണ്ണും 
മരവും മനുഷ്യനും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാ 
ണെന്ന തിരിച്ചറിവിലേക്കു മലങ്കര മക്കളെ കൂട്ടി 
ക്കൊണ്ടുപോകുവാന്‍ ലക്ഷ്യം വച്ച്‌ ക്രമീകരിച്ച 
കാര്‍ഷിക സംഗമത്തിന്റെ ആദ്യ വിഷയം കോവി 
ഡാനന്തര കാര്‍ഷിക കേരളം എന്നതായിരുന്നു. 
അവതരിപ്പിച്ചതാകട്ടെ, തമിഴ്‌നാട്‌ ഗവണ്‍മെന്റിന്റെ 
മുന്‍ ചീഫ്‌ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി. സി. 
സിറിയക്ക്‌ ഐ. എ. എസ്സും. ആകാശവാണി തിരു 
വനന്തപുരം നിലയത്തിന്റെ വയലും വീടും പരിപാടി 
യുടെ പ്രോഗ്രാം എക്‌സിക്യൂട്ടീവ്‌ ആയി സേവനം 
അനുഷ്ഠിച്ച ഓണാട്ടുകരയുടെ സ്വന്തമായ ശ്രീ മുര 
ളീധരന്‍ തഴക്കരയാണ്‌ ഓണാട്ടകരയുടെ കാര്‍ 
ഷിക സാധ്യതകളും കൃഷി പുനരുജ്ജീവനവും എന്ന 
വിഷയം അവതരിപ്പിച്ചത്‌. കോവിഡ്‌ സൃഷ്ടിച്ച 
കാര്‍ഷിക പ്രതിസന്ധിയില്‍ ഇനിയും മണ്ണിലേക്കു 
മടങ്ങിയില്ലെങ്കില്‍ കുടുംബ കൃഷിയിലേക്കു മടങ്ങിയി 
ല്ലെങ്കില്‍, നമ്മെ കാത്തിരിക്കുന്ന വലിയ വിപത്തി 
ലേക്കു നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതായിരുന്നു ശ്രീമതി 
മിനി ടോം തേവരേത്തിന്റെ മണ്ണിലേക്കു മടങ്ങു കുടും 
ബകൃഷിയിലേക്കു മടങ്ങാം എന്ന ക്ലാസ്സ്‌. മാവേലി 
ക്കര ഭദ്രാസനത്തിന്റെ സാമൂഹ്യക്ഷേമവകുപ്പായ 
ചേതനയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കാര്‍ഷിക 
സംഗമം ക്രമീകരിച്ചത്‌. 
വി സല്യൂട്ട്‌ (യു) ദി നേഷന്‍ 

രാജ്യസ്നേഹത്തിന്റെ സ്മരണകളായിരുന്നു രക്ത 
സാക്ഷിത്വ മണ്ഡപങ്ങള്‍ക്കു മുമ്പില്‍ പുഷ്പ ച്ര്ര 
ങ്ങള്‍ അര്‍പ്പിക്കുമ്പോള്‍ മാവേലിക്കരയിലെ യുവത 
അനുഭവിച്ചത്‌. ബഹു. വര്‍ഗീസ്‌ മുകളുംപുറത്തച്ചന്റെ 
നേതൃത്വത്തില്‍, മാവേലിക്കര ഭഗ്രാസനത്തിലെ 
എം. സി. വൈ. എം., “വി സല്യൂട്ട്‌” എന്ന പരിപാടി 
യില്‍ രക്തസാക്ഷിത്വം വരിച്ച ധീരജവാന്മാര്‍ക്കു 
പ്രണാമം അര്‍പ്പിച്ചപ്പോള്‍ ഈറനണിഞ്ഞതു ഉറ്റവരു 
ടെയും ഉടയവരുടെയും മിഴികള്‍ മാത്രമായിരുന്നില്ല. 
ഒപ്പമുണ്ടായിരുന്ന അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തി 
യോസ്‌ പിതാവിന്റെയും വൈദികരുടെയും യുവതീ 
യുവാക്കന്മാരുടേയും കൂടിയായിരുന്നു. ദേശസ്നേ 


DALON 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


ഹത്തിന്റെ ആഴമാര്‍ന്ന അനുഭവങ്ങള്‍ ഒപ്പിയെടു 
ക്കുന്ന ഹൃദ്യമായ അനുഭവങ്ങളായിരുന്നു ധീരജ 
വാന്മാരുടെ ബലികുടീരങ്ങള്‍ യുവതയുടെ കാതില്‍ 
മന്ത്രിച്ചത്‌. 

ദി വേ 2020 (എം. സി. സി. എല്‍ സംഗമം) 


അമ്മയുടെ മുലപ്പാല്‍ പോലെ പ്രധാനമാണ്‌ 
വിശ്വാസ പരിശീലനം എന്നത്‌ ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ വാക്കുകളായിരുന്നു. 
വിദ്യാലയത്തിലേക്കുള്ള കൂട്ടികളുടെ വഴി 
കൊറോണായെന്ന വൈറസ്‌ അടച്ചപ്പോള്‍, വഴിയും 
സത്യവും ജീവനുമായ ക്രിസ്തുവിന്റെ വഴി, കുട്ടി 
കള്‍ക്കു കാണിച്ചുകൊടുക്കുക എന്നതായിരുന്നു 
എം. സി. സി. എല്ലിന്റെ ആഭിമുഖ്യത്തില്‍ സംഘ 
ടിപ്പിച്ച കുട്ടികളുടെ സംഗമത്തിന്റെ ഉദ്ദേശ്യം. 2020 
ആഗസ്റ്റ്‌ 29 ശനിയാഴ്ച വൈകിട്ട്‌ 3 മണിക്കൊരു 
ക്കിയ ഓണ്‍ലൈന്‍ സംഗമത്തില്‍ മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയിലെ കുട്ടികള്‍ക്കായി 
വിശ്വാസ പരിശീലനത്തിന്റെ പ്രസക്തി എന്ന 
വിഷയം അവതരിപ്പിച്ചത്‌, കൊച്ചേട്ടന്‍ എന്നു വിളി 
ക്കപ്പെടുന്ന, ദീപിക ബാലജന സഖ്യത്തിന്റെ ഡയ 
റക്ടര്‍, ബഹു. റോയി കണ്ണന്‍ചിറ സി. എം. ഐ. 
അച്ചനായിരുന്നു. അഭിവന്ദ്യ തോമസ്‌ മാര്‍ WVEM 
ബിയോസ്‌ മെത്രാപ്പോലീത്തായും ബഹു. സാമൂ 
വേല്‍ പഴവൂര്‍ പടിക്കല്‍ അച്ചനും ബഹു. വര്‍ഗീസ്‌ 
കൊച്ചുകളീക്കല്‍ അച്ചനും പരിപാടികള്‍ക്കു 
നേതൃത്വം നല്‍കി. മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭയുടെ തലവനും പിതാവുമായ മോറാന്‍ 
മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാ 
ബാവ മുഖ്യസന്ദേശവും മാവേലിക്കര ഭദ്രാസന 
അദ്ധ്യക്ഷന്‍ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്ത്തിയോസ്‌ 
മെത്രാപ്പോലീത്ത ആമുഖ സന്ദേശവും ഡോ. 
തോമസ്‌ മാര്‍ യാസേബിയൂസ്‌ മെത്രാപ്പോലീത്ത 
അനുഗ്രഹ പ്രഭാഷണവും നിര്‍വ്വഹിച്ചു. 


യുവതരംഗം (യുവജന സംഗമം) 


പുനരൈക്യവേദികളെ പ്രകമ്പനം കൊള്ളിച്ചി 
രുന്ന ആവേശം വിതറുന്ന മുദ്രാവാക്യങ്ങളില്ലായി 
രുന്നുവെങ്കിലും ആവേശം ഒട്ടും ചോരാതെ തന്നെ 
യാണ്‌ അഭിവന്ദ്യ വിന്‍സെന്റ്‌ മാര്‍ പൌലോസ്‌ 
മ്രെതാപ്പോലീത്തയും ബഹു. സെബാസ്റ്റ്യന്‍ 
അച്ചനും ബഹു. വര്‍ഗീസ്‌ മുകളുംപുറത്ത്‌ അച്ചനും 
യുവജന സമ്മേളനം ക്രമീകരിച്ചത്‌. മലങ്കര സഭ 
യുടെ യുവത്വം വിളിച്ചറിയിക്കുന്നതായിരുന്നു 2020 
ആഗസ്റ്റ്‌ 30 ഞായര്‍ വൈകിട്ട്‌ 3 മണിക്കു ക്രമീക 
രിച്ച എം. സി. വൈ. എം. സംഗമം. ക്രിസ്തുവിനെ 
മുറുകെപിടിച്ചു കൊണ്ട്‌, അവന്റെ സഭയ്ക്കുവേ 
ണ്ടിയും നാമായിരിക്കുന്ന സമൂഹത്തിനുവേണ്ടിയും 
നാം അധിവസിക്കുന്ന പ്രപഞ്ചത്തിനുവേണ്ടിയും 
ജീവിതം സമര്‍പ്പിക്കാന്‍, യുവത സജ്ജരാകുകയും 
മലങ്കര സഭയെ ശതാബ്ദിയിലേക്കു നയിക്കുവാന്‍ 
തക്കവണ്ണം പക്വത പ്രാപിച്ച്‌, ധീര പ്രേഷിതരാകാ 
നുള്ള വിളി യുവത്വം തിരിച്ചറിയണം എന്ന്‌ 
ആഹ്വാനം ചെയ്തത്‌ സി. സി. ബി. ഐ. യുടെ 
ഡെപ്യൂട്ടി സ്രെകട്ടറി ജനറല്‍ ആയിരിക്കുന്ന ഡോ. 
സ്റ്റീഫന്‍ ആലത്തറയാണ്‌. ദൈവദാസന്‍ മാര്‍ 


ഈവാനിയോസ്‌ പിതാവിനെപ്പോലെ മലങ്കരയുടെ 
യുവതയും ധീര പ്രോഷിതാരാകണം എന്ന വലിയ 
ദര്‍ശനം ആഴത്തില്‍ മനസ്സിലാക്കിയാണ്‌ ആ 
സംഗമം അവസാനിച്ചത്‌. മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോ 
ലിക്കാബാവ മുഖ്യസന്ദേശവും മാവേലിക്കര ഭദ്രാ 
സന അദ്ധ്യക്ഷന്‍ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്ത്തി 
യോസ്‌ മെത്രാപ്പോലീത്ത ആമുഖ സന്ദേശവും 
ഡോ. വിന്‍സെന്റ്‌ മാര്‍ പൌലോസ്‌ മെത്രാപ്പോ 
ലീത്ത അനുഗ്രഹ പ്രഭാഷണവും നല്‍കി. 


കൃപ നിറയുന്ന കുടുംബങ്ങള്‍ (മാതൃസംഗമം) 


കൊറോണക്കാലത്ത്‌ നിങ്ങള്‍ എവിടെയായി 
രുന്നു എന്നൊരാളോടു ചോദിക്കുമ്പോള്‍, ഒരു 
രണ്ടാം ചിന്ത വേണ്ടാതെ തന്നെ മറുപടി തരുന്നു, 
കുടുംബത്തോടൊപ്പമായിരുന്നു. കുടുംബങ്ങളി 
ലാണ്‌ സഭ വളരുന്നത്‌. അതിനാല്‍ത്തന്നെ, കുടും 
ബസംഗമം ഇത്തവണത്തെ നവതി ആഘോഷങ്ങ 
ളുടെ പ്രത്യേകത ആയിരുന്നു. അമ്മമാരെയെല്ലാം 
ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സംഗമം സ്ത്രീശാക്തീക 
രണത്തിന്റെ നേര്‍ക്കാഴ്ചയായിരുന്നു. സഭയുടെ 
സ്ത്രീപക്ഷമുഖമായിരുന്നു 2020 സെപ്റ്റംബര്‍ 5a) 
വൈകിട്ട്‌ 3 മണിക്ക്‌ ക്രമീകരിച്ച മാതൃസംഗമം. 
പുരോഗമനാത്മകമായ ഒരു സമൂഹത്തില്‍ 
സ്ര്തീകളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള 
പ്രവര്‍ത്തനങ്ങളാണ്‌ സമൂഹത്തിന്റെയും mew} 
ടെയും ഉന്നതി എന്ന ഇവാനിയന്‍ ദര്‍ശനത്തിലുറ 
ച്ചുനിന്നാണ്‌, സഭയിലെ കുടുംബങ്ങളിലെ പിതാ 
ക്കന്മാരുടെയും അമ്മമാരുടെയും സ്ഥാനം എന്താ 
ണെന്ന്‌ തിരുവനന്തപുരം 206 ഗ്രിഗോറിയോസ്‌ ലോ 
കോളേജിന്റെ വൈസ്‌ പ്രിന്‍സിപ്പാളും പ്രൊഫസ 
റുമായ ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കലും, തിരുവ 
നന്തപുരം മാര്‍ തെയോഫിലോസ്‌ കോളേജിലെ 
അസോസിയേറ്റ്‌ പ്രൊഫസര്‍ ഡോ. ജിബി ഗീവര്‍ഗീ 
സും അമ്മമാരെ അഭിസംബോധന ചെയ്തത്‌. 
അഭിവന്ദ്യ യുഹോനോന്‍ മാര്‍ ക്രിസോസ്റ്റം പിതാ 
വും ബഹു. കുര്യാക്കോസ്‌ കൂത്തനേത്ത്‌ അച്ചനും 
ബഹു. ജോസഫ്‌ സദനം അച്ചനും സംഗമങ്ങള്‍ക്കു 
നേതൃത്വം നല്‍കി. മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭയുടെ തലവനും പിതാവുമായ മോറാന്‍ 
മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാ 
ബാവ മുഖ്യസന്ദേശവും മാവേലിക്കര ഭദ്രാസന 
അദ്ധ്യക്ഷന്‍ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്ത്തിയോസ്‌ 
മെത്രാപ്പോലീത്ത ആമുഖ സന്ദേശവും ഡോ. 
യൂഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത 
അനുഗ്രഹ പ്രഭാഷണവും നടത്തി. 
ക്രിസ്തുവില്‍ ആനന്ദിച്ചാഹ്ലാദിക്കുന്ന സന്യാസി 
നികൾ (സന്യാസിനീ സംഗമം) 

മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയില്‍ 
സന്യാസിനിമാരുടെ ഇരുപതോളം സമൂഹങ്ങള്‍ 
പ്രാര്‍ത്ഥനാധിഷ്ഠിതമായ സ്നേഹശുശ്രൂഷകള്‍ 
ക്രമീകരിക്കുന്നു. വ്യത്യസ്തമായ ശുശ്രൂഷാ പന്ഥാ 
വുകളുള്ള ഈ സന്യാസിനീ സമൂഹങ്ങളെ ഒരു 
കുടക്കീഴില്‍ ചേര്‍ത്തു നിര്‍ത്താന്‍ പര്യാപ്തമാണ്‌ 


www.malankaralibrary.com 


ഉത്തമം ദൈവസേവനം അത്യുത്തമം ദൈവസമ്പാ 
ദനം എന്ന ദൈവദാസന്റെ ആപ്തവാക്യം. വര്‍ 
ത്തമാന കാലത്തെ സന്യാസിനികളുടെ വിളിയും 
വെല്ലവിളിയും വെളിപ്പെടുത്തുന്നതായിരുന്നു 2020 
സെപ്റ്റംബര്‍ 12 ന്‌ രാവിലെ 10 മണിക്ക്‌ ക്രമീ 
കരിച്ച സന്യാസിനീ സംഗമം. (ഫാന്‍സിസ്കന്‍ 
കപ്പൂച്ചിന്‍ സഭയുടെ കോട്ടയം പ്രോവിന്‍സിന്റെ 
പ്രൊവിന്‍ഷ്യാള്‍ ബഹു. ഡോ. ജോര്‍ജ്ജ്‌ ആന്റണി 
ആശാരിച്ചേരില്‍ (ഓ. എഫ്‌. എം. കാപ്‌) അച്ചനും 
മെഡിക്കല്‍ മിഷന്‍ സഭാംഗമായ ബഹു. ഡോ. 
സിസ്റ്റര്‍ വിജയ പുതുശ്ശേരിയും ക്ലാസുകള്‍ നയിച്ചു. 
സന്യാസിനികള്‍ക്കായുള്ള സിനഡല്‍ കമ്മീഷന്‍ 
ചെയര്‍മാന്‍ അഭിവന്ദ്യ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്നാ 
ത്തിയോസ്‌ പിതാവും ബഹു. വര്‍ഗീസ്‌ വിനയാനന്ദ്‌ 
ഓ. ഐ. സി. അച്ചനും ബഹു. സില്‍വെസ്റ്റര്‍ 
തെക്കേടത്ത്‌ അച്ചനും സംഗമങ്ങള്‍ക്ക്‌ നേതൃത്വം 
വഹിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
യുടെ തലവനും പിതാവുമായ മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവ 
മുഖ്യസന്ദേശവും മാവേലിക്കര ഭദ്രാസന അദ്ധ്യ 
ക്ഷന്‍ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്ത്തിയോസ്‌ മ്മെതാ 
പ്പോലീത്ത ആമുഖ പ്രഭാഷണവും നല്‍കി സംഗമ 
ത്തെ അനുഗ്രഹിച്ചു. 
ഭൂമിയുടെ ഉപ്പു വെളിച്ചവും (അല്മായ സംഗമം) 
2020 സെപ്റ്റംബര്‍ 12 ന്‌ ഉച്ചകഴിഞ്ഞ്‌ 3 മണി 
ക്കാണ്‌ അല്മായര്‍ക്കായുള്ള സംഗമം (്രമീകരി 
ച്ചത്‌. പ്രബുദ്ധരായ ദൈവജനമാണ്‌ മലങ്കര സഭ 
യുടെ ശക്തി എന്ന യാഥാര്‍ത്ഥ്യം തിരിച്ചറിഞ്ഞ 
ദാര്‍ശനികനായിരുന്നു ദൈവദാസന്‍. അല്മായരുടെ 
സമുദ്ധാരണത്തിലൂടെ മലങ്കര സഭയുടെ വളര്‍ച്ച 
സാധിതമാക്കുക എന്നതായിരുന്നു ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ പ്രവര്‍ത്തനങ്ങ 
ളുടെ ലക്ഷ്യം. കാരണം, ലോകത്തിന്റെ ഉപ്പും വെളി 
ച്ചവുമായി പ്രശോഭിച്ചുകൊണ്ട്‌ മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയെ നയിക്കുവാന്‍ അല്‍മായരെ 
സജ്ജരാക്കുക എന്ന വലിയ ദൌത്യം നിര്‍വൃഹിച്ചത്‌ 
സുപ്രീം കോടതിയുടെ മുന്‍ ജസ്റ്റിസ്‌ ആയിരുന്ന 
ശ്രീ കുര്യന്‍ ജോസഫ്‌ ആയിരുന്നു. മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാ 
വുമായ മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാബാവ മുഖ്യസന്ദേശവും മാവേലിക്കര 
ഭദ്രാസന അദ്ധ്യക്ഷന്‍ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്ത്തി 
യോസ്‌ മ്മെതാപ്പോലീത്ത ആമുഖ സന്ദേശവും 
നല്‍കി. 


ഇവാനിയന്‍ ദാര്‍ശനികത 


യുഗപ്രഭാവനായ ദൈവദാസന്‍ മാര്‍ ഈവാനി 
യോസ്‌ പിതാവിന്റെ സംഭാവനകള്‍ കാലം തങ്ക 
ലിപികളില്‍ അടയാളപ്പെടുത്തുന്നത്‌ പ്രധാനമായി 
അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ ദര്‍ശനങ്ങ 
ളാണ്‌. ഈ ദര്‍ശനങ്ങളിലൂടെ ജീവിതം പടുത്തു 
യര്‍ത്തിയ ചില വ്യക്തികളെ പരിചയപ്പെടുത്തുക 
യാണ്‌ ഇവാനിയോസ്‌: വ്യക്തിയും ദര്‍ശനവും 
എന്ന വെബിനാറിലൂടെ. 2020 സെപ്റ്റംബര്‍ 13 നാ 
യിരുന്നു വെബിനാര്‍ ക്രമീകരിച്ചത്‌. ദൈവദാസന്‍ 


ഒക്ടോബര്‍ 2020 —— 


മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ വിദ്യാഭ്യാസ 
സാമൂഹ്യ ദര്‍ശനങ്ങള്‍ പങ്കു വച്ചത്‌ ശ്രീ. ടി. പി. 
ശ്രീനിവാസന്‍ ഐ. എഫ്‌. എസ്സും ശ്രീ. ജയ 
കുമാര്‍ ഐ. എ. എസ്സുമായിരുന്നു. 

ഇടയ സംഗമം 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിലെ 
വൈദികര്‍ക്കായുള്ള സംഗമം 2020 സെപ്റ്റംബര്‍ 
15ന്‌ രാവിലെ പത്തുമണിക്കായിരുന്നു. ഡിജിറ്റല്‍ 
പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഈ സംഗമത്തില്‍ വിവിധ 
ഭ്രാസനങ്ങളിലെ വൈദികര്‍ പങ്കെടുത്തു. സഭ 
യുടെ വളര്‍ച്ചയും നവീകരണവും വൈദികരിലൂടെ 
യാകണം എന്ന മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
ദര്‍ശനത്തെകുറിച്ച്‌ ബഹു. ഡോ. മരിയദാസ്‌ പടി 
പ്പുരയ്ക്കല്‍ ഓ. ഐ. സി. അച്ചനും വര്‍ത്തമാനകാ 
ലത്തിലെ പുരോഹിതരുടെ വിളിയും വെല്ലുവിളിയും 
എന്ന വിഷയത്തെക്കുറിച്ച്‌ ബഹു. ഡോ. ജോസഫ്‌ 
കടുപ്പില്‍ അച്ചനും വിഷയങ്ങള്‍ അവതരിപ്പിച്ചു. മല 
ങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനും 
പിതാവുമായ മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
ക്ലീമീസ്‌ കാതോലിക്കാബാവ മുഖ്യസന്ദേശവും 
മാവേലിക്കര ഭദ്രാസന അദ്ധ്യക്ഷന്‍ ഡോ. ജോഷ്വാ 
മാര്‍ ഇഗ്ത്തിയോസ്‌ മെത്രാപ്പോലീത്ത ആമുഖ 
സന്ദേശവും ഡോ. ഗീവര്‍ഗീസ്‌ മാര്‍ മഖാറിയൂസ്‌ 
മ്രെതാ പ്പോലീത്ത അനുഗ്രഹ പ്രഭാഷണവും 
നിര്‍വൃഹിച്ചു. 


ദീപശിഖാ പ്രയാണവും വിളംബര റാലിയും 


പുനരൈകൃത്തിന്റെ സ്മരണകളുണര്‍ത്തുന്ന 
കൊല്ലം തങ്കശ്ശേരി അരമന ചാപ്പല്‍. ആ ദൈവാല 
യത്തോടും സ്ഥലത്തോടും ഒരു ആത്മബന്ധം മല 
ങ്കര കത്തോലിക്കനുണ്ട്‌. അത്യാഘോഷപൂര്‍വ്വം നട 
ത്തിയിരുന്ന ദീപശിഖാപ്രയാണങ്ങളും ഛായാചിത്ര 
പ്രയാണവും വിളംബരറാലിയും കോവിഡ്‌ പ്രോട്ടോ 
ക്കോള്‍ കാരണം ഉപേക്ഷിക്കേണ്ടിവരുമല്ലോ എന്ന 
സങ്കടമാരുന്നു സംഘാടകര്‍ക്ക്‌. എങ്കിലും, ആഡം 
ബരങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കി കോവിഡ്‌ 
പ്രോട്ടോക്കോള്‍ പാലിച്ചുകൊണ്ട്‌ ദീപശിഖ തെളി 
യിക്കണം എന്നും ഛായാചിത്രങ്ങള്‍ കൊണ്ടുവര 
ണമെന്നും അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തി 
യോസ്‌ പിതാവ്‌ പറഞ്ഞപ്പോള്‍, മാവേലിക്കരയുടെ 
യുവജന പ്രസ്ഥാനം അതിനു നേതൃത്വം നല്‍കി. 
തങ്കശ്ശേരി അരമന ചാപ്പലിലെ വി. കുര്‍ബാനയ്ക്കു 
ശേഷം അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 
മെത്രാപ്പോലീത്തായുടെ സാന്നിദ്ധ്യത്തില്‍ കൊല്ലം 
രൂപതാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ പോള്‍ ആന്റണി മുല്ല 
ശ്ശേരി പിതാവ്‌ ദീപശിഖ തെളിയിച്ച്‌ കൊല്ലം രൂപ 
തയുടെ മുന്‍ അദ്ധ്യക്ഷന്‍ സ്റ്റാന്‍ലി റോമന്‍ പിതാ 
വിനു നല്‍കുകയും തുടര്‍ന്ന്‌ മാവേലിക്കര ഭദ്രാസ 
നത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്‌ 
ശ്രീ. ജോബി ജോണ്‍ അത്‌ ഏറ്റുവാങ്ങുകയും 
ചെയ്തു. 

തുടര്‍ന്ന്‌ കൊല്ലം വൈദിക ജില്ലയുടെ ആഭിമു 
ഖ്യത്തില്‍ ദീപശിഖയും മാവേലിക്കര വൈദിക ജില്ല 
യുടെ ആഭിമുഖ്യത്തില്‍ ദൈവദാസന്‍ മാര്‍ ഈവാ 
MEDIA പിതാവിന്റെ ഛായാചിത്രവും ചെങ്ങന്നൂര്‍ 


DALLON 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തില്‍ യാക്കോബ്‌ 
മാര്‍ തെയോഫിലോസ്‌ പിതാവിന്റെ ഛായാചി 
ത്രവും പുത്തൂര്‍ വൈദിക ജില്ലയുടെ ആഭിമുഖ്യ 
ത്തില്‍ പേപ്പല്‍ പതാകയും കടമ്പനാട്‌ വൈദിക 
ജില്ലയുടെ ആഭിമുഖ്യത്തില്‍ കാതോലിക്കാ പതാ 
കയും കറ്റാനം വൈദിക ജില്ലയുടെ ആഭിമുഖ്യ 
ത്തില്‍ പുനരൈക്യ ലോഗോയും വിളംബര റാലി 
യായി, പുന്നമൂട്‌ സെന്റ്‌ മേരീസ്‌ കത്തീര്ഡല്‍ 
ദൈവാലയത്തില്‍ എത്തിച്ചേര്‍ന്നു. അഭിവന്ദ്യ പിതാ 
വിന്റെ നേതൃത്വത്തില്‍ ദീപശിഖാ പ്രയാണ 
ത്തെയും വിളംബരറാലിയെയും ഛായാചിത 
പ്രയാണത്തെയും സ്വീകരിച്ചു. 


അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 
പിതാവ്‌ ദീപശിഖ ഏറ്റുവാങ്ങി. വികാരി ജനറാള്‍ 
മോണ്‍. ജോസ്‌ വെണ്‍മാലോട്ട്‌ ഛായാചിത്രം ഏറ്റു 
വാങ്ങി ഛായാചിത്ര പ്രയാണങ്ങളെ സ്വീകരിച്ചു. 
വന്ദ്യ യൂഹാനോന്‍ റമ്പാന്‍ യാക്കോബ്‌ മാര്‍ 
തെയോഫിലോസ്‌ പിതാവിന്റെ ഛായാചിത്രവും 
വന്ദ്യ ജോര്‍ജ്ജ്‌ ചരുവിള കോര്‍ എപ്പിസ്കോപ്പ 
പേപ്പല്‍ പതാകയും ഫാ. വര്‍ഗീസ്‌ മുകളുംപുറത്ത്‌ 
കാതോലിക്കേറ്റ്‌ പതാകയും ഫാ. ബനഡിക്ട്‌ പെരു 
മുറ്റത്ത്‌ പുനരൈക്യ ലോഗോയും ഏറ്റുവാങ്ങി. അഭി 
വന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ പിതാവ്‌ പേപ്പല്‍ 
പതാകയും കാതോലിക്കേറ്റ്‌ പതാകയും ഉയര്‍ത്തിയ 
തോടെ പുനരൈക്യ ആഘോഷങ്ങള്‍ക്കു തുടക്ക 
മായി. അതുവരെ ആര്‍ത്തുപെയത മഴ ചെറുമന്ദഹാ 
സത്തോടെ തെല്ലുനേരത്തേക്കു മാറിനിന്നു, ഇതെല്ലാം 
ആസ്വദിച്ചുകൊണ്ട്‌. തുടര്‍ന്നു സന്ധ്യാപ്രാര്‍ഥന 
യ്ക്കായി എല്ലാവരും ദൈവാലയത്തിലേക്ക്‌. 


ലോകാസമസ്താ സുഖിനോ ഭവന്തു 
(മതസാഹാര്‍ദ്ദ സംഗമം) 


പിറ്റേ ദിവസം, 19 സെപ്തംബര്‍ 2020. ദൈവദാ 
സന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ മാതൃഇട 
വകയായ പുതിയകാവില്‍ വി. കുര്‍ബാന. മുഖ്യ 
കാര്‍മ്മികന്‍ സഭയുടെ തലവനും പിതാവുമായ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോ 
ലിക്കാബാവ. സഹകാര്‍മ്മികനായി മാവേലിക്കര 
ഭദ്രാസന അദ്ധ്യക്ഷനും. വി. കുര്‍ബാനയ്ക്കു 
ശേഷം ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിന്റെ മാതാപിതാക്കളായ തോമസ്‌ പണിക്കരു 
ടെയും അന്നമ്മ പണിക്കരുടെയും കല്ലറയില്‍ 
ധൂപാര്‍പ്പണം. തുടര്‍ന്ന്‌ സ്മൃതി മന്ദിരം സന്ദര്‍ശിച്ച്‌, 
ധൂപ പ്രാര്‍ത്ഥനയ്ക്കായി പിതാക്കന്മാരും വൈദി 
കരും വിശ്വാസികളും ദൈവദാസന്റെ ജന്മഗൃഹ 
ത്തിലേക്ക്‌. 


അന്നേദിവസം വൈകിട്ട്‌ 3 മണിക്കായിരുന്നു മത 
സൌഹാര്‍ദ്ദ സമ്മേളനം. മതസൌഈഹാര്‍ദുത്തിന്റെ 
മണ്ണായ മാവേലിക്കരയില്‍ സമാധാനത്തിന്റെ സന്ദേ 
ശമോതി, ലോകാസമസ്താ സുഖിനോ ഭവന്തു 
എന്ന ശാന്തിമന്ത്രമുരുവിട്ടുകൊണ്ട്‌, വിവിധ മതങ്ങ 
ളുടെ പ്രതിനിധികള്‍ ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോമിലൂടെ 
സമ്മേളിച്ച മതസൌഹാര്‍ദ്ദ സമ്മേളനം നവതിയാ 
ഘോഷങ്ങള്‍ക്കു മാറ്റേകി. സര്‍വ്വലോകത്തിന്റെയും 
സമാധാനവും സുഖവുമാണ്‌ മതങ്ങളുടെ ലക്ഷ്യം 


എന്ന സമാധാനസന്ദേശം ശ്രീ വീരഭ്രദാനന്ദ സ്വാമി 
(ഹരിപ്പാട്‌ ശ്രീ രാമകൃഷ്ണ മഠാധിപതി), ശ്രീ. വി. 
പി. സൂഹൈബ്‌ മൌലവി (പാളയം ഇമാം), മാര്‍ 
ജോസഫ്‌ മാര്‍ കല്ലറങ്ങാട്ട്‌ (പാലാ രൂപതാധ്യക്ഷന്‍) 
എന്നിവര്‍ ആശംസിച്ചു. ഭാരതത്തിന്റെ ഉപരാഷ്ട്ര 
പതി ശ്രീ വെങ്കയ്യാ നായിഡു മതസൌഹാര്‍ദ സമ്മേ 
ളനത്തിന്‌ ആശംസയറിയിച്ചു. മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോ 
ലിക്കാബാവ മുഖ്യസന്ദേശവും മാവേലിക്കര ഭദ്രാ 
സന അദ്ധ്യക്ഷന്‍ ഡോ. ജോഷ്വാ മാര്‍ ഇഗ്ത്തി 
യോസ്‌ മെത്രാപ്പോലീത്ത ആമുഖ സന്ദേശവും 
അറിയിച്ചു. തുടര്‍ന്ന്‌ സന്ധ്യപ്രാര്‍ത്ഥന അഭിവന്ദ്യ 
പിതാക്കന്മാരുടെ കാര്‍മ്മകത്വത്തില്‍. 


സഭൈക്ൃയസംഗമം 


20 സെപ്റ്റംബര്‍ 1930. തൊണ്ണൂറു വര്‍ഷങ്ങള്‍ക്കു 
മുമ്പു നടന്ന ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും 
വലിയ സഭൈക്യസാക്ഷ്യത്തിന്റെ പൊന്‍സുദിനം. 
മലങ്കര സഭയില്‍ സമാധാനത്തിന്റെ സൂര്യന്‍ ഉദിച്ച 
ദിനം. കാലങ്ങള്‍ക്കിപ്പുറം മറ്റൊരു സെപ്റ്റബര്‍ 21. 
നന്ദി നിറഞ്ഞ മനസ്സുമായി പുന്നമൂട്‌ സെന്റ്‌ 
മേരീസ്‌ കത്തീഡ്രല്‍ ദൈവലായത്തില്‍ സഭയുടെ 
തലവനും പിതാവുമായ മോറാന്‍ മോര്‍ ബസേലി 
യോസ്‌ ക്ലീമീസ്‌ ബാവ തിരുമേനി കൃതജ്ഞതാ 
ബലിയര്‍പ്പിച്ചു. ഏഴു വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ നടന്ന 
എണ്‍പത്തി മൂന്നാം പുനരൈക്യ വാര്‍ഷിക 
ത്തിന്റെയും കത്തീ(രഡല്‍ ദൈവാലയ കൂദാ 
ശയുടെയും ഓര്‍മ്മകള്‍ കോവിഡ്‌ പ്രോട്ടോക്കോ 
ളിന്റെ പരിധിയിയിലും വിശ്വാസികളുടെ മനസ്സില്‍ 
അലയടിച്ചു. 


മാവേലിക്കര പടിയോലയുടെയും മാവേലിക്കര 
സുന്നഹദോസിന്റെയും ചരിത്രമുറങ്ങുന്ന മണ്ണില്‍ 
അന്നേദിവസം വൈകിട്ട്‌ മൂന്നുമണിക്ക്‌ വെര്‍ച്വല്‍ 
പ്ലാറ്റ്ഫോമിലൂടെ വിവിധ സഭകളുടെ അദ്ധ്യകഷ 
ന്മാര്‍ സമ്മെളിച്ചു. ക്രിസ്തുവിന്റെ സഭ ഇനിയും 
കൂടുതല്‍ വിഭജിതമാകാതെ പരിപാലിക്കുന്നതിനാ 
യി. സഭകള്‍ തമ്മിലുള്ള പാലമായി വര്‍ത്തിക്കുക 
എന്ന വലിയ ദൌതൃത്തിനാണ്‌ 2020 സെപ്റ്റംബര്‍ 
20 ലെ എക്യുമെനിക്കല്‍ സംഗമം സാക്ഷ്യം വഹി 
ച്ചത്‌. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
തലവനും പിതാവുമായ മോറാന്‍ മോര്‍ ബസേലി 
യോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവയുടെ അദ്ധ്യ 
ക്ഷതയില്‍ നടന്ന സമ്മേളനം കര്‍ദ്ദിനാള്‍ മാര്‍ ആല 
ഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. അഭിവന്ദ്യ ജോസഫ്‌ 
മാര്‍ത്തോമ പിതാവ്‌ (മാര്‍ത്തോമാ സഭ), അഭിവന്ദ്യ 
അലക്സിയോസ്‌ മാര്‍ യൌസേബിയോസ്‌ മെത്രാ 
പ്പോലീത്ത (ഓര്‍ത്തഡോക്‌സ്‌ സഭ, മാവേലിക്കര 
ഭദ്രാസനം), അഭിവന്ദ്യ ഗീവര്‍ഗീസ്‌ മാര്‍ 
കൂറിലോസ്‌ മെത്രാപ്പോലീത്ത (യാക്കോബായ 
സഭ, നിരണം ഭദ്രാസനം), അഭിവന്ദ്യ ധര്‍മ്മരാജ്‌ 
റസാലം തിരുമേനി (സി. എസ്‌. ഐ. ദക്ഷിണകേ 
രള മഹായിടവ, മോഡറേറ്റര്‍), അഭിവന്ദ്യ സെല്‍വി 
സ്റ്റര്‍ പോന്നുമുത്തന്‍ പിതാവ്‌ (കെ.സി. ബി. സി. 


www.malankaralibrary.com 


കമ്മീഷന്‍ ഫോര്‍ ഡയലോഗ്‌), അഭിവന്ദ്യ ഉമ്മന്‍ 
ജോര്‍ജ്ജ്‌ തിരുമേനി ((പസിഡന്റ്‌, കേരള 
കൌണ്‍സില്‍ ഫോര്‍ ചര്‍ച്ചസ്‌) എന്നീ പിതാക്കന്മാ 
രുടെ ആശംസകള്‍ സംഗമത്തിനു മാറ്റുകൂട്ടി. മാവേ 
ലിക്കര ഭ്രദാസന അദ്ധ്യക്ഷന്‍ ഡോ. ജോഷ്വാ മാര്‍ 
ഇഗ്ത്തിയോസ്‌ മ്മെതാപ്പോലീത്ത ആമുഖ 
സന്ദേശം നല്‍കി. ഡോ. അലക്സാണ്ടര്‍ ജേക്കബ്‌ 
ഐ. പി. എസ്‌. (റിട്ട.) ദൈവദാസന്‍ മാര്‍ ഈവാ 
നിയോസ്‌ പിതാവിന്റെ എക്യുമെനിക്കല്‍ ദര്‍ശ 
നത്തെകുറിച്ച്‌ മുഖ്യ പ്രഭാഷണം നടത്തി. 


സുവിശേഷ സന്ധ്യ 


വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങള്‍ അനു 
കൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും (2 തിമോ 
4:2) എന്ന പനലോസിന്റെ വാക്കുകള്‍ തിമോത്തിക്കു 
മാത്രമുളള സ്നേഹോപദേശം ആയിരുന്നില്ല. എല്ലാ 
കാലത്തും എല്ലാ സമയത്തും എല്ലാ ദേശങ്ങളിലും 
ഒരു പോലെ അനുവര്‍ത്തിക്കേണ്ട കല്പന ആയി 
രുന്നു. കൊറോണാ വൈറസ്‌ തീര്‍ത്ത സങ്കീര്‍ണ്ണ 
സാഹചര്യങ്ങള്‍ക്കിടയിലും മലങ്കര കത്തോലിക്കാ 
സഭയുടെ സുവിശേഷ സംഘം സെപ്റ്റംബര്‍ 20 നു 
വൈകിട്ട്‌ സന്ധ്യാപ്രാര്‍ത്ഥനയ്ക്കു ശേഷം പുന്നമൂട്‌ 
കത്തീഡ്രല്‍ ദൈവാലയത്തില്‍ സമ്മേളിച്ചു, ഭീതി 
യില്ലാതെ ജാഗ്രതയോടെ. ഗാന ശുശ്രൂഷയും വി. 
കുര്‍ബാനയുടെ ആരാധനയും വചനപ്രഘോഷ 
ണവും ആ സന്ധ്യയെ തികച്ചും സുവിശേഷ 
ത്തിന്റെ സന്ധ്യയാക്കി. ബഹു. ജോഷ്വാ കൊച്ചുവി 
ളയിലച്ചന്‍ വചന പ്രഘോഷണം നടത്തി. ബഹു. 
ആന്റണി കാക്കനാട്ട്‌ അച്ചനും ബഹു. കുര്യാ 
ക്കോസ്‌ തിരുവാലില്‍ അച്ചനും സുവിശേഷ 
സന്ധ്യയ്ക്കു നേതൃത്വം നല്‍കി. 


കൃതജ്ഞതയുടെ യാഗാര്‍പ്പണം 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ 
ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്‌ സെപ്റ്റംബര്‍ 21. 
അന്നാണ്‌ പണിക്കരുവീട്ടില്‍ തോമ്മാ പണിക്കരു 
ടെയും അന്നാമ്മയുടെയും മകനായി മാര്‍ ഈവാ 
നിയോസ്‌ പിതാവ്‌ ജനിച്ചത്‌ 1882 സെപ്റ്റംബര്‍ 21 
നായിരുന്നു. നാല്‍പ്പത്തിയെട്ടു വര്‍ഷങ്ങള്‍ക്കു 
ശേഷം മറ്റൊരു സെപ്റ്റംബര്‍ ഇരുപത്തി ഒന്ന്‌. 1930 
ലെ സെപ്റ്റംബര്‍ 21. കത്തോലിക്കാ സഭയുമായി 
പുനരൈക്യപ്പെട്ടതിനുശേഷം മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ ആദ്യമായി വി. കുര്‍ബാന അര്‍പ്പിച്ച ദിവ 
സം. പ്രാതിനിധ്യസ്വഭാവത്തില്‍ വിവിധ അതിഭദഗ്രാ 
സനങ്ങളില്‍ നിന്നും ഭ്രാസനങ്ങളില്‍ നിന്നുമായി 
വികാരി ജനറാള്‍മാര്‍, കോര്‍ എപ്പിസ്കോപ്പാമാര്‍, 
റമ്പാന്‍മാര്‍, സുപ്പീരിയര്‍ ജനറല്‍സ്‌, പ്രൊവിന്‍ 
HJ, വൈദികര്‍, സന്യസ്തര്‍, വൈദിക 
വിദ്യാര്‍ത്ഥികള്‍, പ്രത്യേക ക്ഷണിതാക്കളായ 
അല്മായ സഹോദരങ്ങള്‍ തുടങ്ങിയവര്‍ രാവിലെ 
എട്ടുമണിക്കു തന്നെ മാവേലിക്കര പുന്നമൂട്‌ സെന്റ്‌ 
മേരീസ്‌ കത്തീഡ്രല്‍ ദൈവാലയത്തില്‍ കോവിഡ്‌ 
പ്രോട്ടോകോള്‍ പാലിച്ചുകൊണ്ടു സന്നിഹിതരായി. 


കൃത്യം എട്ടു മണിക്കു തന്നെ അഭിവന്ദ്യ പിതാ 
ക്കന്മാരെ സ്വീകരിക്കാന്‍ മാവേലിക്കര ഭദ്രാസന 


ഒക്ടോബര്‍ 2020 —— 


വികാരി ജനറാളും പുനരൈക്യ നവതി ജനറല്‍ 
കണ്‍വീനറുമായ മോണ്‍. ജോസ്‌ വെണ്‍മാലോട്ട്‌, 
പുനരൈക്യ നവതി ജോയിന്റ്‌ കണ്‍വീനറുമായ 
വന്ദ്യ ജോര്‍ജ്ജ്‌ ചരുവിള കോര്‍ എപ്പിസ്കോപ്പ, വന്ദ്യ 
യൂഹാനോന്‍ റമ്പാന്‍, മാവേലിക്കര ഭദ്രാസന 
ചാന്‍സിലറും പുനരൈക്യ നവതി ജനറല്‍ സെക്ര 
ട്ടറിയുമായ ഫാ. ബനഡിക്ട്‌ പെരുമുറ്റത്ത്‌, പുന 
രൈക്യ നവതി ഇന്‍വിറ്റേഷന്‍ കമ്മിറ്റി ചെയര്‍മാന്‍ 
ഫാ. ജോണ്‍ വൈപ്പില്‍, മാവേലിക്കര ഭദ്രാസന 
പ്രൊക്യുറേറ്ററും നവതി ലോ ആന്‍ഡ്‌ ഓര്‍ഡര്‍ 
കമ്മിറ്റി ചെയര്‍മാനുമായ ഫാ. ഇമ്മാനുവേല്‍ 
പുന്തലവിള, ലിറ്റര്‍ജി കമ്മിറ്റി ചെയര്‍മാന്‍ ഫാ. 
ജിബിന്‍ കുര്യാക്കോസ്‌ കൊച്ചുകളീക്കല്‍ തുടങ്ങി 
യവർ ദൈവാലയ പ്രവേശന കവാടത്തില്‍ കത്തിച്ച 
തിരികളുമായി അണിനിരന്നു. 


തുടര്‍ന്നുള്ള വി. കുര്‍ബാന, മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ 
കര്‍ദ്ദിനാള്‍ മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാബാവയുടെ മുഖ്യകാര്‍മ്മികത്വത്തില്‍ 
ആയിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 
ആര്‍ച്ചുബിഷപ്പ്‌ അഭിവന്ദ്യ മാര്‍ ജോസഫ്‌ പെരു 
ന്തോട്ടം പിതാവും കോട്ടയം അതിരുപതയുടെ 
ആര്‍ച്ചുബിഷപ്പ്‌ അഭിവന്ദ്യ മാര്‍ മാത്യു മൂലക്കാട്ടു 
പിതാവും കൊല്ലം രൂപതയുടെ അദ്ധ്യക്ഷന്‍ അഭി 
വന്ദ്യ പോള്‍ മുല്ലശ്ശേരി പിതാവും മലങ്കര കത്തോ 
ലിക്കാ സഭയിലെ അഭിവന്ദ്യ പിതാക്കന്മാരും 
(ആര്‍ച്ചുബിഷപ്പ്‌ ഡോ. തോമസ്‌ മാര്‍ കൂറിലോസ്‌ 
മെത്രോപ്പോലീത്ത, ഡോ. യൂഹാനോന്‍ മാര്‍ 
ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത, ഡോ. ജോസഫ്‌ 
മാര്‍ തോമസ്‌ മെത്രാപ്പോലീത്ത, ഡോ. വിന്‍സെന്റ്‌ 
മാര്‍ പൌലോസ്‌ മെത്രാപ്പോലീത്ത, ഡോ. സാമൂ 
വേല്‍ മാര്‍ ഐറേനിയോസ്‌ മെത്രാപ്പോലീത്ത, 
ഡോ. ഗീവര്‍ഗീസ്‌ മാര്‍ മഖാറിയോസ്‌ DALO 
പ്പോലീത്ത, ഡോ. തോമസ്‌ മാര്‍ യസേബിയോസ്‌ 
മെത്രാപ്പോലീത്ത, ഡോ. യൂഹാനോന്‍ മാര്‍ തെയ 
ഡോഷ്യസ്‌ മെത്രാപ്പോലീത്ത) സഹകാര്‍മ്മികരാ 
യി. അഭിവന്ദ്യ പോള്‍ ആന്റണി മുല്ലശ്ശേരി പിതാവ്‌ 
വചന സന്ദേശം നല്‍കി. 


വി. കുര്‍ബാനയ്ക്കു ശേഷം നടന്ന പൊതു 
സമ്മേളനത്തില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ തലവനും പിതാവുമായ കര്‍ദ്ദിനാള്‍ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോ 
ലിക്കാ ബാവ അദ്ധ്യക്ഷത വഹിച്ചു. സമ്മേളന 
ത്തിനു സ്വാഗതമോതിയത്‌ മാവേലിക്കര ഭദ്രാസന 
അദ്ധ്യക്ഷന്‍ ഡോ.ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 
പിതാവ്‌ ആയിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത 
യുടെ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ജോസഫ്‌ പെരുന്തോട്ടം 
പിതാവ്‌ പൊതുസമ്മേളനത്തിനു തിരി തെളിയിച്ച്‌ 
ഉദ്ഘാടനം ചെയ്തു. 

നവതി ആഘോഷിക്കുന്ന മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയ്ക്കു ലഭിച്ച വലിയ സമ്മാനം 
പരി. ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയുടെ അപ്പസ്തോലിക 
സന്ദേശമായിരുന്നു. തിരുവല്ല ആര്‍ച്ചബിഷപ്പ്‌ ഡോ. 
തോമസ്‌ മാര്‍ കൂറിലോസ്‌ മെത്രാപ്പോലീത്ത പരി. 


DALLON 


www.malankaralibrary.com 


DALLT 


66 


ഉക്ടരോബര്‍ 2020 


പിതാവിന്റെ സന്ദേശം വായിച്ചു. കൊറോണാ മഹാ 
വ്യാധിയുടെ തിക്തഫലമനുഭവിക്കുന്ന സമൂഹ 
ത്തില്‍, പാവപ്പെട്ടവരിലേക്കും പാർശ്വവൽക്കരിക്ക 
പ്പെട്ടവരിലേക്കും ക്രിസ്തുവിന്റെ കരുണാർദ്ര 
സ്നേഹം പകരണം എന്ന പാപ്പായുടെ സന്ദേശം 
വിശ്വാസികള്‍ എഴുന്നേറ്റു നിന്നു ശ്രവിച്ചു. 


പനരസ്ത്യ തിരുസംഘാദ്ധ്യക്ഷന്‍ അത്യുന്നത 
കര്‍ദ്ദിനാള്‍ ലെയണാര്‍ഡോ സാന്ദ്രി പിതാവ്‌, ഭാരത 
കത്തോലിക്കാ സഭയുടെ അദ്ധ്യക്ഷന്‍ അത്യുന്നത 
കര്‍ദ്ദിനാള്‍ ഓസ്വാള്‍ഡ്‌ ഗ്രേഷ്യസ്‌ പിതാവ്‌, മാര്‍പാ 
പ്പായുടെ ഇന്ത്യയിലെ പ്രതിനിധി ജാംബാത്തിസ്താ 
ദിഖ്വാത്രോ പിതാവ്‌, ആര്‍ച്ചുബിഷപ്പ്‌ മാത്യു മൂല 
ക്കാട്ട്‌, ബിഷപ്പ്‌ പോള്‍ ആന്റണി മുല്ലശ്ശേരി എന്നി 
വരും ആശംസകള്‍ നല്‍കി സമ്മേളനത്തെ അനു 
ഗ്രഹിച്ചു. പുനരൈക്യ നവതി ആഘോഷ കമ്മിറ്റി 
ചെയര്‍മാന്‍ ഡോ. യൂഹാനോന്‍ മാര്‍ തെയഡോ 
ഷ്യസ്‌ മെത്രാപ്പോലീത്ത സമ്മേളനത്തിനു നന്ദി 
അറിയിച്ചു. സമ്മേളന മദ്ധ്യേ ഓപചാരികമായ ചില 
ഉദ്ഘാടനങ്ങള്‍. മലങ്കര കാത്തലിക്‌ ടി.വി., ഇവാ 
നിയന്‍ ഗുഡ്‌ ഹെല്‍ത്ത്‌ ഫോറം, കരണയിന്‍ കര 
ങ്ങള്‍ മൂന്നാം ഘട്ടം, എം. സി. എ ന്യുസ്‌ ബുള്ള 
റ്റിന്‍ തുടങ്ങിയവ അവയില്‍ ചിലത്‌. പിന്നെ 
അടുത്ത വര്‍ഷത്തെ പുനരൈക്യ ആഘോഷ വേദി 
യുടെ പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പ്‌. രൂപതാ 
സ്ഥാപനത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന 
മാര്‍ത്താണ്ഡം ആയിരിക്കും അടുത്ത വര്‍ഷത്തെ 
പുനരൈക്യ വാര്‍ഷിക ആഘോഷവേദി എന്നു അഭി 
വന്ദ്യ കാതോലിക്കാ ബാവാത്തിരുമേനിയുടെ 
പ്രഖ്യാപനത്തിനൊടുവില്‍ അഭിവന്ദ്യ ജോഷ്വാ മാര്‍ 
ഇഗ്നാത്തിയോസ്‌ പിതാവ്‌ കാതോലിക്കാ പതാക 
അഭിവന്ദ്യ വിന്‍സെന്റ്‌ മാര്‍ പൌലോസ്‌ പിതാവിനും 
ഭദ്രാസന പ്രതിനിധികള്‍ക്കും കൈമാറി. ഇരുവരും 
സ്നേഹപൂര്‍വ്വം ആശ്ലേഷിച്ചു. അഭിവന്ദ്യ വിന്‍സെന്റ്‌ 
മാര്‍ പൌലോസ്‌ പിതാവ്‌ ഏവരെയും മാര്‍ത്താണ്ഡ 
ത്തേക്കു ക്ഷണിച്ചു, വീണ്ടും സന്തിപ്പോം മാര്‍ത്താ 
ണ്ഡത്തില്‍. തൊണ്ണൂറ്റി ഒന്നാം പുനരൈക്യ 


വാര്‍ഷികം ആഘോഷിക്കാന്‍. അവതാരകര്‍ ഗായ 
കസംഘത്തെ പാപ്പാ മംഗളം, ദേശീയ ഗാനം 
എന്നിവ ആലപിക്കുന്നതിനായി ക്ഷണിച്ചു. 
തുടര്‍ന്നു പ്രാര്‍ത്ഥനയോടു കൂടിയ കാത്തിരിപ്പ്‌. 
പുത്തൂര്‍, മാര്‍ത്താണ്ഡം തുടങ്ങിയ ഭദ്രാസനങ്ങ 
ളുടെ അതിര്‍ത്തി പുനര്‍ നിര്‍ണ്ണയിക്കുവാനുള്ള മല 
HO കത്തോലിക്കാ സഭയുടെ പരി. സുന്നഹ 
ദോസിന്റെ തീരുമാനം തിരുസംഹാസനം അംഗീ 
കരിച്ചതായുള്ള ഈദ്യോഗിക അറിയിപ്പ്‌ കൂരിയ 
മെത്രാന്‍ അഭിവന്ദ്യ യൂഹാനോന്‍ മാര്‍ തെയഡോ 
ഷ്യസ്‌ മെത്രോപ്പോലീത്ത അറിയിച്ചപ്പോള്‍ വിശ്വാ 
സികള്‍ ഹര്‍ഷാരവം മുഴക്കി. തുടര്‍ന്നു ലോകം മുഴു 
വനെയും ആശീര്‍വദിക്കാനായി അഭിവന്ദ്യ പിതാ 
ക്കന്മാര്‍ മദ്ബഹായുടെ പടവുകള്‍ കയറിയപ്പോള്‍ 
ബഹു. ജോര്‍ജ്ജ്‌ കോട്ടപ്പുറം, ഫാ. ഗീവര്‍ഗീസ്‌ 
നെടിയമല, ഫാ. ജോസ്‌ കോട്ടക്കകത്ത്‌ എന്നിവര്‍ 
സ്ലൂസോക്‌ ആമാന്‍ എന്ന ആശീര്‍വാദഗാനം 
ആലപിക്കാന്‍ തുടങ്ങി. വിശ്വാസികള്‍ പ്രാര്‍ത്ഥനാ 
പൂര്‍വ്വം തലകള്‍ വണങ്ങി. അന്തരീക്ഷത്തില്‍ 
ദൈവാലയ മണികള്‍ മുഴങ്ങി. നവതി 
ആഘോഷങ്ങള്‍ക്ക്‌ കൊടിയിറക്കം. 


പക്ഷെ, അപ്പോഴും ദൈവാലയത്തിന്റെ പരി 
സരങ്ങളില്‍ മാര്‍ത്താണ്ഡത്തുനിന്നും വന്ന പ്രതി 
നിധികള്‍ കാതോലിക്കാ പാതാക ഉയര്‍ത്തി വീശി 
ക്കൊണ്ടേയിരുന്നു. ഉച്ചഭക്ഷണത്തിനു പോകും വഴി, 
വന്നു ചേര്‍ന്നവര്‍ കൈകള്‍ കൂപ്പി പരസ്പരം പറ 
ഞ്ഞു, അടുത്ത ഒരു വര്‍ഷത്തേക്കു ജീവിക്കാനുള്ള 
ആത്മീയ ശക്തിയാണ്‌ ഓണാട്ടുകര വിളമ്പിയത്‌. 
മുഖാവരണം ഇല്ലാതെ, അകലങ്ങളില്ലാതെ അടു 
ത്തുനിന്ന്‌ പരസ്പരം കാണുവാനും ആശ്ശേഷിക്കു 
വാനും, പ്രളയവും മഹാവ്യാധികളും കൊറോ 
ണയും ഇല്ലാത്ത അടുത്ത സെപ്റ്റംബറില്‍ ഇനിയും 
നമുക്കു ഒത്തുകൂടാം. കൈകള്‍കോര്‍ത്തു മുഖ 
ത്തോടു മുഖം നോക്കി ആര്‍ത്തുവിളിക്കാം, പുന 
രൈക്യം നീണാള്‍ വാഴട്ടെ. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 —— ഒക്രസ്തവ 


നാവേലിക്കരസില്‍ നടന്ന പുനലരക്) നവതി ആഘോഷങ്ങള്‍ 


1) 


y 
ae 


err 


= N 


g- r 
Be 
= 


ട്‌ 2 
i 


www.malankaralibrary.com 


ത — ഒക്ടോബര്‍ 2020 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 —— a ഉക്രെസ്തവ 


www.malankaralibrary.com 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 കോ 


www.malankaralibrary.com 


a AC a ഉക്ട്ടോബര്‍ 2020 


y . 
“a ~~ 


A 


ഴ്‌ 
ത്ത്‌ i 
ഷ്‌ f + b l 
í w.malank: IAA SOI 


ഒക്ടോബര്‍ 2020 —— ഉക്രെസ്തവ 


സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 


(ഭാഗ്യസ്മരണാര്‍ഹനും പുണൃശ്ലോകനുമായ ആര്‍ച്ച്‌ 
ബിഷപ്പ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി 
കാലയവനികയ്ക്കുള്ളില്‍ മറഞ്ഞിട്ട്‌ 2020 ഒക്ടോബര്‍ 10-00 
തീയതി 26 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാകുകയാണ്‌. ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ പിന്‍ഗാമിയായി നാല്‍ 
ദശാബ്ദം മലങ്കര കത്തോലിക്കാ സഭയെ നയിച്ച ആ 
വന്ദ്യതാതന്റെ തേജോമയമായ ഓര്‍മ്മകള്‍ക്കു മുമ്പില്‍ 
ആദരാഞ്ജലികള്‍ അര്‍പ്പിക്കുന്നു. സന്ന്യാസത്തിന്റെ യോഗാ 
ത്മകതയും, മനുഷ്യസ്നേഹത്തിന്റെ മാസ്മരികതയും, തന്റെ 
വ്യക്തിത്വത്തില്‍ സമ്മേളിപ്പിച്ച ഒരു മഹത്വ്യക്തിയായിരുന്നു 
വന്ദ്യപിതാവ്‌. ഈ വന്ദ്യതാതനെ അനുസ്മരിക്കുവാനുള്ള 
ഒരു എളിയ പരിശ്രമമാണ്‌ ഈ ലേഖനത്തിലൂടെ ലക്ഷ്യ 
മാക്കുന്നത്‌. 


മലങ്കര സന്ന്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്‌ 


മലങ്കര സുറിയാനി സഭയില്‍ സന്ന്യാസം വൈകി 
എത്തിയ ഒരു ആദ്ധ്യാത്മീക സരണിയാണ്‌. ആര്‍ഷജ്ഞാ 
നിയായ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
യാണ്‌ മലങ്കരയില്‍ ഈ ആദ്ധ്യാത്മീക സരണി വെട്ടി 
ത്തുറന്നതും അതിലൂടെ ആദ്യം സഞ്ചരിച്ചതും. വ്യവഹാര 
ങ്ങളിലും ആത്മീയ തകര്‍ച്ചയിലും ഉലഞ്ഞ മലങ്കര സഭയുടെ 
ആദ്ധ്യാത്മീക നവീകരണത്തിനും അഭിവൃദ്ധിയ്ക്കും വേണ്ടി 
സ്ഥാപിച്ചതാണ്‌ ഈ സന്ന്യാസ പ്രസ്ഥാനം. ഭാരത സന്ന്യാസ 
ശൈലികളിലും, ക്രൈസ്തവ സന്ന്യാസ ആദ്ധ്യാത്മികതയിലും 
അടിത്തറയിട്ട ഈ സന്ന്യാസ ജീവിതം “ഉത്തമം ദൈവ 
സേവനം അത്യുത്തമം ദൈവസമ്പാദനം” എന്ന മഹാ 
ലക്ഷ്യത്തോടെ “ബഥനി” എന്ന സുവിശേഷ നാമത്തില്‍ 1919 
ആഗസ്റ്റ്‌ 15-90 തീയതി മുണ്ടന്‍മലയിലെ പര്‍ണ്ണശാലയില്‍ 
പിറവിയെടുക്കുകയും, സുവിശേഷത്തിലെ ബഥാന്യരുടെ 
(മര്‍ത്ത, മറിയം, ലാസര്‍) ജീവിതാദര്‍ശങ്ങള്‍ സ്വാംശീകരിച്ചു 
ക്കൊണ്ട്‌ ധ്യാന-കര്‍മ്മ സുവിശേഷപ്രഘോഷണവഴികളിലൂടെ 
മിശിഹായെ ഏറ്റം അടുത്ത്‌ അനുകരിക്കുവാന്‍ നിയോഗിത 
രായിരിക്കുകയും ചെയ്യുന്നു. സ്വഭാവത്താലെ പ്രേഷിതയായ 
സഭയുടെ പ്രേഷിത ശുശ്രൂഷയ്ക്കായി ആത്മാര്‍പ്പണം 
ചെയ്യുവാന്‍ വിളിക്കപ്പെട്ടവരാണ്‌ മലങ്കരയിലെ ഓരോ സന്ന്യാ 
സിയും. സുവിശേഷാത്മവും സഭാത്മവുമായ, സന്ന്യാസ 
ചൈതന്യത്തിന്റെ സാക്ഷ്യം പകര്‍ന്നു നല്‍കിയ ഒരു 
ആദ്ധ്യാത്മികസരണിയായിരുന്നു മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയുടേത്‌. 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


പ്രധാന പ്രേരണകള്‍ 


“നിന്റെ വിളി ഭതീക വേതനകള്‍ക്കുള്ളതല്ല 
കുഞ്ഞേ, ഒരു സമര്‍പ്പിത ആശ്രമജീവിതമാണ്‌ 
നിന്റെ വഴി”. ബഹു. സിറിയക്ക്‌ മറ്റത്തിലച്ചന്‍ യുവാ 
വായ കുഞ്ഞുകുട്ടിയെക്കുറിച്ച്‌ പറഞ്ഞ പ്രവചന 
പൂര്‍ത്തീകരണത്തിന്റെ പിന്നില്‍ പ്രാര്‍ത്ഥനയും 
അദ്ധ്വാനവും, ലളിതമായ ജീവിത്രകമങ്ങളും 
നിറഞ്ഞ സന്യാസോചിതമായ കുടുംബാന്തരീ 
ക്ഷവും, വിദ്യാഭ്യാസ കാലത്ത്‌ അദ്ദേഹത്തില്‍ 
നിറഞ്ഞു നിന്ന വിദ്യാഭ്യാസ തൃഷ്ണയും നേതൃത്വ 
ശേഷിയും ശുര്രൂഷാ ജീവിതവും, വിവിധ 
തലത്തിലുള്ള സംസ്ക്കാര വാഹകരായ സഹപാഠി 
കളും, ബഥനിയുടെ പിതാവായ മാര്‍ ഈവാനി 
യോസ്‌ തിരുമേനിയോടുണ്ടായിരുന്നു ബഹുമാനാദ 
രവുകളും ബഥനി വൈദീക ശ്രേഷ്ഠരുടെ 
താപസോചിതമായ ആദ്ധ്യാത്മിക ജീവിതാഭി 
മുഖ്യവും പ്രധാനപ്പെട്ട പ്രേരണകളായിരുന്നു. അത്‌ 
കത്തോലിക്കാ പുനരൈകൃത്തിനും, അതുവഴി 
ആശ്രമ ജീവിതത്തിനും കുഞ്ഞുകുട്ടിക്ക്‌ പ്രേരക 
ശക്തിയായി. 


സന്ന്യാസമാകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക്‌ 


സന്ന്യാസ ജീവിതത്തെ വാഗ്ദത്ത നാട്ടിലെ 
(പറുദീസ) ജീവിതത്തോടാണ്‌ പൌരസ്ത്യ 
പിതാക്കന്മാര്‍ ഉപമിച്ചിരിക്കുന്നത്‌. ഇസ്രായേല്‍ 
ക്കാര്‍ക്ക്‌ മോശയുടെ നേതൃത്വത്തില്‍ വാഗ്ദത്ത 
നാട്ടില്‍ പ്രവേശിക്കും മുമ്പ്‌ ഒരു പുറപ്പാടാനുഭ 
വത്തിലൂടെ കടന്നുപോകേണ്ടതായി വന്നു. 
സന്ന്യാസ ജീവിതത്തിലേക്ക്‌ പ്രവേശിപ്പാന്‍ കുഞ്ഞു 
കുട്ടിക്കും ഇപ്രകാരമൊരു പുറപ്പാടിന്റെ ആദ്ധ്യാ 
ത്മിക അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി 
യിരുന്നു. അപരിചിതമായ ഒരു സ്ഥലത്തേക്ക്‌. 
അനിശ്ചിതത്വത്തിലൂടെയും, (പതിസന്ധിയിലൂ 
ടെയും, കടക്കേണ്ടിവന്ന ക്ലേശകരമായ ഒരു യാത്ര. 
എന്നാല്‍ “കര്‍ത്താവായ യേശുക്രിസ്തുവിനെ 
പറ്റിയുള്ള ജ്ഞാനം കൂടുതല്‍ വിലയുള്ളതാകയാല്‍, 
സര്‍വ്വവും നഷ്ടമായിത്തന്നെ അവന്‍ പരിഗണി 
ക്കുകും. ക്രിസ്തുവിനെ പ്രതി സകലവും നഷ്ട 
പ്പെടുത്തുകയും ഉച്ഛിഷ്ടംപോലെ കരുതുകയും 
ചെയ്തു” (ഫിലിപ്പി. 3:8). തുടര്‍ന്ന്‌ 1933 മെയ്‌ മാസം 
15-00 തീയതി അദ്ദേഹം വീട്ടുകാരാരും അറിയാതെ 
പരമരഹസ്യമായി തിരുവനന്തപുരത്തുള്ള ബഥനി 
ആശ്രമത്തില്‍ ചെന്നെത്തി. മഹാസന്യാസിയായ 
യേശുവിനായി മരണം വരിക്കാന്‍പോലും ഒരുക്ക 
മുള്ള പുറപ്പാടായിരുന്നു അത്‌. 

ഭാരതീയ സന്യാസ പാരമ്പര്യത്തിലും ക്രൈ 
സ്തവ പാരമ്പര്യത്തിലും സന്യാസം പരിശീലന 
വിധേയമാണ്‌. നിയമങ്ങള്‍ക്കും, ശിക്ഷണത്തിനും 
വിധേയപ്പെട്ടുകൊണ്ട്‌ പരിശീലകര്‍ യഥാര്‍ത്ഥ 
ക്രിസ്തു ശിഷ്ൃത്വത്തിലേക്കും, അവന്റെ പൂര്‍ണ്ണത 
യിലേക്കും ആനയിക്കപ്പെടുന്നു (PC 18). സ്വര്‍ണ്ണം 
തീച്ചൂളയില്‍ സംശുദ്ധമാക്കപ്പെടുന്നതുപോലെ 
സന്ന്യാസമെന്ന അഗ്നികുണ്ഡത്തിലേക്ക്‌ രൂപീകര 
ണത്തിനായി കുഞ്ഞുകുട്ടി തന്റെ ജീവിതത്തെ 
സമര്‍പ്പിച്ചു. 1933 നവംബര്‍ 21-ന്‌ സഹപാഠികള്‍ 
ക്കൊപ്പം നൊവിഷ്യേറ്റില്‍ പ്രവേശിച്ച കുഞ്ഞുകുട്ടി 
അഥവാ ബ്രദര്‍ വര്‍ഗ്ഗീസ്‌, ആശ്രമത്തിന്റെ ആവ്യ 


ത്തിക്കുള്ളില്‍, 1935 ആഗസ്റ്റ്‌ 15-ന്‌ ബനഡിക്ട്‌ 
(ആശിര്‍വദിക്കപ്പെട്ടവന്‍) എന്ന പേരില്‍ താല്ക്കാ 
ലിക ധ്രതവാഗ്ദാനവും 1941 ജനുവരി മാസം 7-90 
തീയതി നിത്യപ്രതിഷ്ഠയും നടത്തി. തുടര്‍ന്ന്‌ 
ക്യാന്‍ഡി സെമിനാരിയില്‍ വൈദീക പരിശീലനം 
നേടിയ ബ്രദര്‍ വര്‍ഗ്ഗീസ്‌ 1944 ആഗസ്റ്റ്‌ 24-00 തീയതി 
പൌരോഹിത്യ പദവിയിലേക്കും, 1953 ജനുവരി 
മാസം 29-00 തീയതി മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ തൃക്കൈയാല്‍ മേല്‍പ്പട്ടസ്ഥാന 
ത്തേക്കും ഉയര്‍ത്തപ്പെട്ടു. അങ്ങനെ വന്ദ്യ ഗ്രീഗോ 
റിയോസ്‌ അച്ചന്‍ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
എന്ന സന്ന്യാസമഹാചാര്യനായി. 


മാര്‍ ഗ്രിഗോറിയന്‍ ജീവിതക്രമം 


ആര്‍ഷ ഭാരത സന്യാസ സംസ്കാരത്തെ 
ജീവിതപ്രമാണമാക്കി സര്‍വ്വസംഗ പരിത്യാഗിയായി, 
കാഷായ വസ്ത്രധാരിയായി, മരക്കുരിശ്‌ കഴുത്തില്‍ 
അണിഞ്ഞ്‌, യോഗി ഭാവത്തോടെ, ആത്മജ്ഞാന 
നിറവുള്ള സന്യാസിയായി അദ്ദേഹം ജീവിച്ചു. 
ക്രൈസ്തവ സന്യാസ ദര്‍ശനത്തിന്റെ അടിസ്ഥാ 
നവും, ക്രേന്രവുമായ യേശുക്രിസ്‌ തുവിനെ, 
സ്‌നേഹനിര്‍ഭരമായ ധ്യാന-കര്‍മ്മ, ജീവിതത്തി 
ലൂടെ പിന്‍ചെല്ലുവാന്‍ സ്വയം പരിത്യജിച്ച്‌ തന്റെ 
കുരിശുമെടുത്ത്‌ അദ്ദേഹം നടന്നു നീങ്ങി. 
“ആരെങ്കിലുമെന്നെ അനുഗമിക്കാന്‍ ആഗ്രഹിക്കു 
ന്നെങ്കില്‍ അവന്‍ തന്നെത്തന്നെ പരിത്യജിച്ച തന്റെ 
കുരിശുമെടുത്ത്‌ എന്നെ അനുഗമിക്കട്ടെ” (മര്‍ക്കോ. 
8:34) എന്ന യേശുക്രിസ്തുവിന്റെ വചനം 
ജീവിത്രപമാണമാക്കി ക്കൊണ്ട്‌ മരണത്തോളം 
പിതാവിന്റെ ഹിതാനുവര്‍ത്തിയായ നിര്‍മ്മലനും 
ദരിദ്രനുമായ യേശുക്രിസ്തുവിനെ ഏറ്റം അടുത്ത്‌ 
അനുകരിച്ചു. ഈവാനിയന്‍ സന്യാസദര്‍ശന 
ത്തിന്റെ അന്തഃസത്ത “ഉത്തമം ദൈവസേവനം, 
അത്യുത്തമനം ദൈവസമ്പാദനം” എന്ന ജീവിതാ 
ദര്‍ശ പ്രാപ്തിക്കായി തന്റെ ജീവിതത്തെ മലങ്കര 
സഭയ്ക്കും, സമൂഹത്തിനുമായി ദൈവസമ്പാദനം” 
എന്ന ജീവിതാദര്‍ശ പ്രാപ്തിക്കായി തന്റെ 
ജീവിതത്തെ മലങ്കര സഭയ്ക്കും, സമൂഹത്തി 
നുമായി പ്രതിഷ്ഠിച്ച ആ സന്ന്യാവര്യന്റെ സന്യാസ 
ദര്‍ശനങ്ങളുടെ സംക്ഷിപ്ത വിവരണം താഴെ 
ചേര്‍ക്കുന്നു. 

1. മിശിഹായിൽ വേരുറപ്പിക്കപ്പെട്ട ജീവിതം: 
ലോകത്തിലെ ആദ്യ സന്യാസിയായ യേശുക്രി 
സ്തുവില്‍ ഉറപ്പിക്കപ്പെട്ടതും, വേരുപാകിയതുമായ 
ഒരു ജീവിതശൈലിയാണ്‌ മിശിഹാനുകരണ 
സന്യാസിയായ മാര്‍ ഗ്രിഗോറിയോസ്‌ പിതാവ്‌ 
തന്നില്‍ രൂപപ്പെടുത്തിയത്‌. അതുവഴിയായി 
പരമാത്മസത്തയായ ദൈവവുമായി തന്റെ 
ജീവിതത്തെ അദ്ദേഹം ബന്ധിപ്പിച്ചു. ദൈവസന്നി 
ധിയില്‍ മുട്ടുകുത്തി കൈകള്‍ കൂപ്പി നിര്‍ന്നിമേഷ 
നായി സ്രകാരിയില്‍ ദൃഷ്ടി പതിപ്പിച്ച്‌ പ്രാര്‍ത്ഥി 
ക്കുന്ന ഒരു പ്രാര്‍ത്ഥനാ ശൈലിയാണ്‌ ചെറുപ്പം 
മുതലേ പിതാവിനുണ്ടായിരുന്നത്‌ (സ്മരണിക 1914). 
നിരന്തര യാത്രികനായ തിരുമേനിക്ക്‌ യാത്രാപരി 
പാടികളുടെ ബഹുലതയോ, യഠ്രത ചെയ്യുന്ന 
ഇടങ്ങളുടെ വ്യത്യസ്തതയോ, യാത്രാ വാഹനങ്ങ 
ളുടെ വിഭിന്നതയോ, ഒന്നും തന്നെ ക്രിസ്തുവിനോട്‌ 


www .malankaralibrary.com 


സംഭാഷിക്കുന്നതില്‍ നിന്നും തടസ്സങ്ങളായി 
നിന്നില്ല. മറിച്ച്‌ ആ സന്ന്യാസിക്ക്‌ സര്‍വ്വയിടങ്ങളും, 
സര്‍വ്വയാനങ്ങളും, ദൈവസംസര്‍ഗ്ഗത്തിലുള്ള സങ്കേ 
തങ്ങളായിരുന്നു. ഫാ. കൊച്ചുതുണ്ടിയുടെ വാക്കു 
കളില്‍ 'യേശുക്രേന്ദികൃത ആത്മീയതയുടെ 
അച്ചുതണ്ടിലാണ്‌ ആ സന്യാസ്രപകാശഗോളം 
നിരന്തരം കറങ്ങിയിരുന്നത്‌.” 


2, ആരാധനാധിഷ്ഠിതമായ ആദ്ധ്യാത്മികത: 
കൂദാശകളുടെ സന്യാസിയായിരുന്നു അഭിവന്ദ്യ 
തിരുമേനി. ദൈവഭവനത്തിലെ വിശ്വസ്തനും 
വിവേകിയുമായ കാര്യവിചാരിപ്പുകാരനെന്ന 
നിലയില്‍ ദൈവകൃപയുടെ നീര്‍ച്ചാലുകളായ പരി. 
കൂദാശകള്‍ വളരെ ഭക്തിയോടും ഗരവത്തോടും 
കൂടിയാണ്‌ അദ്ദേഹം പരികര്‍മ്മം ചെയ്തിരുന്നത്‌. 
വി. കുര്‍ബ്ബാനയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവനും 
ജീവിതവും. ഏറെ സമര്‍പ്പണത്തോടെ മനസ്സും, 
ശരീരവും വി. കുര്‍ബ്ബാനയില്‍ അര്‍പ്പിച്ച ആ യോഗി 
ഒരിക്കല്‍ ഇപ്രകാരം പറഞ്ഞു. “എനിക്ക്‌ വി. 
കുര്‍ബ്ബാനയര്‍പ്പണം വളരെ ആയാസകരമാണ്‌. 
കിളയ്ക്കാന്‍ പോകുന്നതിലും ആയാസകരം.” 
യാഗമാകുകയാണ്‌ യോഗിയുടെ നിയോഗമെന്നു 
ള്ളതിന്റെ സാക്ഷ്യപ്പെടുത്തലാണിത്‌. യാത്രയിലാ 
ണെങ്കില്‍ പോലും വി. കുര്‍ബ്ബാന അര്‍പ്പണത്തി 
നുള്ള ഇടം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഒരു 
ദിവസം പോലും വി. കുര്‍ബ്ബാന മുടക്കിയുള്ള യാത്ര 
അദ്ദേഹം ചെയ്തിരുന്നില്ല. ഏതൊരു ക്രൈസ്തവ 
സ്ഥാപനം സന്ദര്‍ശിക്കുമ്പോഴും ആദ്യം അന്വേഷി 
ക്കുന്നതിനും ആദ്യം കയറുന്നതും അവിടെയുള്ള 
ചാപ്പലില്‍ ആയിരിക്കും. യാമപ്രാര്‍ത്ഥനകളും, 
ധ്യാനവും, ദിവ്യകാരുണ്യ സന്ദര്‍ശനവും, രാത്രി 
യുടെ നീണ്ട യാമങ്ങളില്‍ ഉള്ള വ്യക്തിപരമായ 
പ്രാര്‍ത്ഥനയും മാര്‍ ഗ്രീഗോറിയോസ്‌ എന്ന സന്ന്യാ 
സിയെ നിരന്തരം ദൈവോന്മുഖനാക്കി. 


3. തപോനിഷ്ഠമായ ജീവിതക്രമം: നോമ്പും, 
ഉപവാസവും പരിത്യാഗവും മാര്‍ ഗ്രിഗോറിയന്‍ 
സന്യാസാദ്ധ്യാത്മികതയെ ശോഭാപൂര്‍ണ്ണമാക്കി. 
നോമ്പുകാലങ്ങള്‍ അദ്ദേത്തിനു “പുണ്യകാലങ്ങള്‍' 
ആയിരുന്നു. പുരോഹിത പട്ടാഭിഷേകം സന്യാസ 
പ്രതിഷ്ഠ തുടങ്ങിയ ശുശ്രൂഷകള്‍ അനുഷ്ഠിക്കു 
ന്നതിന്‌ മുന്‍പുള്ള ദിവസം അദ്ദേഹം ആഴമായ 
പ്രാര്‍ത്ഥനയിലും, ഉപവാസത്തിലും കഴിഞ്ഞിരുന്നു. 
കൂദാശാനുഷ്ഠാന കര്‍മ്മ വിധികള്‍ സൂക്ഷ്മതയോ 
ടെയും, കാനോനിക കൃതൃതയോടെയും അദ്ദേഹം 
അനുഷ്ഠിച്ചിരുന്നു. അനുരജ്ഞന കൂദാശ സ്വന്ത 
ജീവിതത്തില്‍ നിഷ്കര്‍ഷയോടെ തിരുമേനി 
നടത്തിയിരുന്നു. ത്യാഗപൂര്‍വൃകമായ ജീവിതക്രമം, 
ലളിതമായ ജീവിതത്തിലേക്ക്‌ വഴിതുറന്നു. 
മിതമായ ആഹാരക്രമം, അനാഡംബരമായ വസ്ത്ര 
ധാരണം, സരളമായ സംഭാഷണശൈലി, ത്യാഗപൂര്‍ 
വൃകമായ അദ്ധ്വാന ജീവിതം, ഇവയിലൂടെ യേശു 
LAIM തുവിന്റെ ആര്‍ജ്ജവത്വം വന്ദ്യപിതാവ്‌ 
സ്വന്തമാക്കി. 


4. പ്രവാചകപരമായ ആര്‍ജ്ജവത്വം: പ്രവാചക 
നായ ഒരു സന്യാസിയായിരുന്നു മാര്‍ ഗ്രിഗോറി 
യോസ്‌. ദൈവത്തിനും, ദൈവാരാധനയ്ക്കും 
നിരക്കാത്തതൊന്നും ചെയ്യുവാന്‍ അദ്ദേഹം 


ഒക്ടോബര്‍ 2020 —— 


ആരെയും അനുവദിച്ചില്ല. ആരാധനയും ദൈവാല 
യവും, പ്രാര്‍ത്ഥനയും ഒക്കെ അലക്ഷ്യമാകുന്നത്‌ 
കാണുമ്പോള്‍ വന്ദ്യപിതാവിന്റെ സ്വരം പ്രവാചക 
തുല്യമാകുമായി രുന്നുവെന്ന്‌ അനുഭവസ്ഥര്‍ 
സാക്ഷിച്ചിട്ടുണ്ട്‌. വിശ്വാസത്തിനും ആരാധനയ്ക്കും 
നിരക്കാത്ത എന്തിനെയും പ്രവാചക ശബ്ദത്തോടെ 
നേരിടുവാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. 


ചുരുക്കത്തില്‍ മാര്‍ ഗ്രിഗോറിയന്‍ സന്യാസാദ്ധ്യാ 
ത്മികത ആത്യന്തികമായി ദൈവത്തില്‍ ഉറപ്പിക്ക 
പ്പെട്ടതും, മനുഷ്യനിലേക്ക്‌, സംവേദിക്കപ്പെട്ടതു 
മായിരുന്നു. 
മനുഷ്യസ്നേഹിയായ മാര്‍ ഗ്രീഗോറിയോസ്‌ 


പരോന്മുഖമായ സന്യാസ ദര്‍ശനത്തിന്റെ ആള്‍ 
രൂപമായിരുന്നു മാര്‍ ഗ്രീഗോറിയോസ്‌ തിരുമേനി. 
ദൈവസ്നേഹവും പരസ്‌നേഹവും ആ ജീവിത 
ത്തില്‍ ഇഴചേര്‍ന്നു. “എന്റെ ജീവന്‍ എന്റേത്‌ മാത്ര 
മല്ല അത്‌ മറ്റുള്ളവര്‍ക്ക്‌ നന്മചെയ്യാന്‍ വേണ്ടി ദൈവം 
നല്‍കിയ ദാനമാണ്‌”. ഇതായിരുന്നു “മാര്‍ ഗ്രീഗോ 
റിയന്‍' ദാര്‍ശിനികതയുടെ അന്തസത്ത. “മാധവ 
സേവ മാനവസേവ” എന്ന ഭാരതീയ ദര്‍ശനം മാര്‍ 
ഗ്രീഗോറിയോസ്‌ തിരുമേനിയെ വലിയ മനുഷ്യ 
നാക്കി. ജാതി മത ഭേദമെന്യേ സര്‍വ്വ മനുഷ്യരെയും 
“മനുഷ്യവര്‍ഗ്ഗം” എന്ന സാര്‍വ്വ ലാകീക ഭാവത്തില്‍ 
അദ്ദേഹം ചേര്‍ത്തു നിര്‍ത്തി. 


നിത്യപുരോഹിതനായിരുന്ന യേശു ക്രിസ്തുവാ 
യിരുന്നു തിരുമേനിയുടെ പരോന്മുഖ കാഴ്ചപ്പാടിന്റെ 
മാതൃകയും അടിസ്ഥാനവും ആവേശവും. ന്രസ 
ത്തില്‍ രഹസ്യമായി മാതാപിതാക്കളെ ജോലിയില്‍ 
സഹായിച്ച ബാലനായ യേശുരൂപവും, എല്ലാവര്‍ 
ക്കും നന്മ ചെയ്ത്‌ കടന്നുപോയ യേശു രൂപവും, 
തിരുമേനിയുടെ ഹൃദയത്തില്‍ എന്നും സജീവമായി 
നിന്നു. “അദ്ധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന 
വരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കല്‍ 
വരുവിന്‍ ഞാന്‍ നിങ്ങളെ ആശ്വസിപ്പിക്കാം” (മത്താ 
11:28) എന്ന ക്രിസ്തുവചനം തിരുമേനിയുടെ 
ജീവിതാദര്‍ശമായിരുന്നു. 


വികസനത്തിന്റെ 1201092190508 


“സ്നേഹം മമദീപം” എന്ന ആദര്‍ശ വാക്യത്തെ 
മുന്‍നിര്‍ത്തി തന്റെ ജീവിതം അപരര്‍ക്കായി അദ്ദേഹം 
ഒരു സ്നേഹാര്‍ച്ചനയാക്കി. 1953 ജനുവരി 29-ന്‌ 
മെൌെതാഭിക്ഷിക്തനായ അദ്ദേഹം അനുമോദന 
ങ്ങള്‍ക്ക്‌ നന്ദി പറഞ്ഞുകൊണ്ട്‌ നടത്തിയ പ്രഭാ 
ഷണം ഇപ്രകാരമായിരുന്നു. “ഇന്നു മുതല്‍ നിങ്ങളുടെ 
ദുഃഖം എന്റെ ദുഃഖവും, നിങ്ങളുടെ ആവശ്യം എന്റെ 
ആവശ്യവും, നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷ 
വുമായിരിക്കും...എനിക്ക്‌ സാധുക്കളോട്‌ അധികം 
സ്നേഹമുണ്ട്‌. ഞാനൊരു പാവമായിരുന്നു. പട്ടി 
ണിയുടെ വിഷമത നേരിട്ടറിയുവാന്‍ എനിക്കു 
സാധിച്ചിട്ടുണ്ട്‌. എന്റെ ആയുസ്സിന്റെ ബാക്കി മുഴുവന്‍ 
സാധുക്കളുടെ ഉയര്‍ച്ചയ്ക്കുവേണ്ടി വിനിയോഗിക്കു 
മെന്ന്‌ ഞാന്‍ പ്രതിജ്ഞ ചെയ്യുന്നു”. വന്ദ്യപിതാവിന്റെ 
ഈ വാക്കുകളില്‍ തന്റെ കാരുണ്യപൂര്‍വ്വകമായ 
ദര്‍ശനവും, പാവങ്ങളോടുള്ള സ്നേഹത്തിന്റെ 
ഉദാത്തമായ പ്രകടനവും ജീവകാരുണ്യ പദ്ധതികളുടെ 
തുടക്കവും നമുക്ക്‌ കാണാം. 


DALLON 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


1. നാടിന്റെ വികസനം 


കേരള നാടിന്റെ സര്‍വതോന്മുഖമായ വികസനം 
അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. “നാടിന്റെ 
വികസനം നാട്ടാരുടെ വികസനം” ഇതായിരുന്നു ആ 
മാമുനിയുടെ വികസന ആദര്‍ശ വാക്യം. മാനവ- 
പ്രകൃതി വിഭവങ്ങള്‍ക്കൊണ്ട്‌ സമൃദ്ധമായ കേരള 
നാടിനെ ആ വിഭവങ്ങള്‍ക്കൊണ്ടു തന്നെ സമ്പന്നമാ 
ക്കുവാന്‍ ആ മഹാമുനി യത്നിച്ചു. അന്യദേശ 
ങ്ങളില്‍ നിന്നും ലഭിച്ച ചെറുതും വലുതുമായ എല്ലാ 
ശാസ്ര്ര സാങ്കേതിക വിജ്ഞാനവും തന്റെ 
ജന്മഭൂമിക്ക്‌ ഗുണകരമായ വിധത്തില്‍ അദ്ദേഹം 
പ്രാവര്‍ത്തികമാക്കി. കഠിനാദ്ധ്വാനവും പുരോഗമന 
മാര്‍ഗ്ഗങ്ങളും തന്റെ എല്ലാ പ്രഭാഷണങ്ങളിലും 
ദര്‍ശന ധാരയായി യുവതലമുറയ്ക്കെത്തിച്ചു. 
പാവപ്പെട്ടവരുടെ വിശപ്പടക്കാനുള്ള പ്രായോഗിക 
പദ്ധതികള്‍ ആട്‌, കാടപ്പക്ഷി ഇവകളുടെ വളര്‍ 
ത്തല്‍, സ്ത്രീകള്‍ക്കായി തയ്യല്‍ പരിശീലനാര്‍ത്ഥം 
ഗാര്‍മെന്റസ്‌ സെന്റര്‍ എന്നിവ അദ്ദേഹം നടപ്പി 
ലാക്കി. സാധാരണക്കാരനെ കടക്കെണിയില്‍ 
വീഴ്ത്തുന്ന ആഡംബര ഭവനനിര്‍മ്മാണത്തിനു 
പകരം ചെലവുകുറഞ്ഞ ഭവന പദ്ധതിയ്ക്ക്‌ (ലാറി 
ബേക്കര്‍), രൂപം കൊടുത്തു. “കര്‍ഷകരുടെ 
സ്നേഹിതന്‍” എന്ന നിലയില്‍ പുല്ലു വളര്‍ത്തല്‍, 
കൊക്കോ, കൂണ്‍ പദ്ധതികള്‍, മാഞ്ചിയം, സുബാ 
ബൂള്‍ വൃക്ഷതൈകളുടെ വിതരണം, മഴകിണ 
റുകള്‍, ഭൂഗര്‍ഭ ജലസംഭരണികള്‍, തുടങ്ങി 
സാധാരണ ജനങ്ങളുടെ ഉന്നമനാര്‍ത്ഥം നൂറു 
കണക്കിന്‌ പദ്ധതികള്‍ക്ക്‌ ആ സന്യാസി രൂപം 
കൊടുക്കുകയും ഇവയുടെ ഏകീകരണത്തിനായി 
1955-ല്‍ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി 
സ്ഥാപിക്കുകയും ചെയ്തു. 

2. ഇതര ജനക്ഷേമ പ്രവര്‍ത്തനങ്ങള്‍ 


വിദ്യാഭ്യാസം: സാംസ്ക്കാരിക സമുദ്ധാരണ 
ത്തിനും മാനവ പുരോഗതിക്കും ഉതകുന്ന 
വിദ്യാദാനമായിരുന്നു മാര്‍ ഗ്രീഗോറിയന്‍ വിദ്യാ 
ഭ്യാസ ദര്‍ശനം. വിദ്യാഭ്യാസം എല്ലാവരുടെയും 
അവകാശമാണെന്നു വാദിച്ച തിരുമേനി പാവ 
പ്പെട്ടവര്‍ക്കു വേണ്ടി സാങ്കേതിക വിദ്യാഭ്യാസ 
മേഖലകള്‍ വിശാലമാക്കി. വിദ്യാഭ്യാസത്തിലൂടെ 
മനുഷ്യന്റെ പുരോഗതി ലക്ഷ്യം വച്ചുകൊണ്ട്‌ 
കേരളത്തിനും, കേരളത്തിനു പുറത്തുമായി 3 
കോളേജുകളും 100-ല്‍ പരം സ്ക്കൂളുകളും, 
സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം 
ആരംഭിച്ചു. 

ആതുര സേവനം: ആരോഗ്യമുള്ള സമൂഹ 
ത്തിനുവേണ്ടി അഭിവന്ദ്യ പിതാവ്‌ യത്നിച്ചു. 
ജനങ്ങളുടെ ഭക്ഷണക്രമവും വ്യായാമവും ചിട്ടപ്പെ 
ടുത്താന്‍ പിതാവ്‌ ഉദ്‌ ബോധിപ്പിച്ചു. (പകൃതി 
ചികിത്സാ സെന്റര്‍, യോഗാപഠനം തുടങ്ങിയവയ്ക്ക്‌ 
വലിയ പ്രോത്സാഹനം നല്കി. സാമൂഹ്യ പ്രധാ 
ന്യമുളവാക്കി. സാധാരണക്കാര്‍ക്കായി കുരിയോട്‌, 
അഞ്ചല്‍ തുടങ്ങിയ ഇടങ്ങളില്‍ ആതുരശാലകള്‍ 
ബഥനി, ഡി.എം., സിസ്റ്റേഴസിന്റെ നേതൃത്വത്തില്‍ 
പിതാവ്‌ ആരംഭിച്ചു. കുഷ്ഠരോഗികളെ പുനരധിവ 
സിപ്പിക്കുവാന്‍ പിരപ്പന്‍കോട്‌ കുഷ്ഠരോഗാ 
ശുപത്രി, ക്ഷയ രോഗികള്‍ക്കായി പുലയനാര്‍കോട്ട 


ക്ഷയരോഗാശുപത്രി, കുഷ്ഠം, ക്ഷയം എന്നീ 
രോഗങ്ങളുടെ നിവാരണത്തിനായി ഡാമിയന്‍ 
ഫനണ്ടേഷന്‍ പ്രവര്‍ത്തന വേദികള്‍, പ്രമേഹ 
രോഗത്തിനായി ഡയബറ്റിക്‌ സെന്റര്‍, ഇവയെല്ലാം 
പിതാവിന്റെ സാമൂഹ്യ സംഭാവനകളായിരുന്നു. 


സ്നേഹ സ്പര്‍ശം 


മനുഷ്യസ്‌നേഹിയായ ഈ മഹിതാചാര്യന്‍ 
കേരള സമൂഹത്തിലെ ശാന്തി ദുതനും, മത 
സനഹാര്‍ദ്ദ സംരംഭങ്ങളിലെ സുസ്ഥിര പ്രതിഭയും, 
ജാതി വര്‍ഗ്ഗ പോരാട്ട ഇടങ്ങളില്‍ ഐക്യത്തിന്റെ 
്രവാചകനുമായിരുന്നു. പൂവാര്‍-വിഴിഞ്ഞം 
കലാപങ്ങള്‍, ചാലക്കമ്പോള ത്തിലെ കലാപം, 
നിലയ്ക്കല്‍ പ്രശ്നം, തുടങ്ങിയ സന്ദര്‍ഭങ്ങളില്‍ 
സ്നേഹത്തിന്റെ ദൂതനായ ഈ സന്യാസിയുടെ 
സമയ സാന്നിദ്ധ്യം പ്രശ്നങ്ങള്‍ക്ക്‌ പരിഹാരമേകി. 
എല്ലാ മതങ്ങ ളോടും, വിവിധ സഭകളോടും വന്ദ്യ 
പിതാവ്‌ ഹൃദയപൂര്‍വ്വകമായ ബന്ധമാണ്‌ പുലര്‍ത്തി 
യിരുന്നത്‌. സര്‍വ്വമത സമ്മേളനങ്ങളിലും, എക്യു 
മെനിക്കല്‍ സമ്മേളനങ്ങളിലും എപ്പോഴും അദ്ദേഹ 
ത്തിന്റെ മുഖ്യ സാന്നിദ്ധ്യമുണ്ടായിരുന്നു. ഇത്തരം 
പല സമ്മേളനങ്ങള്‍ക്കും വന്ദ്യപിതാവ്‌ നേതൃത്വം 
നല്‍കിയിട്ടുമുണ്ട്‌. 

ഹൃദ്യമായ വ്യക്തി ബന്ധങ്ങളുടെ സൂക്ഷിപ്പു 
കാരനും കൂടിയായിരുന്നു ഈ സന്ന്യാസി. 
പാവപ്പെട്ടവരും, ധനികരും, ഉന്നത കുലജാതരും, 
മത സാമൂഹ്യ രാഷ്ട്രീയ, നേതാക്കന്മാരും, 
ശാസ്ര്രജ്ഞരും ആ മനുഷ്യസ്‌ നേഹിയുടെ 
തറവാട്ടുകാരായിരുന്നു. വ്യക്തികളോടും, സമൂഹ 
ത്തോടും, വിവിധ മത-രാഷ്ട്രീയ നേതാക്കളോടും 
ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആത്മബന്ധം 
സങ്കീര്‍ണ്ണമായ സന്ദര്‍ഭങ്ങളില്‍ വളരെയേറെ സത്‌ 
ഫലങ്ങള്‍ സഭയ്ക്കും, സമൂഹത്തിനും പ്രദാനം 
ചെയ്തിട്ടുണ്ട്‌ എന്നത്‌ തര്‍ക്കമറ്റ വസ്തുതയാണ്‌. 
ഉപസംഹാരം 


യോഗിവര്യനായ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരു 
മേനി സന്ന്യാസത്തെയും പൌരോഹിത്യ ജീവിത 
ത്തെയും, ആഴമായി ഉപാസിച്ച്‌ അതിന്റെ ചൈ 
തന്യം നമുക്കിടയില്‍ വ്യാപരിപ്പിച്ച വലിയൊരു 
മനുഷ്യസ്‌ നേഹിയായിരുന്നു. ആര്‍ഷഭാരതത്തി 
ന്റെയും, ക്രൈസ്തവസഭ യുടെയും, മാര്‍ ഈവാനി 
യോസ്‌ പിതാവിന്റെയും, സന്ന്യാസ ജീവിതാനു 
ഷ്ഠാനങ്ങളിലൂടെ കൈവന്ന മലങ്കര സന്ന്യാസാ 
ദര്‍ശത്തിന്റെ സാക്ഷാത്കാരമാണ്‌ മാര്‍ ഗ്രിഗോറി 
യോസ്‌ തിരുമേനിയില്‍ നാം കണ്ടെത്തുക. ആ 
വന്ദ്യതാതനെക്കുറിച്ചുള്ള ചൈതന്യവത്തായ 
ഓര്‍മ്മകള്‍ മലങ്കര സഭയിലെ ഓരോ മക്കള്‍ക്കും 
അനുഗ്രഹത്തിനു കാരണമാകട്ടെ എന്ന്‌ ആശംസി 
ക്കുന്നു; അതിനായി പ്രാര്‍ത്ഥിക്കുന്നു. 


www.malankaralibrary.com 


അനുസ്മരണം 


ഒക്ടോബര്‍ 2020 


അതുല്യനായ മിഷണറി: 
൮ alela ഉഴുന്നല്ലൂര്‍ 
കോര്‍ എപിസ്ക്കോല്ലാ 
(1936-2020) 


“വിശ്വാസം പ്രസംഗിക്കുന്നില്ലായെങ്കില്‍ എനിക്ക്‌ 
ദുരിതം.” വി. പൌലോസ്‌ ശ്ലീഹായുടെ ഈ പ്രേഷിത 
തീക്ഷ്ണത ഹൃദയത്തിലേറ്റു വാങ്ങി, അനന്തപുരി 
യുടെ തെക്കന്‍പ്രദേശങ്ങളില്‍ പ്രത്യേകിച്ച്‌ 
ഇന്നത്തെ പാറശ്ശാല ഭ്രദാസന പ്രദേശത്ത്‌ അനേ 
കര്‍ക്ക്‌ സുവിശേഷ വെളിച്ചം പകര്‍ന്ന മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ ധീരനായ പ്രേഷി 
തനും പാറശ്ശാല ഭ്രദാസനാംഗവുമായിരുന്ന വന്ദ്യ 
ഫിലിപ്പ്‌ ഉഴുന്നല്ലൂര്‍ കോര്‍ എപ്പിസ്‌ക്കോപ്പാ 2020 
സെപ്തംബര്‍ 25-00 തീയതി നിത്യസമ്മാനത്തി 
നായി സ്വവര്‍ഗനാട്ടിലേയ്ക്ക്‌ യാത്രയായി. നെയ്യാ 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാ ബാവാ 


റ്റിന്‍കര, കാട്ടാക്കട പ്രദേശത്തെ മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ വളര്‍ച്ചയില്‍ നിര്‍ണായക 
പങ്കുവഹിച്ച വന്ദ്യ ഫിലിപ്പ്‌ ഉഴന്നല്ലൂര്‍ കോര്‍എപ്പി 
സ്‌ക്കോപ്പായുടെ ധന്യമായ പൌരോഹിത്യ ജീവി 
തത്തെ ദൈവസന്നിധിയില്‍ കൃതജ്ഞതാപൂര്‍വം 
അനുസ്മരിക്കുന്നു... 


തിരുവനന്തപുരം അതിഭദ്രാസനത്തിലെ ഇല 
ഞ്ഞിമേല്‍ ഇടവകയില്‍ ഉഴുനല്ലൂര്‍ കുര്യന്‍ നൈനാ 
ന്റേയും അനമ്മ നൈനാന്റേയും ഏഴു മക്കളില്‍ 


v 


ആറാമനായി 1936 ജനുവരി 16-ന്‌ ജോയി കുര്യന്‍ 


666കരെസ്തവ 


77 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


എന്ന പേരിലറിയപ്പെട്ടിരുന്ന വന്ദ്യ ഫിലിപ്പ്‌ കോര്‍ 
എപ്പിസ്‌ക്കോപ്പാ ജനിച്ചു. ഇലഞ്ഞിമേല്‍ പ്രൈമറി 
സ്കൂളിലും മാവേലിക്കര സി.എം.സ്‌. സ്കൂളിലു 
മായി പ്രാഥമിക വിദ്യാഭ്യാസവും പട്ടം സെന്റ്‌ 
മേരീസ്‌ സ്കൂളില്‍ ഹൈസ്കൂള്‍ വിദ്യാഭ്യാസവും 
പൂര്‍ത്തിയാക്കിയ ബാലന്‍ പൌരോഹിതൃജീവിത 
ത്തോടുള്ള താല്പര്യത്തോടെ 1953-ല്‍ പട്ടം സെന്റ്‌ 
അലോഷ്യസ്‌ സെമിനാരിയില്‍ വൈദിക പരിശീല 
നത്തിനായി പ്രവേശിച്ചു. മംഗലാപുരം സെന്റ്‌ 
ജോസഫ്സ്‌ സെമിനാരിയില്‍ തത്വശാസ്ത്ര പഠ 
നവും ദൈവശാസ്ത്ര പഠനവും പൂര്‍ത്തിയാക്കി വി. 
ഫ്രാന്‍സിസ്‌ സേവ്യറിന്റെ തിരുന്നാള്‍ ദിനമായ 1963 
ഡിസംബര്‍ 3-ന്‌ തിരുവനന്തപുരം മെത്രാപ്പോലീ 
ത്തന്‍ ആര്‍ച്ചുബിഷപ്പ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറി 
യോസ്‌ മ്മെതാപ്പോലീത്തായില്‍ നിന്ന്‌ തിരുവന 
ന്തപുരം അതിരൂപതയ്ക്കുവേണ്ടി വൈദിക പട്ടം 
സ്വീകരിച്ചു. പൌരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യ 
മൂന്നു വര്‍ഷങ്ങള്‍ ചന്ദനപ്പള്ളി, തട്ട, കൊടുമണ്‍, 
എഴുകോണ്‍, അങ്ങാടിക്കല്‍, ആയൂര്‍, വേങ്ങോട്‌ ഇള 
മാട്‌, ചെറുവയ്ക്കല്‍, പുനലൂര്‍, കറവൂര്‍, എലിക്കാ 
SK എന്നീ ഇടവകകളില്‍ സേവനമനുഷ്ഠിച്ചു. 


യുവ വൈദികനിലെ പ്രേഷിതതാല്പര്യം തിരി 
ച്ചറിഞ്ഞ പുണ്യശ്ലോകനായ മാര്‍ ഗ്രിഗോറിയോസ്‌ 
പിതാവ്‌ തെക്കന്‍ മിഷന്‍ മേഖലകളിലേയ്ക്ക്‌ അദ്ദേ 
ഹത്തെ നിയമിച്ചു. 1967 ല്‍ ബാലരാമപുരത്ത്‌ താമ 
സിച്ചുകൊണ്ട്‌ ചെമ്പരത്തിവിള, ചായ്ക്കോട്ടുകോ 
ണം, വണ്ടന്നൂര്‍, കൊടങ്ങാവിള ഇടവകകളുടെ ചുമ 
തല വഹിച്ചുകൊണ്ടാണ്‌ തന്റെ മിഷന്‍ പ്രവര്‍ത്ത 
നത്തിന്‌ നാന്ദിക്കുറിച്ചത്‌. തുടര്‍ന്ന്‌ ചെമ്പരത്തിവിള 
താമസമാക്കിക്കൊണ്ട്‌ സുദീര്‍ഘമായ പ്രേഷിതയാ 
ര്രയ്ക്കും അജപാലന ശുശ്രൂഷയ്ക്കും ബഹു. 
അച്ചന്‍ തന്റെ ജീവിതത്തെ മാറ്റി വച്ചു. 


ആദ്യകാലങ്ങളില്‍ ദീര്‍ഘദൂരം കാല്‍നടയായും 
പിന്നീട്‌ സൈക്കിള്‍ ചവിട്ടിയും വിവിധ ദൈവാലയ 
ങ്ങളില്‍ കടന്നു ചെന്ന്‌ വി. ബലിയര്‍പ്പിക്കുകയും 
കൂദാശകള്‍ പരികര്‍മ്മം ചെയ്യുകയും ചെയ്തിരുന്നു. 
അവിഭക്ത തിരുവനന്തപുരം അതിരൂപതയിലെ 
ബാലരാമപുരം, നെയ്യാറ്റിന്‍കര, കാട്ടാക്കട, ചെമ്പൂര്‍ 
വൈദിജില്ലാ ്രദേശങ്ങളായിരുന്നു അച്ചന്റെ പ്രധാന 
കര്‍മ്മമണ്ഡലം. ആദ്യ 3 വര്‍ഷമൊഴികെ ബഹു. 
അച്ചന്റെ പൌരോഹിത്യ ശുശ്രൂഷ പൂര്‍ണമായും 
ഈ പ്രദേശത്തെ സുവിശേഷവേലയ്ക്കായി മാറ്റി 
വച്ചു. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
പ്രേഷിത ചൈതന്യം ഹൃദയത്തിലേറ്റുവാങ്ങി അനേ 
കര്‍ക്ക്‌ സുവിശേഷവെളിച്ചം പകര്‍ന്ന അച്ചന്റെ 
പ്രേഷിത തീക്ഷ്ണത അനന്യമാണ്‌. 43 വര്‍ഷക്കാ 
ലത്തെ ത്യാഗോജ്ജ്വലമായ പൌരോഹിത്യ ശുശ്രൂ 
ഷയില്‍ അന്നത്തെ അതിരൂപതാദ്ധ്യക്ഷന്‍ ബനഡി 
ക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ മെത്രാപ്പോലീത്തായുടെ 
ശ്ലൈഹികാശിര്‍വാദത്തോടെ 56 പുതിയ ഇടവക/ 
മിഷന്‍ കൂട്ടായ്മകള്‍ക്ക്‌ തുടക്കം കുറിക്കുവാനും 
അവയെ വളര്‍ത്തിക്കൊണ്ടു വരുന്നതിനും 


അദ്ദേഹത്തിന്‌ സാധിച്ചുവെന്നത്‌ അത്ഭുതത്തോടും 
ആദരവോടുംകൂടി മാതമേ നമുക്ക്‌ കാണാന്‍ 
കഴിയുകയുള്ളൂ. ഈ മിഷന്‍ കേന്ദ്രങ്ങളുടെ സ്ഥാപ 
നത്തിലും വളര്‍ച്ചയിലും തിരുവനന്തപുരം അതി 
രൂപതയിലെ ബഹു. വൈദികരും മേരീമക്കള്‍ 
സിസ്റ്റേഴ്സും (ഡി.എം.) ബ്രദേഴ്‌സും തീഷ്ണമതി 
കളായ ഉപദേശിമാരും ത്യാഗപൂര്‍വും പങ്കുചേര്‍ന്നു 
വെന്നത്‌ ഇത്തരുണത്തില്‍ നന്ദിപൂര്‍വ്വം ഓര്‍ക്കുന്നു. 


ഒരു ജനതയുടെ സമഗ്രവികസം ലക്ഷ്യമാക്കി 
അച്ചന്‍ ആരംഭിച്ചു വിവിധ കര്‍മ്മപദ്ധതികള്‍ ഒരു 
കാലഘട്ടത്തിന്റെ സാമൂഹിക ക്ഷേമ്രവര്‍ത്തനങ്ങ 
ളുടെ സജീവ സാക്ഷ്യമായിരുന്നു. ദൈവജനത്തോട്‌ 
കൂടെയായിരിക്കാന്‍ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന 
ഈ പുരോഹിത ശ്രേഷ്ഠന്‍ സാധാരണക്കാരുടെ 
കണ്ണീരൊപ്പാനും അവരുടെ ജീവിതത്തില്‍ പ്രത്യാ 
ശയുടെ ദീപം തെളിക്കാനും എന്നും മുന്‍പന്തിയി 
ലായിരുന്നു. അച്ചന്റെ പ്രത്യേക നേതൃത്വത്തില്‍ 
ആരംഭിച്ച പുന്നാവൂര്‍ ഈശോ തീപ്പട്ടി കമ്പനി, 
ചെമ്പരത്തിവിള മെഴുകുതിരി കമ്പനി, പോങ്ങുംമൂട്‌ 
കേരളാ ഫീഡ്സ്‌, പുന്നാവൂര്‍ നെയ്ത്ത്‌ പരിശീലന 
കേന്ദ്രം, അരുവാട്ടുകോണം, കൊണ്ണിക്കോണം, 
ചെമ്പരത്തിവിള എന്നിവിടങ്ങളില്‍ ആരംഭിച്ച ചര്‍ക്ക 
നൂല്‍നൂല്‍ക്കുന്ന വ്യവസായം, പുന്നാവൂര്‍, 
പുത്തന്‍കാവുവിള, ചെമ്പരത്തിവിള, കല്ലുമല എന്നി 
വിടങ്ങളിലെ തയ്യല്‍ പരിശീലന കേന്ദ്രങ്ങള്‍, അരു 
വിക്കുഴിയിലെ പായ്‌ നെയ്ത്തു കേന്ദ്രം എന്നിവ 
സ്വയംതൊഴില്‍ പരിശീലനം നല്‍കുന്നതോടൊപ്പം 
അനേകായിരങ്ങള്‍ക്ക്‌ ഉപജീവന മാര്‍ഗമായി മാറി. 
ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ ദാരിദ്യാവസ്ഥ 
പരിഹരിക്കാനായി അനേകം ഭവനങ്ങള്‍ക്ക്‌ പശു, 
എരുമ, ആട്‌ എന്നിവ നല്‍കി സ്ഥിരവരുമാനത്തി 
നുള്ള സാധ്യതകള്‍ അച്ചന്‍ സംലഭ്യമാക്കി. ആ 
കാലഘട്ടത്തിലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി 
സൃഷ്ടിച്ചിരിന്ന തെങ്ങ്‌ ഒറ്റി ഒഴിപ്പിക്കാനായി സാമ്പ 
ത്തിക സഹായവും ബാങ്കുകളില്‍ നിന്ന്‌ ലോണും 
ലഭ്യമാക്കാനായി അച്ചന്‍ പരിശ്രമിച്ചത്‌ അനേകം 
കുടുംബങ്ങള്‍ക്ക്‌ ഏറെ ആശ്വാസകരമായിരുന്നു. 
ചെമ്പരത്തിവിളയില്‍ സ്ഥാപിച്ച സെന്റ്‌ ഫിലിപ്സ്‌ 
സാധു സംരക്ഷണ കേന്ദ്ര അനേകംപേര്‍ക്ക്‌ 
ആശ്രയ കേന്ദ്രമായിരുന്നു. 


വന്ദ്യ ഫിലിപ്പച്ചന്റെ ശ്രദ്ധപതിഞ്ഞ ഒരു പ്രധാന 
ശുശ്രൂഷാ മേഖലയായിരുന്നു വിദ്യാഭ്യാസ മേഖല. 
അനേകം കുഞ്ഞുങ്ങള്‍ക്ക്‌ അടിസ്ഥാന വിദ്യാ 
ഭ്യാസം ലഭ്യമാക്കാനായി ഇടവകകളോട്‌ ചേര്‍ന്ന്‌ 
നേഴ്സറി സ്‌കൂളുകളും ഫീഡിംഗ്‌ സ്കൂളുകളും 
ആരംഭിച്ചുകൊണ്ട്‌ അനേകര്‍ക്ക്‌ ഉന്നതവിദ്യാഭ്യാസ 
ത്തിനുള്ള വാതില്‍ അച്ചന്‍ തുറന്നു നല്കി. 1970 
കളില്‍ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്‌ 
നാന്ദിക്കുറിച്ചുകൊണ്ട്‌ പുന്നാവൂരില്‍ ആരംഭിച്ച 
കര്‍മ്മലമാതാ ഇംഗ്ലീഷ്‌ മീഡിയം സ്കൂളും, പിന്നീട്‌ 
നെയ്യാറ്റിന്‍കര ആരംഭിച്ച ഹോളിക്യൂന്‍സ്‌ സ്‌കൂളും 
നെല്ലിക്കാട്‌ ആരംഭിച്ച ഫാ. ഫിലിപ്സ്‌ ഹയര്‍ 


www.malankaralibrary.com 


സെക്കണ്ടറി സ്കൂളും വന്ദ്യ കോര്‍എപ്പിസ്‌ക്കോപ്പാ 
അച്ചന്റെ പ്രേഷിത ശുശ്രൂഷകളുടെ സജീവ സ്മാര 
കങ്ങളാണ്‌. 


നെല്ലിക്കാട്‌ (്രദേശത്ത്‌ വന്ദ്യ ഫിലിപ്പച്ചന്‍ 
വിദ്യാഭ്യാസ ശുശ്രൂഷയ്ക്കുവേണ്ടി തിരുവനന്ത 
പുരം അതിരൂപതയ്ക്ക്‌ ദാനമായി നല്‍കിയ 
വസ്തുവിലാണ്‌ 2014-ല്‍ ലോകാരാദ്ധ്യയായ വി. 
മദര്‍ തെരേസായുടെ നാമത്തില്‍ മേജര്‍ അതിരൂപത 
മദര്‍ തെരേസ ആര്‍ട്സ്‌ ആന്റ്‌ സയന്‍സ്‌ കോളേജ്‌ 
ആരംഭിച്ചത്‌. ഇപ്പോള്‍ പാറശ്ശാല ഭ്രദാസനത്തില്‍ 
പ്രവര്‍ത്തിക്കുന്ന ഈ കോളേജ്‌ കേരളാ യൂണിവേഴ്‌ 
സിറ്റിയില്‍ എല്ലാവര്‍ഷവും ഒട്ടനവധി റാങ്കുജേതാ 
ക്കളെ സമ്മാനിക്കുന്ന കലാലയമാണ്‌. വന്ദ്യ 
ഫിലിപ്പച്ചന്റെ ഒരു ജനതയോടുള്ള കരുതലിന്റെയും 
ഒരു ജനതയെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെയും 
സജീവ അടയാളമായി ഈ കലാലയത്തെ ഞാന്‍ 
കാണുന്നു. 


കുദാശാകളുടെ സജീവമായ അര്‍പ്പണത്തിലൂടെ 
അനേകരെ ദൈവാനുഭവത്തിലേയ്ക്ക്‌ കൈപിടിച്ചു 
യര്‍ത്താനും, കൃത്യമായി ഒരുക്കി കൂദാശകള്‍ 
നല്‍കുന്നതിലൂടെ വിശ്വാസത്തില്‍ ആഴപ്പെടു 
ത്താനും ജാഗരൂകനായ ആ അജപാലകന്‍ 
എപ്പോഴും ബദ്ധശ്രദ്ധനായിരുന്നു. നിഷ്ഠയോടും 
അതേസമയം പൈതൃകവാത്സല്യത്തോടും എല്ലാ 
വരോടും ഇടപെട്ടിരുന്ന ഫിലിപ്പച്ചന്‍ അനേകര്‍ക്ക്‌ 
മാര്‍ഗദീപമായിരുന്നു. ഉപദേശിമാരുടെ പരിശീലനം, 
സണ്‍ഡേസ്കൂള്‍ അദ്ധ്യാപകരുടെ പരിശീലനം 
എന്നിവ കൃത്യമായി നല്‍കുന്നതില്‍ അച്ചന്‍ 


ഒക്ടോബര്‍ 2020 —— 


e, 


A” 


4 = 

mal i 
P . > 
സ്പ, 


കി ചം 


പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. അച്ചന്റെ 
പ്രാര്‍ത്ഥനാ ജീവിതവും പൌരോഹിത്യ Ma 
ണവും അനേകര്‍ക്ക്‌ പ്രചോദനാത്മകമായിരുന്നു. 
കൂടെ പ്രവര്‍ത്തിച്ചിട്ടുളള വൈദികരിലും സന്യസ്ത 
രിലും ഉപദേശിമാരിലും സുവിശേഷപ്രേഷിതനാളം 
ജ്വലിപ്പിക്കുന്നതില്‍ അച്ചന്‌ അസാധാരണ പാടവമു 
ണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളില്‍ നിന്ന്‌ അനേകര്‍ 
വൈദിക സന്യസ്ത ജീവിതം ആശ്ശേഷിക്കാന്‍ 
അച്ചന്റെ ധന്യമായ പൌരോഹിതൃജീവിതം നിമിത്ത 
മായി തീര്‍ന്നു. 


ദൈവത്തിനുവേണ്ടിയും ദൈവജനത്തിനുവേ 
ണ്ടിയും പൂര്‍ണമായി മാറ്റിവച്ച ആ ജീവിതത്തിന്റെ 
രാവിലെ 5 മണിക്കാരംഭിക്കുന്ന ദിനചര്യം രാത്രി 10 
മണിക്ക്‌ സമാപിക്കുമ്പോള്‍ ധന്യമായ ഒരു പരോ 
ഹിത്യ ജീവിതത്തിന്റെ നേര്‍ക്കാഴ്ചയായിരുന്നു. വി. 
കുര്‍ബാനയോടുള്ള അച്ചന്റെ ആത്മബന്ധവും പരി 
ദൈവമാതാവിനോടുള്ള ഭക്തിയും ജീവിതത്തിലെ 
ഈര്‍ജ്ജ ശ്രോതസ്സായി ജീവിതാവസാനം വരെ 
കാത്തു സൂക്ഷിച്ചു. ആര്‍ച്ചുബിഷപ്പ്‌ ബനഡിക്ട്‌ മാര്‍ 
ഗ്രീഗോറിയോസ്‌ മുതലുള്ള സഭാപിതാക്കന്മാരോട്‌ 
ചേര്‍ന്നു നിന്നുകൊണ്ട്‌ മലങ്കര സുറിയാനി കത്തേ 
ാലിക്കാ സഭയുടെ പ്രേഷിത ദര്‍ശനത്തിന്‌ ഈടും 
പാവും നല്‍കുന്നതില്‍ വന്ദ്യ ഫിലിപ്പച്ചന്‍ നടത്തിയ 
ആത്മസമര്‍പ്പണം ചരിത്രത്തിന്റെ ഏടുകളില്‍ അവി 
സ്മരണീയമാണ്‌. 


സുവിശേഷത്തേയും സഭയേയും പൊതുസമൂഹ 
ത്തേയും ഹൃദയപൂര്‍വ്വം സ്നേഹിച്ച വന്ദ്യ ഫിലിപ്പ 


www.malankaralibrary.com 


ലഖകസ്തവ 


ഒക്ടോബര്‍ 2020 


ച്ചന്‌ തിരുവനന്തപുരം മേജര്‍ അതിരൂപത 2008-ല്‍ 
കോര്‍ എപ്പിസ്‌കോപ്പാ സ്ഥാനം നല്‍കിയത്‌ ഫിലി 
Yy സഭയിലും പൊതുസമൂഹത്തിലും ലഭിച്ച 
വലിയ അംഗീകാരമായി ഏവരും സര്‍വ്വാത്മനാ 
സ്വീകരിച്ചു. വിനയാന്വിതനായി അദ്ദേഹമത്‌ 
സ്വീകരിച്ചപ്പോള്‍ സന്തോഷാശ്രുക്കളോടെയാണ്‌ 
ഞാന്‍ അത്‌ കണ്ടത്‌. അദ്ദേഹം വന്ദ്യ പിതാക്കന്മാ 
രോട്‌ എപ്പോഴും പ്രകടിപ്പിച്ചിരുന്ന ആദരവും 
സ്നേഹവും സഹപ്രവര്‍ത്തകര്‍ക്ക്‌ നല്‍കിയിട്ടുള്ള 
കരുതലും ഏറെ ശ്രദ്ധേയമാണ്‌. 2007-മുതല്‍ 
വ്യക്തിപരമായി അദ്ദേഹത്തെ അടുത്തറിയുന്നതിന്‌ 
എനിക്ക്‌ സാധിച്ചു. അന്നുമുതല്‍ വന്ദ്യനായ 
ഫിലിപ്പച്ചനും അദ്ദേഹത്തിന്റെ ഉഴന്നല്ലൂര്‍ കുടും 
ബാംഗങ്ങളും എനിക്ക്‌ നല്‍കിവരുന്ന ഒരു വലിയ 
ആത്മബന്ധമുണ്ട്‌. അദ്ദേഹം തുടങ്ങിയ സ്ഥാപന 
ങ്ങളും വസ്തുക്കളും സഭയുടെ പ്രേഷിത ശുശ്രൂ 
ഷക്കായി ദാനം ചെയ്തത്‌ ഏറെ കൃതജ്ഞത 
യോടെ ഞാന്‍ ഓര്‍ക്കുന്നു. പാറശ്ശാല ഭദ്രാസനം 
സ്ഥാപിതമായപ്പോള്‍ അവിടെ ചേര്‍ന്ന്‌ തന്റെ മിഷന്‍ 
ഗ്ദേശത്ത്‌ തന്നെ താമസമാക്കി. പാറശ്ശാല 
ഭ്രദാസനത്തിന്റെ ശൈശവ ദശയിലെ വളര്‍ച്ചയ്‌ 
ക്കായി പ്രാര്‍ത്ഥനകൊണ്ടും സഹകരണംകൊണ്ടും 
അദ്ദേഹം ബലം നല്‍കി. താന്‍ വളര്‍ത്തിയ 
ജനങ്ങളുടെ ഇടയില്‍ അവര്‍ക്കൊപ്പം അദ്ദേഹം 
തന്റെ ജീവിത സായാഹ്നം ചെലവഴിച്ചു. വാര്‍ദ്ധക്യ 
സഹജമായ രോഗങ്ങള്‍ അദ്ദേഹത്തെ അലട്ടിയി 
രുന്നു. വന്ദ്യനായ ഫിലിപ്പച്ചന്റെ വാര്‍ദ്ധക്യ കാലത്ത്‌ 
പാറശ്ശാല ഭ്രദാസനാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ തോമസ്‌ 
മാര്‍ യയസേബിയോസ്‌ പിതാവ്‌, മേരീമക്കള്‍ 
സിസ്റ്റേഴ്‌സ്‌, ഫിലിപ്പച്ചന്റെ സഹോദര പുത്രന്‍ ശ്രീ 


മനോജും കുടുംബവും നല്‍കിയ കരുതലും 
ശുശ്രൂഷയും പ്രശംസനീയമാണ്‌. ഏറെക്കാലമായി 
അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന മേരീമക്കള്‍ സന്യാ 
സിനികളുടെ സഹോദരതുല്യമായ സ്നേഹവും 
പരിചരണവും ഇത്തരുണത്തില്‍ സഭ നന്ദിയോടെ 
അനുസ്മരിക്കുന്നു. 


നെല്ലി ക്കാട്‌ വൈദികമന്ദിരത്തില്‍ വിശ്രമം 
ജീവിതം നയിച്ചു വന്നിരുന്ന ബഹു. അച്ചനെ 
വാര്‍ദ്ധക്യ സഹജമായ അസുഖത്തെത്തുടര്‍ന്ന്‌ 
സ്വകാര്യ ആശുപത്രിയില്‍ ്രവേശിപ്പിക്കുകയും 
2020 സെപ്തംബര്‍ 25 വെള്ളിയാഴ്ച്‌ വൈകിട്ട്‌ 
കര്‍ത്താവില്‍ നിദ്രരപാപിക്കുകയും ചെയ്തു. 
ഭൌതീക ശരീരം മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭാദ്ധ്യക്ഷന്റെ മുഖ്യകാര്‍മ്മികത്വത്തില്‍ നെല്ലി 
ക്കാട്‌ വസതിയിലെ ചാപ്പലിനോട്‌ ചേര്‍ന്ന്‌ പ്രത്യേകം 
തയ്യാറാക്കിയ കല്ലറയില്‍ സെപ്തംബര്‍ 27 ഞായ 
റാഴ്ച 3 മണിക്ക്‌ സംസ്ക്കരിക്കുന്നതാണ്‌. 


1988-ല്‍ പൌരോഹിത്യ രജത ജൂബിലിയും 2013 
-0 സുവര്‍ണജൂബിലിയും ആഘോഷിച്ച വന്ദ്യ 
കോര്‍ എപ്പിസ്‌ക്കോപ്പാ അച്ചന്റെ 84 വര്‍ഷത്തെ 
ജീവിതവും 57 വര്‍ഷത്തെ പൌരോഹിത്യ ശുശ്രൂ 
ഷാജീവിതവും സാക്ഷിക്കുന്നത്‌ പ്രേഷിത വേദി 
യിലെ ഒരു നന്മമരത്തെയാണ്‌. ദൈവഭവനത്തിലെ 
വിശ്വസ്തനായ കാര്യവിചാരിപ്പുകാരാ, മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭാകുടുംബം ഒരേ 
സ്വരത്തില്‍ അങ്ങേയ്ക്ക്‌ സമാധാനം ആശംസി 
ക്കുന്നു! സഭയുടെ വിശുദ്ധ പുരോഹിതാ, അങ്ങ്‌ 
സമാധാനത്തോടെ പോവുക..... 


co 


രു വിശ്വാസി 


www.malankaralibrary.com 


വിഭയ്‌ പി. നായരെന്ന സ്വയം പ്രഖ്യാപിത 
ഡോക്ടര്‍ യൂട്യൂബില്‍ പോസ്റ്റ്‌ ചെയ്ത വിഡിയോ 
കണ്ടവരൊക്കെ പറഞ്ഞതിങ്ങനെ, ആരായാലും 
വണ്ടിപിടിച്ചു പോയി അടിച്ചുപോകും. ശരിയാണ്‌, 
അത്ര ്രകോപനപരമാണ്‌ ആ വിഡിയോ. 
മൂന്നുപേര്‍ അതു തന്നെ ചെയ്തു. വിജയ്‌ പി.നായർ 
താമസിക്കുന്ന ലോഡ്ജ്‌ മുറിയില്‍ കയറി 
അദ്ദേഹത്തെ കൈയേറ്റം ചെയ്തു, കരിഓയില്‍ 
ഒഴിച്ചു. ലാപ്ടോപ്പും മൊബൈല്‍ ഫോണും 
എടുത്തുകൊണ്ട്‌ പോയതായും പറയുന്നു. 
ഏതായാലും കേസ്‌ ആയിട്ടുണ്ട്‌. സ്രത്രീകള്‍ 
ചെയ്തത്‌ ശരിയാണെന്നും തെറ്റാണെന്നും 
വാദിക്കുന്നവരുണ്ട്‌. അവരെ അഭിനന്ദിച്ചവരില്‍ 
സംസ്ഥാനത്തെ വനിതാ ശിശുക്ഷേമ മന്ത്രിയുണ്ട്‌, 


എന്നാല്‍ ബസിനുള്ളില്‍ വച്ച്‌ മുട്ടാന്‍ വന്നവന്‍ 
തിരിച്ചൊരെണ്ണം കൊടുക്കുന്ന ലാഘവത്തോടെ 
ഈ വിഷയത്തെ സമീപിക്കാനാവുമോ എന്ന 
ചോദ്യം ഉയരുന്നുണ്ട്‌. എന്റെ ബഹുമാന്യരായ 
ഇടതുപക്ഷ, MA ഇടതുപക്ഷ സുഹൃത്തുക്ക 
ളൊക്കെ ഈ വിഷയത്തില്‍ സ്ത്രീ പക്ഷത്താണ്‌. 
അല്ലെങ്കിലും അവരുടെ നിലപാടിലൊക്കെ ഒരു 
ഇരട്ടത്താപ്പ്‌ എപ്പോഴും ഉണ്ട്‌. അതിലേക്കു പിന്നെ 
വരാം. എന്നാല്‍ ഈ വിഷയം അത്ര ലളിതമല്ല 
എന്നു പറയാതെ വയ്യ. 


1. ഒരു മൊബൈല്‍ ഫോണോ ലാപ്‌ ടോപ്പോ 
കൈയിലുണ്ടെങ്കില്‍ സ്തീയെയായാലും പുരുഷനെ 
യായാലും ചുരുങ്ങിയ സമയം കൊണ്ട്‌ അപകീര്‍ 
ത്തിപ്പെടുത്താനുള്ള സംവിധാനം ഇവിടടെയുണ്ട്‌. 


ഒക്ടോബര്‍ 2020 


ബോബി ഏബ്രഹാം 


2. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാല്‍ പരാതി ലഭി 
ച്ചാലും നിയമ സംവിധാനം ഉണര്‍ന്നു പ്രവര്‍ത്തി 
ക്കുന്നില്ല. 


3.നിയമസംവിധാനം ഉണര്‍ന്നുപ്രവര്‍ത്തിക്കുന്നി 
ല്ലെങ്കില്‍ പരാതിക്കാര്‍ നേരിട്ട്‌ നടപടിയെടുക്കും. 


ഈ മൂന്നു വിഷയങ്ങള്‍ പരിശോധിക്കുക. 
സാങ്കേതിക വിദ്യ ഇന്ന്‌ ഏറ്റവും ലളിതമാണ്‌. മുമ്പ്‌ 
എഴുതിത്തയ്യാറാക്കി, അച്ചടിച്ച്‌ വിതരണം 
ചെയ്യേണ്ടിയിരുന്നെങ്കില്‍ ഇപ്പോള്‍ നിങ്ങള്‍ 
ഉദ്ദേശിക്കുന്ന കാര്യം ഫോണില്‍ ടൈപ്പ്‌ ചെയ്ത്‌ 
സമൂഹമാധ്യമങ്ങളില്‍ പോസ്റ്റ്‌ ചെയ്താല്‍ അത്‌ 
ആയിരങ്ങളിലേക്ക്‌, ചിലപ്പോള്‍ ലക്ഷങ്ങളിലേക്ക്‌ 
എളുപ്പത്തിലെത്തും. ഇനി വിഡിയോ തയാറാ 
ക്കണമെങ്കില്‍ അതും എളുപ്പമാണ്‌. അത്‌ പോസ്റ്റ്‌ 
ചെയ്യാന്‍ യൂ ട്യൂബ്‌ പോലെയുള്ള മാധ്യമങ്ങള്‍ 
ഉണ്ടെന്നു മാത്രമല്ല, വിഡിയോ വൈറല്‍ ആയാല്‍ 
അതില്‍ നിന്നു പരസ്യവരുമാനവും ലഭിക്കും. 
ഇത്തരത്തില്‍ മാന്യമായി വിഡിയോ ചെയ്ത്‌ 
ലക്ഷങ്ങള്‍ സമ്പാദിക്കുന്നവരുണ്ട്‌. അതിനു 
താല്‍പര്യമില്ലാത്തവര്‍, കഴിവില്ലാത്തവര്‍ അശ്ലീല 
വിഡിയോ പോസ്റ്റ്‌ ചെയ്ത്‌ പണം സമ്പാദിക്കുന്നു. 
മാത്രമല്ല, സമൂഹ മാധ്യമങ്ങള്‍ നമ്മുടെ രാജ്യത്ത്‌ 
ജനങ്ങളെ തമ്മില്‍ ഭിന്നിപ്പിക്കുന്ന നിലയിലേക്കും 
വളര്‍ന്നിട്ടുണ്ട്‌. ഇത്രയും ചുരുങ്ങിയ ചെലവില്‍ 
ജനങ്ങളെ തമ്മിലടിപ്പിക്കാന്‍, വിദ്വേഷം വളര്‍ത്താന്‍ 
സമൂഹമാധ്യമം പോലെ മറ്റൊരിടില്ല. യഥാര്‍ഥ 
മുഖം വെളിപ്പെടുത്താതെ വ്യാജ ഐഡികളില്‍ 
മറഞ്ഞിരുന്നും വിദേശത്തിരുന്നും ഇന്ത്യയിലെ 
ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വ്യാജ വാര്‍ത്തകളും 
മോര്‍ഫ്‌ ചെയ്ത ചിത്രങ്ങളും വിഡിയോയും 


ലഖകസ്തവ 


www .malankaralibrary.com 


ഒഖര്‍്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


പ്രചരിപ്പിക്കാന്‍ ഇപ്പോള്‍ പ്രയാസമില്ല. ഇതിനെ 
തിരെ നടപടിയെടുക്കുക GUM എളുപ്പവുമല്ല. മിക്ക 
രാഷ്ട്രീയ കക്ഷികള്‍ക്കും സംഘടനകള്‍ക്കും 
ഇപ്പോള്‍ ഐടി സെല്ലുകള്‍ തന്നെയുണ്ട്‌. അത്‌ 
നിയ്രന്തിക്കുന്നവര്‍ക്ക്‌ പ്രതിഫലവും ഉണ്ട്‌. 
സമൂഹമാധ്യമത്തില്‍ പോസ്റ്റ്‌ ചെയ്യപ്പെടുന്ന പലതും 
സഭ്യേതരമാവും. ചിലപ്പോള്‍ വ്യാജവിവരങ്ങളു 
മാവും. എതിരാളിക്കെതിരെ എന്തു വ്യാജവിവരവും 
ഇവിടെ നിര്‍മിച്ചു വിതരണം ചെയ്യും. 


ഇനി ഓണ്‍ലൈന്‍ മാധ്യമങ്ങളുമുണ്ട്‌. വ്യവ 
സ്ഥാപിതമായ രീതിയില്‍ ഒരു മാധ്യമ സ്ഥാപനം 
തുടങ്ങണമെങ്കില്‍ ഏറെ കടമ്പകളുണ്ട്‌. എന്നാല്‍ 
ഓണ്‍ലൈന്‍ വാര്‍ത്താ മാധ്യമങ്ങള്‍ക്ക്‌ ഇതൊന്നും 
ആവശ്യമില്ല. വര്‍ഷങ്ങളായി നടത്തുന്ന എഫ്‌എം 
റേഡിയോകള്‍ക്കു പോലും വാര്‍ത്താവതരണം 
നടത്താന്‍ നിയന്ത്രണങ്ങളുണ്ട്‌. എന്നാല്‍ ഒരു 
മൊബൈല്‍ ഫോണ്‍ കൈയിലുള്ള ആര്‍ക്കും 
വാര്‍ത്താവതാരകരെന്ന രീതിയില്‍ രംഗത്തിറ 
ങ്ങാനും മാധ്യമ പ്രവര്‍ത്തകരായി നടിക്കാനും 
നിയമതടസ്സമില്ല. ഇത്തരം സ്വയം പ്രഖ്യാപിത 
ഏകാംഗ മാധ്യമങ്ങള്‍ മിക്കതും അശ്ലീല, ഗോസിപ്‌, 
വ്യാജ നിര്‍മിതികളിലാണ്‌ അഭിരമിക്കുന്നത്‌. ഈ 
രപചരിപ്പിക്കപ്പെടുന്ന, അടിസ്ഥാനരഹിതമായ 
വിവരങ്ങള്‍ ശരിയാണെന്നു വിശ്വസിക്കുന്നവരാണ്‌ 
സമൂഹ മാധ്യമ ഉപയോക്താക്കളില്‍ വലിയൊരു 
വിഭാഗം. 


ഇത്തരത്തില്‍ അപകീര്‍ത്തിപ്പെടുത്തുന്ന 
സംഭവം ഉണ്ടായാല്‍ പരാതി കൊടുക്കുകയാണ്‌ 
അടുത്ത നടപടി. സമൂഹമാധ്യമങ്ങളിലെ അപകീര്‍ 
ത്തിപ്പെടുത്തലിനെതിരെ ഐടി ആക്ട്‌ 67, 67 (എ) 
പ്രകാരം നടപടിയെടുക്കാം. എന്നാല്‍ അധികാര 
സ്ഥാനങ്ങളിലിരിക്കുന്നവര്‍ക്കെതിരെ അപകീര്‍ത്തി 
പോസ്റ്റുകള്‍ ഉണ്ടായാല്‍ കൊടുക്കുന്ന ഗൌരവം 
മറ്റുള്ളവരുടെ കാര്യത്തില്‍ ഉണ്ടാകാറില്ല. വിജയ്‌ 
പി. നായര്‍ക്കെതിരെ പരാതി കൊടുത്തിട്ടും 
പൊലീസ്‌ അനങ്ങിയില്ലെന്നാണ്‌ ആരോപണം. 
പത്തനംതിട്ട സ്വദേശിയായ ഒരാള്‍ കന്യാസ്ത്രീ 
കളെ നിരന്തരം അപകീര്‍ത്തിപ്പെടുത്തുന്ന രീതി 
യില്‍ പ്രഭാഷണം നടത്തി വിഡിയോ സമൂഹമാധ്യമ 
ങ്ങളില്‍ പോസ്റ്റ്‌ ചെയ്യുന്നതായി സംസ്ഥാനത്തെ 167 
പൊലീസ്‌ സ്റ്റേഷനുകളിലാണ്‌ പരാതി കൊടുത്തിരി 
ക്കുന്നത്‌. ഒരു മാസം കഴിഞ്ഞു. നടപടിയൊന്നും 
ഉണ്ടായിട്ടില്ല. വെറും അപകീര്‍ത്തിപ്പെടുത്തലല്ല, 
കത്തോലിക്കാ സഭയെ മുഴുവന്‍ മോശമായി 
ചിര്രീകരിക്കുകയാണ്‌ ഇയാള്‍. ഇതിനെതിരെ 
കെസിബിസി തന്നെ രംഗത്തിറങ്ങിയിട്ടും സര്‍ക്കാര്‍ 
അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല. ഇത്തരത്തില്‍ നൂറു 
കണക്കിനു കേസുകളാവും നടപടി കാത്തുകിട 
ക്കുന്നത്‌. പൊലീസിനും പറയാന്‍ കാരണ 
മുണ്ടാവും. പല കേസുകളിലും പ്രതി ആരെന്ന്‌ 
കണ്ടെത്താന്‍ ബുദ്ധിമുട്ടാണ്‌. ചില കേസുകളില്‍ 
സമൂഹ മാധ്യമ പ്ലാറ്റ്‌ ഫോം നല്‍കുന്ന കമ്പനിയുടെ 
സഹായം ആവശ്യമാണ്‌. വിദേശത്തുനിന്ന്‌ അപ്‌ 
ലോഡ്‌ ചെയ്യുന്നവരുടെ കാര്യത്തില്‍ അവിടുത്തെ 
നിയമസംവിധാനത്തിന്റെ സഹായം ആവശ്യമായി 
വരാം. അതൊക്കെ നടത്തിയെടുക്കുക എളുപ്പമായി 


രിക്കില്ല. എങ്കിലും കൃത്യമായി ആളെ ചുണ്ടിക്കാട്ടി 
നല്‍കുന്ന കേസുകളിലെങ്കിലും നടപടി ഉണ്ടാകാ 
ത്തതെന്ത്‌ എന്നതൊരു ചോദ്യമാണ്‌. നമ്മുടെ 
വനിതാ മാധ്യമ പ്രവര്‍ത്തകര്‍ക്കെതിരെ അസഭ്യ 
വര്‍ഷം സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തിയവര്‍ 
ക്കെതിരെ കേസ്‌ എടുപ്പിക്കാന്‍ വലിയ സമ്മര്‍ദം 
തന്നെ വേണ്ടിവന്നു. എന്നാല്‍ സ്റ്റേഷന്‍ ജാമ്യം 
കിട്ടുന്ന കേസില്‍ ഒതുങ്ങി കാര്യങ്ങള്‍. ഇതാണ്‌ 
നാട്ടിലെ അവസ്ഥ. 


ആദ്യം പറഞ്ഞ കാര്യങ്ങളില്‍ മൂന്നാമത്തേ 
താണ്‌ ഇനി നോക്കേണ്ടത്‌. നിയമസംവിധാനം 
ഉണര്‍ന്നുപ്രവര്‍ത്തിച്ചില്ലെങ്കില്‍ പരാതിക്കാര്‍ നേരിട്ട 
നടപടിയെടുക്കും. എന്റെ ബഹുമാന്യ സുഹൃത്തു 
ക്കളില്‍ പലരും അതിനോടു യോജിക്കുന്നവരാണ്‌. 
അടിയോളം പറ്റില്ല അണ്ണന്‍ തമ്പിയും എന്ന 
പഴഞ്ചൊല്ലില്‍ വിശ്വസിക്കുന്നവരാണ്‌ അവര്‍. വിജയ്‌ 
നായരെ വീട്ടില്‍ കയറി അടിച്ച സ്ത്രീയെ അഭിനന്ദി 
ക്കുന്നു എന്നാണ്‌ സംസ്ഥാനത്തെ വനിതാ മന്ത്രി 
പറഞ്ഞത്‌. അതിന്റെ MWAL നങ്ങളൊക്കെ 
പിന്നീട നോക്കാം എന്നാണവര്‍ പറഞ്ഞത്‌. എന്നാല്‍ 
അവര്‍ ഒരു കാര്യം മറന്നുപോയി. ആ അടി കിട്ടിയത്‌ 
ഭരണസംവിധാനത്തിന്റെ മുഖത്താണ്‌. കാരണം 
ഭരണക്കാരെക്കൊണ്ടു കൊള്ളാഞ്ഞിട്ടാണല്ലോ 
നിയമം നടപ്പാക്കാന്‍ പരാതിക്കാര്‍ നേരിട്ട്‌ ഇറങ്ങേ 
ണ്ടിവരുന്നത്‌. മാത്രമല്ല, എല്ലാവരുടെയും ജീവനും 
സ്വത്തിനും സംരക്ഷണം നല്‍കുമെന്നു സത്യ 
പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി അങ്ങനെ പറയുന്നത്‌ 
തീരെ അപക്വവുമായിപ്പോയി എന്നു പറയാതെ 
വയ്യ. മന്ത്രി പറഞ്ഞ രീതിയാണെങ്കില്‍ ഇനി ഓരോ 
വിഷയത്തിനും ആളുകള്‍ നേരിട്ടിറങ്ങി പ്രതികരിച്ചു 
തുടങ്ങിയാല്‍ എന്താവും അവസ്ഥ. ഉദാഹരണ 
ത്തിന്‌ കഴിഞ്ഞ ദിവസം ഒരു ഗര്‍ഭിണി പ്രസവ 
ത്തിനായി മൂന്ന്‌ ആശുപ്രതികളെ സമീപിച്ചു. 
എവിടെയും എടുത്തില്ല. അവരുടെ ഇരട്ടക്കുഞ്ഞു 
ങ്ങള്‍ മരിച്ചു. അവരുടെ ബന്ധുക്കള്‍ ആ ആശു 
പ്രതികളില്‍ കയറി ചുമതലപ്പെട്ടവരെ ആക്രമിച്ചാല്‍ 
മന്ത്രിക്കു ന്യയീകരിക്കാന്‍ കഴിയുമോ? കഴിഞ്ഞ 
ദിവസം സര്‍ക്കാര്‍ ഏറ്റെടുത്ത കോവിഡ്‌ പോസി 
റ്റീവായ പെണ്‍കുട്ടി ആംബുലന്‍സില്‍ പീഡിപ്പി 
ക്കപ്പെട്ടു. ഉത്തരവാദിത്തം സര്‍ക്കാരിനു തന്നെ 
യാണ്‌. കാരണം സര്‍ക്കാര്‍ ഓഈദ്യോഗികമായി 
ഏറ്റെടുത്ത കുട്ടിയാണത്‌. ആ കുട്ടിയുടെ ബന്ധു 
ക്കള്‍ ആരെയാണ്‌ കയറി തല്ലേണ്ടത്‌? കന്യാസ്ത്രീ 
കളെ നിരന്തരം അപമാനിക്കുന്നയാളോട്‌ ഈ 
രീതിയില്‍ പ്രതികരിച്ചാല്‍ മന്ത്രി ന്യായീകരിക്കുമോ? 


അപകീര്‍ത്തികരമായ വിഡിയോ ചെയ്തയാളെ 
അയാളുടെ താമസ സ്ഥലത്ത്‌ കടന്നുകയറി 
ആക്രമിക്കുക DOA, അത്‌ ഷൂട്ട്‌ ചെയ്ത്‌ 
തല്‍സമയം ലോകം മുഴുവന്‍ കാണിക്കുകയുമാണ്‌ 
ചെയ്തത്‌. അതായത്‌ നിയമലംഘനത്തിന്‌ പരസ്യ 
മായ ആഹ്വാനവും പ്രചോദനവുമാണത്‌. അതിനെ 
ഒരു മ്രന്തി തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നു 
പറയുമ്പോള്‍ ഗരവം കൂടുന്നു. (ഉറപ്പിച്ചു പറയുന്നു. 
്രതികരിക്കേണ്ടത്‌ എങ്ങനെയെന്ന്‌ തീരുമാനി 
ക്കേണ്ടത്‌ വ്യക്തിയാണ്‌. അതിന്റെ നിയമപരമായ 
പ്രശ്നങ്ങള്‍ നേരിട്ടുകൊള്ളാമെന്ന്‌ ധൈര്യപൂര്‍വം 


www.malankaralibrary.com 


അവര്‍ പറയുന്നുണ്ട്‌. ഇവിടെ എതിര്‍പ്പ്‌ ഇത്തരം 
പ്രതികരണങ്ങളെ കൈയടിച്ച്‌ പ്രോത്സാഹിപ്പിക്കു 
ന്നവരോടു മാത്രമാണ്‌. ) 


ഇനി ഈ നടപടിയെ പിന്തുണയ്ക്കുന്ന ബഹു 
മാന്യ സുഹൃത്തുക്കളുടെ പലരുടെയും എഫ്ബി 
പോസ്റ്റുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്‌. അതില്‍ 
ചിലര്‍ ഹൈദരാബാദിലെ ബലാല്‍സംഗ പ്രതികളെ 
പൊലീസ്‌ വെടിവച്ചുകൊന്നത്‌ ഭരണകൂട ഭീകര 
തയാണെന്ന്‌ ആരോപിച്ചവരാണ്‌. ചിലര്‍ അതിനെ 
ന്യായീകരിച്ചവരാണ്‌. അതിനെ ന്യായീകരിച്ചവരെ 
വെറുതേ വിടാം. കാരണം അവര്‍ നിയമസംവി 
ധാനങ്ങളോട്‌ ബഹുമാനമില്ലാത്തവരാണ്‌. എന്നാല്‍ 
ആ സംഭവത്തെ ന്യായീകരിക്കാത്തവര്‍ തിരുവനന്ത 
പുരം സംഭവത്തെ ന്യായീകരിക്കുമ്പോള്‍ അതില്‍ 
ഇരട്ടത്താപ്പുണ്ട്‌. പശുവിനെ കൊണ്ടുപോയി എന്നു 
പറഞ്ഞ്‌ ചിലരെ ആക്രമിച്ചുകൊന്നവര്‍ക്ക്‌ അവരു 
ടേതായ ന്യായീകരണമുണ്ട്‌. എന്നാല്‍ അതു 
ശരിവയ്ക്കുകയല്ലല്ലോ ഒരു പൊതുസമൂഹം 
ചെയ്യേണ്ടത്‌. അതോ ചെയ്യുന്നവരുടെ കൊടിയും 
നിലപാടും നോക്കിയാണോ ഇത്തരം കാര്യങ്ങളില്‍ 
നിലപാടെടുക്കേണ്ടത്‌ ? കണ്ണിനു പകരം കണ്ണ്‌, 
പല്ലിനു പകരം പട്ട! എന്ന നീതിശാസ്ത്രമാണോ 
അവരെ ഇപ്പോള്‍ നയിക്കുന്നത്‌? 


ഇനി അപകീര്‍ത്തിപ്പെടുത്തലിന്റെയും അശ്ലീല 
ത്തിന്റെയും മറ്റു ചില കാണാപ്പുറങ്ങളിലേ 
ക്കും കടന്നുപോകാം. യൂ ട്യൂബില്‍ ലക്ഷക്കണ 
ക്കിനു പ്രേക്ഷകരുമായി ഓടുന്ന ചില വിഡി 
യോകളുമുണ്ട്‌. അത്‌ ഇട്ടിരിക്കുന്നത്‌ പുരുഷന്മാരല്ല. 
അതില്‍ പരസ്യമായ ചുംബനങ്ങളുടെ വിഡിയോ 


ഒക്ടോബര്‍ 2020 —— 


ഉണ്ട്‌, ലൈവ്‌ ചാറ്റിന്റെ വിഡിയോ ഉണ്ട്‌. സത്യ 
ത്തില്‍ ഇത്തരം വിഡിയോകള്‍ എന്റെ കുഞ്ഞുങ്ങള്‍ 
കാണുന്നതില്‍ എനിക്ക്‌ ഭീതിയുണ്ട്‌. അശ്ലീല 
വിഡിയോകളേക്കാള്‍ മോശമായവയുടെ ഗണത്തി 
ലാണ്‌ ഞാന്‍ അത്‌ ഉള്‍പ്പെടുത്തുന്നത്‌. ഈ 
വിഡിയോകള്‍ക്കെതിരെ എങ്ങനെയാണ്‌ പ്രതികരി 
ക്കേണ്ടത്‌ എന്നു കൂടി പറഞ്ഞുതരണം. 


മേമ്പൊടി 


സ്ത്രീപക്ഷ നിലപാടുകള്‍ എടുക്കുന്നു എന്ന്‌ 
അവകാശപ്പെടുന്നവര്‍ തന്നെ പറയുന്ന ചില 
വാചകങ്ങള്‍ ഒരു വിഡിയോയില്‍ കേള്‍ക്കാ 
നിടയായി. കുടുംബത്തില്‍ പിറന്ന പെണ്ണുങ്ങള്‍ 
എന്നൊക്കെ പറയുന്നുണ്ട്‌. സ്ത്രീകള്‍ക്കും തുല്യാ 
വസരം, സമത്വം എന്നൊക്കെ ആവശ്യപ്പെടുന്നവര്‍ 
തന്നെ സ്ത്രീകളെ ഇങ്ങനെ രണ്ടു തരക്കാരായി 
തിരിക്കുന്നതിന്റെയും കുടുംബത്തില്‍ പിറന്നതിന്റെ 
മാഹാത്മ്യം ഉദ്ഘോഷിക്കുന്നതിന്റെയും പിന്നിലെ 
ചേതോവികാരം എര്ര ആലോചിച്ചിട്ടും മനസ്സി 
ലാകുന്നില്ല. ചുംബന സമരവുമായി ബന്ധപ്പെട്ടു 
കേട്ട മറ്റൊരു മുദ്രാവാക്യം വലിച്ചെറിയൂ, നിങ്ങളുടെ 
സദാചാരം എന്നായിരുന്നു. കുറച്ചുനാള്‍ മുമ്പ്‌ ഒരു 
നോവലില്‍ സ്രതീകളെ അപമാനിക്കുന്ന പരാ 
മര്‍ശങ്ങളു ഠയെന്നു പറഞ്ഞ്‌ വലിയ പ്രതിഷേധം 
ഉയര്‍ന്നിരുന്നു. അന്ന്‌ ആവിഷ്കാര സ്വാതന്ത്ര 
ത്തിനു വേണ്ടി പൊരുതിയിരുന്നവര്‍ ഇപ്പോള്‍ ഏതു 
പക്ഷത്താണെന്നറിയാന്‍ എഫ്‌ ബി മുഴുവന്‍ 
ഒന്നുകൂടി പരതണം. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


www.malankaralibrary.com 


ഒക്ടോബര്‍ 2020 


 സു്ിതങ്ങളിലെ 
ലിതിമാതമാര്‍ 


ചേടിയത്ത്‌ ഗീവര്‍ഗീസ്‌ മല്‍പ്പാന്‍ 


നീതിമാന്മാമരച്ഛറ്റ? തിരുലിഖിതത്തില്‍ ഉടനീളം /പചസ്താവിക്കുന്നു. 
സുഭാഷിതങ്ങളിത്‌ താഴവരുംവിധം കാണുന്നു: 


നീതിമാന്മാര്‍ വിശപ്പനുഭവിക്കാന്‍ കര്‍ത്താവ്‌ അനുവദിക്കുകയില്ല (സുഭാ.10,3) 
നീതിമാന്മാരുടെ ശിരസ്സില്‍ അനുഗ്രഹങ്ങള്‍ കുടികൊള്ളുന്നു (10,6). 
നീതിമാന്മാരെ അനുസ്മരിക്കുന്നത്‌ അനുഗ്രഹമാണ്‌. (10,7) 
നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്‌ (10,11). 
നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക്‌ നയിക്കുന്നു (10,16) 
നീതിമാന്മാരുടെ നാവ്‌ വിശിഷ്ടമായ വെള്ളിയാണ്‌ (10,20). 
നീതിമാന്റെ വാക്ക്‌ അനേകരെ പോഷിപ്പിക്കുന്നു (10,21). 
നീതിമാന്റെ ആഗ്രഹം സഫലമാകും (10,24). 

നീതിമാന്‍ എന്നേക്കും നിലനില്‍ക്കും (10,25). 

നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷപര്യവസായിയാണ്‌ (10,28). 
നീതിമാന്മാര്‍ക്ക്‌ ഒരിക്കലും സ്ഥാന്രഭംശം സംഭവിക്കുകയില്ല (10,30). 
നീതിമാന്റെ അധരങ്ങളില്‍നിന്ന്‌ ജ്ഞാനം പുറപ്പെടുന്നു (10,31). 
നീതിമാന്മാരുടെ അധരങ്ങള്‍ പഥ്യമായത്‌ പറയുന്നു (10,32). 


നീതിമാന്‍ ദുരിതത്തില്‍ നിന്ന്‌ മോചിപ്പിക്കപ്പെടുന്നു (൩8). 


www.malankaralibrary.com 


ക്ടോബര്‍ 2020 —— 


നീതിമാന്‍ വിജ്ഞാനം നിമിത്തം വിമോചിതനാകും (11,9) 
നീതിമാന്മാരുടെ ക്ഷേമത്തില്‍ നഗരം ആഹ്ലാദിക്കുന്നു (11,10). 
നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലേ ചെല്ലൂ (11,23). 

നീതിമാന്‍ പച്ചിലപോലെ തഴയ്ക്കും (11,28). 

നീതിമാന്മാര്‍ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല (12,3). 
നീതിമാന്മാരുടെ ആലോചനകള്‍ നീതിയുക്തമാണ്‌ (12,5). 
നീതിമാന്മാരുടെ പരമ്പര നിലനില്‍ക്കും (12,7). 

നീതിമാന്‍ വളര്‍ത്തുമൃഗങ്ങളോട്‌ ദയ കാട്ടുന്നു (12,10). 
നീതിമാന്‍ കുഴപ്പത്തില്‍ നിന്നു രക്ഷപെടുന്നു (12,13). 
നീതിമാന്മാര്‍ക്ക്‌ അനര്‍ഥം സംഭവിക്കുന്നില്ല (12,21) 

നീതിമാന്‍ തിന്മയില്‍ നിന്ന്‌ ഒഴിഞ്ഞുമാറുന്നു (12,26). 
നീതിമാന്‍ കാപട്യം വെറുക്കുന്നു (13,5). 

നീതിമാന്റെ ദീപം തെളിഞ്ഞുപ്രകാശിക്കും (13,9). 
നീതിമാന്മാര്‍ക്ക്‌ ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു (13,21). 
നീതിമാന്‍ വിശപ്പടക്കാന്‍ വേണ്ടത്ര വകയുണ്ട്‌ (13,25). 
നീതിമാന്‍ സ്വന്തം നീതിനിഷ്ഠയില്‍ അഭയം കണ്ടെത്തുന്നു (14,32) 
നീതിമാന്മാരുടെ ഭവനത്തില്‍ ധാരാളം നിക്ഷേപങ്ങളുണ്ട്‌ (15.6). 
നീതിമാന്‍ ആലോചിച്ച്‌ ഉത്തരം കൊടുക്കുന്നു (15,28). 
നീതിമാന്‍ അനീതി കാട്ടുന്നവനെ വെരുക്കുന്നു (29,27). 


നീതിമാന്റെ പാത പ്രകാശം വര്‍ധിപ്പിച്ചുകൊണ്ടിരിക്കും(4,18). 


വി. യൂദാശ്ലീഹായോടുള്ള പ്രാര്‍ത്ഥന 


മിശിഹായുടെ സനേഹിതനും വിശ്വസ്തനമായ വി. 
യൂദാശ്ലീഹായേ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്കു 
വേണ്ടി അപേക്ഷിക്കേണമേ. യാതൊരു സഹായവും 
ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദര്‍ഭത്തില്‍ ഏറ്റവും 
ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന്‌ 
അങ്ങേയ്ക്ക്‌ വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന 
അനുഗ്രഹത്തെ അങ്ങ്‌ ഉപയോഗിക്കേണമേ. എന്റെ 
എല്ലാ ല്‌ വിശിഷ്യാ (ആവശ്യം പറ 

€ ഹായം ഞാനപേക്ഷിക്കുന്നു. ഭാഗ്യ 
അങ്ങേ ഈ സ്തുതികളേ 
മെന്നും ഞാന്‍ വാഗ്ദാനം 


www.malankaralibrary.com 


കുരിശറ്രത്തില്‍ 


പുത്തുലഞ്ഞ 
സുകൃതസുനങ്ങള്‍ 


റവ. ഫാ. മാത്യു ആലുംമൂട്ടില്‍ 


യേശുവിന്റെ ഭാമിക ജീവിതത്തിന്‌ മകുടം 
ചാര്‍ത്തിയ സംഭവങ്ങളായിരുന്നല്ലോ അവിടുത്തെ 
പീഡാസഹനവും കുരിശുമരണവും. അവയുടെ രം 
ഗവേദികളില്‍ നിഗൂഡ്ധമായിരുന്ന സ്വര്‍ഗ്ഗ-രഹസ്യ 
ങ്ങള്‍ നിറവേറ്റുന്നതിലുണ്ടായ യേശുവിന്റെ കുരി 
ശനുഭവങ്ങള്‍ ക്രിസ്തുധര്‍മ്മത്തിലെ സുകൃത സൂ 
നങ്ങളാണ്‌; സുരഭില പുണ്യപുഷ്പങ്ങളാണ്‌. ത 
ന്റെ പീഡാസഹനവും കുരിശുമരണവും ശിഷ്യന്മാ 
രെ മുന്‍കുറായും ആവര്‍ത്തിച്ചും യേശു അറിയി 
ച്ചിരുന്നു. അവ ഗ്രഹിക്കുക അവര്‍ക്ക്‌ ദുഷ്ക്കരമാ 
യിട്ടാണ്‌ അനുഭവപ്പെട്ടത്‌. ദൈവമായവന്‍ പീഡകള്‍ 
സഹിക്കുക, മരണമില്ലാത്തവന്‍ മരിക്കുക, അതും 
കുറ്റവാളിയെപ്പോലെ കുരിശുമരത്തില്‍! അവന്‍ എ 
ന്നേക്കും ഭരണം നടത്തേണ്ടവനല്ലേ ? റോമാക്കാ 
രില്‍ നിന്ന്‌ രാജ്യം വീണ്ടെടുത്ത്‌ കൊടുക്കേണ്ട രാ 
ജാവല്ലേ ? അവന്റെ രാജ്യത്തിനവസാനമില്ലെന്ന്‌ (al 
വചനമില്ലേ ? അവന്‍ ആരാണ്‌ ? സാത്താന്റെ കൊ 
ടുംപരീക്ഷകളെ മരുഭൂമിയില്‍വച്ച്‌ ജയിച്ച്‌ വിജ 
യ്രശീലാളിതനായവന്‍, കൊടുങ്കാറ്റിനേയും കടലി 
രമ്പങ്ങളേയും ശാന്തമാക്കിയവന്‍, തന്നെ കല്ലെറി 
യുവാനും ഗിരിശ്രംഗങ്ങളില്‍ നിന്ന്‌ താഴേയ്ക്ക്‌ ത 
ള്ളിയിടുവാനും തുനിഞ്ഞവരുടെ നടുവിലൂടെ 
നിര്‍ഭയം നടന്നു നീങ്ങിയവന്‍, മരിച്ചവരെപ്പോലും 
ഉയര്‍പ്പിച്ചവന്‍. അവന്‍ കുരിശില്‍ മരിക്കുകയോ ? 
രക്ഷാകര സഹനത്തിന്റെയും ആത്മബലിയുടെയും 
അര്‍ത്ഥതലങ്ങള്‍ അവരുടെ ചിന്താമണ്ഡലങ്ങളെ 
ഉല്ലംഘിക്കുന്ന സമസ്യകളായിരുന്നു. പീഡാസഹ 
ന, മരണ മുന്നറിയിപ്പുകള്‍ ശിഷ്യന്മാരെ ഭയപ്പെ 
ടുത്തി (മര്‍ക്കോ 9:31-32). അവ അവരെ ദുഃഖത്തി 
ലാഴ്ത്തി (മത്താ.17:23). അവ അവനു സംഭവിക്കാ 


തിരിക്കട്ടെ എന്നാശംസിച്ച പത്രോസിന്‌ സാത്താ 
നേ, എന്റെ മുമ്പില്‍ നിന്ന്‌ പോകൂ (യോഹ 16:23) 
എന്ന ശാപശാസന ഏലക്കേണ്ടി വരികയും ചെയ്തു. 
അങ്ങനെ യേശുവിന്റെ സഹന, മരണ മുന്നറിയിപ്പു 
കള്‍ ശിഷ്യന്മാരില്‍ നിരാസത്തിന്റെ തിരമാലകളെ 
യാണ്‌ സമ്മിശ്ര വികാരങ്ങളായി ഉയര്‍ത്തി വിട്ടത്‌. 
എന്നാല്‍ യേശുവിന്റെ കുരിശനുഭവങ്ങള്‍ ജീവിത 
ത്തെ സുഗന്ധപൂരിതമാക്കുന്ന സുകൃതസൂനങ്ങ 
ളാണ്‌. അവ ക്രിസ്തു ധര്‍മ്മത്തിലെ അനര്‍ഘ നി 
ധികളാണെന്ന്‌ പണ്ഡിതനായ പരിശുദ്ധ ബനഡിക്ട 
പതിനാറാമന്‍ മാര്‍പാപ്പ പഠിപ്പിക്കുന്നുണ്ട്‌. ്രസ്തു 
ത നിധി കണ്ടെത്താനുള്ള എളിയ ശ്രമം ഈ സ്തീ 
ബാക്കാലത്ത്‌ അനുഗ്രഹീതമെന്നു കരുതുന്നു. 


1. പ്രാര്‍ത്ഥനയുടെ സുകൃതം 


പ്രാര്‍ത്ഥനയുടെ ആള്‍രൂപമായ യേശു കുരിശില്‍ 
മരിക്കുന്നതും പ്രാര്‍ത്ഥിച്ചുകൊണ്ടാണ്‌. പ്രാര്‍ത്ഥിച്ചു 
കൊണ്ട്‌ മരിക്കാനാവുക! അതെത്ര മഹത്തരം. കഠി 
ന തപസ്സിന്റെ രൂപം കൈവരിച്ച നാല്‍പത്‌ ദിനരാ 
ര്രങ്ങളിലെ മരുഭൂ്രാര്‍ത്ഥനയില്‍ നിമഗ്നനായ ശേ 
ഷമാണ്‌ യേശു പരസ്യജീവിതമാരംഭിച്ചത്‌. “സ്വര്‍ 
ഗ്ൃസ്ഥനായ ഞങ്ങളുടെ പിതാവേ” എന്ന MUD 
ല സ്പര്‍ശിയായ പ്രാര്‍ത്ഥന, തന്റെ അനുയായിക 
ളുടെ അടയാളമായി നിര്‍ണ്ണയിച്ചു നല്കാന്‍ അവി 
ടുന്നു മറന്നില്ല. അതേ പിതാവിനെ നോക്കി ഇതാ! 
തന്റെ മരണമുഹൂര്‍ത്തത്തില്‍, എന്റെ ദൈവമേ, എ 
ന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തുകൊണ്ട്‌ 
? എന്ന്‌ ഉച്ചത്തില്‍ നിലവിളിച്ചു പ്രാര്‍ത്ഥിക്കുന്നു-ഏ 
തു ശിലാഹൃദയന്റെയും ഉള്ളലിയിപ്പിക്കുന്ന യേശു 
വിന്റെ പരിത്യക്തപ്രാര്‍ത്ഥന. അത്‌ യുഗാന്തരങ്ങ 


www.malankaralibrary.com 


ളിലെ ഏതു പരിത്യക്തന്റെയും വിലാപ കാവ്യമാണ്‌. 
തന്റെ ഏകസന്തോഷവും തനതുശക്തിയും സ്വത്വ 
ത്തനിമയുമായ പിതാവായ ദൈവം തന്നെ കൈവി 
ടുകയോ? വസന്തം നിര്‍ന്നിമിഷം ശിശിരമായി 
മാറുകയോ? സാഗരം ക്ഷണഭംഗുരം മരുഭൂമിയായി 
പരിണമിക്കുകയോ? “ഇവനെന്റെ (aNlWal(@ 
നാണ്‌” എന്ന്‌ ലോകത്തിനു പലവുരു സാക്ഷ്യപ്പെ 
ടുത്തിയവനെ പിതാവിന്‌ നിസംഗതയോടെ ഉപേക്ഷി 
ക്കാനാവുമോ? അതും സര്‍വരാലും പരിത്യക്ത 
നായി, കൊടും പീഡകളാല്‍ തകര്‍ക്കപ്പെട്ടു്‌, 
മരണവിനാഴികയെ സന്ധിക്കുന്ന സന്ദര്‍ഭത്തില്‍! 
സാഹചര്യ മുഹൂര്‍ത്തങ്ങള്‍ യേശുവിന്റെ വിലാ 
പത്തെ അതിന്റെ അത്യുച്ചിയില്‍ എത്തിക്കു 
കയാണ്‌. അതെപ്പറ്റി ദൈവശാസ്ര്രജ്ഞ നായ 
റുഡോള്‍ഫ്‌ ബുൾട്ടുമാനെ ഉദ്ധരിച്ച്‌ ബനഡിക്ട്‌ 
പതിനാറാമന്‍ മാര്‍പ്പാപ്പ വിശദീകരിക്കുന്നു: 
“രാഷ്ട്രീയ മാനം പിന്‍ചെന്ന്‌ തെറ്റായും അര്‍ത്ഥ 
ശൂന്യമായും വിധിച്ച തന്റെ വിധിയെ യേശു എപ്ര 
കാരമാണ്‌ നോക്കിക്കണ്ടത്‌ എന്നു നമുക്കു പറയാ 
നാവില്ല. എന്നാല്‍ നമുക്കു തീര്‍ച്ചായായും പറയാ 
നാവും: പൂര്‍ണ്ണ മനുഷ്യനെന്ന നിലയില്‍ അവനാകെ 
തകര്‍ന്നു പോയി. അവന്റെ ഹൃദയം പിളര്‍ന്നു”. 
ഹൃദയ തകര്‍ച്ചയുടെ ഉച്ചസ്ഥലികയിലാണ്‌ യേശു 
വിലപിക്കുന്നത്‌. കുരിശിനു സമീപം നിന്നവര്‍ 
അവന്റെ അത്യുച്ചത്തിലുള്ള വിലാപത്തെ “അവന്‍ 
ഏലിയായെ വിളിക്കുക”യാണെന്ന്‌ തെറ്റിദ്ധരിച്ചു. 
അവ്യക്തമായി കേട്ട്‌, തെറ്റായി വ്യാഖ്യാനിച്ച 
പ്രസ്തുത വിലാപത്തെ ആദിമസഭയാണ്‌ അതൊരു 
“മിശിഹാ-കരച്ചിലായി” (Messianic-Cry) മനസ്സിലാ 
ക്കിയത്‌. എന്താണ്‌ മിശിഹാ-കരച്ചില്‍ ? അത്‌ സാധാ 
രണ കരച്ചിലല്ല. പരിത്യക്തന്റെ വലിയ വിലാപമാ 
ണ്‌. 22-00 സങ്കീര്‍ത്തനത്തില്‍ അതിന്റെ മുഴക്കം 
കേള്‍ക്കുന്നുണ്ട്‌. പ്രസ്തുത മുഴക്കം ശക്തിപ്പെട്ട 
കാലദേശങ്ങളെ കവിഞ്ഞു പോകും പോലെ ! അത്‌, 
രാപകലുകളില്‍ നിറുത്താത കരഞ്ഞു വിളിച്ചിട്ടും 
വിളി കേള്‍ക്കാതെ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ 
അസാന്നിദ്ധ്യം മൂലം കഠിനമായി വേദനിക്കേണ്ടി 
വന്ന ഇ്രായേലിന്റെ ഭീതിദമായ വിലാപമാണ്‌. 
ദൈവം മറഞ്ഞിരിക്കുന്നു എന്നത്‌ ഹൃദയഭേദക 
മാണ്‌. അത്‌ “ദൈവത്തിന്റെ ഇരുളിമ അല്ലെങ്കില്‍ 
അന്ധകാരം” എന്നു തോന്നാവുന്ന അസാന്നിദ്ധ്യ 
മായി പരിണമിക്കുന്നു. അതുമൂലം ഇ്രായേലും 
ലോകം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്ന വേദ 
നകളും വ്യാകുലങ്ങളും ദുഃഖദുരിതങ്ങളും ആത്മ 
പീഡകളും ഭയവിഹ്വലതകളും അസ്തിത്വാത്മക 
സംഘര്‍ഷങ്ങളുമെല്ലാം യേശു തന്റെ വിശാല ഹൃദ 
യത്തില്‍ ഏറ്റുവാങ്ങി കുരിശില്‍ അനുഭവിക്കുന്നു. 
എരിയുന്ന തീച്ചുളയിലെന്നപോലെ തന്റെ ഹൃദയാ 
ഗ്നിയില്‍ അവ ഉരുക്കിയെടുത്ത്‌ രക്ഷാകരമാക്കുന്നു. 
യേശു സ്വശരീരം മുറിച്ചത്‌ അനേകര്‍ക്കു വേണ്ടി 
യാണ്‌, സ്വരക്തം ചിന്തിയത്‌ അനേകര്‍ക്കുവേണ്ടി 
യാണ്‌. നാം യേശുവിനോടു ചേര്‍ന്ന്‌ മറ്റുള്ളവര്‍ക്കു 
വേണ്ടി സഹിക്കുവാനും മുറിക്കപ്പെടുവാനും ചിന്ത 
പ്പെടുവാനും തയ്യാറാകുമ്പോഴാണ്‌ ഈ കാലഘട്ട 
ത്തിന്റെ പാപങ്ങളെയും അതില്‍ നിന്നുരുവാകുന്ന 


ഒക്ടോബര്‍ 2020 —— 


ദുഃഖദുരിതങ്ങളെയും സഹാനാനുഭവങ്ങളെയും 
രക്ഷാകരമാക്കിത്തീര്‍ക്കാനാകുക. യേശുവിനെ 
പ്പോലെ സഹനം സ്വമനസാ സ്വീകരിച്ചാല്‍ പിന്നീ 
ടത്‌ സഹനമല്ല; സന്തോഷമാണ്‌. സഹനം സന്തോ 
ഷകരമാകുമ്പോള്‍ അതിനര്‍ത്ഥം അത്‌ രക്ഷാക 
രവും അമൂല്യവും പ്രത്യാശപൂര്‍ണ്ണവുമായി പരിണ 
മിച്ചു എന്നതാണ്‌. ജീവിതസഹനങ്ങളെ ഇപ്രകാരം 
അനുഗ്രഹീതമാക്കുവാനുള്ള സ്വര്‍ഗ്ഗീയ വരവും 
കൃപയുമാണ്‌ യേശുവിന്റെ കുരിശിലെ പ്രാര്‍ത്ഥനാ 
നുഭവം നമ്മിലുളവാക്കേണ്ടതായ സുകൃതസൂന 
ങ്ങള്‍. 


2, ബലിയര്‍പ്പണ സുകൃതം 


“ഇതാ, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവ 
ത്തിന്റെ കുഞ്ഞാട്‌” (യോഹ.1:30) എന്നതായിരുന്നു 
യേശുവിനെ കണ്ട മാത്രയില്‍ സ്നാപകയോഹ 
ന്നാന്‍ നല്കിയ സാക്ഷ്യം. ജ്ഞാനസ്‌നാനത്തില്‍ 
യേശു ദൈവപുത്രനാണെന്ന്‌ സ്വര്‍ഗ്ഗം വെളിപ്പെടു 
ത്തിയ നിതൃസത്യത്തിന്റെ ദൃക്‌ സാക്ഷിയാണ്‌ 
യോഹന്നാന്‍. ലോകത്തിന്റെ പാപപരിഹാരാര്‍ത്ഥം 
അറക്കപ്പെടുവാനുള്ള ബലിക്കുഞ്ഞാടാണ്‌ ദൈവ 
പുത്രനായ യേശുവെന്ന്‌ ദൈവാത്മാവില്‍ നിറഞ്ഞ 
സ്നാപകന്‍ മുന്‍കൂട്ടി ്രസ്താവിക്കുകയാണ്‌. അറ 
ക്ക പ്പെടും മുമ്പ്‌ വായ്‌ പൂട്ടി മൌനം പാലിച്ചു 
നില്ക്കുന്ന നിര്‍മ്മല കുഞ്ഞാട്‌. എങ്കിലും അത്‌ 
അഭരമികമായ മുഖകാന്തിയും മേനിയഴകുമുള്ള 
രൂപ, ഭാവ ലാവണ്യങ്ങളോടെ പ്രസാദം പ്രസരി 
ക്കുന്ന ദിവ്യകുഞ്ഞാടായി കാണപ്പെടുന്നു. കുരി 
ശില്‍ ഉയര്‍ത്തപ്പെടുമ്പോള്‍, “സത്യമായും ഇവന്‍ 
ദൈവപുത്രനായിരുന്നു” എന്ന്‌ ലോകം തിരിച്ചറിയാ 
നിരിക്കുന്ന, മനുഷ്യവര്‍ഗ്ഗത്തിന്റെ പാപപരിഹാരത്തി 
നുവേണ്ടി ബലിയര്‍പ്പിക്കപ്പെടുവാന്‍ നെറുകയില്‍ 
നിയോഗമുള്ള ദൈവകുഞ്ഞാട്‌. 


എന്താണ്‌ യേശു കുരിശില്‍ അര്‍പ്പിച്ച തന്റെ 
ബലിയുടെ അനനൃത ? എന്തിലാണ്‌ അതിന്റെ 
അതുല്യതയടങ്ങിയിരിക്കുന്നത്‌ ? അതൊരിക്കലും 
പരമ്പരാഗതമയോ, അനുഷ്ഠാനപരമായോ നടത്തി 
യിരുന്ന കാഴ്ചവസ്തുക്കളുടെയോ ബലിമൃഗങ്ങളു 
ടെയോ അര്‍പ്പണം ആയിരുന്നില്ല; “യേശു നമുക്കു 
വേണ്ടി സുരഭിലകാഴ്ചയും ബലിയുമായി തന്നെ 
ത്തന്നെ ദൈവത്തിനു സമര്‍പ്പിച്ച്‌ (എഫോ 5:2) 
ബലിയായിരുന്നു. അതാണ്‌ യേശുവിന്റെ ബലിയുടെ 
അനന്യതയും അതുല്യതയും. ഈന്നല്‍ “തന്നെ 
ത്തന്നെ” സമര്‍പ്പിച്ചു എന്നതിലാണ്‌. ഇതോടെ, 
ദൈവത്തിനു ബലിയര്‍പ്പിക്കുവാനുള്ള മനുഷ്യന്റെ 
കടമയില്‍ നവീന മാനവും മാറ്റവും സംജാതമാകു 
ന്നു. അതു മനസ്സിലാക്കിയ പൌലോസ്‌ ശ്ലീഹാ 
റോമാക്കാരെ ഉദ്ബോധിപ്പിക്കുന്നു; “നിങ്ങളുടെ ശരീ 
രങ്ങളെ വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ 
സജീവ ബലിയായി സമര്‍പ്പിക്കുവിന്‍” (റോമ 12:1). 


സമാന്തര സുവിശേഷകരും പൌലോസ്‌ 
ശ്ലീഹായും യേശുവിന്റെ പീഡാസഹനങ്ങളുടെയും 
കുരിശിലെ ബലിയുടെയും പാപപരിഹാര മൂല്യത്തെ 
പ്പറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്‌. എന്നാല്‍ ഹെബ്രായ 


ഉ൫6്രെസ്തവ 


www.malankaralibrary.com 


ഒഖ്രസ്തവ— 


ഉക്ട്ടാബര്‍ 2020 


ലേഖന കര്‍ത്താവാണ്‌ യേശുവിന്റെ പാപപരിഹാര 
ബലിയെപ്പറ്റി വിശദമായും വ്യവസ്ഥാപിതമായും 
്രതിപാദിക്കുന്നത്‌: ഒരു പ്രധാന പുരോഹിതന്‍ നമു 
ക്കുണ്ട്‌. അവന്‍ സ്വര്‍ഗ്ഗത്തില്‍ മഹിമയുടെ സിംഹാ 
സനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു... അവന്‍ 
സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ്‌. എന്നേക്കു 
മായി ശ്രീകോവിലില്‍ അവന്‍ പ്രവേശിച്ചു. അവന്‍ 
അവിടെ പ്രവേശിച്ച്‌ നിത്യരക്ഷ സാധിച്ചത്‌ കോലാ 
ടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂ 
ടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്‌ (ഹെബ്രാ 
8:1,2; 11,12)” ഇവിടെ ബലിയര്‍പ്പണം പുതിയ പാത 
വെട്ടിത്തുറക്കുകയാണ്‌; നവീന ച്രകവാളത്തിലേക്ക്‌ 
പ്രവേശിക്കുകയാണ്‌. അതോടെ, അതുവരെയുള്ള 
ബലിയര്‍പ്പണങ്ങള്‍, നിഴലുകളായും സൂചകങ്ങ 
ളായും മാറുന്നു. കാരണം, അവിടെ ബലിയര്‍പ്പ 
കനും ബലിവസ്തുവും രണ്ടായിരുന്നു. യേശുവി 
ലാകട്ടെ, അവ രണ്ടും ഒന്നായിത്തീരുന്നു. ബലി 
യര്‍പ്പകന്‍ അര്‍പ്പിച്ചത്‌ അവന്റെ തന്നെ രക്തമാണ്‌, 
ജീവനാണ്‌, സ്വത്വമാണ്‌, സാകല്യത്തിലുള്ള 
ആളത്തമാണ്‌. അതു നേടിയതാകട്ടേ, നിത്യര 
ക്ഷയും! അതായത്‌, മനുഷ്യ വര്‍ഗ്ഗത്തിന്റെ പാപപ 
രിഹാരം. “എന്നേക്കും പരിപൂര്‍ണ്ണ നാക്കപ്പെട്ട 
പുഗ്രന്‍ തന്നെത്തന്നെ അര്‍പ്പിച്ചുകൊണ്ട്‌ എന്നേ 
ക്കുമായി ഒരിക്കല്‍ ബലിയര്‍പ്പിച്ചിരിക്കുന്നു” 
(ഹെബ്രാ 7:27-28). പ്രസ്തുത ബലി വഴി വിശു 
ദ്ധീകരിച്ചവരെ എന്നേക്കുമായിട്ടാണ്‌ ദൈവം പരി 
പൂര്‍ണ്ണരാക്കിയിരിക്കുന്നത്‌. അതിനാല്‍ ദഹനബലി 
കളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന്‌ 
സംപ്രീതനാകുന്നില്ല. അവിടുന്നു സംപ്രീതമാകുന്ന 
ബലി “അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നതി'ലാണ്‌. 
അതിനായി അവിടുന്ന്‌ ഒരു ശരീരം സജ്ജമാക്കി 
യിരിക്കുന്നു. സ്വന്തഹിതം തൃജിച്ച്‌ ദൈവഹിതം നിറ 
വേറ്റുവാന്‍ വന്ന യേശു തന്റെ ശരീരം എന്നേക്കു 
മായി ഒരിക്കല്‍ കുരിശില്‍ സമര്‍പ്പിച്ചതു വഴി നാം 
വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ലോകം രക്ഷിക്കപ്പെ 
ട്ടിരിക്കുന്നു. സര്‍വോപരി “ലോകത്തിന്റെ പാപം 
നീക്കുന്ന ദൈവകുഞ്ഞാടിന്റെ” രക്ഷാകര ദൌത്യം 
നിറവേറ്റപ്പെട്ടിരിക്കുന്നു. “എല്ലാം പൂര്‍ത്തിയായിരി 
ക്കുന്നു” എന്ന കുരിശിലെ യേശു-വചനങ്ങളില്‍ 
അവിടുത്തെ നിയോഗദത്യം സമ്പൂര്‍ണ്ണമായി 
സംഗ്രഹിച്ചിട്ടുണ്ട്‌. 

യേശു കുരിശില്‍ ചൊരിഞ്ഞ രക്തം മുന്‍കാല 
ബലിരക്തങ്ങള്‍ക്കു പകരമായി പിതാവായ ദൈവം 
സ്വീകരിച്ച്‌ പാപം ചെയ്ത മനുഷ്യവര്‍ഗ്ഗത്തോടുളള 
തന്റെ ക്രോധാവെശത്തെ ശമിപ്പിക്കുവാന്‍ നടപ്പാ 
ക്കിയ കാട്ടുനീതിയുടെ വ്യവസ്ഥാ ചിഹമായിരുന്നി 
ല്ല. അത്‌ വികലമായ വീക്ഷണമാണ്‌. അതു തന്നെ 
മനുഷ്യന്റെ വിശ്വാസരാഹിത്യത്തെയും സ്നേഹ 
ശൂന്യതയെയും വേണ്ടുവോളം വെളിപ്പെടുത്താല്‍ 
പോരുന്നതാണ്‌. ലോകമതങ്ങളില്‍ കാണുന്ന പാപ 
പരിഹാരബലി സ്രമ്പദായങ്ങളുടെ മാനങ്ങള്‍ 
പ്രസ്തുത വീക്ഷണത്തിന്‌ സാരവത്തായ കാരണ 
മായിട്ടുണ്ടാവാം. മറ്റു മതങ്ങളിലെ പാപപരിഹാര 
ബലിയര്‍പ്പണ വീക്ഷണം എന്താണ്‌ ? പാപം വഴി 


ദൈവത്തെ കോപിപ്പിക്കുന്നു. കോപം ശമിപ്പിക്കു 
വാന്‍ അതിനനുസൃതമായ പരിഹാരബലിയര്‍പ്പിക്ക 
ണം. രണ്ടു കാര്യങ്ങള്‍ക്കുവേണ്ടിയാണ്‌ പ്രധാന 
മായും പാപപരിഹാരബലി അനിവാര്യമാകുക: (1) 
കുറ്റബോധം ഒഴിവാക്കാന്‍, (2) ദൈവകോപം ശമി 
പ്പിക്കാന്‍. ഇവ രണ്ടും നേടുവാന്‍ ലോകമതങ്ങള്‍ 
കണ്ടെത്തിയ സങ്കേതങ്ങളാണ്‌ പാപരിഹാര, (alow 
ശ്ചിത്ത ബലികള്‍. അവയിലൂടെ ദൈവവുമായുള്ള 
അനുരജ്ഞനത്തിലേക്ക്‌ പുനഃപ്രവേശിക്കാമെന്ന്‌ 
മനുഷ്യന്‍ കരുതുന്നു. എന്നാല്‍ ക്രിസ്തുമതത്തില്‍ 
പ്രകാശിതമാകുന്ന സത്യം പാപപരിഹാര, പ്രായ 
ശ്ചിത്ത ബലികളുടെ ഭാണ്ഡവുമായി മനുഷ്യന്‍ 
താഴെ നിന്ന്‌ ദൈവസന്നിധിയിലേക്ക്‌ കയറി അനു 
രജ്ഞനം സാധിച്ചെടുക്കാം എന്നതല്ല. പ്രത്യുത, 
ദൈവമാണ്‌ ഈ പ്രക്രിയയ്ക്ക്‌ തുടക്കം കുറിക്കു 
ന്നത്‌. അവിടുന്ന്‌ പാപിയായ മനുഷ്യനെ തേടി 
അവന്റെ പക്കലേക്ക്‌ ഇറങ്ങി വരികയാണ്‌ ആദ്യം 
ചെയ്യുക. തന്റെ ഉദാത്തമായ സ്നേഹത്തിന്റെ 
കത്തിയെരിയുന്ന, ഒരിക്കലും അണയാത്ത ഹൃദ 
യോര്‍ജ്ജവുമായി ദൈവം മനുഷ്യനെ സന്ധിക്കു 
ന്നു. മനുഷ്യന്‍ അനുഷ്ഠിക്കേണ്ട പരിഹാരബലിക്കു 
പകരം തന്റെ ഏകജാതനായ പുത്രനെ കുരിശുമര 
ണത്തോളം എത്തുന്ന പാപപരിഹാര ബലിക്കായി 
ദൈവം കൈയ്യാളിക്കുന്നു. പുഗ്രനാകട്ടെ, തന്റെ 
പിതാവിന്റെ ഹിതം നിറവേറ്റാനുള്ള അഭിവാഞ്ച 
യാലും മനുഷ്യവര്‍ഗ്ഗത്തിന്റെ രക്ഷയ്ക്കുവേണ്ടി 
യുള്ള പ്രതിബദ്ധതയാലും മനുഷ്യാവതാരം 
ചെയ്തു പീഡകള്‍ സഹിച്ച്‌ കുരിശില്‍ തന്റെ 
ജീവന്‍ സമര്‍പ്പിക്കുന്നു. അതുവഴി മനുഷ്യ 
വര്‍ഗ്ഗത്തെ പിതാവുമായി അനുരജ്ഞനപ്പെടുത്തു 
ന്നു. യേശുവിനു നമ്മോടുള്ള സ്നേഹത്തിന്റെ പാര 
മൃഫലമാണത്‌. അത്‌ തന്നെയാണ്‌, “അവസാനം 
വരെ യെത്തുന്ന അവിടുത്തെ സീമാതീതമായ 
സ്നേഹത്തിന്റെ സുകൃതസൂനവും. 
3. ആത്മസമര്‍പ്പണത്തിന്റെ സുകൃതം 
“പിതാവേ, അങ്ങയുടെ കരങ്ങളില്‍ എന്റെ 
ആത്മാവിനെ ഞാന്‍ സമര്‍പ്പിക്കുന്നു” (ലൂക്കാ 
23:46) എന്നു പറഞ്ഞ്‌ യേശു കുരിശില്‍ മരിക്കുന്നു. 
യേശുവിന്റെ മരണം അവിടുന്ന്‌ സ്വയം സമര്‍പ്പിച്ച 
താണ്‌; മറ്റാരും അത്‌ സ്വാധിനിച്ചതല്ലെന്നര്‍ത്ഥം. 
പരിശുദ്ധാത്മാവിന്റെ തനതു ശക്തിയാല്‍ അത്യു 
ന്നതന്റെ പുത്രനായി മറിയത്തില്‍ നിന്നു ജനിച്ച 
യേശു ഭൂമിയില്‍ പിതാവിന്റെ തിരുവിഷ്ടം നിറവേ 
റ്റിയിട്ട്‌ അവിടുത്തെ കരങ്ങളില്‍ത്തന്നെ തന്റെ 
ആത്മാവിനെ സമര്‍പ്പിക്കുന്നു. കുരിശിലെ തന്റെ 
പരിത്യക്താവസ്ഥയില്‍, തന്നെ കൈവിട്ടെന്നു കരു 
തിയവന്റെ കരങ്ങളില്‍ത്തന്നെയാണ്‌ യേശു തന്റെ 
ആത്മാവിനെ സമര്‍പ്പിക്കുന്നത്‌. അതുതന്നെയാണ്‌ 
യേശുവിന്റെ മഹനീയമായ ആത്മസമര്‍പ്പണ 
ത്തിന്റെ അനന്യതയും അതുല്യതയും! “എല്ലാം 
പൂര്‍ത്തിയായിരിക്കുന്നു. അവന്‍ തലചായ്ച്ച്‌ ആത്മാ 
വിനെ സമര്‍പ്പിച്ചു” (യോഹ 19:30) എന്നതാണ്‌ 
യോഹന്നാന്റെ സുവിശേഷത്തില്‍ രേഖപ്പെടുത്തി 
യിരിക്കുന്ന യേശുവിന്റെ മരണക്കുറിപ്പ്‌. എല്ലാം 


www .malankaralibrary.com 


പൂര്‍ത്തിയാക്കിയ സമര്‍പ്പണം. “പൂര്‍ത്തിയാക്കുക” 
യെന്നാല്‍ യേശുവിനെ സംബന്ധിച്ച്‌ ഒരു കാര്യം 
അതിന്റെ പൂര്‍ണ്ണതയിലേക്ക്‌, അവസാന ബിന്ദു 
വരെ, അതിനപ്പുറത്തേക്കു പോകാന്‍ പറ്റാത്തവിധ 
മുള്ള സമ്പൂര്‍ണ്ണതയിലേക്ക്‌ എത്തിക്കുക എന്നതാ 
ണ്‌. അന്ത്യത്താഴത്തിലെ പാദക്ഷാളനത്തില്‍ 
യേശു “്‌സ്വന്തമായുള്ളവരെ അവസാനം വരെ 
സ്നേഹിച്ചു” (യോഹ 13:1) എന്ന്‌ യോഹന്നാന്‍ എഴു 
തുന്നു. “അവസാനം വരെ” എന്നതിന്റെ ഗ്രീക്ക്പദം 
“തേലോസ്‌” ആണ്‌. അതിനര്‍ത്ഥം അത്‌,യേശു- 
സ്നേഹിത്തിന്റെ ഗിരിശ്യംഗം, എവറസ്റ്റ്‌ ആണെ 
ന്നത്രെ ! അതിനു മുകളില്‍ ഒരു കൊടുമുടിയില്ല. 
അത്‌ അത്യുച്ചിയാണ്‌. ഇനിയും മുന്നോട്ടു പോകു 
വാന്‍ ഒരിടം ഇല്ലാത്തവിധം പൂര്‍ത്തിയാക്കിയ മഹാ 
സ്നേഹത്തിന്റെ സമര്‍പ്പണമാണ്‌ കുരിശില്‍ നിറ 
വേറ്റിയത്‌. ഇതോടെ, “ഒരാള്‍ മറ്റൊരാള്‍ക്കുവേണ്ടി 
ജീവന്‍ അര്‍പ്പിക്കുന്നതിനേക്കാള്‍ വലിയ സ്നേഹം” 
കണ്ടെത്താനാവാത്ത, സീമാതീതമായ സ്നേഹ 
ത്തിന്റെ വിഹായസ്സില്‍ യേശു എത്തിച്ചേര്‍ന്നു. 
ഇനിയും ആര്‍ക്കും പരാജയപ്പെടുത്തുവാനോ, ഉപാ 
ധികള്‍വച്ച്‌ അതിരിടുവാനോ സാധിക്കാത്തവിധം 
സ്‌നേഹത്തെ സമ്പൂര്‍ണ്ണമാക്കി കുരിശില്‍ 
സമര്‍പ്പിച്ച്‌ മുദ്ര വെച്ചിരിക്കുന്നു. “എല്ലാം പൂര്‍ത്തി 
യായിരിക്കുന്നു” എന്നു പറഞ്ഞ്‌ പിതാവിന്റെ കര 
ങ്ങളില്‍ തന്റെ ആത്മാവിനെ സമര്‍പ്പിച്ച സന്ദര്‍ഭത്തി 
ലാണ്‌ സ്വയം സമര്‍പ്പണത്തിന്റെ സമ്പൂര്‍ണ്ണതയില്‍ 
യേശു എത്തിച്ചേര്‍ന്നത്‌. പ്രസ്തുത സമര്‍പ്പണ 
ത്തില്‍ കുറവുകളില്ല, ഏറ്റക്കുറച്ചിലുകളില്ല. ജീവ 
ന്റെ അവസാന തുള്ളി രക്തവും വെളളവും ഒഴു 
ക്കുന്ന, തന്റെ ജീവന്റെ സമ്പൂര്‍ണ്ണതയാണ്‌ സമര്‍പ്പി 
ക്കുന്നത്‌. സ്വയം നല്കലിന്റെ സൌവര്‍ണ്ണ പീഠമേ 
HM സമര്‍പ്പണം. അതുതന്നെയാണ്‌ തന്റെ പിതാ 
വിനു നല്കുന്ന യേശുവിന്റെ മഹോന്നതമായ 
ആത്മസമര്‍പ്പണമെന്ന സുരഭില സുകൃതം. 


4. ആരാധനയുടെ സുകൃതം 


കുരിശില്‍ തന്റെ ആളത്തം, അതിന്റെ സത്ത 
യിലും സാരാംശത്തിലും സാകല്യത്തിലും പാരമ്യ 
തയിലുമാണ്‌ യേശു സമര്‍പ്പിച്ചത്‌. അതു തന്റെ 
ജീവന്റെ സമര്‍പ്പണമായിരുന്നു. അതിനാല്‍ അത്‌ 
തന്റെ പിതാവിനുള്ള പരമമായ ആരാധനായായി 
ഭവിച്ചു. ക്രിസ്തീയ ധര്‍മ്മത്തില്‍ ആരാധനയുടെ 
മര്‍മ്മം അടയാളപ്പെടുത്തിയിരിക്കുന്നത്‌ യേശുവിന്റെ 
കുരിശിലെ ഈ സമര്‍പ്പണാരാധനയിലാണ്‌. 
പ്രസ്തുത സത്യം, വിശുദ്ധ ്രാന്‍സിസ്‌ സാല 
സിന്റെ ദിവ്യകാരുണ്യന്റെ സന്നിധിയിലുള്ള ഒരു 
പ്രാര്‍ത്ഥന ദീപ്തമാക്കുന്നുണ്ട്‌; “നാഥാ, എന്നോ 
ടുള്ള സ്നേഹത്താല്‍ നീ നിന്റെ ജീവന്‍ സമര്‍പ്പി 
ച്ചാണല്ലോ വിശുദ്ധ കുര്‍ബാനയില്‍ സന്നഹിതമാ 
യിരിക്കുന്നത്‌. നിന്നോടുള്ള സ്നേഹത്താല്‍ ഞാന്‍ 
എന്റെ ജീവന്‍ പ്രതിനന്ദിയായി സമര്‍പ്പിച്ച്‌ നിന്നെ 
ആരാധിക്കട്ടെ”. ആരാധന അങ്ങനെ ജീവസമര്‍പ്പ 
ണവും പ്രതിസമര്‍പ്പണവും ആയിത്തീരുന്നു. 
അതിന്റെ ഏകഫലമാകട്ടെ, ആരാധകനും ദൈവ 


ഒക്ടോബര്‍ 2020 —— 


വുമായുള്ള സായുജ്ജ്യവും. അതില്‍ കൂടുതലും 
കുറവുമായി മറ്റൊന്നുമില്ല. ക്ഷ്രേത നടയില്‍ 
പുഷ്പാര്‍ച്ചന നടത്തിയ ഭക്തന്റെ ഭാവത്തില്‍ 
തെളിയുന്നത്‌ ഒന്നേയുളളൂ. ഈശ്വരനുള്ള തന്റെ 
ഹൃദയാര്‍ച്ചന. പ്രതിഫലേച്ഛയില്ല, സ്വാര്‍ത്ഥതയില്ല, 
ഉദ്ദേശലക്ഷ്യങ്ങളില്ല. കൈക്കുമ്പിളില്‍ കരുതിയിരി 
ക്കുന്നത്‌ ജീവിതമാകുന്ന പുണ്യപുഷ്പം. അതിന്റെ 
സാഫല്യം അര്‍ച്ചന മാര്രം. ദൈവസന്നിധിയിലെ 
സമര്‍പ്പണ സായൂജ്ജ്യം. ഈ അനുഭവത്തിലേക്ക്‌ 
ഉയരാതെ ഒരാള്‍ ആരാധന, വിശുദ്ധ കുര്‍ബാന, 
അര്‍പ്പിച്ചാല്‍ അദ്ദേഹം കുര്‍ബാനയില്‍ പൂര്‍ണ്ണമായി 
സംബന്ധിച്ചെന്ന്‌ പറയാനാവില്ല. 


സ്വയം സമര്‍പ്പണമാണ്‌ ക്രിസ്തിയാരാധനയുടെ 
ശ്രേഷ്ഠഭാവം. അത്‌ ഏതെങ്കിലും ജീവികളുടെയോ 
വസ്തുക്കളുടെയോ സമര്‍പ്പണമല്ല. ക്രിസ്തു ധര്‍മ്മ 
ത്തില്‍ മനുഷ്യന്‍ അവന്റെ രക്ഷയ്ക്കു വേണ്ടി 
ദൈവത്തെ ആദ്യം സമീപിക്കുകയല്ല ചെയ്തത്‌. 
പ്രത്യുത ദൈവം തന്റെ സ്നേഹത്തിന്റെ തേരിലേ 
റി, കുരിശിന്റെ ഭോഷത്വത്തില്‍ മനുഷ്യനെ സന്ധി 
ച്ചതാണ്‌. മനുഷ്യനോടുള്ള അവന്റെ നിത്യമായ നിറ 
സ്നേഹത്തിന്റെ പ്രവാഹത്തെ അത്‌ പ്രകടമാക്കു 
ന്നു. മനുഷ്യന്‍ അതു മനസ്സിലാക്കി, പ്രതിനന്ദിയായി 
പകരം നില്ക്കാന്‍ കഴിവില്ലാത്ത കാഴ്ചവസ്തുക്കള്‍ 
സമര്‍പ്പിക്കുന്നതിലുപരി തന്റെ സത്തയിലും സാരാം 
ശത്തിലും സ്നേഹത്തിലും സമ്പൂര്‍ണ്ണതയിലും 
സ്വയം സമര്‍പ്പിച്ച്‌ ദൈവകൃപ സ്വീകരിക്കാനായി 
ദൈവസന്നിധിയില്‍ നിന്നാല്‍ മതിയാവും. അപ്ര 
കാരം ക്രിസ്തീയാരാധന സ്ഥിതമായിരിക്കുന്നത്‌ 
കേവലമായ സ്നേഹസമര്‍പ്പണത്തിന്റെ പരിവ്യത്ത 
ത്തിലാണ്‌. നാം സ്നേഹത്തോടെ ആരാധനയ്ക്കെ 
ത്തുന്നു. ക്രിസ്തു സ്നേഹപാരവശ്യത്തോടെ 
കാത്തു നില്ക്കുന്നു. നമ്മെ ആശ്ലേഷിച്ച്‌ അവി 
ടുത്തെ വ്യക്തിത്വത്തിലേക്ക്‌ ചേര്‍ത്തു വയ്ക്കുന്നു. 
നാം കൊണ്ടു വന്ന കാഴ്ചവസ്തുക്കളെയല്ല; നമ്മെ 
ത്തന്നെ, നമ്മുടെ സര്‍വ സാകല്യത്തിലും തന്നെ 
യാണ്‌ അവിടുന്ന്‌ നമ്മെ ചേര്‍ത്തു വയ്ക്കുന്നത്‌. 
ധൂര്‍ത്തപുത്രന്റെ തിരിച്ചുവരവില്‍ പിതാവ്‌ തന്റെ 
ഹൃദയസ്നേഹത്തില്‍ അവനെ നിമഗ്നനാക്കിയതു 
പോലെ ! തന്റെ വലിയ തെറ്റിനുള്ള ക്ഷമാപണ 
ത്തിനുവേണ്ടി കരുതിവച്ച വാക്കുകള്‍ ഉച്ചരിക്കുവാന്‍ 
പോലും അനുവദിക്കാതെ വീര്‍പ്പുമുട്ടിച്ചുകൊണ്ട്‌! 
യേശു വര്‍ഷിക്കുന്ന സ്നേഹത്തിന്റെ മഹാദാ 
നത്തെ സ്വീകരിക്കുവാന്‍ യോഗ്യരാക്കുകയാണ്‌ 
ക്രിസ്തീയാരാധന. അതൊരു കൃപാവര്‍ഷമാണ്‌. 
കൃപയുടെ ഒരു പെയ്ത്തിറങ്ങല്‍. അങ്ങനെ 
സ്നേഹത്തിന്റെ അരൂപിയിലും അതിന്റെ പരിശു 
ദ്ധിയിലുമാണ്‌ (ക്രിസ്തീയാരാധന രൂപം 
കൊള്ളുന്നതും ആഘോഷിക്കപ്പെടുന്നതും. അതി 
നടിസ്ഥാനവും മകുടവുമായി നിലകൊള്ളുന്നത്‌ 
യേശു തന്നെ. നമ്മള്‍ അവനുമായി ഒന്നായിത്തീ 
രാൻ അവന്‍ അനുവദിക്കുന്നു. നവമായി സംജാത 
മാകുന്ന ഒന്നില്‍ -രണ്ട്‌ (ഠീ ശി ഛില) എന്ന 
സ്നേഹാനുഭവത്തില്‍, ഈ മലയിലോ ആ മല 
യിലോ അല്ലാതെ, അവനില്‍ ഒന്നായിത്തീര്‍ന്ന്‌ 
സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആത്മ 
സമര്‍പ്പണ സുകൃതം. 


DALLON 


www.malankaralibrary.com 


ഒക്രസ്തവ— 


ഒക്ടോബര്‍ 2020 


അറിയാന്‍...ആദരിക്കാന്‍..: 


അനുകരിക്കാന്‍... 
(ജീവിത ചരിത്രക്കുറിപ്പുകള്‍) 


തിരുവല്ല അതിരൂപതയുടെ അജപാലന 
ചരിത്രത്തില്‍ ധ്രുവതാരകം കണക്ക്‌ ജ്വലിച്ചിരുന്ന 
ഇരുപത്തിമൂന്ന്‌ വൈദികരുടെ സംക്ഷിപ്ത 
ജീവചരിത്രമാണ്‌ ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. 
ഗ്രന്ഥനാമം സൂചിപ്പിക്കുന്നതുപോലെ അറിയാനും 
ആദരിക്കാനും അനുകരിക്കാനും ഉചിതരായ 


ദിദ്യകാഭുഞ് ദക്കിയിൽ wga 
daaa ശക്ഷിയിള്‍ mow) axa 
ദിദ്യകാമുഞ ജരുദ്രഹം (പ്രാപിക്കുവാൾ 
MANA] നല്‍കുന്ന; ജനു മാകു; ജരുത്രഹം ചകമുൽ 


907102 (OMN 
MUBIN MWANRI റ്വത്ഥാഖവ്ര്മ്‌ നമാനു 


കുടെനടക്കുന്ന ദിവ്യകാരുണ്യ നാഥനെ 
തിരിച്ചറിയാനുളള വഴികാട്ടി 


ക്ഷേ വഴിച്ചോറ 
തേടുന്നവ 


ബ്രദര്‍ ബിജു ഡാനിയേലി 
ദിവ്യകാരുണ്യ അനുലങ്ങൾ 


ഡെമി 1/8, 152 പേജ്‌, വില 120 രൂപ 


11 me z 1000* 


(*പോസ്റ്റേജ്‌ / പാഴ്‌സല്‍ ചാര്‍ജ്‌ പുറമെ) 


കോവിഡ്‌ പ്രതിസന്ധിയിലും, പ്രസാധനം ചെയ്ത്‌ 
രണ്ടു മാസങ്ങള്‍ക്കുള്ളില്‍ രണ്ടാം പതിഷ്‌ 


തലമുറകള്‍ക്കൊരു വഴികാട്ടി 


ക്രൈസ്തവ കുടുംബങ്ങള്‍ക്ക്‌ ചേര്‍ത്തു നിര്‍ത്തുന്ന 
മുതല്‍ക്കൂട്ട്‌ 


തിരുസഭയോടു 


ഉത്തമ സുഹൃത്ത്‌ 


ബസേലിയോസ്‌ കാര്‍ഡിനല്‍ ക്ലീമിസ്‌ ബാവയുടെ അനുഗ്രഹ ആശംസ 
പിതാവിന്റെ 


നേഫ്റ്‌ അയക്കാനും 
9495412536 


E-mail; vazhichoru@gmail.com 


വി വ്വങ്ങ്കും 


ഇരുപത്തിമൂന്ന്‌ നല്ല DSMI. പൌരോഹിത്യ 
സമര്‍പ്പണത്തെയും ശുധശ്രൂഷയെയും അടുത്ത 
റിയാന്‍ സഹായിക്കുന്ന ഗ്രന്ഥം. വ്യക്തികളുടെ 
മാത്രമല്ല അവരിലൂടെ അനേക ഇടവകകളുടെയും 
അതിരൂപതയുടെയും ചരിശ്രം തിരിച്ചറിയാന്‍ 
സഹായിക്കുന്ന രചനാ ശൈലി. ആമുഖത്തില്‍ 
അവകാശപ്പെടുന്നതു പോലെ വസ്തുതകളുടെ 
ഇടയില്‍ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും 
നല്കാന്‍ രചയിതാവ്‌ ശ്രമിച്ചിരുന്നു. അതുവഴി 
വസ്തുതകളുടെ കാലാനുര്കരമ വിവരണത്തി 
നപ്പുറം വസ്തുതകള്‍ തമ്മിലുള്ള പരസ്പര 
ബന്ധം വെളിവായി ചരിത്രം ഉരുവാകുന്നു. 


മോണ്‍. സക്കറിയാസ്‌ വാച്ചാപറമ്പില്‍, മോണ്‍. 
ജോണ്‍ കച്ചിറമറ്റം, മോണ്‍. തോമസ്‌ വടശേരി, 
മോണ്‍. മാത്യു നെടുങ്ങാട്ട്‌, മോണ്‍. അലക്സാണ്ടര്‍ 
പയ്യമ്പള്ളില്‍, പാലത്തിങ്കല്‍ ഫാ. ജോര്‍ജ്ജ്‌ 
വര്‍ഗ്ഗീസ്‌, പവ്വോത്തിക്കുന്നേല്‍ ഫാ. ചെറിയാന്‍, 
മൂലമണ്ണില്‍ വന്ദ്യ തോമസ്‌ മല്പാന്‍, മുണ്ടപ്ലാക്കല്‍ 
ദിവ്യ ശ്രീ. ജേക്കബ്‌ കശ്ശീശ, ഇളവട്ട ദിവ്യ ശ്രീ. 
റ്റി. എസ്‌. ഫിലിപ്പോസ്‌ കശ്ശീശാ, ചുണ്ടേവാലേല്‍ 
ഫാ. ജേക്കബ്‌, നിലംപിലാലില്‍ ഫാ. തോമസ്‌, 
ചെമ്പോത്തിനാല്‍ ഫാ. മാത്യു, കിളിച്ചുമല ഫാ. 
വര്‍ഗ്ഗീസ്‌, കളക്കുടി ഫാ. എബ്രാഹം, 
പുത്തന്‍പറമ്പില്‍ ഫാ. ആന്‍ഡ്രൂസ്‌, പടിഞ്ഞാറേ 
ക്കൂറ്റ്‌ ഫാ. തോമസ്‌, അയന്തിയില്‍ ഫാ. ജേക്കബ്‌, 
അയിരൂര്‍ക്കുഴില്‍ ഫാ. ജോസഫ്‌, തെങ്ങുത്തോട്ട 
ത്തില്‍ ഫാ. മാത്യു, ചെറുപുഴത്തോട്ടത്തില്‍ ഫാ. 
ജോസഫ്‌, GMM! ഫാ. വര്‍ഗ്ഗീസ്‌, കാരാമകോയി 
ക്കല്‍ ഫാ. കെ. എം. പത്രോസ്‌ എന്നി ഇരുപത്തി 
മൂന്ന്‌ ബഹുമാനപ്പെട്ട വൈദികരുടെ ജീവചരിത്ര 
മാണ്‌ സംക്ഷിപ്തമായി പ്രതിപാദിച്ചിരുക്കുന്നത്‌. 


മോറോന്‍ മോര്‍ കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ 
ക്ലിമീസ്‌ കാതോലിക്കാ ബാവയുടെ അനുഗ്രഹാ 
ശംസ അഭിവന്ദ്യ തോമസ്‌ മാര്‍ കൂറിലോസ്‌ 
മെത്രാപ്പോലീത്തായുടെ അവതരണ സന്ദേശം. 296 
പേജുകള്‍, വില 250/- രൂപ. മേരിഗിരിയിലും 
ശാന്തിനിലയത്തിലും ഗ്രന്ഥം ലഭ്യമാണ്‌. 
ഗ്രന്ഥകര്‍ത്താവ്‌ ഫാ. ചെറിയാന്‍ താഴമണ്‍. വാങ്ങി 
വായിക്കാനും സുഹൃത്തുക്കള്‍ക്ക്‌ നല്കാനും 
വരും തലമുറക്കായി ്രന്ഥശേഖരത്തില്‍ 
സൂക്ഷിക്കാനും ഒരു ഉത്തമ ഗ്രന്ഥം. 


www.malankaralibrary.com 


MAR BASELIOS 


S INSTITUTE OF TECHNOLOGY 


UME SOOM | MAR GREGORIOS CAMPUS, ANCHAL, KOLLAM, KERALA 


Great career 
_ begins here, 


www.mbit.ac.ir 


Admissions | 
Started 


Eligibility — 


Any Degree 
with 50% Marks a 


Plus Two 3 Years | 


B. Voc Degree Programmes are 
equivalent to Bachelor Degree 
= 


For more details please contact 


95444577 DANS 


RNI Licence No. 5675/1960 Christavakahalam Monthly, OCTOBER 2020 
Registered-Postal Reg.No.KL/TV(N)284/2018-2020 Annual Subscription Rs. 150/- 
Date of Publication 6-10-2020 Single Copy Rs. 15/- 


ന. നന്നി റ D 
REO Tc Shas Ak 


(Wd nRA Oe) A HOS 
പോള്‍ . അജയ്‌ സദിഗാ 
തുള്‍ബര്‍ട്ട്‌ വടക്കാമുറിയില്‍ 


തെക്കു അധ തിലുവനതപൂഭം ഴ്ക രീസ്‌ കം കാരതോഷകിക്‌ കഴിച്ച്‌ പക പി. ൨ കോറ്റാഭക്കര ഉപാ ധാ! 


m 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 
Printed at St. Mary's Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmarvspressnattom@aqmeil.com 


